





മുഖക്കുറിപ്പ്‌ 
5 
രാഷ്ര്ടീയ കശാപ്പ്‌ 
രാഷ്ട്രീയ ലേഖകന്‍ 
റിപ്പോര്‍ട്ട്‌ 
“12 
ശേഷന്‍െറ രാഷ്ര്രീയക്കളികള്‍ 
ശ്രീ. വിജ്ു വി.നായര്‍ 
ഫീച്ചര്‍ 
14 
എണ്ണപ്പാടത്തിന്‍െറ 
പുരാവൃത്തം 
ശീ. സുധാകരന്‍ വട്ടംകുളം 
ലേഖനം 
18 
ചിങ്ങിന്‍െറ അന്ത്യം; കറുത്ത 
വിപ്ളവത്തിന്‍േറയും 
ശ്രീ. കെ.എം. റോയ്‌ 


21 
അപ്പുവിന്‍െറ മരണം 
ശ്രീ. ടി.ജെ.എസ്‌. ജോര്‍ജ്‌ 








നീര്‍മാതളം പൂത്തകാലം 
മാധവിക്കുട്ടി 








കലാക്ത്മുടി 


ജൂണ്‍ 30, 1991 





8 2 4. വില: 3 രൂപ 50 പൈസ 








s 


റിപ്പോര്‍ട്ട്‌ 
6 
കേരളം യു.ഡി.എഫിന്‌ 


1991 ജൂണ്‍ പ്രന്തണ്ട്‌. കേരള 
നിയമസഭയിലേക്ക്‌ നടന്ന വോട്ടെടുപ്പില്‍ 
ഇടതുമുന്നണിയെ നിരാകരിച്ചുകൊണ്ട്‌ 
ജനങ്ങള്‍ കോണ്‍ഗ്രസ്‌ നേതൃത്വത്തിലുളള 
ഐക്യജനാധിപത്യ മുന്നണിക്ക്‌ 
ഭൂരിപക്ഷംനല്‍കി. വോട്ടെടുപ്പിനെയും 
തുടര്‍ന്നുള്ള വിധിയെഴുത്തിനെയും 
കുറിച്ചാണ്‌ സ്റ്റാഫ്‌ ലേഖകന്‍ എഴുതുന്നത്‌. 
ee 





22 
തലശ്ശേരിത്തുട്ടുകള്‍ 
ശ്രീ. പി. ഗോപകുമാര്‍ 
37 
ജാതിവ്യവസ്ഥയും 
വര്‍ഗ്ഗസമരവും 
ശ്രീ. സച്ചിദാനന്ദന്‍ 
കവിത 
17 
കുറിയടികള്‍ 
ശ്രീ. പി. നാരായണക്കുറുപ്പ്‌ 
33 
വിദ്യാഭ്യാസക്കുരുതി 
ശ്രീ. ചെമ്മനംചാക്കോ 


കഥ 
28 
മടിയില്‍ നിറയെ മഞ്ചാടി 
മണികളുമായി 
ശ്രീ. സുന്ദര്‍ 







കലാക്ജുമുദി 
കേരളം I 





നോവല്‍ 


30 
പ്രവാചകന്‍െറ വഴി 
ശ്രീ. ഒ.വി. വിജയന്‍ 
34 
എന്‍െറയും നിന്‍െറയും കഥ; 
അവന്‍െറയും 
ശ്രീ. യശ്പാല്‍ 
43 
പുതിയ പുസ്തകങ്ങള്‍ 
സ്‌റ്റാഫ്‌ ലേഖകന്‍ 
45 
സാഹിത്യവാരഫലം 
ശ്രീ. എം. കൃഷ്ണന്‍നായര്‍ 
കാര്‍ട്ടൂണ്‍ 
50 
ബോബനും മോളിയും 
ശ്രീ. ടോംസ്‌ 


മുഖചിത്രം: കളര്‍ (ടാന്‍സ്‌ പെരന്‍സി 
ശ്രീ. ആര്‍. ഗോപാലകൃഷ്‌ണൻ 

















ചങ്ങമ്പുഴ 


കലാകമുദിയില്‍ (ലക്കം 823) ചങ്ങമ്പുഴ 
യെക്കുറിച്ചുളള അനുസ്മരണം നന്നായി. 
മണ്‍മറഞ്ഞ മഹാപ്രതിഭകളെ അവരുടെ 
ജീവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഓര്‍മ്മ 
കളിലൂടെ പുനരവതരിപ്പിക്കുമ്പോള്‍, ആത്മ 
കഥകളിലും ജ്രീവിതചരിയതങ്ങളിലും പെടാത്ത 
ഒട്ടേറെ വിലപ്പെട്ട സംഗതികള്‍ വെളിപ്പെടും. 
ചങ്ങമ്പുഴയുടെ സുഹൃത്തുക്കളായ എസ്‌. 
ഗുപ്തന്‍ നായര്‍, എം. കൃഷ്ണന്‍ നായര്‍, 
കെ.എം. ജോര്‍ജ്‌, പി. ഭാസ്കരന്‍, വൈക്കം 
മുഹമ്മദ്‌ ബഷീര്‍ തുടങ്ങിയ സാഹിത്യ 
നായകന്‍മാരെക്കുടി ബിനുകുമാര്‍ ഇന്‍റര്‍വ്യൂ 
ചെയ്യേണ്ടതായിരുന്നു. അതുപോലെതന്നെ 
ആലുവാ സെന്‍റ്‌ മേരീസ്‌ ഹൈസ്‌കൂളില്‍ 
, ചങ്ങമ്പുഴയുടെ സഹപാഠിയും, എറണാകുളം 
' മഹാരാജാസ്‌ കോളേജില്‍ അദ്ദേഹത്തിന്‍െറ 
' അദ്ധ്യാപകനുമായിരുന്ന പ്രൊഫ. പി.എസ്‌ 
'വേലായുധന്‍െറ സ്മരണകളും ഒഴിവാക്കാ 


; വുന്നതല്ല. 


“രമണ നെക്കുറിച്ച്‌: ഇടപ്പളളി രാഘവന്‍ 


' പിളളയുടെ ദുരന്തത്തെ പുരസ്കരിച്ചാണ്‌ 
' രമണന്‍ രചിച്ചതെന്ന പൊതുവിശ്വാസം 
 തിരുത്തപ്പെടാന്‍ ടി.എന്‍. ഗോപിനാഥന്‍ 
. നായരുമായുളള അഭിമുഖം ഉപകരിച്ചു. ചങ്ങ 
.മ്പുഴയുടെ ജീവചരിത്രത്തില്‍ (1988 മാര്‍ച്ച്‌) 
. പ്രൊഫ. എം.കെ.സാനു ഇതേ അഭി,പായം 
' സ്രപമാണം ഉദാഹരിച്ചിട്ടുണ്ട്‌ . പ്രേമക്കുരു 
ക്കില്‍പ്പെട്ട രാഹ്വവന്‍പിളളുയെ ഉപദേശിച്ചു 
- കൊണ്ട്‌ ചങ്ങമ്പുഴ ഒരിക്കല്‍ എഴുതി: 
*നിസ്സാരയാമൊരു പെണ്ണുമൂലം 
നിത്യനിരാശയില്‍ നിന്‍െറ കാലം 
ഈ വിധം പാഴാക്കുകെന്നതാണോ 
ജീവിതധര്‍മ്മം ?-ഒന്നോര്‍ത്തുനോക്കു”' 
ഈ വരികള്‍ “രമണന്‍ രണ്ടാം ഭാഗം 
അഞ്ചാം ലക്കത്തില്‍ മദനന്‍െറ സംഭാഷണ 
മായി ചേര്‍ത്തിട്ടുണ്ട്‌. “രാഘവന്‍ പിളളയ്ക്ക്‌ 
താനെഴുതിയ കത്തിലെ വാക്കുകള്‍ അതേപടി 
ഇവിടെ (രമണനില്‍) ചേര്‍ത്തിരിക്കുകയാ 
ണെന്ന്‌ ചങ്ങമ്പുഴ പലരോടും പറഞ്ഞിട്ടു 
ണ്ടെന്നും സാനു മാസ്‌റ്റര്‍ രേഖപ്പെടുത്തി. 
(ചങ്ങമ്പുഴ: നക്ഷ്രതങ്ങളുടെ സ്നേഹഭാ 
ജനം, പു. 77) 
സി.കെ. ഗംഗാധരന്‍, 
വ. പറവൂര്‍. 


ആനകളെ വെറുതെ 
വിടുക 


| ദാം ലക്കത്തില്‍ ആനകളോടു മനുഷ്യ 
“ങ്ങള്‍ കാട്ടുന്ന ്കൂരതയെപ്പറ്റി വായിച്ചു. 
യിടെ ഗുരുവായൂര്‍ ദേവസ്വം വക 
നപ്പറമ്പില്‍ പോയിരുന്നു. ആനപ്പറമ്പെന്നു 
ട്ടപ്പോള്‍ ശീതളച്‌ ഛായയും കാട്ടാറുമൊ 
ക്കെ പ്രതീക്ഷിച്ചിരുന്നു. ചെന്നപ്പോഴോ? 
മേയ്‌ മാസത്തിലെ കൊടും വെയിലത്ത്‌ 
കൊന്നത്തെങ്ങുകളുടെയിടയില്‍ ആനകളെ 
തളച്ചിരിക്കുന്നു. ഒരാന “കുളിക്കുന്നതു കണ്ടു. 
വലിയ ശരീരത്തിലെ ചൂടല്പം അകറ്റാന്‍ 


കലാകാഈമുദി 4 









സൃസ്റിരതആര്‍്തെഞില്ല 
നല്‍താനാറവുമോ? 



































തുമ്പിക്കൈയില്‍ വെളളമെടുത്ത്‌ അഞ്ചാറു 
(പാവശ്യം ഒഴിച്ചപ്പോള്‍ “കുളി” മതിയാക്കാന്‍ 
പാപ്പാന്‍ ഒരടി. ആനയെ കുളിപ്പിച്ചില്ലേ എന്നു 
ചോദിച്ചാല്‍ ഉത്തരം റെഡി! വേറൊരു 
പിടിയാന കുളികഴിഞ്ഞു പതുക്കെ നടന്നുവരു 
മ്പോഴാണ്‌ പാപ്പാന്‍െറ രണ്ടടി! “എന്തിനാ 
ണാവോ? അതു ചിന്നംവിളിച്ചോടി. എന്തിനീ 
മിണ്ടാര്പാണികളെ ദ്രോഹിക്കുന്നു? മനുഷ്യന്‌ 
ഉത്സവത്തിന്‌ കൊഴുപ്പേകാന്‍! വിശിഷ്ടാ 
തിഥിക്കു വരവേല്‍പ്പിന്‌. ഏഷ്യാഡിന്‌ ട്രെയി 
നില്‍ ആനകളെ അയച്ച്‌ മേനി നടിച്ചവരല്ലേ 
നാം കേരളീയര്‍! ആ പാവം മൃഗങ്ങളനു ഭവിച്ച 
യാതന ആര്‍ക്കുവേണ്ടി. 

ഒരു ക്ഷ്രേതത്തില്‍ ഇത്രയും ആനക 
ളെന്തിന്‌ ? E . 

തിരുനക്കര ക്ഷ്രേത മതില്‍ക്കെട്ടിനക 
ത്തുവച്ച്‌ ഒരാനയെ അടിച്ചുകൊന്ന വാര്‍ത്ത 
നാം മറന്നു. അതിനെപ്പറ്റിയുളള അറ്റന്വഷണം 
എന്തായി എന്ന അന്വേഷിച്ചാല്‍ വാര്‍ത്ത 
യാവില്ലല്ലോ? 

തടിപിടിപ്പിക്കുന്നതിലുളള കൂരത ഇതിലും 
കടുപ്പമാണ്‌. ഒരു തടി രണ്ടായി മുറിച്ചാല്‍ 
പാവം ആന ഇത യാതന അനുഭവിക്കേ 
ണ്ടിവരില്ല. പക്ഷേ അപ്പോള്‍ നമ്മുടെ 
തടിയുടെ വില കുറയും. 

കുറെ വര്‍ഷം മുമ്പ്‌ പൊലീസുകാരും 
ആനയുമായി വടംവലി മത്‌ സരം നടന്നപ്പോള്‍ 
പാപ്പാന്‍മാര്‍ ആനയെ അടിച്ചാണ്‌ വലിപ്പിച്ചത്‌ . 
പൊലീസുകാരെ ആരും അടിക്കാനില്ലായി 
രുന്നു. 

ഇന്നു വായിച്ച ഒരു വാര്‍ത്ത. കാട്ടിലെ 
കൊമ്പന്‍മാരെ വെടിവയ്ക്കുന്നു! ആനക്കൊ 
മ്പെടുക്കാന്‍. 

നാട്ടില്‍ കൊണ്ടുവന്നു ഒരായുസ്സു മുഴുവന്‍ 
ദ്രോഹിക്കുന്നതിനേക്കാള്‍ ഭേദം കാട്ടില്‍വച്ച്‌ 
ഒറ്റ വെടിക്കു കൊല്ലുന്നതാണ്‌. പാപ്പാന്‍മാ 
രുടെ കൂരതയും മറ്റും ആരും അന്വേഷി 
ക്കാറില്ല. വര്‍ഷങ്ങളായി നടക്കുന്ന ഈ 








കൊടുംപാപത്തിനെതിരെ ശബ്ദിക്കാനാ 
രണ്ട്‌. 
എസ്‌ .പി.സി.എ. എന്ന സംഘടനയ്ക്ക്‌ 
ഒന്നും ചെയ്യാനില്ലേ? 
കാട്ടിലോടി നടന്ന ഈ പാവം മൃഗങ്ങളോട്‌ 
അല്പം “മനുഷ്യത്വ മായിട്ടെങ്കിലും പെരു, 
മാറിക്കൂടേ? 
പി. മുരളീമോഹനന്‍, 
ഓലിക്കല്‍, പൊന്‍കുന്നം. 


ആദര്‍ശ കുടുംബ 
ജീവിതം 


എറണാകുളം കേന്ദ്മാക്കി പ്രവര്‍ത്തി 
ക്കുന്ന മാനവ സൌഹൃദവേദി എന്ന സംഘടന, 
കുടുംബജീവിതത്തില്‍ വിശ്വസിക്കുന്നവരെ 
തമ്മില്‍ ബന്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികള്‍ 
ആവിഷ്‌്ക്കരിക്കുന്നു. 

സമൂഹത്തെ ദുഷിപ്പിക്കുന്നതും നിയമംമൂലം 
തടഞ്ഞിട്ടും നിയ്യന്തിക്കാനാവാതെ വര്‍ദ്ധിച്ചു 
വരുന്നതുമായ സ്രതീധന സ്രമ്പദായത്തെ 
ഇല്ലായ്മ ചെയ്യുന്നതിനും, വിവാഹച്ചടങ്ങുകള്‍ 
പരമാവധി ലളിതമാക്കുന്നതിന്‌ പ്രേരിപ്പി 
ക്കുന്നതുമായ പരിപാടികളാണ്‌ ആസൂതണം ' 
ചെയുന്നത്‌. 

“അതിന്‍െറ മുന്നോടിയായി സ്രതീധനര 
ഹിതമായി വിവാഹം കഴിച്ചവര്‍ക്ക്‌ പരസ്പരം 
പരിചയപ്പെടാനും ആദര്‍ശ വിവാഹത്തിന്‌ 
തയ്യാറുള്ളവര്‍ക്ക്‌ വേണ്ട സഹകരണങ്ങള്‍ 
നല്‍കുന്നതിനും വേദി മുന്‍കൈയെടുക്കുന്നു. 

താല്‌ പര്യമുളളവരില്‍ നിന്നും (പുരുഷ 
ന്മാര്‍). നിര്‍ദ്ദേശങ്ങള്‍ ക്ഷണിക്കുന്നു. 
മറുപടി കവര്‍ സഹിതം എഴുതുക. 


കണ്‍വീനര്‍ 

മാനവ സൌഹൃദവേദി 

39/763 സി കൃഷ്ണസ്വാമി റോഡ്‌ 
എറണാകുളം-682 035. 


“ഒണ്‍ 


കഴിഞ്ഞ ദിവസം കലാകരമുദി കിട്ടിയപ്പോള്‍ 
ആശയോടെ കവര്‍ ചിതം നോക്കി. സുന്ദര 
മായിരിക്കുന്നു. പക്ഷെ വെണ്ടയ്ക്കാ അ 
ക്ഷരത്തിലുളള അതിന്‍െറ തലക്കെട്ട്‌, "ഒരു 
ഒണ്‍ വുമണ്‍ ഷോ “ , എന്നെ നിരാശനാക്കി. 
അപ്പോള്‍ കോളേജില്‍ എന്നെ ആഗ്‌ ലേയ 
സാഹിത്യം പഠിപ്പിച്ച അദ്ധ്യാപകനെ ഓര്‍ത്തു. 
പുള്ളിക്കാരന്‍ പലപ്പോഴും വലിയ ഗമയില്‍ 
വച്ചു കാഷ്ചുമായിരുന്നു “ഒണ്‍” (one), 
"“ചെയ്പ്പല്‍ “(ദ്യാട!) ഇങ്ങനെ കുറെ ഉച്ചാ 
രണങ്ങള്‍. ഞങ്ങളില്‍ . ചിലരൊക്കെ കുനി 
ഞ്ഞിരുന്ന്‌ ചിരിക്കുമായിരുന്നു. 
ഫോര്‍ഡം യൂണിവേഴ്‌സിറ്റിയിലുള്ള എല്ലാ 
നിഘണ്ടുക്കളും ഒന്നുകൂടെ പരിശോധിച്ച 
തിനുശേഷമാണ്‌ ഞാന്‍ ഈ കുറിപ്പ്‌ 
എഴുതുന്നത്‌. ലോകത്തില്‍ മറ്റാരും “ഒണ്‍” 
എന്ന്‌ ഉച്ചരിക്കാറില്ല. 
[ഫാന്‍സിസ്‌ സാമുവെൽ 
ന്യൂയോര്‍ക്ക്‌ 


14 





ME 











മാലിന” 


ഫുട്ബാള്‍ മത്സരത്തില്‍ ഏതെങ്കിലും ഒരു ടീം പത്തും പ്രന്തണ്ടും ഗോളുകള്‍: 


നേടുമ്പോള്‍ എതിരാളിയെ കശാപ്പു ചെയ്തതായി സ്പോര്‍ട്സ്‌ ലേഖകര്‍ 
വിശേഷിപ്പിക്കാറുണ്ട്‌. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത്തര 
മൊരു കശാപ്പാണ്‌ നടന്നിരിക്കുന്നത്‌. കോണ്‍ഗ്രസുകാരോ അവരുടെ 
സഖ്യകക്ഷികളോ (പതീക്ഷിക്കാത്ത വിജയം. ' "സ്പോര്‍ട്‌ സ്മാന്‍ സ്പിരി 
റ്റോടെ ' വിജയികളെ അതില്‍ ഹാര്‍ദ്ദമായി അഭിനന്ദിക്കുകയാണ്‌ വേണ്ടത്‌. 

ഈവിധമൊരു വിജയം ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്‌ ഷിക്കാത്ത 
തുപോലെതന്നെ ഇത്തരമൊരു മാരകമായ ര്പഹരം ഇടതുമുന്നണി സ്വപ്നത്തില്‍ 
പ്പോലും വിചാരിച്ചിരുന്നതുമല്ല. വിജുയം സുനിശ്ചിതമെന്ന വിശ്വാസം 
കൊണ്ടാണല്ലോ, ഭരണകാലാവധി പൂര്‍ത്തിയാക്കാന്‍ ഒരു കൊല്ലം അവശേഷിക്കേ 
തിരഞ്ഞെടുപ്പു ഗോദയിലിറങ്ങാന്‍ ഇടതുമുന്നണിയെ പ്രേരിപ്പിച്ചത്‌. അത്‌ 
പക്ഷേ മലര്‍പ്പൊടിക്കാരന്‍െറ മനോരാജ്യമായിപ്പോയിയെന്നുമാരതം. 

തോല്‍വിക്ക്‌ ന്യായീകരണങ്ങള്‍ കണ്ടെത്തുക സ്വാഭാവികമാണ്‌. സീറ്റും 
വോട്ടും അതിലുളള അനുപാതത്തെപ്പറ്റിയും വിദഗ്ദ്ധമായ പഠനങ്ങള്‍ 
ഉണ്ടാകും. തോല്‍വിയെ അതര്‍ഹിക്കുന്ന വിനീത മനസ്സോടെ 
തോറ്റവർ അംഗീകരിക്കുന്ന തോടൊപ്പം തോല്‍വിയിലേക്ക്‌ വഴിതുറന്ന ദൌ൪ബ 
ല്യങ്ങളും പാകപ്പിഴകളും മനസ്സിലാക്കി അവ തരണം ചെയ്യാന്‍ പാഠങ്ങള്‍ 
പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 

കേരളത്തില്‍ കോണ്‍ഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്‍െറ 
ചരിരതത്തിലെ ഏറ്റവും നല്ല മുഹൂര്‍ത്തമാണിത്‌ . അഞ്ചുകൊല്ലം ഇളക്കമില്ലാതെ 
ഭരിക്കാനുള്ള അവസരവും. മുമ്പൊക്കെ ആഭ്യന്തര സമ്മര്‍ദ്ദങ്ങള്‍ കോണ്‍ഗ്ര- 
സിനെ നിഴല്‍പോലെ പിന്തുടര്‍ന്നിരുന്നതാണ്‌ . ഇപ്പോള്‍. അതുമില്ലാതായി 
രിക്കുന്നു. നല്ല കാര്യം ചെയ്യാന്‍ കിട്ടിയ ഏറ്റവും നല്ല അവസരം. ജനങ്ങളും 
അതാണല്ലോ അവരില്‍ നിന്നു ര്പതീക്‌ ഷിക്കുന്നത്‌ . 

എഴുപത്തിമുന്നുകാരനായ ശ്രീ. കെ. കരുണാകരനാണെങ്കില്‍, ജനങ്ങള്‍ 
തന്നില്‍ അര്‍പ്പിച്ച്‌ വിശ്വാസം സഫലമാക്കാന്‍ ഇതില്‍പ്പരം ഒരവസരം 
കിട്ടാനുമില്ല. അദ്ദേഹത്തിന്‍െറ രാഷ്ര്ടീയ ജീവിതത്തെ എഴുതിത്തള്ളിയ 
രാഷ്രരീയ ജ്യോത്സ്യന്‍മാര്‍ക്ക്‌ അങ്ങനെ ഒരിക്കല്‍ക്കൂടി പിഴവുപറ്റി. 
കുറച്ചുകാലം മുന്‍പ്‌ ഒരു “യഥാര്‍ത്ഥ” ജ്യോത്സ്യന്‍ (പവചിച്ചിരുന്നുപ്രശീ. 
കരുണാകരന്‍ മടങ്ങിവരുമെന്ന്‌ . അതു ശരിയുമായി. 


രാഷ്ര്ടീയ ലേഖകന്‍ 


കലാകൌമുദി ട 


























സ്‌റ്റാഫ്‌ ലേഖകന്‍ 


കോണ്‍ഗ്രസ്സിന്‍െറ നേതൃത്വത്തിലുളള ഐക്യജനാധിപത്യ 
മുന്നണി കൈവരിച്ച ഗംഭീരമായ വിജയം രാഷ്ര്ടീയ ജീവിതത്തിലെ 
ഒരു വഴിത്തിരിവായിത്തീര്‍ന്നിരിക്കുന്നു. കോണ്‍ഗ്രസിനെ 
സംബന്‌ ധിച്ചിടത്തോളം അഭിമാനകരവും. അതോടൊപ്പം 
കാലാവധി പൂര്‍ത്തിയാക്കും മുന്‍പേ ജനങ്ങളെ സമീപിച്ച്‌ 
മാന്‍ഡേറ്റു നേടാനുളള ഇടതുമുന്നണി തീരുമാനം വിവേക 
പൂര്‍വമായില്ലെന്നു വിധിയെഴുത്തു കാണിക്കുന്നു. 


തരളം ൬.0.൫൧ 


(| വ്രമരങ്ങളെപ്പോലും കടപുഴക്കിയെ 
155 റിഞ്ഞ ഒരു മഹാമാരിയായിത്തീര്‍ന്നിരി 
ക്കുകയാണ്‌ 1991 ജൂണിലെ തിരഞ്ഞെടുപ്പ്‌ . 
വലിയ ആവേശത്തിമര്‍പ്പൊന്നുമില്ലാതെ ആ 
രംഭിച്ച്‌ അവസാനദിവസങ്ങളില്‍ മാതം 
ഇളകിമറിഞ്ഞ്‌ കഴിഞ്ഞുപോയ പ്രചരണം 
മുന്‍വിധികളെയും ധാരണകളെയും തിരുത്തി 
ക്കൂറിക്കുമെന്ന സൂചന നല്‍കിയിരുന്നില്ലെന്നു 
തന്നെയല്ല, അര്‍ദ്ധമനസ്സോടെയുളള ഒരു 
വിധിയെഴുത്തില്‍ കലാശിക്കുമെന്ന വിശ്വാസ 
ത്തിനും ബലം നല്‍കിയിരുന്നു. എന്നാല്‍ 
വോട്ടുപെട്ടി തുറന്നപ്പോള്‍, വിധിയെഴുത്തു 
വളരെ വ്യക്തമായിരുന്നു എന്നു തന്നെയല്ല 
്രതിക്ഷകളെ ഇളക്കിമറിക്കുകയും ചെയ്തു. 
ആ ഇളക്കിമറിക്കലുകളുടെ പിന്നില്‍. നിശ്ശൂ 
ബ്ദമായി അലകളിളക്കിയിരുന്നത്‌ സഹതാപ 
തരംഗമായിരുന്നുവെന്ന്‌ സുവ്യക്‌; 'തമായിരുന്നു. 
മലയാളിയുടെ മനസ്സ്‌ എന്നും ദുരുഹവും 
അജ്‌ ഞേയവുമായിരുന്നു. അടിയന്തര 
വസ്ഗയ്ക്കു തൊട്ടു പിന്നാലെ നടന്ന 
തിരഞ്ഞെടുപ്പിലായിരുന്നു അത്‌ വ്യാകുല 
പ്പെടുത്തും വിധം തെളിഞ്ഞത്‌. ഗംഗാതടം 
(്രതികാരത്തോടെ ഇന്‍ ദിരാഗാന്‍ ധിക്കെതിരെ 
പ്രതികരിച്ചപ്പോള്‍ ഭാരതപ്പുഴയുടേയും പമ്പ 
യുടേയും തീരവാസികള്‍ തീവണ്ടി സര്‍വ്വീസ്‌ 
സമയനിഷ്ഠ പാലിച്ചതില്‍ ഹരംകൊളളുക 
യായിരുന്നു. തുടര്‍ന്നുവന്ന എല്ലാ തിരഞ്ഞെടു 
പ്പുകളിലും ഇത്‌ ആവര്‍ത്തിച്ചു. 
ഇത്തവണ അത്‌ ആവര്‍ത്തിക്കുകമാ;തമല്ല 
ചെയ്തത്‌. സംസ്ഥാന ഭരണകൂടത്തെ കഴു 
ത്തിന്‌ പിടിച്ച്‌ അകലെ എറിയുക കൂടി 
ചെയ്തു. പണ്ഡിതന്‍ മാര്‍ ഇതിന്‌ ന്യായങ്ങള്‍ 
പലതും കണ്ടെത്തുമെങ്കിലും, രാജീവിന്‍െറ 








കലാകൌമുദി ട 


വധം സൃഷ്ടിച്ച ആഘാതം ഏറ്റവും വലിയ 
ഘടകമായിരുന്നു ഈ വിധിയെഴുത്തിന്‌ 
പിന്നിലെന്നത്‌ പകല്‍പോലെ വ്യക്തമാണ്‌ . 
ലോക്‌ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പില്‍ രാ 
ജീവില്ലെങ്കില്‍ രാജീവിന്‍െറ പിന്‍ഗാമികളെന്ന്‌ 
തീരുമാനിച്ചതുപോലെ തന്നെയായിരുന്നു സം 
സ്ഥാന ഭരണത്തിനന്‍െറ കാര്യത്തിലും തീരുമാ 
നിച്ചിരിക്കുന്നത്‌. അതുവഴി കോണ്‍ഗ്രസ്സിന്‌ 
അതിന്‍െറ സുദീര്‍ഫ്വമായ ചരിതത്തില്‍ കി 
ട്ടിയിരിക്കുന്നത്‌ ഏറ്റവും വലിയ വിജയമാണ്‌ . 
നെഹ്റുവും ഇന്ദിരാഗാന്‍ ധിയും നയിക്കാനു 
ണ്ടായിരുന്നപ്പോള്‍പ്പോലും കൈവരിക്കാന്‍ 
കഴിയാത്ത വിജയം. 

കോണ്‍ഗ്രസ്സിന്‍െറ നേതൃത്വത്തിലുളള 
ഐക്യഇുനാധിപത്യ മുന്നണിക്ക്‌ നൂറ്റിമുപ്പ 
ത്തൊമ്പതു സീറ്റുകളില്‍ എണ്‍പത്തിയൊന്‍പത്‌ 
സീറ്റുകള്‍ കിട്ടി. അതില്‍ അമ്പത്താറുസീറ്റുകള്‍ 
കോണ്‍ഗ്രസ്സിനു മതമാണ്‌ . തെണ്ണൂറ്റിയൊന്നു 
സീറ്റുകളില്‍ മത്സരിച്ച കോണ്‍ഗ്രസ്സിന്‌ 
ഇരതയധികം സീറ്റുകള്‍ കിട്ടിയെന്നുതന്നെയല്ല, 
സംസ്ഥാന നിയമസഭയില്‍ മൂന്നില്‍ രണ്ടു 
ഭൂരിപക്ഷം കോണ്‍ഗ്രസ്‌ നേതൃത്വത്തിലുളള 
ഐക്യ ഇനാധിപത്യമുന്നണിക്ക്‌ ലഭിച്ച 
എന്നത്‌ കേരളത്തിന്‍െറ രാഷ്രരീയജീവി 
തത്തില്‍ സു ്രധാനമായൊരു വഴിത്തിരിവാ 
കാന്‍ പോവുകയാണ്‌. മുസ്ലീം ലീഗ്‌, മാണി 
ഗ്രൂപ്പ്‌ (കേരള കോണ്‍ഗ്രസ്‌), ബാലകൃഷ്ണ 
പിളള ഗ്രൂപ്പ്‌ (കേരള കോണ്‍ഗ്രസ്‌), എന്‍.ഡി. 
പി, സി.എം.പി എന്നീ കക്‌ ഷികള്‍ അംഗങ്ങ 
ളായ ഐക്യജനാധിപത്യ മുന്നണി ഘടകങ്ങള്‍ 
കോണ്‍ഗ്രസ്സുമായി ആശയപ്പൊരുത്തമുളള 
ഗ്രൂഹ്തുകളാണ്‌ . സി.എം.പി. ഒഴികെ ഈ. 
ശ്രുഹ്ുകളെല്ലാം (ലീഗൊഴികെ) തന്നെ പല 











































കാലങ്ങളിലായി കോണ്‍ഗ്രസ്സില്‍ നിന്നും 
പൊട്ടിത്തെറിച്ചുപോയിട്ടുളളതുമാണ്‌; വ്യ 
ക്തിപരമോ നിക്ഷിപ്‌ തമോ ആയ കാരണ 
ങ്ങളാല്‍. അതുകൊണ്ടുതന്നെ ഈ പാര്‍ട്ടികള്‍ 
സംസ്ഥാന രാഷ്ട്രീയത്തില്‍ സമ്മര്‍ദ്ദ 
ഗ്രൂപ്പുകളായാണ്‌ ഉപജ്ീവിച്ചവരുന്നത്‌ . എ 
ന്നാല്‍ ഈ തിരഞ്ഞെടുപ്പിലെ വൃക്തമായ 
വിധിയെഴുത്ത്‌ സമ്മര്‍ദ്ദ രാഷ്ട്രീയത്രന്തത്തിന്‌ 
വിരാമമിടാന്‍ പോവുകയാണ്‌. ഭൂരിപക്ഷ 
ത്തിന്‌ ഒന്നോ രണ്ടോ സീറ്റുകള്‍ കുറയുമ്പോ 
ഴാണല്ലോ ഈ ഗ്രൂപ്പുകള്‍ക്ക്‌ വില കൂടുന്നത്‌. 
അമിതമായ രാഷ്ര്ടീയ വിലപേശലിനും 
അതുവഴി അമിതമായ അധികാര അപഹരണ 
ത്തിനും അത്‌ കാരണമാകുന്നു. ഇനി അത്‌ 
ആവര്‍ത്തിക്കാനുള്ള സാദ്‌ ധൃത വിരളമാണ്‌ . 
ഒരു ഗ്രുപ്പുവിട്ടുപോയാല്‍പ്പോലും, ആ ഗ്രൂപ്പി 







എം.എം. ഹസ്സന്‍ ശരത്ചന്ദ്ര ്രസാദ്‌ 
കോണ്‍ഗ്രസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 8499 ഭൂരിപക്ഷം 437 






























































നായിരിക്കും പരിക്കേല്‍ക്കുക എന്ന സ്ഥിതി 
യാണ്‌ സംജൂാതമായിരിക്കുന്നത്‌. അങ്ങനെ ലി 
ഐകൃജുനാധിപത്യ “മുന്നണിയില്‍ കോണ്‍ പ 


ഗ്രസ്സിന്‌ വല്യേട്ടന്‍ സ്ഥാനം ലഭിച്ചത്‌ 
ഭരണത്തിന്‍െറ അടിത്തറയ്ക്ക്‌ ഭ്രദത നല്‍കു 
മെന്നാണ്‌ പ്രതീക്ഷ. 

മേയ്‌ ഇരുപത്തിമൂന്നാം തീയതിയില്‍ 
നിന്നും ജൂണ്‍ പ്രന്തണ്ടാം തീയതിയിലേക്ക്‌ 
വോട്ടെടുപ്പു മാറ്റിവയ്ക്കാന്‍ കാരണം രാജീവ്‌ 
ഗാന്ധിയുടെ അതിക്രൂരമായ വധമായിരു 
ന്നല്ലോ. അതിന്‌ മുന്‍പുണ്ടായ സ്ഥിതിഗതി 
കളെ ഈ സംഭവം വപാദേമാറ്റിമറിച്ചു. 
ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും രണ്ടും 
മൂന്നും എട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പില്‍ 
ഈ വസ്തുത സ്വാധീനം ചെലുത്തിയിരുന്നു. 
എന്നാല്‍ കേരളത്തില്‍ ആ സ്വാധീനം വളരെ 
ഗണ്യമായിയെന്നാണ്‌ ഫല്രപഖ്യാപനം കാ 
ണിക്കുന്നത്‌. അതിനുപുറമെ ജാതിയുടെ i 
അടിസ്ഥാനത്തിലുളള ശക്‌തിസമാഹരണ ജി. കാര്‍ത്തികേയന്‍ 
ത്തിന്‌ മണ്ഡലും വഴിതുറന്നു. എല്ലാത്തിനു കോണ്‍ഗ്രസ്‌ ഐ 
മുപരിയായി ബി.ജെ.പിയുടെ പങ്ക്‌ ഐക്യ ടൂരിപകഷം 3490 
ജനാധിപത്യ മുന്നണിയുടെ വിളുയവൃത്തത്തെ 
കൂടുതല്‍ വിപുലമാക്കുകയുണ്ടായി. 

തിരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിക്കുകയും, 
ഒരു നിശ്ചിത വോട്ടുനേടുകയും ചെയ്തു 
വരുന്ന ബി.ജെ.പിയുടെ രാഷ്രടീയ സ്വാധീനം 
കേരളത്തെ സംബന്‌ ധിച്ചിടത്തോളം പരിമിത 
മാണ്‌. എങ്കിലും വലതുപക്‌ ഷശക്തികളെ 
സഹായിക്കാനും ഇടതുപക്ഷ ശക്തികളെ 
ദ്രോഹിക്കാനും അവർക്ക്‌ കഴിയാറുണ്ട്‌. 
1989-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില്‍ ഇ 
ക്കാര്യം അവര്‍ ഫലപ്രദമായി ഉപയോഗിച്ചി 
തന്നു. ഇനതാദളിന്‍െറ നേതൃത്വത്തിലുളള 
ദേശീയമുന്നണിയുടെ സഖ്യകക്‌ ഷിയായി അ 
ത്തവണ ലോക്‌സഭാ തിരഞ്ഞെടുപ്പില്‍ മത്സ 
രിച്ച ബി.ജെ.പി കേരളത്തെ സംബന്ധിച്ചിട 
ത്തോളം ഇടതുപക് ഷപ്പാര്‍ട്ടികളെ തളര്‍ത്താ 
നുള്ള അടവായിരുന്നു അവലംബിച്ചത്‌. 
ലോക്‌ സഭയില്‍ ഇടതുപക്‌ ഷപ്പാര്‍ട്ടികളുടെ 
സാന്നിദ്ധ്യം സീറ്റുകളുടെ അടിസ്ഥാനത്തില്‍ 
കുറയ്‌ ക്കുക എന്ന ത്രന്തത്തിന്‍െറ ഭാഗമായി + V 
ലോക്‌ സഭയിലേക്കു മത്‌ സരിച്ച കോണ്‍ഗ്രസ്‌ ¥ 


i ലല 

ബി. വിജയകുമാര്‍ എം.ആര്‍. രഹുചന്്രബാല്‍ 
കോണ്‍്രഗസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 7928 ഭൂരിപക്ഷം 7635 








എം.വി. രാഹ്വവന്‍ 
സി.എം.പി. 
ഭൂരിപക്‌ഷം---635 




















പാലോട്‌ രവി [ലി ആര്‍. ബാലകൃഷ്ണപിളള സി.വി. പത്മരാജന്‍ 
കോണ്‍.ഥഗസ്‌ ഐ കേരള കോണ്‍. (ബി) കോണ്‍ഗ്രസ്‌ ഐ, 
ഭൂരിപക്ഷം 965 ഭൂരിപക്ഷം 5415 ഭൂരിപക്ഷം 4511 


ണ്ണ 





തു ളു 1 വി തമ്പാനൂര്‍ രവി കടവൂര്‍ ശിവദാസന്‍ കെ.പി. രാമചന്‍ ്രന്‍നായര്‍ 
സ്ഥാനാര്‍ത്ഥികളെ സഹായിക്കത്തക്കവിധം ണ്‌ രള കോണ്‍ഗ്രസ്‌ ൪എ ഡി.പി 
അവര്‍ കരുക്കള്‍ നീക്കിയിരുന്നു. ഇത്തവണ ഭൂരിപക്ഷം 1909 ഭൂരിപക്ഷം ഭൂരിപക്ഷം 750 








കലാകൌമുദി 7 



























PAN 
കടയ 
# 







ഉമ്മന്‍ചാണ്ടി 


എം.സി. ചെറിയാന്‍ 







കെ.കെ. ശ്രീനിവാസന്‍ ജോര്‍ജ്‌ ജെ. മാത്യു കെ.കെ. തോമസ്‌ 
കോണ്ഠഗ്ഗസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ . 
ഭൂരിപക്ഷം ടട ഭൂരിപക്ഷം 2190 ഭൂരിപക്ഷം 13811 ഭൂരിപക്ഷം 1158 ഭൂരിപക്ഷം 5034 | 











കെ.കെ. നായര്‍ 
യു.ഡി.എഫ്‌ സ്വത്രന്തന്‍ 
ഭൂരിപക്ഷം 17468 


തച്ചടി ര്രഭാകരന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 33 


കെ.കെ. ബാലകൃഷ്ണന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 


കെ.എം. മാണി 
കേരള കോണ്‍. മാണി 
ഭൂരിപക്ഷം 17289 


കോണ്‍ഗ്രസ്‌ ഐ 










a 
ജോയി എരബഹാം 
കേരള കോണ്‍. മാണി | 
ഭൂരിപക്ഷം 10418 







ശോഭനാജോര്‍ജ്‌ 
കോണ്ഠഗഗസ്‌ ഐ 
ഭൂരിപക്ഷം 3447 





ലി 

സി.എഫ്‌. തോമസ്‌ 

കേരള കോണ്‍ഗ്രസ്‌ മാണി 
ഭൂരിപക്ഷം 1177 


ആര്‍. രാമപന്ര്രന്‍നായര്‍ 
എന്‍.ഡി.പി 


കോണ്‍ഗ്രസ്‌-ഐ 
ഭൂരിപക്ഷം 5406 


ഭുരിപക്‌ ഷം-_3374 























എം. മുരള! 
കോണ്‍്രഥസ്‌ ഐ 
| ഭൂരിപക്ഷം 5970 


മാമ്മന്‍ മത്തായി 
കേരള കോണ്‍. മാണി 
ഭൂരിപക്ഷം 1893 


മാത്യു സ്ററീഫന്‍ * 
കേരള കോണ്‍. മാണി 
ഭൂരിപക്ഷം 3678 


കെ. നാരായണക്കുറുപ്പ്‌ 
കേരള കോണ്‍. മാണി 


ഭൂരിപക്ഷം 2550 


പി.ജെ. ജോയി 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 7598 



















2 ക്ക്‌ 

ജോസഫ്‌ എം. പുതുശ്ശേര। 

കേരള കോണ്‍. പിളള 
ഭൂരിപക്ഷം 5236 










തിരുവഞ്ചൂര്‍ രാധാകൃഷ്ണന്‍ 
ൺഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 5767 


പി.എം. മാത യു 
കേരള കോണ്‍. മാണി 
ഭൂരിപക്ഷം 13732 


വി.ജെ പൌലോസ്‌ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 7372 


എ.കെ. മണ! 
കോണ്‍ഗ്രസ്‌ ഐ 


ഭൂരിപക്ഷം ഗം 







കലാകനമുദ! ഭ 











നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതായിരുന്നു 
അവര്‍ സ്വീകരിച്ചത്‌ . തിരുവനന്തപുരം ഈസ്‌റ്റ്‌ 
നിയോജുകമണ്ഡലത്തിലെ ഫലം ഇതിന്‌ 
വാചാലമായി സാക്ഷ്യം വഹിക്കുന്നു. മുന്‍ 
തിരഞ്ഞെടുപ്പില്‍ ബി.ജെ.പി സ്ഥാനാര്‍ത്ഥി 
കുമ്മനം രാജശേഖരന്‍ 23835 വോട്ടുകിട്ടിയ 
പ്പോള്‍ ഇപ്രാവശ്യം രാമന്‍പിളളയ്ക്ക്‌ കിട്ടിയത്‌ 
12289 വോട്ടായിരുന്നു. ഏറിയും കുറഞ്ഞും മറ്റു 
മണ്ഡലങ്ങളിലും അവര്‍ ഇത്‌ നടപ്പാക്കിയി 
രുന്നു. ഒരു ശതമാനം വോട്ടിലു ണ്ടാകുന്ന 
മാറ്റംപോലും ഫലത്തില്‍ നിര്‍ണ്ണായകമായ 
പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നിരിക്കെ, യു. 
ഡി.എഫിന്‍െറ വിജയ്രപയാണത്തിന്‌ ബി. 
ജെ.പി നല്‍കിയ സംഭാവന ചെറുതൊന്നുമല്ല. 
.രാഷ്ര്രീയമാണ്‌ ഇതിന്‌ അടിസ്ഥാനം. 
മാര്‍ക്സിസ്റ്റു കമ്മ്യൂണിസ്റ്റു പാര്‍ട്ടിയുടെ 
നേതൃത്വത്തിലുളള ഇടതു സഖ്യത്തെ ബലഹീ 
നമാക്കാനായാല്‍ സാവകാശം കോണ്‍ഗ്രസ്സിനെ 
നേരിടാമെന്ന രാഷ്ര്രീയവിചാരമാണ്‌ കേരള 
ത്തില്‍ ബി.ജെ.പിയുടെ നയത്തിന്‌ രൂപം 
നല്‍കിയിരിക്കുന്നത്‌. 

ജാതീയമായ തരംതിരിവ്‌ ഏറെ പകടമാ 
യിരിക്കുന്നത്‌ മദ്ധൃതിരുവിതാംകൂറിലാണ്‌ . 
പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം 
എന്നീ ജില്ലകളില്‍ നിശ്ശൂബ്‌ ദമായി ്പവര്‍ത്തി 
ച്ചിരുന്ന മണ്ഡല്‍ വിരുദ്ധവികാരം ക്രൈ 
സ്തവ-നായര്‍ സമുദായങ്ങളെ വീണ്ടും 
കൂടിച്ചേരാന്‍ സഹായിച്ചപ്പോള്‍ അതിനെ 
അതീശക്‌ തമായൊരു (പവാഹമാക്കിത്തീര്‍ 
ത്തത്‌ സഹതാപതരംഗമായിരുന്നു. കേരളത്തെ 
സംബന്‌ ധിച്ചിടത്തോളം മണ ഡലിന്റെറ പസ 
ക്തി രാഷ്‌ (ടീയചര്‍ച്ചകളില്‍ മാര്തമൊതുങ്ങി 

നില്‍ക്കുന്നതാണെന്ന യാഥാര്‍ത്ഥ്യം 
വിസ്മരിക്കപ്പെട്ടു. അഭ്യസ്തവിദ്യരായ തൊ 
ഴിലാളികള്‍ ഏറെയുളള സമുദായങ്ങളെന്ന 
നിലയ്ക്ക്‌ അന്യസംസ്‌ ഥാനങ്ങളിലേക്കും 
കേന്‌ (ദ സര്‍വ്വീസിലേക്കുമുളള കവാടം 
മണ്ഡല്‍ . അടയ്ക്കുമെന്ന ഭീതി ഈ 
സമുദായങ്ങളെ വേട്ടയാടിയിരുന്നു. മണ്ഡ 
ലിന്‍െറ പേരില്‍ ചുററി അടിച്ച വിവാദക്കൊടു 
ങ്കാററ്‌ ഈ ഭീതിയെ കൂടുതല്‍ ഉല്‍ക്കണ്ഠാ 
കുലമാക്കുകയും ചെയ്തു. കോണ്ഗഗസ്സിന്‍െറ 
പരമ്പരാഗതമായ ഈ വോട്ടു ബാങ്കുകളിലേക്ക്‌ 
മുന്‍ തിരഞ്ഞെടുപ്പില്‍ വിളളലുണ്ടാക്കാനേ 
ഇടതുമുന്നണിക്ക്‌ സാധിച്ചിരുന്നുളളൂ. ആ 
വിളളല്‍ അവര്‍ ഇത്തവണ അടച്ചു. മദ്ധ്യ 
തിരുവിതാംകൂറിലെ നാല്‌ ജില്ലകളില്‍ ഇടതു 
മുന്നണി മാരകമായ (.പഹരം ഏററുവാങ്ങേണ്ടി 
വന്നതായിരുന്നു ഇതിന്‍െറ അനന്തര ഫലം. 
എന്നാല്‍ തീരദേശ ജില്ലകളായ തിരുവനന്ത 
പുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും വോട്ടര്‍ 
മാരെ പ്രകടമായി ബാധിച്ചത്‌ സഹതാപ 
തരംഗവും ബി.ജെ.പി.യുടെ നിഷേധാത്മക 
മായ നിലപാടുമായിരുന്നു. 

ഈ ജില്ലകളില്‍നിന്നും ഭിന്നമായ വോട്ടിംഗ്‌ 
പാറേറണാണ്‌ വടക്കന്‍ ജില്ലകള്‍ കാഴ്ച 
വച്ചിരിക്കുന്നത്‌ . അവിടെ മുമ്പ്‌ ചൂണ്ടിക്കാട്ടിയ 
ഘടകങ്ങള്‍ക്ക്‌ പുറമേ ലീഗിന്‍െറ (പതികാരവും 
വോട്ടര്‍മാരെ ഇടതുമുന്നണിക്കെതിരെ തിരി 
യാന്‍ സ്വാധീനിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലുള്ള 






































ടഃ ള്‌ 
ടി.വി. ചന്ദ്രമോഹന്‍ 


കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 2755 





ക്കി 
ജോര്‍ജ്‌ ഈഡന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 10822 





കെ. മുപ റമ്മദാലി 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 8592 



















വി.എം. സുധീരന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 5567 


ജോണി നെല്ലൂര്‍ 
കേരള കോണ്‍. മാണി 
ഭൂരിപക്ഷം 779 









ഭൂരിപക്ഷം 2544 


















os Bee tN 

ഡൊമിനിക്‌ ്രസന്‍േറഷന്‍ 
കോണ്‍ധശ്രസ്‌ ഐ 

ഭൂരിപക്ഷം 7474 











കോണ്‍്രഗസ്‌ ഐ 
ഭൂരിപക്ഷം 5241 
































തേറമ്പില്‍ രാമകൃഷ്ണന്‍ 
കോണ്ഠരഗസ്‌ ഐ 
ഭൂരിപക്ഷം 7291 








കേരള കോണ്‍. മാണി 


ഭൂരിപക്ഷം 2947 ഭൂരിപക്ഷം 4946 






















ക [. i 
പി.പി. തങ്കച്ചന്‍ എം.ജെ. സക്കറിയാസേട്ട്‌ കെ.പി. വിശ്വനാഥന്‍ 
കോട ന്‍ഗ്രറ ഴ്‌ ഐ മുസ്ലിംലീഗ്‌ കോണ്‍്രസ്‌ ഐ 
ഭൂരിപക്ഷം 3311 ഭൂരിപക്ഷം_8940 ഭൂരിപക്ഷം 1611 






കലാകമുദി ദ 














































ടക റ 5 
fds പന്തളം സുധാകരന്‍ എം.പി.എം. ഇസഹാക്ക്‌ കുരിക്കള്‍ സി.എം. സുന്ദരം ഡോ. എം.കെ.മുനീര്‍ 
കം ഗസ്‌ ഐ കോണ്‍ഗ്രസ്‌ ഐ മുസ്ലീം ലീഗ്‌ കോണ്‍ഗ്രസ്‌ ഐ മുസ്ലീംലീഗ്‌ 

ഭൂരിപക്ഷം 4361 ഭൂരിപക്ഷം 7595 ഭൂരിപക്ഷം 22431 ഭുരിപക്ഷം 3833 


2 ഭൂരിപക്ഷം 3507 



















































ക്ക്‌ 

പി. സീതിഹാജി 
മുസ്ലീം ലീഗ്‌ 

ഭൂരിപക്ഷം 20000 


i 
॥ 


എം.ടി. പത്മ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭുരിപക്ഷം 2503 


പി.എം. ബേക്കര്‍ - 
മുസ്ലീം ലീഗ്‌ 
ഭുരിപക്ഷം 5676 


പ!. ബാലന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 1698 


നാലകത്ത്‌ സൂപ്പി 
മുസ്ലീംലീഗ്‌ 
ഭൂരിപക്ഷം 6939 


















( 


പ്പു 











റോസമ്മ ചാക്കോ യു.എ. ബീരാന്‍ ക ഗി 'എ വി. അബ്ദുറഹ്മ 
റ വി. റാന്‍ ഹാജി 
കോണ്‍ഗ്രസ്‌ ഐ മുസ്ലീം ലീഗ്‌ മുസ്‌ലീം ലീഗ്‌ മുസ്ലീംലീഗ്‌ ed fe ലീഗ്‌ 7 






രിപക്‌, രിപക്ഷം ട്‌ ല്‍ ) [ 
ഭൂ ഷാ 6740 ഭൂ മ്ഷം 19202 ഭൂരിപക്ഷം 12505 ഭുരിപക്ഷം 4470 ഭൂരിപക്ഷം 6102 






എ.വി. ഗോപിനാഥ്‌ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 338 


കെ.കെ. അബു 
മുസ്ലീംലീഗ്‌ 
ഭൂരിപക്ഷം 20864 


പി.കെ. കുഞ്ഞാലിക്കുട്ടി 
മുസ്ലീം ലീഗ്‌ 
ഭൂരിപക്ഷം 22326 
Sipe se 





എസ്‌. നാരായണന്‍നമ്പൂതിരി 
കോണ്‍്രഗസ്‌ ഐ 
ഭൂരിപക്ഷം 7691 





കെ.കെ. രാമചന്ര്രന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 


ഭൂരിപക്ഷം 3792 
















: ക്‌ 
എ. സുജനപാല്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 3760 






കെ. രാഹ ൨ വന്‍ മാസ ഴ്ററര്‍ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 7535 


കെ.പി.എ. മജീദ്‌ 
മുസ്ലീംലീഗ്‌ 
ഭൂരിപക്ഷം 5960 


യൂനസ്‌ കുഞ്ഞ്‌ 
മുസ്‌ലീം ലീഗ്‌ 
ഭൂരിപക്ഷം 27109 


ആര്യാടന്‍ മുഹമ്മദ 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 7684 





കലാകൌമുദി 10 








പഥം 


| 








നന്ന 


























































സ്വാധീനം കൂടുര. ₹ ഉറപ്പിക്കാന്‍ സാധിച്ച 
ലീഗിന്‌ മററു ഇജില്ലക ല്‍ വിധിയെഴുത്തിന്‍െറ 
തുലാസിനെ വല താട്ട്‌ പിടിച്ചുകൊണ്ടു 
പോകാന്‍ കഴിഞ്ഞു. കോണ്‍്രഗസ്‌ സഖ്യ 
ത്തോട്‌ വിടപറയുകയും ഇടതുമുന്നണിയുമായി 
കൂട്ടുചേരാന്‍ തയ്യാറാവുകയും ചെയ്ത ലീഗി 
നുണ്ടായ കയ്പേറിയ അനുഭവം വോട്ടെടുപ്പില്‍ 
പ്രതിഫലിക്കുക സ്വാഭാവികം മാര്രമാണല്ലോ. 
അതേസമയം കേരള കോണ്‍ഗ്രഗസ്സിലെ പി.ജെ. 
ജോസഫ്‌ ഗ്രൂപ്പ്‌. ഇടതുമുന്നണിയില്‍ കൂട്ടു 
ചേര്‍ന്നത്‌ ഗുണപരമായ മാററമുണ്ടാക്കാനും 
ഉതകിയിട്ടുമില്ല. 

നായനാര്‍ ഭരണത്തോടുളള വിപ്രതിപത്തി 
യാണ്‌ വോട്ടര്‍മാരെ സ്വാധീനിച്ചിട്ടുളളതെന്ന 
ന്യായീകരണങ്ങള്‍ ഉപരിപ്‌ ളവങ്ങളായ പ്രതി 
കരണങ്ങള്‍ മാതമാണ്‌ . അതേസമയം ഒരു 
ഗവണ്‍മെന്‍റ്‌ എന്ന നിലയില്‍ ജുനജീവിത 
ത്തിലുണ്ടാക്കിയ സ്വാധീനം വോട്ടാക്കി മാററാന്‍ 
ഇടതുമുണന്നിക്ക്‌ സാധിച്ചതുമില്ല. ഇതിന്‌ 
പ്രധാന കാരണം ജില്ലാ കൌണ്‍സിലില്‍. 
കൈവരിച്ച വിജയമായിരുന്നു. ആ വിജയം 
ആവര്‍ത്തിക്കുമെന്ന തെററായ കണക്കുകൂട്ടല്‍ 
ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ്‌ ത്രന്തത്തി 
ലുടനീളം ദൃശ്യമായിരുന്നു. 

അഞ്ചുകൊല്ലത്തെ കാലാവധി പൂര്‍ത്തിയാ 
ക്കാന്‍ കാത്തിരിക്കാതെ, ലോക്സഭാ തിര 
ഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെ 
ടൂപ്പിനും കൂടി തയ്യാറാകാന്‍ ഇടതുമുന്നണിയെ 
പ്രേരിപ്പിച്ച പധാന ഘടകം നാലുകൊല്ലത്തെ 
അവരുടെ (ടാക്കു റിക്കാര്‍ഡു തന്നെ. ഉന്നത 
നേതൃത്വ ശ്രേണി അഴിമതി മുക്തമായിരുന്നു 
എന്നുതന്നെയല്ല, ഭരണകൂടത്തെ സംബന്ധിച്ച്‌ 
ഒരു ഓപ്പണ്‍സെസ്സ്‌ സ്ഥാപിക്കാനും നായനാര്‍ 
ഗവണ്‍മെന്‍റിന്‌ സാധിച്ചിരുന്നു. പരിമിതി 
കള്‍ക്കിടയില്‍ തൊഴില്‍-വ്യവസായ രംഗത്ത്‌ 
ശ്രദ്‌ ധേയമായ ചില തുടക്കങ്ങള്‍ കുറിക്കാനും 
കഴിഞ്ഞതിനുപുറമേ സാമ്പത്തികമായ അച്ച 
ടക്കം കൈവരിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ 
ഈ നേട്ടങ്ങള്‍ ' വോട്ടര്‍മാരെ പറഞ്ഞ്‌ 
“ബോധ്യപ്പെടുത്താനോ ഇതിനെതിരെയുള്ള 
(്രചരണത്തെ നേരിടാനോ ഇടതുമുന്നണിക്ക്‌ 
സാധിച്ചില്ല. സംഘടനാപരമായ ദൌര്‍ബ്ബല്യ 
മായിരുന്നു ഇതിനൊരു കാരണം. 

മേയ്‌ ഇരുപത്തിമൂന്നാം തീയതിയിലെ 
വോട്ടെടുപ്പ്‌ ലാക്കാക്കി പിരിമുറുക്കിയ (പച 
രണം രാജീവ്ഗാന്‍ ധിയുടെ വധഫലമായി 
നിലച്ചപ്പോള്‍ തുടര്‍ന്നുളള ദിവസങ്ങള്‍ നി 
_നിശ്ചേതനമായിത്തീര്‍ന്നിരുന്നു. പിന്നീടുളള ദിവ 
സങ്ങളില്‍ ഐക്യജനാധിപത്യ മുണന്നിക്ക്‌ 
കൂട്ടായി സഹതാപ തരംഗത്തെക്കിട്ടിയപ്പോള്‍, 
ഇടതുമുന്നണിക്ക്‌ വീണ്ടുമൊരു (പചരണ 
ത്രന്തം ആവിഷ്ക്കരിക്കാനോ തുടര്‍ന്നുവന്ന 
പ്രചരണ പരിപാടികള്‍ തളരാതെ കൊണ്ടു 
പോകാനോ സാധിച്ചിരുന്നില്ല. ഇതിനിടയി 
ലായിരുന്നു ഇടതുമുന്നണിക്കെതിരായ 
ശക്തികളുടെ സമാഹരണം പപബലമായി 
ത്തീര്‍ന്നത്‌ . അതിനെ കൂടുതല്‍ സഫലമാക്കാന്‍ 
ബി.ജെ.പി.യും തയ്യാറായി. 


കേരള നിയമസഭയില്‍ വ്രാതിനിദ്ധ്യം 


(ശേഷം 44-ാം പേജില്‍) 





















കെ.സി. റോസക്കുട്ടി 
കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 2506 





Se 


ര വ അരെ 
കെ സി. ജോസഫ്‌ ~ 
കോണ്‍ഗ്രസ്‌ ഐ 

ഭൂരിപക്ഷം 6748 


എന്‍. രാമകൃഷണന്‍ 


കോണ്‍ഗ്രസ്‌ ഐ 
ഭൂരിപക്ഷം 14805 





കെ.എം. സൂപ്പി 
മുസ്‌ലീം ലീഗ്‌ 
ഭൂരിപക്ഷം 1649 





കെ.പി. നൂറുദ്‌ ദീന്‍ 
കോണ്‍ഗ്രസ്‌ ഐ 


ഭൂരിപക്ഷം 8378 








| 


സി.ടി. അഹമ്മദാലി 
മുസ്ലീംലീഗ്‌ 
ഭുരിപക്ഷം 14874 _ 


പി.വി.മുഹമ്മദ്‌ 
മുസ്ലീംലീഗ്‌ 
ഭൂരിപക്ഷം 398 


ചെര്‍ക്കുളം അബ്ദുളള 
മുസ്ലീംലീഗ്‌ 
ഭൂരിപക്ഷം 1072 


വര്‍ക്കല രാധാകൃഷ്ണന്‍ 
മാര്‍ക്‌സിസ്ററ്‌ 
ഭൂരിപക്ഷം 1794 
























Pa ജ്‌ ക 
എം. വിജയകുമാര്‍ 
മാര്‍ക്‌സിസ്ററ്‌ 
ഭൂരിപക്ഷം-340 








\ 


കോലിയക്കോട്‌ കൃഷ്ണന്‍നാ യര്‍ 
മാര്‍ക്‌ സിസ്ററ്‌ 
ഭൂരിപക്ഷം 1366 


എന്‍. രാജന്‍ 
സി.പി.ഐ. 
ഭൂരിപക്‌ ഷം---4055 















വി.ജെ. തങ്കപ്പന്‍ 
മാര്‍ക്‌സിസ്ററ്‌ 


ഭൂരിപക്ഷം 


എ. നീലലോഹിതദാസന്‍ നാടാര്‍ 
ജനതാദള്‍ 
ഭൂരിപക്ഷം 21 











കലാകനമുദി 11 





























ഇമ്പിച്ചി ബാവ 









പ്രകാശ്‌ കാണു 





പി.എസ്‌. ്രീനിവാസന്‍ ഡോ.കെ.സി. ജോസഫ്‌ പി. രാജു 
സി.പി.ഐ. സി.പി.ഐ. കേരള കോണ്‍.ജോസഫ്‌ സി.പി.ഐ. മാര്‍ക്‌ സിസ്ററ്‌ 
ഭൂരിപക്‌ 5220 ഭൂരിപക്‌ 06028 രിപക്‌ ഷം--2382 ഭൂരിപക്ഷം 4141 














1) 





ടി. നാണുമാസ്ററര്‍ " വി.എസ്‌. അച്യുതാനന്ദന്‍ ' വി. കേശവന്‍ വി.വി. രാഘവന്‍ 
ആര്‍.എസ്‌ .പി. മാര്‍ക്‌സിസ്ററ്‌ മാര്‍ക്‌ സിസ്‌ററ്‌ സി.പി.ഐ. 
ഭൂരിപക്ഷം-2602 ഭൂരിപക്ഷം 9977 ഭൂരിപക്ഷം--1558 ഭൂരിപക്ഷം-4458 
















ബേബ്ജോണു കെ.ആര. ഗനരിഅമ്മ എ. പത്മകുമാര്‍ ല്‌ നന്ന; 
ആര്‍.എസ്‌.പി. മാര്‍ക്‌ സിസ്ററ്‌ മാര്‍ക്‌ സിസ്ററ്‌ $ ട്‌ ടു ന 
ioe ഞി യയ ഭൂരിപക്ഷം 916 ഭൂരിചക്ഷം-978 പ പ 

















ബി. രാഘവന്‍ സി.കെ. ചന്ദ്ച്ഛന്‍ ടി.കെ. രാമകൃഷ്ണന്‍ ക 
v [? ai മീനാക്ഷി തമ്പാന്‍ 
മാര്‍ക്സിസ്ററ്‌ സി.പി.ഐ. മാര്‍ക്സിസ്റ്‌ സക വി.സി. നിം 
ഭുരിപക്ഷം_—2682 a കോണ്‍. എസ്‌ 





ഭൂരിപക്‌ഷം_—7184 





ഭൂരിപക്ഷം --991 
ൽ ഭൂരിപക്‌ ഷം---3889 


ഭൂരിപക്‌ഷം---11189 











































































ജൂ. രാജേന ദന൯ 












സി.കെ. സദാശിവനു എസ്‌. ശരമ്മ ലോനപ്പനു നമ്പാടന്‍ 
സി.പി.ഐ. മാര്‍ക്‌സിസ്റ്റ്‌ മാര്‍ക്‌ സിസ്ററ്‌ മാര്‍ക്സിസ്റ്‌ ടി. ശിവദാസമേനോന്‍ 
ഭൂരിപക്ഷം_5039 ഭൂരിപക്ഷം 1533 ഭൂരിപക്ഷം_-910 ഭൂരിപക്ഷം_9424 മാര്‍ക്സിസ്ററ്‌ 


രിപക്‌ഷം-_17991 
കലാകൌമുദി 12 














കെ കൃഷ്ണന്‍കു ട്ടി 
ജനതാദള്‍ 
ഭൂരിപക്ഷം 3111 


ടി. ചാത്തു 
മാര്‍ക്‌ സിസ്ററ്‌ 
ഭൂരിപക്‌ ഷം--1225 


എം.കെ. രാധ 
മാര്‍ക്സിസ്‌ററ്‌ 
ഭൂരിപക്ഷം 4416 









എം. നാരായണന്‍ 
മാര്‍ക്‌സിസ്ററ്‌ 
ഭൂരിപക്ഷം 7718 








എ. കണാരന്‍ 
മാര്‍ക്സിസ്ററ്‌ 
ഭൂര്പക്‌ ഷം-—9324 


























സി.പി. ബാലന്‍ ടെവദ്യ? 


മാര്‍ക്സിസ്‌ററ്‌ 
ഭൂരിപക്ഷം-1158 


സത്യന്‍ മൊകേരി 
സി.പി.ഐ. 
ഭൂരിപക്ഷം 8403 





ടി.കെ. ഹംസ 
മാര്‍ക്‌സിസ്‌ററ്‌ 
ഭൂരിപക്‌' 'ഷം--6270 





കെ. ചന്ദശേഖരന്‍ 
ജനതാദള്‍ 
ഭുരിപക്ഷം 12392 


എ.പി. ഷണ്‍മുഖദാസ്‌ 
കോണ്‍.ഗസ്‌ എസ്‌ 


ഭൂരിപക്ഷം 9712 















കെ.പ.മമ്മു 
മാര്‍ക്‌ സിസ്ററ്‌ 
ഭൂരിപക്ഷം 7386 


സി.പി. നാരായണന്‍ ഒ. ഭരതനു 
മാര്‍ക്‌ സിസ്ററ്‌ മാര്‍ക്‌ സിസ്ററ്‌ 


ഭൂരിപക്ഷം 18165 ഭൂരിപക്ഷം 219 




































ഇ.പി. ജയരാജന്‍ 
മാര്‍ക്‌ സിസ്ററ്‌ 
റം ഷം—7709 


പാച്ചേനി കുഞ്ഞിരാമനു 
മാര്‍ക്‌സിസ്‌ററ്‌ 
ഭൂരിപക്ഷം 10700 























എം. നാരായണന്‍ 
സി.പി.ഐ. 
ഭൂരിപക്ഷം 6678 


പ. രാഹ്വവ൯ 
മാര്‍ക്‌ സിസ്ററ്‌ 
ഭൂരിപക്ഷം 966 


ഇ.കെ. നായനാര്‍ 
മാര്‍ക്‌സിസ്ററ്‌ 
; ഭൂരിപക്ഷം 14328 

















Le തള ഡ്‌ ന ച A 


Gece ETS 































കലാകനമുദി 13 





























. എണ്ണപ്പാടം ചെറിയൊരു രാജ്യ 


മാകുന്നു. ഇവിടെ എണ്ണയില്ല; പാടവും 


എണ്ണപ്പാടത്തെപ്പറ്റി എന്‍.പി. മുഹമ്മദ്‌ എഴുതി 
യിട്ട്‌ പ്രന്തണ്ട്‌ വര്‍ഷമാവാറായി. നിഷ്ക്കളങ്ക 
മായ ജീവിതത്തിന്‍െറ, നിഷ്ക്കളങ്കമായ 
കലാപങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിത്രമായി 
രുന്നു എണ്ണപ്പാടം”. 

വായനയുടെ അനുഭവം മനസ്സില്‍ വച്ച 
കൊണ്ടാണ്‌ എണ്ണപ്പാടമെന്ന “'മഹാസാധ്രമാ 
ജ്യം കാണാനുളള മോഹവുമായി ഞങ്ങള്‍ 
എന്‍.പിയുടെ അടുത്തെത്തുന്നത്‌ . ““അവി 
ടെയാകെ മാറിയിരിക്കുന്നു. ” എന്‍.പി. പറഞ്ഞു; 

ഒരു പക്ഷേ നിങ്ങളിനി അവിടെവന്ന 
മാറ്റമാവും പഠിക്കേണ്ടിവരിക. അല്ലെങ്കില്‍ 
വായിച്ചറിഞ്ഞ എണ്ണപ്പാടം മനസ്സില്‍ വച്ച്‌ 
പോകുമ്പോള്‍ നിരാശരാവേണ്ടിവരും. 

കഥാകാരന്‍െറ മനസ്സ്‌ എണ്ണപ്പാടത്തിന്‍െറ 
പുരാവൃത്തങ്ങളിലുടെ യാര്തചെയ്യുകയാണ്‌. 

വളരെ താഴ്‌ന്ന പദേശമാണ്‌ എണ്ണപ്പാടം; 
























കല്ലായിപ്പുഴയുടെ വടക്കന്‍തീരം വളരെ താഴ്ന്ന 

(പദേശമായതിനാല്‍ തന്നെ വെളളം കെട്ടി 
നില്‍ക്കുകയും ജൈവവസ്തുക്കള്‍ ചീഞ്ഞ്‌ 
എണ്ണയുടെ പാടപോലെ അവിടെയാകെ 
നിറഞ്ഞുനില്‍ക്കുകയും ചെയ്യും. എണ്ണപ്പാടം 
എന്ന നാമധേയം ഇതുകൊണ്ടുതന്നെയാവാം 
ഈ സ്ഥലത്തിന്‌ ലഭിച്ചത്‌ എന്നാണ്‌ 
എന്‍.പിയുടെ വിശ്വാസം. എണ്ണപ്പാടത്തെ 
അദ്ദേഹം വിശേഷിപ്പിക്കുക പാകിസ്ഥാന്‍ 
പോലൊരു പ്രദേശം, എന്നാണ്‌. തന്‍െറ 
്രശസ്തമായ ആ നോവലിന്‍െറ ശില്പ 
നിര്‍മ്മിതിക്കുളള കളിമണ്ണ്‌ അദ്ദേഹം കുഴി 
ച്ചെടുക്കുന്നത്‌ ഈ കോഴിക്കോടന്‍ പദേശ 
ത്തുനിന്നാണ്‌ . ഓര്‍മ്മകള്‍ക്ക്‌ തുടക്കം കുറിച്ച 
മണ്ണില്‍ നിന്ന്‌, പൊറ്റേക്കാടിന്‍െറ അതിരാണി 
പ്ലാടത്തിനടുത്ത ്പദേശത്തുനിന്ന്‌ 


DU 


Stats കല്ലൊതുക്ക്‌ കയറിയ ഹുമട്ടുകാരന്‍ 
പിറകോട്ട്‌ തിരിഞ്ഞ്‌ നോക്കിയപ്പോള്‍. പെണ്ണു 
ങ്ങള്‍ ്രാമഫോണിന്‍െറ കാഹളവും നോക്കി 
ചുമട്ടുകാരന്‍െറ പുറകിലുള്ള ചെറുപ്പക്കാരനെ 
കജുത്താത്ത കണ്ടൂ......” 
അക്കാലത്ത്‌ എണ്ണപ്പാടത്തെ ജനസംഖ്യ 


കലാകൌമുദി 14 





സുധാകരന്‍ വട്ടംകുളം 





എന്ണുത്തിര 


0 
EEE REESE REET 


വെളിച്ചത്തിന്‍െറ നിറവും 
കരുത്തുമറിയാത്ത 
എണ്ണപ്പാടത്തെപ്പറ്റി എന്‍.പി. 
മുഹമ്മദ്‌ എഴുതിയിട്ട്‌ 
പ്രന്തണ്ടു വര്‍ഷമാവാറായി. 
നിഷ്ക്കളങ്കമായ 
ജീവിതത്തിന്‍െറ, 
നിഷ്‌കളങ്കമായ 
കലാപങ്ങളുടെ, 
സ്വപ്നങ്ങളുടെ 
ചിശ്രമായിരുന്നു എണ്ണപ്പാടം. 
എന്താണ്‌ ഇന്ത്യ എന്ന 
ചോദ്യത്തിന്‌ ഉത്തരം 
തേടുകയായിരുന്നു, ഞാന്‍. 
ഒരു സറ്റയര്‍ എന്‍.പി. 
പറയുന്നു. 





“എന്നും ഒരു റിബലായി നില്ക്കുന്ന എന്‍.പി. 





യ്ക്ക്‌ ഒരു സ്ഥിരതയുമില്ലായിരുന്നു. അവര്‍ ' 
വന്നും പോയുമിരിക്കും. ഏതെങ്കിലും ചാള - 


യുടെ കോലായയില്‍ അവര്‍ തമ്പടിക്കും; 
ഏതെങ്കിലുമൊരു എണ്ണപ്പാടസുന്ദരിയെ ഭാ 
ര്യയാക്കും. എല്ലാത്തിനും പുതുമനഷ്ടപ്പെടു 
മ്പോള്‍ അവര്‍ പുതിയ ലോകങ്ങള്‍ തേടി 
യാത്രയാവും. ഒരുതരം ബ്ളൂബിയേര്‍ഡ്‌ - 
സംസ്കാരം! .ആ വിരുന്നുകാരെ എന്‍.പി. 
അങ്ങനെയാണ്‌ വിശേഷിപ്പിക്കുക. കമറുദ്ദീന്‍ 
തന്നെ നല്ല ഉദാഹരണമാണ്‌. 

പഴയ തറവാടുകളില്‍ നിന്നും കാരായ്മാവ 
കാശം വാങ്ങി വെച്ചുകെട്ടിയ ചാളയില്‍ 
പൂതിയ വിരുന്നുകാരുടെ വരവിനായി അവര്‍ 
കാത്തിരിക്കും. കാത്തിരിപ്പിന്‍െറ ഇടവേളകളില്‍ 
അശ്ളീലത്തില്‍ പൊതിഞ്ഞ പദാവലികള്‍ 
അവരുടെ നാവുകളില്‍ നിന്ന്‌ ഈര്‍ന്നുവീഴും. 

താമസിക്കുന്ന ഭുവിതാനങ്ങള്‍ സ്വന്തമല്ലാ 
യിരുന്നതുകൊണ്ടാവാം വാടകയ്ക്ക്‌ താമസി 
ക്കാന്‍ വരുന്നവരെ കണ്ടാല്‍ എണ്ണപ്പാടത്തു 
കാര്‍ക്ക്‌ എളുപ്പം തിരിച്ചറിയാന്‍ കഴിയുമായി 
രുന്നു. വാടകക്കാര്‍ അവരുടെ ജീവിതത്തിന്‍െറ 
ഭാഗമാണ്‌; കല്ലായിപ്പുഴപോല തന്നെ. 


D0 


എണ്ണപ്പാടം മഹ്ലുക്കുകളുടെ രാജ്യമാ 
കുന്നു. എങ്കിലും തിങ്കളാഴ്ച്ച രാവും വെളളി 
യാഴ്ച്ച രാവും ജിന്നുകളും ഇരരഫീത്തുകളും 
എണ്ണപ്പാടം സന്ദര്‍ശിക്കാറുണ്ട്‌ ...“” കാഫര്‍ 
ജിന്നിന്‍െറ ദുഷ്ചെയ്തികളെ തല്ലിയാട്ടിയ 
ഇസ്ളാം ജൂിന്നിന്‍െറ വരവില്‍ ദിവ്യത്വം 
മാതമല്ല അല്പം കച്ചവട സാദ്‌ ധൃതയുമുണ്ട്‌ 
എന്നു പഠിച്ച എണ്ണപ്പാടം എന്‍.പിയുടെ 
മനസ്സില്‍ പരന്നുപരന്നു കിടക്കുകയാണ്‌. 
താന്‍ സാക്ഷ്യംവഹിച്ചു, അനുഭവിച്ച കാര്യ 
ങ്ങളില്‍ നിന്ന്‌ മോഡലുകളെ കണ്ടെത്തിയ 
പ്പോള്‍ എന്‍.പി. വരച്ചിടാനാ്രഗഹിച്ചുതും 
വരപ്പിട്ടതും കേവലം ഒരു ്പദേശത്തിന്‍െറ 
ജീവചരിത്ര മായിരുന്നില്ല. വളരെ ആക്ഷേ 
പഹാസ്യപരമായി നോവലിസ്റ്റ്‌ വരച്ചിട്ട പല 
ചിത്രങ്ങളും ഈ നോവലിന്‍െറ മറ്റൊരു 
തലത്തെപ്പറ്റി വായനക്കാരില്‍ സംശയമുള 
വാക്കും. ആ സംശയം അസ്ഥാനത്തല്ലെന്ന്‌ 
എന്‍.പി. പറയുന്നു. ആ കാണാപ്പുറത്തെപ്പറ്റി 
അദ്ദേഹം പറഞ്ഞത്‌ ഇങ്ങനെയാണ്‌: 

എന്താണ്‌ ഇന്ത്യ എന്ന ചോദ്യത്തിന്‌ 
ഉത്തരം തേടുകയായിരുന്നു ഞാന്‍. ഒരു 
സറ്റയര്‍”. ജനാധിപത്യം ഇവിടെ "ജനാധി 
പൈത്യ 'മായി മാറുന്നു എന്നു തുറന്നുപറഞ്ഞ്‌ 


പറയുന്നു: റിയലി ഇറ്റ്‌ ഈസ്‌ എ മൈക്രോ 
സ്‌കോപിക്‌ സ്‌റ്റഡി ഓണ്‍ സബ്‌-കള്‍ച്ചര്‍. 

ഇവിടെ വച്ച്‌ എണ്ണപ്പാടത്തിന്‍െറ പുരാ 
വൃത്തങ്ങളില്‍ നിന്നും ഒരുനിമിഷം നമുക്ക്‌ 
വിട്ടുനില്ക്കാം. നോവലിസ്റ്റിന്‌ പറയാനുളളത്‌ 
ഇന്ത്യയെപ്പറ്റിക്കൂടിയാണല്ലോ. 





































| 
K 
3 











A 
he RS 
SH FA 
MW 
൧ 


ന്‌ 
le ന 


ക 


"“മുന്‍വിധികളാണ്‌ എല്ലാം നിയന്തിക്കുന്നത്‌ 
എന്നതാണ്‌ നമ്മുടെ ദുരന്തം.” ഉപരിപ്ളവമായ 
കാര്യങ്ങളുടെ കേവലഭാതികതയില്‍ കുടു 
ങ്ങിപ്പോയ ജനതയെപ്പറ്റി ഒരെഴുത്തുകാരന്‍െറ 
ദുഃഖമാണിത്‌. “ഒന്നിനേയും ശാസ്രതീയമായി 
ആഴത്തിലന്വേഷിക്കാന്‍ നമ്മള്‍ തയ്യാറല്ല. ഈ 
അവസ്ഥ തുടര്‍ന്നാല്‍ ഇന്ത്യയില്‍ സ്വത്രന്ത 
ശബ്ദം തകര്‍ക്കപ്പെടും.'” ആധിപത്യത്തെ 
എക്കാലവും നിഷേധിച്ചതിന്‍െറ പേരില്‍ 
അരാജുകവാദി എന്നു മുരദകുത്തപ്പെട്ട ഒരാളുടെ 
സ്വരമാണിത്‌. ഒരു ഫ്ൃട്ടത്തില്‍ എം. ഗോവി 
ന്ദനേയും നമ്മള്‍ ഇങ്ങനെയൊക്കെത്തന്നെ 
യാണ്‌ മുരദകുത്തിയിരുന്നത്‌. ഇതെല്ലാം 
അറിയാവുന്നതിനാല്‍ തന്നെ അദ്ദേഹമെഴു 
തി.” ജനാധിപത്യം എണ്ണപ്പാടത്ത്‌ ഒരു 
തമാശയാകുന്നു. 


DO 


"എന്നും എണ്ണപ്പാടത്തുകാര്‍ സ്വര്‍ഗ്ഗത്തില്‍ 
വിശ്വസിച്ചിരുന്നു. 
ചെയ്തു. 


സ്വര്‍ഗ്ഗങ്ങളും അവര്‍ കച്ചവടം 


രാരും സ്വര്‍ഗ്ഗം കണ്ടിരുന്നില്ല. സ്വര്‍ഗ്ഗം 
കാണാനുളളതല്ല. 

എണ്ണപ്പാടത്തിന്‍െറ മനസ്സറിഞ്ഞ ഒരാളുടെ 
വാക്കുകളാണിത്‌. സ്വര്‍ഗ്ഗത്തില്‍ വിശ്വസിക്കു 
ന്നവന്‍െറ നിഷ്ക്കളകതയും സ്വര്‍ഗ്ഗം വില്ക്കു 
ന്നവരുടെ കാപട്യവും ഒരേ നാണയത്തിന്‍െറ 
രണ്ടുപുറങ്ങള്‍മാശ്രമാണ്‌ . എണ്ണപ്പാടത്തുമാ 
ര്രമല്ല; ലോകം മുഴുക്കെ ഇതാണ്‌ സ്ഥിതി. 

“എണ്ണപ്പാടം” നമ്മള്‍ കേട്ടിട്ടേ ഉള്ളു. 
കണ്ടിട്ടില്ല. ആ മഹാസാശ്മാജ്യത്ത്‌ താമസി 
ക്കുന്ന സഹോദരിയെ വിളിച്ച്‌ അദ്ദേഹം 
ഞങ്ങളങ്ങോട്ട്‌ ചെല്ലുന്നവിവരം പറഞ്ഞു. ആ 
വീട്ടുകാരായിരുന്നു ഞങ്ങള്‍ക്ക്‌ വഴികാട്ടികള്‍. 
കഥവന്ന വഴികളുടെ ഭൂമിശാസ്രതത്തിലുടെ 





സ്വര്‍ഗ്ഗം വില്പനക്കാര്‍ ഒ 
എന്നും എണ്ണപ്പാടത്തുണ്ടായിരുന്നു. പലതരം 5 


അതെല്ലാം ഈഹക്കുച്ചവടമായിരുന്നു. അവ : 









































എന്‍.പി.യുടെ സഹോദരന്‍ സലീം ഞങ്ങളെ 
കൊണ്ടുപോയി. 


0 


*'മഴ പെയ്താല്‍ നനഞ്ഞ കോഴിയെപ്പോലെ 
യാകും എണ്ണപ്പാടം. നിലത്തുകാലുതൊട്ടുകൂടാ, 
ചളിവെളളം തുളളും. കാലുചൊറിയുകയും 
ചെയ്യും....'” വായനയുടെ ഓര്‍മ്മകള്‍ മനസ്സി 
ലേക്ക്‌ വന്നു. ഇന്ന്‌ ആ പഴയ മുഖമെല്ലാം 
മാറിയിരിക്കുന്നു. മിക്കവാറും നടപ്പാതകളെല്ലാം 
സിമന്‍റിട്ടിരിക്കുന്നു. ഇരുളില്‍ വഴികാട്ടാന്‍ 





























പാതവിളക്കുകളുണ്ട്‌. കോണ്‍ക്രീറ്റ്‌ കെട്ടിട 
ങ്ങള്‍ക്കുമുകളില്‍ ആകാശം നോക്കിനില്‍ക്കുന്ന 
ആന്‍റിനകളുണ്ട്‌. എന്‍.പിയുടെ പിതാവ്‌ 
കൌണ്‍സിലറായ ശേഷമാണ്‌ ആ പ്രദേശത്തി 
ന്‍െറ മുഖച്ഛായ മാറിത്തുടങ്ങിയതെന്ന്‌ 
അവര്‍ പറഞ്ഞു. 

"രണ്ടു മൂന്നു വീട്ടുകാരൊഴിച്ച്‌ പഴയവരെ 
യൊന്നും ഇവിടെ കാണാനാവില്ല.” സലീം 
പറഞ്ഞു. 

പണ്ടൊക്കെ സന്‌ ധ്യമയങ്ങിയാല്‍ ഈ 
വഴികളിലൂടെ നടക്കാന്‍ എല്ലാവര്‍ക്കും ഭയമാ 
യിരുന്നു. അവിടെയും അന്‌ ധവിശ്വാസങ്ങള്‍ 
ഇരുളിന്‍െറ കാഠിന്യം വര്‍ദ്ധിപ്പിച്ചു. ആന 
ത്തോട്ടില്‍ നിന്ന്‌ ആനവരുമെന്നും ആക്രമി 
ക്കുമെന്നും വിശ്വസിക്കാനാണ്‌ തലമുറകള്‍ 
അവരെ പഠിപ്പിച്ചത്‌. ഇതെല്ലാം പഴയ 
ഓര്‍മ്മകള്‍. ഇന്ന്‌ എല്ലാം മാറിയിരിക്കുന്നു. 


DU 


"“....അണ ഡിഫ്ഫിന്‍െറ ഗുണഗണങ്ങള്‍ 
വാഴ്ത്താന്‍ തുടങ്ങി. എല്ലാവര്‍ക്കും വേണം 
ഡിഫ്‌ഹിനെ..:... ആര്‍ക്കും എതിരില്ല 
ഡിഫ്ഫിനെ. കാണാനും ശൊങ്കന്‍. നല്ല 
നാവ്‌; ബലാക്കത്തും.'” . 

ഡിഫ്‌ റൈറ്റിനെ ഓര്‍മ്മയില്ലേ? എണ്ണപ്പാട 
ത്തിന്‌ സുപരിചിതന്‍. ബാച്ച്ലര്‍ സിഗരറ്റിന്‍െറ 
ടിന്നും പിടിച്ച്‌, ഷൂസിട്ട്‌ എണ്ണപ്പാടത്തുകൂടെ 
"“പിയ്യാപ്‌ ള” യായി നടന്നവന്‍. തോറ്റ്‌ തോറ്റ്‌ 
തുന്നം പാടിയപ്പോള്‍ തോല്‌ വിയാണ്‌ സത്യ: 
മെന്ന്‌ അയാള്‍ കണ്ടെത്തി. എല്ലാം ശരിയാണ്‌. 
വ്യത്യസ്തമായ ശരികള്‍. ''ഡിഫറന്‍റ്റൈ 
റ്റ്ന്‌.'' അത്‌ ലോപിച്ച്‌ ലോപിച്ച്‌ അയാളുടെ 
പേരിന്‍െറ പര്യായമായി. ഡിഫ്‌ഫായി, ഡിപ്പു 






& കു; 
7 at ar Aw aw ar ar mr 
ACA AY AY AA Ae 

5 SIT TT ES E> 
ക്കണം 











































































വായി... 
. നിര്‍ഭാഗ്യവാനായ ഒരു കലാകാരനായി 
രുന്നു ഡിഫ്റൈറ്റ്‌ അബു” (നോവലില്‍ 
ആലിയെന്നാണ്‌ ഡിഫ്ഫിന്‍െറ പേര്‌) സലീം 
പറഞ്ഞു. “നോഹ (നബിയുടെ പെട്ടകം 
സ്വര്‍ഗ്ഗത്തിലേക്കുള്ള വഴിയാണെന്ന്‌ വിശ്വസിച്ച്‌ 
തിരഞ്ഞെടുപ്പിന്‌ അയാള്‍ തന്‍െറ ചിഹ്‌നമാ 
ക്കിയത്‌ തോണിയാണ്‌.”' 
തിരഞ്ഞെടുപ്പുകളുടെ നിരര്‍ത്ഥകത രചന 
യുടെ ഒരു മുഖ്യഭാഗമാക്കിയപ്പോള്‍ എന്‍.പിക്ക്‌ 
കിട്ടിയ ഏറ്റവും നല്ല ഒരു മോഡലായിരുന്നു 
ഡിഫ്ഫ്‌. 





റ 


Be കിണറ്റിന്‍ കരയ്‌ ക്കുവച്ചാണ്‌ പെണ്ണു 
ങ്ങളുടെ ഉശിരുപൊട്ടുക. ഇതിന്‌ എണ്ണപ്പാട 
ത്തുള്ള പേര്‌ പട.” എന്‍.പിയുടെ സഹോദരി 
ആയിഷയും കുറേ പട(ലഹളു)യും മഴയും 
ചെളിയും നിറഞ്ഞ എണ്ണപ്പാടത്തെയാണ്‌ . 
പഴയ ഓര്‍മ്മകളില്‍ നിന്നും കത്തെടുക്കുന്നത്‌ . 
മഴപെയ്ത്‌ ചളിയും വെള്ളവുമായി കിടക്കുന്ന 
എണ്ണപ്പാടത്തുകൂടെ ഉയരമുളള മെതിയടിയുമിട്ട്‌ 
നടന്നുപോകുന്ന സഹോദരന്‍ (സാക്ഷാല്‍ 
എന്‍.പി. മുഹമ്മദ്‌ തന്നെ). അവന്‍ ചളിവെളള 
ത്തിന്‍െറ അതിര്‍ത്തി പിന്നിട്ട്‌ കഴിയുമ്പോള്‍ 
ആമെതിയടിതിരിയെവിട്ടിലെത്തിക്കേണ്ട ചുമതല 
ഈ പെങ്ങള്‍ ക്കായിരുന്നു. 

ആനത്തോട്ടിനെപ്പറ്റിയും പഴയ പേടികളെ 
പറ്റിയും ചെറ്റപ്പുരകളിലെ ജീവിതത്തെപ്പറ്റിയും 
ഞങ്ങള്‍ക്ക്‌ പറഞ്ഞുതന്നത്‌ പാത്തുമ്മതാ 
ത്തയാണ്‌ . അവരും നോവലില്‍ കഥാപാത്ര 
മായി. 

ഒരു കൌതുകത്തിന്‌ വേണ്ടിയായിരുന്നു, 
അസ്വാഭാവികമായ ഒന്നുമില്ലാത്ത എണ്ണപ്പാട, 
ത്തുകൂടെ ഞങ്ങള്‍ നടന്നത്‌. വായിച്ചറിഞ്ഞ 
കഥകള്‍ നേരിട്ടുകാണുന്നതിനെറ കൌതുകം. 
കേവലം ഒരു കാതുകത്തില്‍ എല്ലാം 
ഒതുക്കിനിര്‍ത്തുന്നത്‌ ശരിയല്ലല്ലോ. നോവലി 
ന്‍െറ രചനയെപ്പറ്റി എന്‍ .പിയോട്‌ ഇനിഴും 
സംസാരിക്കാനുണ്ട്‌ . ൽ 

"എണ്ണപ്പാട ത്തിലുപയോഗിച്ച ഭാഷ ശ്ര 
ദ്ധിച്ചിട്ടുണ്ടോ? ഒരു ്രാദേശികഭാഷയുടെ 
സങ്കുചിതത്വമില്ലേ ആ ഭാഷയ്ക്ക്‌. എന്തേ ഒരു 
നോവലിന്‍െറ ഭാഷ ഇങ്ങനെയാവാന്‍ ? 

കാരണമുണ്ട്‌ . ഭാഷയുടെ ഈ സങ്കുചിതത്വം 
ഇന്ത്യാക്കാരന്‍െറ മുഖമുര്രയാണ്‌. അത്തര 
മൊരവസ്ഥയെ വ്യക്തമാക്കാന്‍ തന്നെയാണ്‌ 
നോവലിസ്റ്റ്‌ ഭാഷാര്രയോഗത്തിലെ സ്കൂ 
ചിതത്വം നോവലില്‍ ഉപയോഗിക്കുന്നത്‌. 
പ്രതഭാഷയുടെ ദുസ്വാധീനം നമ്മുടെ ജനങ്ങളെ 
വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന പക്‌ ഷക്കാര 
നാണദ്‌ ദേഹം. വൈകാരികതയുടെ വെണ്‍മ 
യെല്ലാം എന്നേ നമുക്ക്‌ കൈമോശം വന്നു 
പോയിരിക്കുന്നു. വാക്കുകള്‍ക്കതീതമായ ഭാ 
ഷയുണ്ടാക്കാന്‍ നമുക്ക്‌ കഴിയുന്നില്ല. ഇന്ത്യന്‍ 
എഴുത്തുകാരന്‍െറ ദുരന്തവും അതു തന്നെ, 
എന്‍.പി. വശദീകരിച്ചു. സാഹിത്യത്തിന്‍െറ 
ഭാഷ പ്രതഭാഷയില്‍ നിന്നും വളരെ 

_അകമലെയാണെന്ന സത്യം അറിയാത്തതിനാ 


കലാകരമുദി 16 





N 
EZ 


55 
Zz 
ve 
ക. 
ക 
ry 


NN 


SOY 


ലാണീ ദുരന്തം വന്നുടവിക്കുന്നത്‌ . എന്തിനേറെ, 
നിത്യജീവിതത്തില്‍പ്പോലും ““പ്രതഭാഷ്‌ യു 
പയോഗിക്കുന്നവര്‍ നമ്മുടെ ചുറ്റുപാടുകളില്‍ 
തന്നെയുണ്ട്‌ . 

ലൈംഗീകതയുടെ ഉപയോഗമാണ്‌ “എണ്ണ 
പ്പാട്‌ 'ത്തിന്‍െറ മറ്റൊരു പ്രശ്നം. ഇതിനുളള 
ഉത്തരം എണ്ണപ്പാടത്തെ ജീവിതവുമായി 
ബന്ധപ്പെട്ടതാണ്‌ . പകലന്തിയോളം കല്ലായി 
പുഴയില്‍ മുങ്ങിക്കിടക്കുന്ന പുരുഷന്‍ കരയില്‍ 
കയറുമ്പോള്‍ ഒരല്പം ചൂട്‌ കൊതിക്കുന്നത്‌ 
സ്വാഭാവികമാണ്‌. അവന്‍െറ മനസ്സിലെ രതി 
എണ്ണപ്പാടത്തിന്‍െറ ഭൂമിശാസ്‌ ത്രത്തിലേക്ക്‌ 
പകര്‍ന്നത്‌ ഇക്കാരണം കൊണ്ടുതന്നെ. 


0 


ആരോടെന്നില്ലാതെ അച്ചന്‍ ആത്മഗതം 








പോലെ; ഈ പളളി എന്‍െറ ജീവിതത്തിലെ | 
നീണ്ടകാലത്തെ പരിശ്രമഫലമാണ്‌ . എന്റെറ | 


സ്വപ്നമാണ്‌...” 

അവറാന്‍െറ ന്യായവാദങ്ങള്‍ക്കുമുമ്പില്‍ 
നിസ്സംഗനായി നില്ക്കുന്ന അച്ചന്‍, ““പള്ളിവേ 
ണോ, ഒരു സത്യ (ക്രിസ്ത്യാനി കൂടുതല 
വേണോ? എന്നവന്‍ ചോദിച്ചപ്പോള്‍ എനിക്ക്‌ 
പളളിമതി എന്ന്‌ മറുപടി എറഞ്ഞ അച്ചന്‍. 
ഈ പാതിരിയച്ചനെ 
പരസ്പരവിരുദ്ധമായ കഥാപാരതം എന്നാണ്‌ 


എന്‍.പി. വിശേഷിപ്പിക്കുക. ആ വ്യക്തിയുടെ 
രണ്ടാം വിവാഹം എണ്ണപ്പാടത്തുനിന്നായിരുന്നു. 4 
(വിവാഹം നിഷിദ്ധമല്ലാത്ത വിഭാഗക്കാരനാണ്‌ 


അദ്ദേഹം). ഒന്നാം ഭാര്യയില്‍ പാതിരിക്കു 
ണ്ടായ മകനാണ്‌ എണ്ണപ്പാടത്തേക്ക്‌ കമ്മ്യൂ 
ണിസം കൊണ്ടുവന്നത്‌. ഇത്‌ പറയുമ്പോള്‍ 
എന്തോ ഓര്‍ത്തിട്ടെന്നപോലെ എന്‍.പി. 
പറയുന്നു: "“കമ്മ്യൂണിസത്തിന്‍െറ ഭാഷ 
ബൂര്‍ഷ്വയുടെ ഭാഷയാണ്‌ . 


ലളിതവും നര്‍മ്മബോധവുമുളള രീയിയിള്‍ 
രചിച്ച എണ്ണപ്പാടത്തിന്‍െറ ഏറ്റവും വലിയ 
്രത്യേകത അതിന്‍െറ . നിസ്സംഗതയാണ്‌. 
എഴുത്തുകാരന്‍ ഒഗിക്കലും ഇതില്‍ വ്യക്തി 
പരമായി ഇടപെടുന്നില്ല. ഈ നിസ്സംഗത 
തന്നെയാണ്‌ എണ്ണപ്പാടത്തെ ഒറ്റപ്പെട്ട ഒരനു 
ഭവമാക്കി മാറ്റുന്നത്‌. നോവലിന്‍െറ ചട്ടക്കൂടി 
നുള്ളിലേക്ക്‌ അനുഭവങ്ങളെ ഒതുക്കുമ്പോള്‍ 
നോവലിസ്റ്റിനെ സംബന്‌ ധിച്ചിടത്തോളം 
ഓരോ വ്യക്തി പാ്രനിര്‍മ്മിതിക്കുളള അ 
സംസ്‌കൃത വസ്തുക്കള്‍ മാത മായിരുന്നു. 
വ്യക്തികളെ കഥാപാരതങ്ങളിലേക്ക്‌ ആവാ 
ഹിച്ചെടുക്കവേ എന്‍.പി. സ്വന്തം ഉള്ളിലേ 
ക്കൊന്നു നോക്കുമ്പോള്‍ രണ്ടിലും അദ്ദേഹ 
മൊരു കഥാപാത്രത്തെ കണ്ടെത്തി. അതാണ്‌ 
ബച്ചന്‍ എന്ന സുമുഖനായ ചെറുപ്പക്കാരന്‍. 

നമുക്കറിയാത്ത ചരിതങ്ങള്‍ ഇനിയും 
ബാക്കിയുണ്ടാവാം. താനും തന്‍െറ ഭൂമിയും 
നോവലിലെ കഥാപാശ്രമായതിന്‍െറ ചരിതം. 
പുതിയ തലമുറ വായിച്ചറിയുന്ന ആ ചരിതത്തെ 
പലരില്‍ നിന്നായി സ്വരൂപിച്ചെടുക്കുമ്പോള്‍ 
കുറേയെല്ലാം കൈമോശം വന്നുപോയേക്കാം. 
എന്നാലും കാലഭേദമില്ലാതെ ഒരു വിധം 
എല്ലാവരും വായിച്ചറിയുന്ന എണ്ണപ്പാടത്തിന്‍െറ 
പുരാവൃത്തം ഇതൊക്കെയാണ്‌ . 

സംസാരിച്ചിരിക്കവേ, അദ്ദേഹം അക്കാഡമി 
അവാര്‍ഡിനെപ്പറ്റി പറഞ്ഞു. അന്ന്‌ അദ്ദേഹ 
ത്തിന്‌ സ്ഥലവാസികള്‍ സ്വീകണം നല്കിയത്‌ 
കമറുദ്ദീന്‍ എണ്ണപ്പാടത്ത്‌ വന്നിറങ്ങിയ സ്ഥ 
ലത്തുവച്ചാണ്‌ . ഒന്നാംഭാഗം നാടകമാക്കിയ 
പ്പോള്‍ അതും വന്‍ വിജയമായിരുന്നു. 
നോവലിലെ അവസാനഭാഗം വെളളിത്തിരയി 
ലേക്കും പകര്‍ത്തപ്പെട്ടു,  “മാന്യമഹാജുനങ്ങ 


ളെ”. 
CO 


ഒരു പ്രദേശത്ത്‌ ജീവിച്ചിരിക്കുന്ന വ്യക്തി 
കുളെ കഥാപാ്രങ്ങളാക്കുമ്പോള്‍ പരാതികളും 
്രശ്‌നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്‌. 


“എണ്ണപ്പാട 'ത്തിലെ | 


i 








ത്തുമ്പുറപ്പീല--വിഹ്വലം രാധ 
-സുസ്മിതപ്പുവിനൊപ്പമപ്പീലി 
വച്ചുകെട്ടിക്കൊടുക്കവേ ചൊല്ലി 
"'മല്ലയുദ്ധത്തില്‍പ്പോലുമനങ്ങീ— 
ലെന്തിപ്പീലിയുറയ്ക്കാത്തതിപ്പോള്‍?” 
(രണ്ടുപേരുമറിയും രഹസ്യം 
കണ്ടു നമ്മളും പുഞ്ചിരിച്ചാവൂ!) 


മുരളീധരന്‍ കാട്ടു 

പുല്ത്തണ്ടു ധരിക്കുന്നു 

ശ്രീധരന്‍ (ശീച്രകവും! 
ഒരുപോലാണീ രണ്ടാള്‍ 
എന്നുചൊല്ലുന്നോരോര്‍ക്ക:- 
"“വാഗര്‍ത്ഥാവിവ സംപ്ൃക്തഈ” 


അതുകൊണ്ടരിശം തീരാഞ്ഞിട്ടവ--- 
നപ്പുര ചുററും മണ്ടിനടക്കെ 
പിന്നിലൊരര്‍ത്ഥന കേട്ടു ചേട്ടാ, 
'എന്നുമടുപ്പത്തരിയെത്തിക്കും 
ഞങ്ങടെ പാര്‍ട്ടിക്കോട്ടുതരേണം'" 
(വീടും വിട്ടഥ മണ്ടീ നായര്‍) 


IV 


വായിക്കാന്‍ കഴിയുക എന്നാണ്‌. 
അതുകൊണ്ടാണല്ലോ, 


അവനവന്‍െറ നല്ലവശങ്ങളെയല്ലാതെ ചീത്ത 
വശത്തെപ്പറ്റി പറയുന്നത്‌ ആര്‍ക്കും ഇഷ്ടപ്പെ 
ടില്ലല്ലോ. അത്തരം ഗ്പശ്‌നങ്ങളൊന്നും കാര്യ 
മായിട്ടുണ്ടായില്ല എന്ന്‌ എന്‍.പി. പറഞ്ഞു. 
ഒരു സുന്ദരിയായ പെണ്‍കുട്ടി മാശ്രമാണ്‌ 
അല്പം പരിഭവിച്ച്‌ സംസാരിച്ചത്‌. 

എന്നാല്‍, എണ്ണപ്പാടം എന്ന മഹാസാരമാ 
ജ്യത്തെ അധിക്ഷേപിച്ചു എന്ന്‌ പറഞ്ഞ്‌ 
എതിര്‍ത്തവര്‍ അന്നുമുണ്ടായിരുന്നു. എന്തി 
നേറെ, തിരഞ്ഞെടുപ്പില്‍ അദ്‌ ദേഹത്തിന്‍െറ 
സഹോദരന്‍ മത്സരിച്ചപ്പോള്‍ പോലും 






























തന്‍െറ നിശ്വാസംകൊണ്ടല്ലോ പീലി 


“സമ്പൂര്‍ണ സാക്ഷരത എന്നു പറഞ്ഞാല്‍ 
അങ്ങോര്‍ എല്ലാ പെണ്ണുങ്ങള്‍ക്കയയ് ക്കുന്ന കത്തും 













V 


'ഇപ്പോഴത്തേതുതന്നെ ധാരാളം” എന്നു പറഞ്ഞ്‌ 
എന്നെ സമ്പൂര്‍ണത്തിനു വിടാത്തത്‌. 


കൈക്കൂലി വച്ചുനീട്ടുമ്പോള്‍, വാങ്ങുമ്പൊഴും Bi: 
മൈക്കണ്ണിമാരെ മയക്കുമ്പോഴും . 
ലോഹ്യമായ്‌ ചൊല്ലുവാന്‍ പൂന്താനം പണ്ടൊരു 
“ദോഹ യുണ്ടാക്കിയതിരപകാരം:- 
“കാലമിന്നു കലിയുഗമലദയാ BE 
ഭാരതമിഗ്രദേശവുമല്ലധേ ...' 


Vi 


സാരി സരിഗമപാധനി---ഓമലാള്‍ 
ചാരെ സ്റെറയര്‍ക്കേസിലൂടെ--— 


ചൂടും പൊടിയും ചുഴന്ന തെരുവപ്പോള്‍ oe 


സുന്ദരസ്വപ്നമായ്‌ മാറി-—! 0. 
തട്ടുന്നുഹാ പിന്നില്‍ ബോര്‍ഡിലെന്‍ കണ്ണുകള്‍: 

' രക്തമൂരതാദി പരിശോധനസ്ഥലം."” 
കാല്പനികത്വവുമാധുനികത്വവും 

കൈമാറിയേന്തുന്നിതന്നുമുതല്ക്കു ഞാന്‍! 


Vil 


പല ദുരിതം, ദുരിതാശ്വാസം, പുന 
രധിവാസം, പ്രളയത്തിനു പിന്നില്‍; 


പക്ഷേ പാടവരമ്പിലെ വെള്ള. 


പ്പൊക്കത്തില്‍ കലരുന്നൂ കലയും. 


പാവാടത്തുമ്പേന്തിയെടുത്തൊരു 
ചാട്ടം കാണാം നാടന്‍ചിട്ടയില്‍! 


സോപാനത്തില്‍ ചമ്പടതാളമ- ടം 


തൊരുവട്ടമെനിക്കുള്ളില്‍ മുഴങ്ങും. 








"എണ്ണപ്പാട 'ത്തിന്‍െറ രചന - വിവാദമായി. 
പക്ഷേ എങ്ങനെയാണ്‌ അധിക്ഷേപിച്ചത്‌ 
എന്ന ചോദ്യത്തിന്‌ ഉത്തരമില്ല എന്നുമാതം. 
അവ്യക്തമായ ഈ എതിര്‍പ്പ്‌ പുത്തന്‍തലമുറ 
യിലേക്കും പകര്‍ന്നിട്ടുണ്ട്‌. തങ്ങളുടെ വിശു 
ദ്ധമായ ഭൂവിസ്‌തൃതിയെ ൫3൧ ആയി 
ചിത്രീകരിച്ചവനും നാടിനെ ഒറ്റിക്കൊടുത്ത 
വനുമാണ്‌ എന്‍.പി. എന്ന്‌ യുവത്വത്തിലേക്ക്‌ 
കടക്കുന്ന പുതിയ കുട്ടികള്‍ പറഞ്ഞു. 
അവരിലാരെങ്കിലും ആ നോവല്‍ വായിച്ചിട്ടു 
ണ്ടോ എന്ന്‌ ചോദിച്ചാല്‍ ഉത്തരമില്ല. 














അഭി.പായം പറയാന്‍ വായിക്കണം എന്ന്‌ 
നിര്‍ബന്‌ ധമില്ലല്ലോ. a 







D 






നോവല്‍ ഒരു രാഷ്ട്രത്തിന്‍െറ സ്വകാര്യ 
ചരി്രമാണ്‌ എന്ന്‌ ബല്‍സാക്‌ പറഞ്ഞു. 
എണ്ണപ്പാട (ത്തിന്‍റെ ആഴവും പരപ്പുമള 
ക്കേണ്ടത്‌ ഇത്തരമൊരു കാഴ്ചപ്പാട്‌ മനസ്സില്‍ 
വചഛ്ുകൊണ്ടായിരിക്കണം. വിധിവാക്യത്തെ 
നമുക്ക്‌ കാലത്തിന്‌ വിട്ടുകൊടുക്കാം. 













കലാകമുദി 17 





























"“ചൈനാക്കാര്‍ ഇന്ന്‌ ഏററവും 
വെറുക്കുന്ന വ്യക്തി ജിയാങ്‌ ചിങ്ങ്‌ 
എന്ന സ്രതീയാണ്‌ . ആധുനിക ചൈനയുടെ 
പരിശ്രത്തില്‍ ചൈനീസ്‌ ജനതയുടെ മേല്‍ 
ഇരതയധികം ദുരിതം വാരിവിതറിയ” ഒരു 
മനുഷ്യജീവി വേറെയില്ല." 

മൂന്നുവര്‍ഷം മുമ്പ്‌ ചൈനയില്‍ മൂന്നാഴ്ച 
ക്കാലം ഞാന്‍ നടത്തിയ സന് ദര്‍ശനത്തിനിട 
യില്‍ വെയ്ജാലീ എന്ന ചൈനീസ്‌ പ്രത 
(പ്രവര്‍ത്തകന്‍ പറഞ്ഞ വാക്കുകള്‍ ഇപ്പോള്‍ 
ഓര്‍മ്മ വരുന്നു. 

ആ ജിയാങ്ചിങ്ങ്‌ ആത്‌ മഹത്യ ചെയ്തു. 
ചൈനയിലെ ജനകീയ വിപ്ളവത്തിന്‍െറ 
നായകനും ആധുനിക ചൈനയുടെ ആദ്യ 
ഭരണാധിപനുമായിരുന്ന മാവോസെതുങ്ങി 
ന്‍െറയുന്നാമത്തെ ഭാര്യ. ആധുനിക ചൈനീസ്‌ 
ചരിത്രത്തിലെ ഏററവും കറുത്ത അദ്ധ്യായം 

“ഇതോടെ അവസാനിച്ചു. 

ചൈനയുടെ ചരിശ്രത്തിലെ ശപിക്കപ്പെട്ട 
കാലഫട്ടമെന്ന്‌ ചൈനീസ്‌ കമ്മ്യൂണിസ്ററു 
പാര്‍ട്ടി നേതൃത്വവും ഭരണകൂടവും പിന്നീടു 
പ്രഖ്യാപിച്ച സാംസ്കാരിക വിപ്ളവത്തിനു 
നേതൃത്വം നല്‍കിയിരുന്ന കുരപസിദ്ധമായ 


. കലാകൌമുദി 18 
_ 








കെ.എം.റോയ്‌ 














ജിയാങ്‌ ചിങ്ങ്‌ 





നാല്‍വര്‍ സംഹ്ൃത്തെ നയിച്ചിരുന്നത്‌ ജിയാങ്‌ 
ചിങ്ങാണ്‌ . ചിങ്ങിന്‍െറ നേതൃത്വത്തിലുളള 
നാല്‍വര്‍ സംഫ്വത്തെ 1976 സെപ്ററംബറില്‍ 
മാവോസെതുങ്ങിന്‍െറ മരണത്തിനുശേഷം 
ചൈനീസ്‌ പട്ടാളം അറസ്ററു ചെയ്തതായി 
(പാഖ്യാപനമുണ്ടായപ്പോള്‍ ബെയ്ജിങ്ങിലെ 
ആഹ്‌ളാദ്രപകടനം അണപൊട്ടിയൊഴുകി. 
പത്തുവര്‍ഷക്കാലം നീണ്ടുനിന്ന സാംസ്‌കാരിക 
വിപ്ളവകാലത്തെ കൊടും,കുരതകള്‍ക്കെ 
തിരെ ജനഹൃദയങ്ങളില്‍ തിങ്ങിവിങ്ങിനിന്ന 
അതിരോഷത്തിന്‍െറ ബഹിര്‍സ്ഫുരണമായി 
രുന്നു അത്‌. 

്രതിവിപ്‌ ളവ കുററങ്ങള്‍ക്കു പരസ്യവിചാ 
രണ ചെയ്യപ്പെട്ട ചിങ്ങിന്‌ 1981-ല്‍ കോടതി 
വധശിക്ഷ വിധിച്ചപ്പോള്‍ വാസ്തവത്തില്‍ 
ചൈനാക്കാര്‍ ഞെട്ടുകയാണുണ്ടായത്‌ . ചീന 
യുടെ ആചാര്യനായ മാവോസെതുങ്ങിനോ 
ടൊപ്പം സാംസ്‌കാരിക വിപ്‌ ളവത്തിനു നേതൃ 
ത്വം നല്‍കിയ അദ്ദേഹത്തിന്‍െറ പത്നിക്കു 
വധശിക്ഷ. നാല്‍വര്‍ സംഹ്ൃത്തിലെ മററു 
രണ്ടുപേര്‍ക്കു ജ്ീവപര്യന്ത തടവും. ഒരാള്‍ക്കു 
ഇരുപതുവര്‍ഷത്തെ തടവും. 

പരസ്യവിചാരണവേളയില്‍ വഞ്ചകിയായ 


സര്‍പ്പമെന്നും വെളള അസ്‌, ഥികളുളള വേതാള 
മെന്നുമൊക്കെ ചൈനീസ്‌ പ്രതങ്ങള്‍ അധി 
ക്ഷേപിച്ച ചിങ്‌ കോടതിയിലെ പതിക്കൂട്ടില്‍ 
നിന്നുകൊണ്ട്‌ തന്‍െറ നടപടികളെയ്രതയും 
മനഃചാഞ്ചല്യമില്ലാതെ ന്യായീകരിക്കുകയാ 
ണുണ്ടാതെങ്കിലും വധശിക്ഷ ഇളവുചെയ്ത്‌ 
ജീവപര്യന്തം തടവുശിക്‌ ഷയാക്കാന്‍ ഡെങ്‌ 
സ്യാവോപിങ്ങ്‌ നയിക്കുന്ന ഭരണകൂടം തീരു 
മാനിച്ചതെന്തുകൊണ്ടാണ്‌ ? 
ചൈനീസ്‌ പ്രത്രപവര്‍ത്തകരുടെ അഭി,പാ 

യത്തില്‍ ചിങ്ങിനെ ഒരു രക്തസാക്ഷിയാ 
ക്കരുതെന്ന്‌ ചൈനീസ്‌ ഭരണനേതൃത്വത്തിന്‌ 
അഭിപ്രായമുണ്ടായിരുന്നു. സാംസ്‌ കാരിക 
വിപ്ളവത്തേയും അതിനു മാവോസെതുങ് 
നല്‍കിയിരുന്ന നേതൃത്വത്തേയും അനുകൂലി 
ക്കുന്ന വിഭാഗങ്ങള്‍ ചൈനയിലുണ്ടെങ്കില്‍ 
അവര്‍ക്കു ആവേശം പകരാന്‍ ഇതു ഇടയാ. 
ക്കരുതെന്നും മാവോസെതുങ്ങിനോട്‌ തങ്ങള്‍ 

കാണിക്കുന്ന ഒരനാദരവായി ലോകം ചിങ്ങി 

ന്‍െറ വധത്തെ കാണരുതെന്നും ചൈനീസ്‌ 

നേതാക്കള്‍ ആഗ്രഹിച്ചിരുന്നു എന്നതുതന്നെ 
കാരണം. 

ഏതാണ്ടൊരു ദശവര്‍ഷക്കാലം ചൈനയുടെ 


മിരി ആത്ത 













ഭരണത്തിന്‍െറ ചുക്കാന്‍ എങ്ങനെ ചിങ്ങിന്‍െറ 
കൈകളിലൊതുങ്ങിയെന്നതും ഇന്നും ചീന 
ക്കാര്‍ക്ക്‌ ഒരത്ഭുതമാണ്‌ . നാടകനടിയായിരുന്ന 
ചിങ്‌ വാസ്തവത്തില്‍ മാവോയുടെ ജീവി 
തത്തിലേക്കു കടന്നുവന്നതും നാടകീയമായി 
ട്ടായിരുന്നു. ഷാന്‍ടുങ്‌ പവിശ്യയില്‍ പിറന്ന 
ചിങ്‌ ചെറുപ്പത്തില്‍ത്തന്നെ കമ്മ്യൂണിസ്ററ്‌ 
പ്രസ്ഥാനവുമായി ബന്‌ ധപ്പെട്ടിരുന്നു. നാടക 
വേദിയിലും വെള്ളിത്തിരയിലും പപത്യക്ഷ 
പ്പെടുന്ന നടിയുടെ അഭിനയത്തേക്കാള്‍ ഷാന്‍ 
ടുങ്ങിലുളള ജനങ്ങളെ ആകര്‍ഷിച്ചിരൂന്നത്‌ 
ചിങ്ങിന്‍െറ തീപാറുന്ന പ്രസംഗമാ 
പത്തിമൂന്നു വയസ്സുള്ളപ്പോള്‍ 1937-ൂ 
ണിസ്ററ്‌ മുന്നണി .പവര്‍ത്തന 
പേരില്‍ ചിങ്‌ അറസ്ററു ചെയ്യപ്പെടുകയും 
ഇയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. ജയിലില്‍ 
നിന്നു പുറത്തുവന്ന ചിങ്‌ .പസിദ്ധമായ 
ലൂസുണ്‍ ആര്‍ട്ട്‌ അക്കാദമിയില്‍ ഇഉന്‍സ്(,ടക്ട 
റായി ചേര്‍ന്നു. അവിടെ ഒരു ([പസംഗം 
ചെയ്യാനെത്തിയ മാവോ അവരെ കണ്ടുമുട്ടി. 
പരസ്പരം അനുരക്തരായി, വിവാഹിതരാ 
വാന്‍ തീരുമാനിക്കുകയും ചെയ്തു. 

ചിങ്ങിനെ വിവാഹം ചെയ്യാന്‍ മാവോ 
തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോള്‍ പാര്‍ട്ടിനേതാ 
ക്കള്‍ അതിനോടു ശക്‌തിയായ എതിര്‍പ്പു 
പ്രകടിപ്പിച്ചു. അതിനൊരു മുഖ്യ കാരണവു 
മുണ്ടായിരുന്നു. മുന്നാമത്തെ വിവാഹത്തിനു 
വേണ്ടി മാവോ ഉപേക്ഷിക്കാന്‍ തീരുമാനിച്ച 
രണ്ടാമത്തെ ഭാര്യ അപ്പോള്‍ മോസ്‌കോയിലെ 
ഒരാശുപ്രതിയില്‍ ചികിത്‌ സാവിധേയയായി 
കഴിയുകയായിരുന്നു. മാവോയുടെ എല്ലാ 
ക്ളേശങ്ങളിലും സമരങ്ങളിലും ഒപ്പംനിന്ന 
ഭാര്യ. ഐതിഹാസികമെന്നു വിശേഷിപ്പിക്ക 
പ്പെടുന്ന 1934-35 ലെ മാവോ നയിച്ച ലോങ്‌ 
മാര്‍ച്ചിലുടനീളം അദ്‌ ദേഹത്തോടൊപ്പം നിന്ന 
ജീവിതപങ്കാളി. ഇരുന്നൂററിമുപ്പത്തിയഞ്ചു ദിവ 
സ്ംകൊണ്ട്‌ ആറായിരം മൈല്‍ പിന്നിട്ട ആ 
ലോങ്‌ മാര്‍ച്ച്‌ ചരി്രത്തിലെ ഏററവും 
വലിയ മനുഷ്യത്യാഗത്തിന്‍െറ വീരഗാഥയാണ്‌. 
പതിനെട്ടോളം പര്‍വ്വതനിരകളും രണ്ടു ഡസ 
നോളം കൂററന്‍ നദികളും തരണം ചെയ്ത്‌ 
ഈയാംപാററകളെപ്പോലെ മരിച്ചുവീണുകൊ 
ണ്ടിരുന്ന വിശ്വാസ ധീരതയുള്ള വിപ്ളവകാരി 
കള്‍ക്കിടയിലൂടെ ലക്ഷ, ത്തിലേക്കു കുതിച്ച 
മഹാദുരിതപൂരിതമായ ലോങ്‌ മാര്‍ച്ചില്‍ ആ 
ഭാര്യയായിരുന്നു മാവോയുടെ ഏററവും 
വലിയ തുണ. അതുകൊണ്ടുതന്നെയാണ്‌ ആ 
ഭാര്യയെ മാവോ ഉപേക്ഷിക്കുന്നതിനെ 
സഹ്രപവര്‍ത്തകര്‍ എതിര്‍ത്തത്‌ . 

ഒടുവില്‍ രണ്ടു വ്യവസ്ഥകളില്‍ ചിങ്ങിനെ 
രഹസ്യമായി മാവോ വിവാഹം ചെയ്യുന്നതിന്‌ 
സഹ്രപവര്‍ത്തകര്‍ സമ്മതം മൂളി. ചിങ്ങിനെ 
രാഷ്രടീയത്തിലിറക്കുകയില്ലെന്നും പൊതു 
വേദിയില്‍ പത്യക്ഷപ്പെടാന്‍ അനുവദിക്കു 
കയില്ലെന്നുമുളള വ്യവസ്ഥകള്‍.സാംസ്കാരിക 
വിപ്ളവകാലത്ത്‌ ഡെങ്‌ സ്യാവോപിങ്ങ്‌ 
അടക്കം പാര്‍ട്ടിയുടെ തലമൂത്ത നേതാക്കളെ 
കഠിനമായ പീഡനങ്ങള്‍ക്കു വിധേയരാക്കാന്‍ 
ചിങ്ങിനെ പ്രേരിപ്പിച്ചത്‌ ഇതേച്ചൊല്ലിയുളള 
്രതികാരചിന്തയായിരുന്നു. തന്നെ വിവാഹം 
ചെയ്തപ്പോള്‍ ഒരിക്കലും . രാഷ്ഴ്രീയത്തിലി 







മാവോയുടെ വഴിയിലേക്ക്‌ 
ചീന മടങ്ങിപ്പോകുമോ എന്ന 
സംശയത്തിന്‌ ചിങ്ങിന്‍െറ 
മരണത്തോടെ എന്നെന്നേക്കു 
മായി തിരശ്ശീല വീണു എന്നു 
വേണം വിശ്വസിക്കാന്‍. 
ചിങ്ങിനോട്‌ സഹതപിക്കാന്‍ 
പോലും ആരുമുണ്ടായില്ല. 
എന്നു മാതമല്ല, മാവോയിസ 
ത്തിനു കടകവിരുദ്ധമായ 
സാമ്പത്തിക പരിഷ്കാര 
ങ്ങള്‍ക്കും പൌരസ്വാത്രന്ത്യ 
ത്തിനും വിസ്തൃതിയും 
വേഗതയും പോര എന്നാണ്‌ 
ചീനയിലെ യുവ തലമുറ 
കരുതുന്നത്‌. 


റക്കുകയില്ലെന്ന്‌ മാവോയില്‍ നിന്ന്‌ ഉറപ്പു 
വാങ്ങിയ നേതാക്കളോട്‌ വര്‍ഷങ്ങളായി 
മനസ്സില്‍ പേറിനടന്ന വൈരാഗ്യമാണ്‌ ചിങ്ങി 
നെ ഇരത (കൂരയാക്കിയതെന്നാണ്‌ ചീനക്കാരു 
ടെ കണക്കുകൂട്ടല്‍. 

തൊഴിലാളി വര്‍ഗ്ഗകഥകളില്‍ ചൈനയുടെ 
പൈതൃകമായ കലാമൂല്യങ്ങള്‍ കുത്തി 
വയ്ക്കുക എന്ന ലക്ഷ്യം പഖ്യാപിച്ചുകൊണ്ട്‌ 
1963-ല്‍ വെക്കിംഗ്‌ ഓപ്പറെയുടെ ഒരു 
ബാലെയുമായാണ്‌ ചിങ്‌ ആദ്യം പരസ്യമായി 
രംഗത്തുവന്നത്‌. ചൈനയിലെ സാംസ്‌കാരിക 
നായകന മാരുടെ നേരെയുളള ്പകടമായ 
കടന്ന്രകമണമായിരുന്നു അത്‌. മൂന്നുവര്‍ഷ 
ത്തിനുശേഷം 1966 ആഗ്‌ സ്ററില്‍ നടന്ന 
ചൈനീസ്‌ കമ്മ്യൂണിസ്‌ററുപാര്‍ട്ടിയുടെ പതി 
നൊന്നാം പ്‌ളീനത്തില്‍ വച്ച്‌ മാവോ (പഖ്യാ 
പിച്ച "മഹത്തായ തൊഴിലാളിവര്‍ഗ്ഗ 
സാംസ്‌കാരിക വിപ്ളവ 'ത്തിന്‍െറ നേതൃത്വ 
ത്തില്‍ വളരെ പെട്ടെന്ന്‌ ചിങ്ങും സഹായികളും 
പിടിമുറുക്കി. താന്‍ തന്നെ സൃഷ്ടിച്ച 
വ്യവസ്ഥിതിക്കെതിരെ ജനങ്ങളെ പരസ്യമായി 
ഇളക്കിവിട്ട ഒരു നേതാവ്‌ മാവോയെപ്പോലെ 
ലോകത്തില്‍ വേറെയുണ്ടായിട്ടില്ലെന്നത്‌ ഒരു 
ചരിരതസത്യം. ഈ വിപ്ളവംകൊണ്ട്‌ എന്തു 
നേടാനാണോ ഉദ്‌ ദേശിച്ചിരുന്നത്‌ അത്‌ 
നേടിയില്ലെന്നു മാതമല്ല, ചീനയുടെ ജീവിത 
ത്തേയും സമ്പദ്‌ വ്യവസ്ഥയേയുമാകെ പിച്ചി 
ച്ചീന്തുക കൂടി ചെയ്തു എന്നതാണ്‌ സംഭവിച്ച 
തെങ്കിലും മാവോയുടെ ഉദ്ദേശശുദ്ധിയെ 
ചൈനീസ്‌ ചിന്തകരില്‍ പലരും ഇന്നും 
ചോദ്യം ചെയ്യുന്നില്ല. ലോകം കണ്ടിട്ടില്ലാത്ത 
അദ്ദേഹത്തിനു ലോകത്തിന്‍െറ മാററങ്ങള്‍ 
ചീനയ്ക്കു പകര്‍ന്നുകൊടുക്കാനുളള വഴി 
അറിയാതെപോയി എന്ന്‌ അവര്‍ പരിതപി 
ക്കുകമാരതം ചെയ്യുന്നു. 








സാംസ്കാരിക വിപ്ളവകാലത്ത്‌ ചൈന 
യുടെ ഭരണത്തിന്‍െറ ചുക്കാന്‍ കൈയിലൊ 
തുക്കിയ നാല്‍വര്‍ സംഹ്ൃത്തിന്‍െറ സങ്കേതം 
ഷാംഗോയ്‌ നഗരമായിരുന്നു. ആ നഗരത്തില്‍ 
നിന്നുള്ളവരായിരുന്നു സംഘാംഗങ്ങള്‍ എന്ന, 
താണ്‌ കാരണം. ഒരു പ്രാദേശിക പാര്‍ട്ടി നേതാ 
വായിരുന്ന ചാങ്ച്യൂണ്‍ ചിയാവോ ഒരു തുണിമില്‍ 
തൊഴിലാളിയായിരുന്ന വാങ്ഹുങ്ങ്‌, പ്രത 
്രവര്‍ത്തകനായിരുന്ന യാവോ വെന്‍ യുവാന്‍ 
എന്നീ സംഫ്ൃത്തിലെ മററു മൂന്നുപേരില്‍ 
ചൂണ്‍ ചിയാവോ പിന്നീടും ചീനയുടെ 
ഉപ്രപധാനമ്രന്തിപദത്തില്‍ വരെയെത്തി. ചി 
ങ്ങിന്‍െറ ഇംഗിതത്തിനൊത്തു നീങ്ങിയ രാജ്യ 
രക്ഷാ മന്തി ലിന്‍പിയാവോ ഒരു ഘട്ടത്തില്‍ 
സാംസ്കാരിക വിപ്ളവത്തിന്‍െറ നേതൃ 
ത്വത്തിലുണ്ടായിരുന്നു. പക്ഷേ, 1970 സെ 
പ്ററംബറിലുണ്ടായ ഒരു വിമാനാപകടത്തില്‍ 
ലിന്‍പിയാവോ കൊല്ലപ്പെടുകയാണുണ്ടായത്‌. 
മാവോസെതുങ്ങിനെ വധിച്ച്‌ അധികാരം 
കയ്യടക്കാന്‍ നടത്തിയ ഒരു ഗുഡാലോചന 
തകര്‍ന്നതിനെത്തുടര്‍ന്ന്‌ സോവിയററ്‌ യൂണി 
യനിലേക്ക്‌ രക്ഷപ്പെടാന്‍ ശ്രമീക്കുമ്പോള്‍ 
ലിന്‍ പിയാവോ സഞ്ചരിച്ചിരുന്ന വിമാനം 
അതിര്‍ത്തിയില്‍ വച്ച്‌ ചൈനീസ്‌ പട്ടാളം 
വെടിവച്ചിടുകയാണുണ്ടായതെന്ന യാഥാര്‍ 
ത്ഥ്യം ഇന്ന്‌ എല്ലാ ചീനക്കാര്‍ക്കുമറിയാം. 

ചൈനയിലെ യുവതലമുറ വിപ്ളവത്തി 
ന്‍െറയും യുദ്ധത്തിന്‍െറയും ക്‌ളേശങ്ങളറി 
യാതെ വളര്‍ന്നതാണെന്നതുകൊണ്ട്‌ ഏതു 
ക്‌ളേശത്തേയും നേരിടുന്നതിന്‌ യുവാക്കളെ 
ഉരുക്കോളം കരുത്തുളളവരാക്കി വളര്‍ത്തിയെ 
ടുക്കുക എന്ന ലക്ഷ്യം വച്ചുകൊണ്ടാണ്‌ 
മാവോ സാംസ്‌കാരിക വിപ്‌ ളവത്തിനു തുടക്കം 
കുറിച്ചത്‌. അതുകൊണ്ടുതന്നെ പിന്‍തിരിപ്പ 
നെന്നു തോന്നുന്ന എല്ലാത്തിനേയും തട 
യ്ക്കാന്‍ റെഡ്‌ ഗാര്‍ഡുകള്‍ക്ക്‌ നിര്‍ദ്ദേശം 
നല്‍കപ്പെട്ടു. വിദ്യാഭ്യാസസ്‌ഥാപനങ്ങള്‍ അട 
ച്ചുപൂട്ടി. പല നഗരങ്ങളിലും പുസ്തകക്കുമ്പാ 
രങ്ങള്‍ക്ക്‌ റെഡ്‌ ഗാര്‍ഡുകള്‍ എന്ന പാര്‍ട്ടിയി 
ലെ യുവ മുന്നണിക്കാര്‍ തീകൊളുത്തി. 

വളരെ പെട്ടെന്ന്‌ മാഡം ജ്ിയാങ്‌ ചിങ്ങിന്‍െറ 
കൈകളില്‍ ഭരണനേതൃത്വമമര്‍ന്നപ്പോള്‍ മുത 
ലാളിത്തത്തിന്‍െറ വഴിയവലംബിച്ചവര്‍ 
എന്നാക്‌ ഷേപിച്ചുകൊണ്ട്‌ പാര്‍ട്ടിയുടെ പലേ 
പ്രമുഖ നേതാക്കളും സാംസ്‌കാരിക വിപ്ളവ 
ത്തിന്‍റെ പേരില്‍ നാട്ടിന്‍പുറങ്ങളിലേക്ക്‌ 
ആട്ടിപ്പായിക്കപ്പെട്ടു. അവരൊക്കെ നാട്ടിന്‍ 
പുറങ്ങളില്‍ കൂലിവേലക്കാരും റോഡുപണി 
ക്കാരുമായി ജോലി ചെയ്യാന്‍ നിര്‍ബന്ധിത 
രായി. സകുടുംബമുളള ആത്മഹത്യകള്‍ 
അന്ന്‌ ചീനയിലെ നിത്യസംഭവമായിരുന്നു 
വെന്നാണ്‌ പലേ പ്രത്രപവര്‍ത്തകരും പറ 
ഞ്ഞത്‌. 

സാംസ്കാരിക വിപ്ളവത്തിന്‍െറ ദാരുണ 
മായ അന്ത്യത്തിനുശേഷം ചൈനീസ്‌ പ്രതങ്ങള്‍ 
'്രസിദ്ധീകരിച്ച റിപ്പോര്‍ട്ടുകളനുസരിച്ച്‌ ആ 
നാളുകളില്‍ ജിയാങ്‌ ചിങ്ങ്‌ സുഖലോലുപത 
യില്‍ നീന്തിത്തുടിക്കുകയായിരുന്നു. യ്രന്തങ്ങ 
ളുടെ ശബ്ദം തന്‍െറ ഉറക്കം കെടുത്തുന്നു 
എന്നുപറഞ്ഞ്‌ ഒരു കപ്പല്‍ നിര്‍മ്മാണശാല 
(ശേഷം -ാം പേജില്‍) 


















കലാകനമുദി 19 


























/ 














പോസ്റ്റേജുള്‍പ്പെടെ 
381 രൂപ 
{ വിലയ്ക്കുളള 
കലാകൌമുദി 
| പ്രസിദ്ധീകരണങ്ങള്‍ 
ഇപ്പോള്‍ 
240 രൂപയ്ക്കു ലഭിക്കും 





കലാകൌമുദി, കഥ ദ്വൈവാരിക, വിമന്‍സ്‌ മാഗസിന്‍ എന്നി 
വയാണ്‌ സ്പെഷ്യല്‍ ഓഫര്‍ സ്‌കീമില്‍ ഉള്‍പ്പെടുത്തിയിട്ടു 
ഉളളത്‌. ഈ സ്കീം പ്രകാരം വരിക്കാരായാല്‍ കലാകനമു 
ദിക്കും കഥയ്ക്കും വിമന്‍സ്‌ മാഗസിനും കൂടി ഒരു വര്‍ഷ 
ത്തേക്ക്‌ 240 രൂപ അടച്ചാല്‍ മതി. 1991 സെപ്തംബര്‍ ആദ്യ 
വാരം മുതല്‍ ഒരു കൊല്ലക്കാലം കലാകരമുദിയും കഥയും 
വിമന്‍സ്‌ മാഗസിനും വരിക്കാര്‍ക്ക്‌ എത്തിച്ചുകൊണ്ടിരിക്കും. 
ഈ മൂന്നു പ്രസിദ്ധീകരണങ്ങളുടെ വിലയില്‍ കാലാകാലം 
ഉണ്ടാകുന്ന വര്‍ദ്ധനവ്‌ ഈ സ്കീമില്‍ ചേരുന്നവര്‍ക്ക്‌ ബാധ 
കമല്ല. വിശേഷാല്‍ പ്രതികളും പോസ്റ്റേജിനത്തില്‍ വരുന്ന 
അധിക ചെലവും സജന്യമായിരിക്കും. 1991 ആഗസ്റ്റ്‌ 
315൦ തീയതിവരെ ലഭിക്കുന്ന കൂപ്പണുകള്‍ മാത്രമേ സ്വീക 
രിക്കുകയുള്ളൂ. മലയാളത്തിലെ മൂന്നു മികച്ച പ്രസിദ്ധീക 
രണങ്ങളുടെ ഒരു വര്‍ഷത്തെ ലക്കങ്ങള്‍ സ്വന്തമാക്കാനുളള 
ഏറ്റവും ലാഭകരമായ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുക. 
ഇന്ത്യയ്ക്കു പുറത്തുളളവര്‍ക്ക്‌ ഈ പദ്ധതി ബാധകമല്ല. 
എങ്കിലും നാട്ടിലുളള ബന്ധുക്കള്‍ക്കോ, സുഹൃത്തുക്കള്‍ 
ക്കോ വേണ്ടി വിദേശ മലയാളികള്‍ക്ക്‌ ഈ പദ്ധതിയില്‍ 
ചേരാവുന്നതാണ്‌. 

ഇതോടൊപ്പമുള്ള കൂപ്പണ്‍ പൂരിപ്പിച്ച്‌ മാനേജര്‍, കലാകന 
മുദിക്ക്‌ 240 രൂപയുടെ ക്രോസ്‌ ചെയ്ത ഡ്രാഫ്റ്റോ പോസ്‌ 
റ്റല്‍ ഓര്‍ഡറോ ചെക്കോ അല്ലെങ്കില്‍ മണിയോര്‍ഡറോ അയ 
യ്ക്കുക. 


സര്‍ക്കുലേഷന്‍ മാനേജര്‍, 


കലാകൌമുദി പബ്ലിക്കേഷന്‍സ്‌ പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌, 
കയമുദി ബില്‍ഡിംഗ്സ്‌, പേട്ട, 
തിരുവനന്തപുരം-695 024. 








സ്പെഷ്യല്‍ ഓഫര്‍ 1991 


കലാകൌഈമുദിയും കഥയും വിമന്‍സ്‌ മാഗസിനും 1991 സെപ്തംബര്‍ ആദ്യവാരം 
മുതല്‍ ഒരു കൊല്ലത്തേക്ക്‌ എനിക്ക്‌ തപാലില്‍ അയ, തരുന്നത്‌ിനായി 240 
രൂപയുടെ ഡ്രാഫ്റ്റ്‌ / പോസ്റ്റല്‍ ഓര്‍ഡര്‍ / ചെക്ക്‌ / മണിയോര്‍ഡര്‍ ഇതു 
സഹിതം മാനേജര്‍, കലാകനമുദി'ക്ക്‌ അയയ്ക്കുന്നു. 





പേര്‌: മി/മിസ്‌ / മിസ്സിസ്‌: 


വാരികകള്‍ കിട്ടേണ്ട വിലാസം: 




















കലാകനമുദി 20 

















Sota cs asset 




















ററി.ജെ.എസ്‌ . ജോര്‍ജ്‌ 

























ഒടുവില്‍ ബന്ധുക്കളുടെ നിര്‍ 
ബന്ധത്തിനു ആര്‍.പി. വഴങ്ങി. 
തിരുവനന്തപുരത്തിന്‍െറ മകന്‍ 
തിരുവനന്തപുരത്തുതന്നെ എത്തി. 
ആഴ്ചകള്‍ക്കകം തിരുവനന്തപുര 
ത്തിനെറ മണ്ണില്‍, അമ്മയുടെ 
മണ്ണില്‍, കുടിക്കലരുകയും ചെ 
യ്തു. 


ദി 


൧000 












ആര്‍.പി. നായര്‍ 





യന 

















വളര്‍ത്തമ്മാവന്‍. “അപ്പൂ ഇപ്പോള്‍ എവിടെ 
യുണ്ട്‌ ?'' എന്ന്‌ അടുത്തകാലത്ത്‌ എന്നോട 
ന്വേഷിച്ച ഒരാള്‍ മുന്‍ അംബാസഡറും 
തികഞ്ഞ ചിന്തകനുമായ എ.കെ. ദാമോദര 
നാണ്‌. “ആര്‍.പി ബാംഗ്ളൂരിലുണ്ടെന്നു 
കേട്ടു. ഉടനറിയിക്കണം'' എന്ന്‌ എഴുതി 
ആവശ്യപ്പെട്ടു ്രഗല്ഭ പ്രത്രപവര്‍ത്തകനാ 
യിരുന്ന വി.പി. രാമചന് ദന്‍. 

ശങ്കേഴ്‌സ്‌ വീക്ലിയുടെ സ്ഥാപകനെന്നു 
തന്നെ വിശേഷിപ്പിക്കാം ആര്‍ .പിയെ. കാര്‍ട്ടൂണ്‍ 
വരയിലും ന്റെഹുപ്രേമത്തിലും ഒതുങ്ങിനിന്ന 
ശങ്കരപ്പിളള (പതിഭയ്ക്ക്‌ അടുക്കും ഒഴുക്കും 
കൊടുത്ത്‌, ചിട്ടയും മവും ചേര്‍ത്ത്‌, 
എഴുത്തുകാരുടെയും ചിശ്രകാരന്‍ മാരുടെയും 
ഒരു സൈന്യദളംതന്നെ സംഹ്ൃടിപ്പിച്ച്‌ ചരിശ്ര 
പ്രസിദ്ധമായ മാസിക സാക്ഷാത്‌ കരിച്ചെടു 
ത്തത്‌ ആര്‍.പി. നായരുടെ നിസ്വാര്‍ത്ഥാടി 
സ്ഥിതമായ പ്രയത്‌ നശീലമാണ്‌ . 

അതൊരു സൈന്യംതന്നെ ആയിരുന്നു. 
തലയെടുത്ത ജനറല്‍മാര്‍, എടത്തട്ട നാരായ 
ണന്‍, ചലപതിറാവു തുടങ്ങിയവര്‍. നാടാകെ 
ചിതറിക്കിടന്ന ലേഖകന്‍ മാരുടെ കാലാള്‍പ്പട. 


നല്ല മനുഷ്യര്‍ക്ക്‌ നല്ലതു വരും എന്ന 
നാട്ടുവിശ്വാസം സിനിക്കുകളുടെ ഈ 
ദശയില്‍ അസ്വീകാര്യമായി തോന്നാം. പക്ഷേ, 
ആര്‍.പി. നായരുടെ തിരുവനന്തപുരത്തെ 
മരണം ആ വിശ്വാസത്തിന്‌ ഉണര്‍വു 
നല്കുന്നു. 
ലോകം മുഴുവനും ബന്ധുക്കളെയും സ്നേ 
ഹിതനന്‍ മാരെയും സഹ്രപവര്‍ത്തകരെയും ശി 
ഷൃന്‌ മാരെയും ആരാധകഗണങ്ങളെയും 
കൊണ്ട്‌ തിക്കിനിറയ്‌ ക്കുവാന്‍ പോന്നതായി 
രുന്നു ആര്‍.പിയുടെ സമര്‍പ്പണജീവിതം. ആ 
സ്നേഹവലയത്തിനു പുറത്തുകടന്ന്‌ ആരുമറി 
യാതെ, ആരെയും അറിയിക്കാതെ, വല്ല 
പൊളിഞ്ഞ ലോഡ്ജിന്‍െറയും മുറിയിലോ 
" വല്ല വഴിയരികിലോ കിടന്ന്‌ മരിക്കുവാനായി 
“രുന്നു ആര്‍.പി രൂപപ്പെടുത്തിയ സ്ര്രിപ്ററ്‌. 
സര്‍വ്വശക്തനായ ഡയറക്ടര്‍ അതു മാററി 
യെഴുതി. 
ആര്‍.പി. നായര്‍. അപ്പു. വലിയ വലിയ 
ആളുകളുടെ ഉററസുഹൃത്ത്‌ . വലിയ വലിയ 
ഉദ്യോഗസ്ഥന്‍ മാര്‍ നിറഞ്ഞ കുടുംബത്തിലെ 
അംഗം. വലിയ വലിയ പ്രത്രപവര്‍ത്തകരുടെ 











വരക്കാരുടെ കമാന്‍ഡോ യൂണിററില്‍, ശങ്കറിനു 
ചുററുമായി ഒരുപററം ഇളമുറക്കാര്‍_അബു, 
ഒ.വി. വിജയന്‍, കുട്ടി, സാമുവല്‍. എല്ലാവരു ' 
ടെയും ഫീല്‍ഡ്‌ മാസ്റ്ററായി, ഹവില്‍ദാര്‍ 
മേജുറായി, സൂ്രധാരനും ഇടയനും വഴികാട്ടി | 
യുമായി, ഹെഡ്മാസ്റ്ററും ഉപദേശകനുമായി, 
ആര്‍.പി. നായര്‍ എന്ന സര്‍വ്വവ്യാപി. 
ജോലികഴിഞ്ഞ്‌ ഓഫീസ്‌ മേശകളില്‍ത്തന്നെ 
കിടന്നുറങ്ങുന്ന ജീവിതശൈലി വിവരിക്കു 
മ്പോള്‍ സി.പി. രാമചന ദ്രന്‍െറയും മററും 
ശബ്ദം നൊസ്ററാല്‍ജിയകൊണ്ടിടറും. 
ഹൃദയം നൊന്താണ്‌ ആര്‍.പി. ശങ്കേഴ്‌സ്‌ 
വീക്ലി വിട്ടത്‌. എമര്‍ജന്‍സി കാലത്ത്‌ 
ഗവണ്‍മെന്‍റിനെ വിമര്‍ശിച്ചുകൊണ്ടുള്ള ഒരു 
ലേഖനം അച്ചടിച്ചു വന്നു. ഇന്ദിരാഗാന്ധി 
ശങ്കറിനെ വിളിച്ച്‌ ആവലാതിപ്പെട്ടു; ' ഫം യൂ 
ഐ ഡിഡ്‌ നോട്ട്‌ എക്‌ സ്പെക്ട്‌ ദിസ്‌.” 
ന്വെഹുവില്‍ തുടങ്ങി ന്റെഹുവില്‍ അവസാ 
നിച്ച രാഷ്ദ്രീയമായിരുന്നു ശുദ്ധനായ 
ശങ്കരപ്പിളളയ്‌ ക്കുണ്ടായിരുന്നത്‌. അദ്ദേഹം 
ആര്‍.പിയോടു കയര്‍ത്തു: “എടാ, നീ 
എന്നോടിതു ചെയുണ്ടായിരുന്നു.”” 





കലാകനമുദി 21 















































ഞ്‌ 











ദോസ്തി ലണ്ടന്‍ രൂപ മറുവശം. 





മം ൃന്സ്വന്തമായെന്തെങ്കിലും അവ 
) ശേഷീക്കുന്നുണ്ടെങ്കില്‍ അവന്‍െറ ചരി 
ര്രം മാൃതമാണ്‌. എന്നാല്‍ നമ്മുടെ ചില 
ചരി്തഗദവഷണം പോകുന്നതുകണ്ടാല്‍ 
തോന്നുക നിശ്‌ ചയബുദ്‌ ധിയുളള ഒരെഴുത്തു 
കാരന്‍ ഒരുമ്പെട്ടാല്‍ ചരിരതരചന ശുദ്ധമായ 
തെറ്റിദ്‌ ധരിപ്പിക്കലാക്കാന്‍ കഴിയുമെന്നാണ്‌. 
ഏരപില്‍ മാസത്തില്‍ പ്രസിദ്‌ ധീകരിച്ച ഒരു 
സപ്‌ ളിമെന്‍റില്‍ ്രവാചകന്‍െറ കാലത്ത്‌ 
അറേബിയയില്‍ നടന്ന ഇസ്‌ളാമിക വിപ്‌ ളവം 
'ഇരുണ്ടുകിടന്ന്‌ കേരളതീരത്തറിഞ്ഞതെങ്ങ 


നെയെന്ന്‌ ഒരു പണ്ഡിതന്‍ വര്‍ണ്ണിക്കുന്നത്‌ 
L- 








പി. ഗോപകുമാര്‍ 


നോക്കുക. കച്ചവടാര്‍ത്ഥം അറബികള്‍ 
ഉള്‍പ്പെടെയുളള വിദേശിയര്‍ ' കുടുംബസമേതം 
അല്ല, ഇവിടെ താമസിച്ചിരുന്നത്‌ എന്നതിനാല്‍ 
നമ്മുടെ സ്ര്രീകളുമായുളള ബന്ധത്തില്‍ 
നിന്ന്‌ സങ്കരസൃഷ്ടി നടന്നുപോന്നിരുന്നുവെ 
ന്നു കരുതുന്നതില്‍ തെറ്റില്ല. അങ്ങനെ 
അറേബിയ, യമന്‍, ഒമാന്‍ എന്നീ രാജ്്യങ്ങളു 
മായി നിതാന്തസമ്പര്‍ക്കം ഉണ്ടായിരുന്ന 
കേരളത്തിലെ, തീര്രപദേശങ്ങളിലെ ജനങ്ങള്‍ 
(പവാചകന്‍െറ കാലത്ത്‌ അറേബിയയില്‍ 
നടന്ന ഇസ്‌ളാമിക വിപ്ളവം” അറിഞ്ഞു 
പോലും. ബുദ്ധിപരമായ പരിഷ്‌ കൃതോന്നത 
ങ്ങളില്‍ വിരാജിക്കുന്നു എന്നു നടിക്കണമെ 
ങ്കില്‍ ഇത്തരം ഭാഷ്യങ്ങള്‍ അനിവാര്യമായി 
വരുമോ? 

കേരളത്തിന്‌ ഒരു ചരിരതവുമില്ലെന്നും 
"“അര്‍ദ്ധനഗ്നരും മിക്കവാറും കാടുകളില്‍ 


തലശ്ശേരി 


തന്നെ” കഴിഞ്ഞുകുടിയിരുന്നവരുമായിരുന്നു 
നമ്മുടെ പൂര്‍വ്വികരെന്നും വരുത്തിത്തീര്‍ക്കുക 
ചില പണ്ഡിത മനസ്സുകളുടെ തൃപ്തിക്ക്‌ 
ആവശ്യമായി വന്നേക്കാം. എന്നാല്‍, അതാ 
യിരിക്കണമെന്നില്ലല്ലോ സത്യം. കൃസ്തുവിന്‌ 
ഒന്നേകാല്‍ ശതകം മുമ്പുളള റോമന്‍ 
“തീനാരങ്ങള്‍ (൧ നേദറ്ധട) എയ്യാളില്‍ നിന്നും 
കൃസ്തുവിന്‌ നാലരശതകു മുമ്പെന്ന്‌ തീയ 
തിനിര്‍ണ്ണയിക്കാവുന്ന ഗീക്ക്‌ 'ദക്മ' (തിര 
മഠ)യും മഗധ-മനര്ൃയന്‍ പരമ്പരയില്‍പ്പെടുത്താ 
വുന്നവയോ അവയുടെ വ പദേശിക നിര്‍മ്മിതി 
കളോ ആകാവുന്ന മുരദാങ്കിതനാണയങ്ങളും 








ആര്‍.പിതകര്‍ന്നുപോയി. തന്‍െറ എല്ലാമായ 
ശങ്കരപ്പിളളച്ചേട്ടന്‍ തന്‍െറ എല്ലാമായ ശങ്കേഴ്‌ 
സ്‌ വീക്ലിയുടെ കാര്യത്തില്‍ തന്നെ വ്യക്തി 
പരമായി കുററപ്പെടുത്തിയപ്പോള്‍ ആര്‍ പിക്ക്‌ 
സഹിക്കാന്‍ കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട്‌ 
അദ്‌ ദേഹം നാടുവിട്ടു. 

ഇംഗ്ളീഷ്‌ ശൈലിരപയോഗങ്ങളിലും വ്യാ 
കരണമാര്‍ഗ്ഗങ്ങളിലും അസാധാരണമായ വൈ 
ദഗ്ദ്ധ്യം കൈമുതലായുണ്ടായിരുന്ന ആര്‍.പി 
ക്ക്‌ വിദേശപത്രങ്ങളില്‍ ജോലികള്‍ സുസാ 
ദ്ധ്യമായിരുന്നു. എങ്കിലും ഹോങ്കോങ്ങ്‌ 
പ്രതലോകത്തില്‍ അദ്‌ ദേഹം അറിയപ്പെട്ടത്‌ 
അവിടത്തെ പഞ്ചനക്‌ ഷ്രത പസ്സ്‌ ക്‌ ളബ്ബിലെ 
അംഗമെന്ന നിലയിലായിരുന്നു. ഡെല്‍ഹിയി 























ലെന്നപോലെ ഹോങ്കോങ്ങിലും കാണുന്നവ 
രെയെല്ലാം വിളിച്ചു സല്‍ക്കരിക്കുക ആര്‍.പി 
യുടെ സ്ഥിരം പരിപാടിയായി. തന്നെക്കാള്‍ 
പത്തിരട്ടി വരുമാനമുളള പടിഞ്ഞാറന്‍ പ്രത 
ആര്‍.പിയുടെ ഡ്രീ ഡിങ്ക്സ്‌ 
കുടിക്കാന്‍ ഉത്സുകരായി. ചൂഷണക്കാരെ 
സല്ക്കരിച്ച്‌ വെറുതെ കാശുകളയുന്നതെന്തി 
നെന്നു ചോദിച്ചാല്‍ മറുപടിയായി ആര്‍.പി 


_ 

















ക്കാരും 


സ്നേഹത്തിന്‍െറ സന്‍ ദേശചോതും. യസതാരു 
്രതിഹലേച്‌ ഛയൂമില്ലാതെ ആ മ്മാര്‍ത്ഥമായ. 
സാഹൃദത്തിന്‍െറ പേരില്‍ മാ മമാണ്‌ ആര്‍ പി 
ഹോങ്കോങ്ങ്‌ ഫോറിന്‍ കറസ്‌പോണ്ടന്‍സ്‌ 
ക്ളബ്ബിലെ ഏററവും വലിയ ബില്ലുകളിലൊന്നു 
മാസംതോറും കരസ്ഥമാക്കിയത്‌. 
ആര്‍.പിയുടെ പണവും ആര്‍.പിയുടെ 
സമയവും ആര്‍.പിയുടെ സേവനങ്ങളും ആര്‍ 


ക്കും എപ്പോഴും അവകാശപ്പെടാവുന്ന പൊതു 


സമ്പത്തുകളായിരുന്നു. ആവശ്യപ്പെടാതെ 
തന്നെ ആര്‍.പി അവയെ ആരുടെ മുമ്പിലും 
സമര്‍പ്പിച്ചുകൊണ്ടിരുന്നു. ശങ്കേഴ്‌സ്‌ വീക്ലി 
ക്ക്‌ ഒരു ലേഖനമയച്ച കൊടുത്താല്‍ 
അന്നുമുതല്‍ ലേഖകന്‍ ആര്‍.പിയുടെ ചുമതല 
യിലായി. ഹോങ്കോങ്ങിലോ മനിലയിലോ ഒരു 
മലയാളികുടുംബത്തെ കണ്ടുമുട്ടിയാല്‍ അന്നു 
മൂതല്‍ ആര്‍.പി അവരുടെ കാരണവരായി. 
തനിക്കുളളതെല്ലാം മററുളളവര്‍ക്കുവേണ്ടി ചെ 
ലവഴിക്കാന്‍ ആര്‍.പി കാണിച്ച സന്നദ്ധത 
അതുല്യമായിരുന്നു. 

സ്വാഭാവികമായും ആര്‍ .പിക്കുവേണ്ടി എ 
ന്തും ചെയ്യാന്‍ തയ്യാറായ ഒരു വലിയ 





കോട്ടയത്തുനിന്നും മറ്റും കണ്ടെടുത്തത്‌ 
എന്തുനിര്‍ദ്‌ ദേശിക്കുന്നുവെന്നാണ്‌ പറയാന്‍ 
പോകുന്നത്‌. പൂര്‍വ്വദിക്കിലെ അത്യാഡംബര 
വസ്തുക്കള്‍ക്ക്‌ വേണ്ടി വിദേശവ്യാപാരികള്‍ 
ഇവിടെ ചെലവിട്ട ലോഹകറന്‍സികളല്ലേ 
ഇവയൊക്കെ? അതോ, നഗ്നരായ ്രാകൃ 
തര്‍ക്ക്‌ കളിപ്പാട്ടമായിരിക്കട്ടെ എന്നു കരുതി 
സാര്‍ത്‌ ഥവാഹകര്‍ ഉപേക്‌ ഷിച്ചിട്ടുപോയ 
ലോഹക്കഷണങ്ങളാണിവയൊക്കെ എന്നു 
ചെന്നെത്തുമോ പുതിയ ഗവേഷണം. അങ്ങ 


നെയൊരു ചരിശ്രപാണ്ഡിത്യം കൂടി “ശിര | 


സിമാലിഖാ' എന്ന്‌ ദീനദീനം പാര്‍ത്ഥിക്കു 
ന്നുണ്ടാകും കേരളാംബ. വടക്കുപടിഞ്ഞാറന്‍ 
ഇന്ത്യയില്‍ നിന്ന്‌ അക്കമേനിയന്‍ സാ്മാജ്യ 
ത്തിലേക്ക്‌ വര്‍ഷംരപതി 360 തലന്ത്‌ (ഏകദേശം 
മൂന്നുകിലോ) സ്വര്‍ണ്ണപ്പൊടി കപ്പമായി പോ 
യിരുന്നതുപോലെ പ്രാചീനറോമന്‍ സ്വര്‍ണ്ണവും 


gw 


ശ്രീക്കുവെള്ളിയും നാണയരൂപത്തില്‍ പശ്ചി 
മപയോധിയുടെ തീരത്തേക്കും ഒഴുകിയിരുന്നു. 
സില്‍ക്കു റൂട്ടിലൂടെ നടന്ന്രത തന്നെ വ്യാപാര 
ഇടപാടുകള്‍ കേരളതീരത്തും നടന്നിരുന്നു. 
കൊല്ലം പട്ടണത്തിനടുത്ത്‌ മങ്ങാട്ട്‌ നടന്നുവ 
രുന്ന ഉത്ഖനനം വിരല്‍ചൂണ്ടുന്നത്‌ സാമാന്യം 
പുഷ്ടിപ്രാപിച്ച സംസ്കാരത്തിന്‍െറ ഉടമ 
കളായിരുന്ന മഹാശിലായുഗ മനുഷ്യര്‍ ആ 
രപദേശത്ത്‌ നിവസിച്ചിരുന്നുവെന്നതിലേ 
ക്കാണ്‌. ഒരല്പം ഉയര്‍ന്ന സംസ്കാരമുളള 
മനുഷ്യര്‍ കേരളതീരത്തുമുണ്ടായിരുന്നുവെന്ന 
ചരിരതസത്യം നിഷേധിക്കാനാകുമോ? ഇതെ 


സുഹൃദ്സംഹവും ഉണ്ടായി. അവര്‍ക്കു 
പിടികൊടുക്കാതെ ഒഴിഞ്ഞുമാറാനാണ്‌ അവ 
സാനകാലത്ത്‌ മൂപ്പര്‍ ശ്രമിച്ചത്‌ . ്പത്യേകിച്ച്‌ 
താന്‍ ഏററവും അധികം സ്നേഹിച്ചിരുന്ന 
തിരുവനന്തപുരേത്തക്കു മടങ്ങുവാന്‍ ആര്‍.പി 
കടുത്ത വൈമനസ്യം കാണിച്ചു. ആര്‍ .പിയുടെ 
ആത്മാവില്‍ അലിഞ്ഞുചേര്‍ന്ന സ്നേഹ 
സങ്കേതമായിരുന്നു ബന ധുമിരതാദികളെ 
ക്കൊണ്ടു നിറഞ്ഞ തിരുവനന്തപുരം. ജീവിത 
സായാഹ്നത്തില്‍ അവിടെ ചേക്കേറാന്‍ 
അദ്ദേഹം മടിച്ചു. കൂട്ടരെയും കൂട്ടുകാരെയും 
ഉപ്രദവിക്കണ്ട എന്നതായിരുന്നു ഒരു ചിന്ത. 
താന്‍ ലാളിച്ചു സ്നേഹിച്ച അമ്മ--ആര്‍.പിയു 
മായി പരിചയപ്പെട്ട എല്ലാവരുടെയും പൊതു 
വായ അമ്മയായിരുന്നു ഐശ്വര്യത്തിന്‍െറ 
പ്രതീകമായി പൂമുഖത്തിരുന്ന്‌ ഏവര്‍ക്കും 
സ്വാഗതമരുളിയിരുന്ന ആ അമ്മ-വിട്ടുപ്പോയ 
ശേഷം അമ്മയില്ലാത്ത തിരുവനന്തപുരത്തെ 
ആര്‍.പി ഭയന്നുവെന്നും വരാം. 
ഏതായാലും ഹോങ്കോങ്ങും മനിലയും 

മതിയാക്കി ഇന്ത്യയില്‍ തിരിച്ചെത്തിയശേഷം 
(ശേഷം കഹാം പേജില്‍) 





കലാകരമുദ റ 22 
















1 
i 
i 
i 
1 
I 
I 
| 


| 


1b 





















































































































































s 



























































































































































































































































പ 


മുഖവശം--ഇടത്തുനിന്ന്‌ വലത്തോട്ട്‌ ടി 99 വെളളി അഞ്ചിലൊന്നു രൂപ. ട! 1805 വെളള! അഞ്ചിലൊന്നു രൂപ മറുവശം; ടി 99 ടി1805- 





ല്ലാം സൌകര്യപൂര്‍വ്വം മറച്ചുവച്ചുകൊണ്ട്‌ 
ചരിത്രത്തെ മുന്‍വിധിയോടെ സമീപിച്ചതും 
വളച്ചൊടിക്കാന്‍ ശ്രമിച്ചതുമല്ലേ നമ്മില്‍ 
ആഴത്തില്‍ പതിഞ്ഞിരിക്കുന്ന ഭ്യാതൃഹത്യാ 
രമായ മാനസികാവസ്ധയ്ക്ക്‌ കാരണവും. 
പത്തൊമ്പതാം ശതകത്തിന്‍െറ പപഭാത 
ത്തില്‍ തന്നെ അസ്തമിച്ച ദാക്ഷിണാതൃരായ 
രണ്ടു മഹാപുരുഷന്‍ മാരുടെ വീരേതിഹാ 
സത്തിലും വീക്ഷണ വൈകല്യം കൊണ്ടും 
പ്രതിബദ്ധത കൊണ്ടും കാടുകെട്ടിയ കഥ 
തലശ്ശേരിക്കുവേണ്ടി 'ശ്രതുക്കള്‍' കമ്മട്ടം 
ചെയ്തു ര്പചരിപ്പിച്ച രണ്ടു വെളളിത്തുട്ടുകള്‍ 
പറയുന്നതിലേക്ക്‌ ശ്രദ്ധതിരിക്കാം. ഇന്ത്യ 
യുടെ രാഷ്ടീയ സംവിധാനത്തില്‍ ടിപ്പു 
സൂല്‍ത്താന്‍െറയും പഴശ്ശിരാജാവിന്‍െറയും 
സ്ഥാനനിര്‍ണ്ണയം നടത്താനുതകുന്ന വിധ 
ത്തിലാണ്‌ അവരുടെ ര്പഖ്യാപിത ശ്രതുക്കളായ 
ഇംഗ്ളീഷ്‌ കമ്പനി ടി99, ടി180ട എന്നീ 
സ്മാരകനാണ്യങ്ങള്‍ കമ്മട്ടം ചെയ്തിട്ടുളളത്‌. 
എതിരാളിയില്‍ നിന്നറിയുന്ന സത്യത്തിന്‌ 
മൂര്‍ച്ചയും തിളക്കവുമേറുമല്ലോ. ഈ ലോക 
കറന്‍സികളുടെ നിര്‍മ്മാണ ചരിരതത്തിലൂടെ 
ഉരുത്തിരിയുന്നത്‌ സ്വാത്രന്ത്യമോഹികളായ 
രണ്ടു പടയാളികളുടെ ഉദാത്തസ്വപ്നമാണ്‌ . 
ഭാഗീരഥി നദീതീരത്തുള്ള പ്ളാസി എന്ന 
ഗ്രാമത്തില്‍ നടന്ന ഏറ്റമുട്ടലില്‍ വിദേശ 
അടിമത്തം ഏറ്റെടുക്കാന്‍ ഇന്ത്യ വിധിക്കപ്പെട്ടു. 
ഭൂരിപക്ഷം ഇന്ത്യയും ദരിശ്രമാക്കപ്പെടുകയും 
ചെയ്തു. നവാബുമാരായി ഞെളിഞ്ഞിരുന്ന 
ഇംഗ്ളീഷ്‌ വ്യാപാരികള്‍ക്ക്‌ ടിപ്പു സുല്‍ത്താ 
നെയും പഴശ്മിരാജായെയും സഹിക്കാനായില്ല. 
1799-ല്‍ ടിപ്പുവിനെയും 1805-ല്‍ പഴശ്മിയെയും 
വീഴ്ത്തും വരെ, തങ്ങളുടെ ഇന്ത്യന്‍ സാമാ 
ജ്യമെന്ന സ്വപ്നം കാണാന്‍ പോലും 
ബ്രിട്ടീഷുകാര്‍ ഭയപ്പെട്ടിരുന്നു. ടിപ്പുവിനെ 
വകവരുത്തിയ ദിവസം സംഫൃടിപ്പിച്ച അ 
ത്താഴവിരുന്നില്‍, ഇന്ത്യയുടെ മൃതദേഹത്തിന്‌ 
വേണ്ടി” പാനാശംസനടത്തിയ വെല്ലസ്‌ളിയുടെ 
ചിത്രം 'ടിപ്പുസുല്‍ത്താന്‍െറവാള്‍' എന്ന 
ചരിരതനോവലില്‍ തീക്ഷണതയോടെ വര 


ചൂകാട്ടിയിട്ടുണ്ട്‌ . ടിപ്പുവിന്‍െറ, ശപഥത്തോള 
മെത്തിനില്ക്കുന്ന നിശ്ചയം കണ്ട്‌, യുദ്ധ 





ത്തിന്‍െറ ഉദ്ദേശലക്ഷ്യം രാജൃവികസനമോ. 
കേടുപോക്കലോ സുരക്‌ ഷിതത്വമോ ഒന്നുമല്ല 
എന്നും മറിച്ച്‌ ഇന്ത്യയിലെ :ബിട്ടീഷ്‌ 
ഗവണ്‍മെന്‍റിന്‍റെ സര്‍വ്വസംഹാരമാണ്‌ എ 
ന്നും മ്രദാസ്‌ സന്ദര്‍ശനവേളയില്‍ വെല്ല 
സ്‌ളിമിനിട്ടുബുക്കില്‍ രേഖപ്പെടുത്തിയത്‌ ടി 
പ്ലുവിന്‍െറ പദ്ധതിയുടെ സാക്ഷ്യപ്രതമാണ്‌. 
കുടുംബാധിപതൃത്തിന്‌ ബിട്ടീഷ്‌ സഹായം 
തേടുകയും ഡബിട്ടീഷ്‌ സ്വാധീനവലയത്തില്‍ 
ഒതുങ്ങിക്കൂടാന്‍ മാര്തം തീരുമാനിക്കുകയും 
ചെയ്ത തിരുവിതാംകൂര്‍ നിസ്താരമായിരുന്ന 

ഇംഗ്‌ ളീഷുകാര്‍ക്ക്‌ . പക്‌ഷേ, അമേരിക്കന്‍ 
സ്വാതന്ത്രയയയുദ്ധ ചരിതത്തില്‍ അവഗാഹമുള്ള 
ഇന്ത്യന്‍ ഭരണാധിപന്‍ തങ്ങളുടെ സ്വപ്നങ്ങള്‍ 
തകര്‍ക്കുമെന്ന ഉള്‍ക്കാഴ്‌ച ഇംഗ്ളീഷു കമ്പ 
നിക്കുണ്ടായിരുന്നുതാനും. 

ഇന്ത്യയിലെ (ബിട്ടീഷ്‌ ഗവണ്‍മെന്‍റിന്‍റെ 
സര്‍വ്വസംഹാരം തടഞ്ഞതിന്‍െറ സ്മരണ 
ഇന്ത്യാക്കാരിര നിതാന്തമായി നിലനിറുത്താ 
നുദ്‌ദേശിച്ചുകൊണ്ടുളള.. നാണയനിര്‍മ്മിതി 
യാണ്‌ ടിടട നാണ്യം. 

ഈ തലശ്ശേരി നാണയം പഠിതാവിനെ 
“സങ്കല്‍പവായുവിമാനത്തിലേറ്റി' ടിപ്പുവിന്‍െറ 
ആശയലോകത്തിലേക്കും കൊണ്ടുപോകു 
ന്നുണ്ട്‌. ആലുവവരെയെത്തിയ ആക്രമണകാ 
രിയാണ്‌ ടിപ്പുവെങ്കില്‍, ദേശിങ്ങനാട്‌. ഓടനാട്‌, 
പുറക്കാട്‌ തുടങ്ങിയ ദേശംങ്ങളും ദേശാധിപതി 
കളെയും രിത്ൃരഷധിച്ച്‌ കീഴടക്കി ഉണ്ടാക്കിയതല്ലേ 
വേണാട്‌? സഹമതവിശ്വാസികള്‍ കാലഘട്ട 
ത്തിന്‍െറ രാജാ വെന്നും രക്‌തസാക്ഷി 'യെ 
ന്നും പുകഴ്ത്തിയപ്പോഴും എതിരാളികള്‍ 
മത്രഭാന്തനെന്ന്‌ ആക്‌ ഷേപിച്ചപ്പോഴും ഒരു 
പോലെ കാടുകയറുകയായിരുന്നു. സംഘര്‍ഷ 
രഹിതമായ ഇസ്‌ളാംമതമായിരുന്നു ടിപ്പുവി 
ന്‍െറ സ്വപ്നം. ആ സത്യം മാൃതമാണ്‌ 


ടിപ്പുവിന്‍െറ നാണയങ്ങള്‍ തലമുറയ്ക്ക്‌ പറ. 


ഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നത്‌. പ്രവാചക 
ന്‍െറ അനന്തരഗാമികളായ യാഥാസ്ഥിതിക 
ഗുരുക്കന്മാരുടെ പേരിലായിരുന്നു ടിപ്പുവിന്‍െറ 
സ്വര്‍ണ്ണനാണ്യങ്ങള്‍ ഭൂരിപക്ഷവും. വെള്ളി 
നാണയങ്ങള്‍ പന്ത്രണ്ട്‌ ഇമാമുകളുടെപേരിലും. 
ജ്ല്യോതിശാസ്രത സംബന്‌ ധിയായ പ്രതിഭാ 








സങ്ങളായിരുന്നു ചെമ്പുനാണയങ്ങളിലെ ഉ 
ല്ലേഖനം. ഹരഗരിയുടെ മൃദണമുളള സ്വര്‍ 
ണ്ണവരാഹന്‍ ഹിന്ദുമതത്തോടുള്ള അദ്ദേഹ 
ത്തിന്‍െറ ആദരവല്ലാതെ മറ്റെന്താണ്‌ പതിപാ 
ദിക്കുന്നത്‌. ഹി്ജാബ്ദത്തിനുപകരം---ഹി 
ന്‌ ദുപഞ്ചാംഗവുമായി അടുത്തുനില്ക്കു 
ന്ന---മനലൂദി എന്ന നൂതനവര്‍ഷം നാണയ 
ങ്ങളില്‍ മുശദണം ചെയ്തു. ര്പവാചക്ന്‍റ 
ഇജനനവര്‍ഷവുമായി ബന്ധപ്പെടുത്തിയാണ്‌ 
പുതിയ വര്‍ഷത്തിന്‍െറ തുടക്കം. കോഴി 
ക്കോട്‌ -ഫാറോക്ക്‌ കമ്മട്ടങ്ങളില്‍ നിന്നിറ 
ക്കിയ നാണയങ്ങളില്‍ ഭൂരിപക്ഷത്തിലും 
മനലുദിവര്‍ഷമാണ്‌ ആലേഖനം ചെയ്തിരി 
ക്കുന്നത്‌. 

' തന്‍െറ രാജ്യത്തില്‍ നികുതിപിരിക്കാന്‍ 
മറ്റാര്‍ക്കുമധികാരമില്ലെന്നും താന്‍ ആരുടെയും 
അടിമയാകില്ലെന്നുമുളള പഴശ്ശിരാജാവിന്‍െറ 
ദൃഡ്ദനിശ്‌ ചയം ഇംഗ്ളീഷ്‌ കമ്പനിയെ ഞെട്ടി 
പ്പിച്ചു. രാഷ്രടീയ ചതുരംഗപ്പലകയില്‍ തിരു 
വിതാംകൂറിലൂടെ ടിപ്പുവിനെതിരായി ഉന്തി 








മേപാറിന്‍െറ 
സ്വരൂപ്‌ ഷാഹ। (ദോസ്തിലണ്ട൯) രൂപ. 


കലാകൌമുദി 23 









































ക്കൊണ്ടിരുന്ന കാലാളായിരുന്നല്ലോ പഴശ്ശി. 
ഇന്ത്യയിലെ ബ്രിട്ടീഷ്‌ ഗവണ്‍മെന്‍റിന്‍റെ 
സര്‍വ്വസംഹാരത്തിനായി സാധാരണഇുനങ്ങളെ 
സംഹടിപ്പിച്ച്‌ ഒളിപ്പോരിനൊരുങ്ങുകയോ. 
പഴശ്ശി! നേരിട്ടുളള ഏറ്റുമുട്ടലില്‍ ടിപ്പുസുല്‍ 
ത്താനെപ്പോലെ തന്നെ കോട്ടയത്തു തമ്പുരാനും 
അടര്‍ക്കളത്തില്‍ വീണുമരിച്ചു. 1805-ല്‍. 
തികഞ്ഞ വിരുദ്ധത തോന്നിക്കുന്ന രണ്ടു 
ദേശീയപുരുഷന്‌ മാരാണെങ്കില്‍ക്കൂടി, രണ്ടു 
പേരിലുമുണ്ടായിരുന്ന നിയോഗം ഒന്നുതന്നെ 
യായിരുന്നു. ഇന്ത്യയുടെ .വിമോചനം. ഇവരെ 
കടിഞ്ഞാണിട്ടു നിയ്രന്തിക്കാതെ വരുകയോ 
നശിപ്പിക്കാന്‍ കഴിയാതെ വരുകയോ ചെയ്യു 





















































പ്രൊഫ.പന്മന രാമചന്ദ്രന്‍നായരുടെ 


9010000019: 


രണ്ടാംപതിപ്പ്‌, വില 30 ക. 24 ക. യ്ക്ക്‌ 
എന്‍.ബി.എസ്സില്‍ കിട്ടും. 
നിരൂപകര്‍ പറയുന്നു: 
ഡോ. കെ. രാമചന്ദ്രന്‍നായര്‍ 
കലാകൌമുദി 
“പാണ്ഡിത്യത്തിന്‍െറെ കിന്നരിത്തലപ്പാവണി 
യാത്ത, അതേസമയം പാണ്ഡിത്യഭാസുരമായ 
പുസ്തകമാണിത്‌. തെറ്റില്ലാത്ത മലയാളം 
കൈകാര്യം ചെയ്യാനാഗ്രഹിക്കുന്ന ആര്‍ക്കും 
വിശ്വസിക്കാന്‍ കൊള്ളാവുന്ന ഒരു വഴികാട്ടി”. 
പ്രൊഫ. എം. അച്യുതന്‍ 
മാധ്യമം 
രക്തശുദ്ധി ശരീരാരോഗ്യത്തിനെന്നതുപോ 
ലെ ഭാഷാശുദ്ധി സാംസ്കാരികാരോഗ്യത്തിന്‌ 
അത്യന്താപേക്ഷിതമാഞ്‌. അതിന്‌ ഏറ്റവും 
സഹായിക്കുന്ന കൃതിയാണ്‌ പന്മനയുടെ 
“തെറ്റില്ലാത്ത മലയാളം”. 
പ്രൊഫ. എ.പി.പി. നമ്പുതിരി 
കുങ്കുമം 
രസിപ്പിച്ചുകൊണ്ടു പഠിപ്പിക്കുക എന്ന പഞ്ച 
തന്ത്രരഹസ്ൃം പന്മന പ്രായോഗികമാക്കിയിരി 
ക്കുന്നു. 
പ്രൊഫ. കെ.വി. രാമകൃഷ്ണന്‍ 
മാതൃഭൂമി 
ഭാഷ തെറ്റുകൂടാതെ പ്രയോഗിക്കാറായാല്‍ ഭൂഃ 
കൊള്ളാമെന്ന്‌ ആഗ്രഹിക്കുന്ന ഓരോ ഭാഷാ 2: 
വിദ്യാര്‍ത്ഥിയും സ്വന്തമാക്കേണ്ട ഒരുത്കൃഷ്ട 
ഗ്രന്ഥമാണ്‌ “തെറ്റില്ലാത്ത മലയാളം”. 
മാനേജര്‍ 2 
നാഷനല്‍ ബുക്ക്‌സ്റ്റാള്‍, കോട്ടയം-1. ൭ 








കലാകനമുദി 24 


f 


ന്നത്‌ ആംഗലേയശക്തിക്ക്‌ ആപത്താണെന്ന്‌ 
ഇംഗ്ളീഷ്‌ കമ്പനി മുന്‍കൂട്ടി കണ്ടിരുന്നു. 
അതുകൊണ്ടാണ്‌ ടിപ്പു ഉള്ള ഇന്ത്യയെ ഒരു 
സിരാസംഹര്‍ഷത്തിലേക്കു വലിച്ചിഴയ്ക്കാനും 
പഴശ്ശിയെ കൊളളക്കാരനോളം ഇകഴ്ത്താനും 
ഇംഗ്ളീഷുകാരുടെ അരമനസ്തുതിപാകര്‍ 
കിണഞ്ഞു ശ്രമിച്ചത്‌. ചരിശ്രനിയോഗം 
ഒന്നായിരുന്നെങ്കിലും, ഈ ചരിശ്രഹൂരുഷ 
ന്മാര്‍ക്ക്‌ ഒന്നിക്കാന്‍ കഴിയാതെ പോയത്‌ 
ഇന്ത്യക്ക്‌ 'പാരതരന്ത്യം വിധികല്പിത മായ 
തിനാലായിരിക്കാം. 

ഈ ചരിത്ര പുരുഷന മാരുടെ ്രസക്തി 
കുറച്ചുകാണുന്നത്‌ നിരര്‍ത്ഥകമാണെന്നറി 
ഞ്ഞതുകൊണ്ടാണ്‌ ഇംഗ്ളീഷ്‌ ഈസ്റ്റിന്ത്യാ 
കമ്പനി ബ്രിട്ടീഷ്‌ -ഇന്ത്യാനാണയ നിമ്മാണ 
ചരി്രത്തില്‍ അവരെ ഉള്‍പ്പെടുത്തിയതും 
മലബാര്‍ നാണയപരമ്പരയില്‍ സ്വര്‍ണ്ണത്തിലും 
വെള്ളിയിലും സ്മാരകത്തുട്ടുകള്‍ കമ്മട്ടം 
ചെയ്തതും. 

പഴശ്ശിയുടെ പതനത്തിന്‍െറ ഓര്‍മ്മ ഇന്ത്യാ 
ക്കാരില്‍ പച്ചപിടിഛ്നില്ക്കുന്നതിനുവേണ്ടി 
പ്രചരിപ്പിച്ച ടിന്ദാട എന്ന സ്മാരകത്തുട്ട്‌ 
അപപാാങ്ങളിലേക്ക്‌ നമ്മുടെ ശ്രദ്ധപോകാ 
തിരിക്കാനും സഹായിക്കുന്നു. 

തടിച്ചുകുറുകിയതും നിയതമായ ആകൃതി 
യില്ലാത്തതുമായ എട്ടുതരം വെള്ളി അഞ്ചി 
ലൊന്ന്‌ (17/16 പണം) രൂപകളും ഒരു 
സ്വര്‍ണ്ണവരാഹനുമടങ്ങുന്നതാണ്‌ മലബാര്‍ 
നാണയപരമ്പര. ബോംബെ പ്രസിഡന്‍സി 


യുടെ ഭാഗമായിരുന്ന മലബാര്‍ 1801-ല്‍ 
മരദാസ്‌ ്രസിഡന്‍സിയുടെ അധികാരപരിധി 
യിലേക്ക്‌ കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിലും, 


മലബാര്‍ പ്രദേശത്തെ നാണയങ്ങള്‍ ബോംബെ 
കമ്മട്ടത്തിലാണ്‌ നിര്‍മ്മിച്ചിരുന്നത്‌. മുംബായ്‌ ' 
എന്നും “കണ്ണൂര്‍” എന്നും കമ്മട്ടനാമം ഈ 
നാണയങ്ങളില്‍ മുദ്രണം ചെയ്തിരിക്കുന്നു. 
നാമാവശേഷരായിത്തീര്‍ന്ന മുഗള്‍ ച്രകവര്‍ 
ത്തിമാരായ ഷാജഹാന്‍ രണ്ടാമന്‍, മുഹമ്മദ്ഷാ, 
ആലംഗീര്‍ രണ്ടാമന്‍ എന്നിവരുടെ പേരിലാണ്‌ 
മലബാര്‍ നാണയനിര്‍മ്മിതി. നാണയമടിപ്പി 
നെറ കണക്കുകള്‍ വൃക്തമാക്കുന്നത്‌ ഷാജു 
ഹാന്‍ രണ്ടാമന്‍ മുഹമ്മദ്‌ ഷാ ഹൃ്റംവരുടെ 
നാമത്തിലിറക്കിയ അഞ്ചിലൊന്ന്‌ രൂപകള്‍ 
വ്യാപാര ആവശ്യങ്ങള്‍ക്ക്‌ ധാരാളമായി 
ഉപയോഗിച്ചിരുന്നുവെന്നാണ്‌ . ആലംഗീര്‍ 
രണ്ടാമന്‍െറ മരണാനന്തരപ്പതിപ്പായിട്ട്‌ കമ്മട്ടം 
ചെയ്തതാണ്‌ ടി-9ടളം ടി-1805ഉം സ്വര്‍ണ്ണവ 
രാഹനും. ഇതുകളില്‍ മാതമേ ആണ്ടുരേഖ 
പ്പെടുത്തിയിട്ടുളളു എന്നതും ഒരു ്രത്യേകത 
യാണ്‌. ടിടടകൊണ്ട്‌ നിര്‍ദ്ദേശിക്കപ്പെടുന്നത്‌ 
തലശ്ശേരി എന്നും ചരിശ്തം തിരുത്തിക്കുറിച്ച 
1799 എന്ന ആണ്ടുമാണ്‌. “മുംബായ്‌ എന്ന 
കമ്മടുനാമമാണ്‌ ഈ നാണയത്തിന്‍െറ മുഖവ 
ശത്തുള്ള മറ്റു ലിഖിതം. (ബിട്ടീഷ്‌ സമാധാന 
മുംബനം മൈസൂറിനുമാരതമല്ല മുഴുവന്‍ 
ഇന്ത്യക്കും ഏറ്റതിന്‍െറ അഭിജ്‌ ഞാനം കൂടി 
യാണ്‌ ടി99. ഇന്ത്യന്‍നാണയങ്ങളില്‍ അദ്വിതീയ 
സ്ഥാനമാണ്‌ ഈ ലോഹകറന്‍സികള്‍ക്കു 
ളളത്‌ . തുലാസും മദ്ധ്യത്ത്‌ ടി-തലശ്ശേരി 
എന്നുനിര്‍ദ്‌ദേശം- എന്ന ഇംഗ്ളീഷ്‌ അക്ഷ 
രവും അടിയില്‍ 1805 എന്ന ആണ്ടും 





[ വിജ്ഞാനത്തില്‍ നിന്നുലഭിക്കുന്ന യുക്ത്യാ 





മുഖവശത്തുപേറുന്ന വെളളിഅഞ്ചിലൊന്നു 
(7/16 പണം) രൂപയാണ്‌ ടി1805. പഴശ്ശ്‌ 
യുടെ പതനത്തിന്‍െറയും ,ബീട്ടിഷ്‌ നീതിക്ക്‌ 
അടിമയായ ഇന്ത്യയുടേയും ഓര്‍മ്മനിലനിറു 
ത്താനുദ്ദേശിച്ചുളളതാണ്‌ ഈ സ്മാരകത്തുട്ട്‌. 
മലബാറിനുവേണ്ടി 1809 ല്‍ നിര്‍മ്മിച്ച 
സ്‌മാരകവരാഹനിലും ടിടട എന്നാണ്‌ മുദണം. 
ഈ സ്വര്‍ണ്ണനാണയം ഇന്ന്‌ അത്യപൂര്‍വ്വമാണ്‌. 
ഇംഗ്ളീഷ്‌ കമ്പനിയുടെ കയ്യിലൊതുങ്ങിയ 
ഇന്ത്യയിലെ നാട്ടുദേശാധിപതികള്‍ പ്രതാപവും 
സ്വകാര്യസുഖവും നിലനിറുത്താന്‍ കാട്ടിക്കു 
ട്ടിയ വിധേയത്വം ഇന്ത്യാചരിത്രത്തിലെ 
ലജ്ജാകരമായ അദ്‌ ധ്യായമാണെന്ന്‌ അവരില്‍ 
ചിലരുടെ നാണയനിര്‍മ്മിതി സാക്ഷ്യംവഹി 
ക്കുന്നു. കാശ്മീരിലെ ദ്രോശഗാ രാജാക്കന്മാ 
രുടെ ജെ.എച്ച്‌ എസ്‌. നാണ്യങ്ങള്‍, മേവാ 
റിന്‍െറ (ഉദയപൂര്‍) സ്വരൂപ്‌ ഷാഹി (ദോസ്തി 
ലണ്ടന്‍) പരമ്പര, കഛിന്‍െറ എഡ്േഡ്‌എട്ടാ 
മന്‍ നാണയങ്ങള്‍ എന്നിവ ഇന്ത്യന്‍ നാണയ 
ചെപ്പിലെ ബീഭത്‌ സരുചികളാണ്‌ . കിസ്തു 
മതാനുയായികളായ ബ്രിട്ടീഷ്‌ അധികാരികള്‍ 
തങ്ങളോട്‌ കരുണാപൂര്‍വ്വം പെരുമാറട്ടെ 
എന്നു കരുതിയാണ്‌ രാജതരംഗിണി പറയുന്ന 
പാരമ്പര്യ അവകാശപ്പെട്ട കാശ്‌ മീര്‍ രാജാക്ക 
ന്മാര്‍ ( യേശുമനുഷ്യമോചകന്‍' എന്നതിന്‍െറ്‌ 
അദ്യക്ഷരങ്ങളായ ജ്ലെ.എച്ച്‌ .എസ്‌ .നാണയ 
ങ്ങളില്‍ മുരദണം ചെയ്യിച്ചത്‌. ലണ്ടനില്‍ 
നിന്നുവന്ന സുഹൃത്തുക്കളാണ്‌ ബ്രിട്ടീഷ്‌ 
അധികാരികളെന്ന്‌ മുഴുവന്‍ നാണയങ്ങളിലും 
എഴുതിച്ചേര്‍ത്താല്‍ തങ്ങള്‍ രക്ഷപ്പെടുമെന്ന 
കണക്കുകൂട്ടലാണ്‌ ദോസ്തിലണ്ടന്‍ പരമ്പര 
പരീക്ഷിക്കാന്‍ ഉദയപൂര്‍ രാജാക്കന്മാരെ 
പ്രേരിപ്പിച്ചത്‌. സിംഹാസനം ഉപേക്ഷിച്ചോ 
ടിയ ച്രകവര്‍ത്തിയോടുപോലും തങ്ങള്‍ക്ക്‌ 
വിധേയത്വമുണ്ടെന്ന്‌ കാണിക്കാനല്ലെങ്കില്‍ 
മറ്റെന്തിനാണ്‌ എഡ്വോഡ്‌ എട്ടാമന്‍െറ പേരില്‍ 
കഛ്‌ നാണയങ്ങളിറക്കിയത്‌ . ഇംഗ്ളണ്ടിനു 
പോലും അന്യമായിരുന്ന ഒരു നാണയനിര്‍മ്മിതി 
ഇന്ത്യന്‍ നാട്ടുരാജ്യമേറ്റേടുത്തു. പാരത്രന്ത്യ 
ത്തിന്‍െറ മഞ്ഞളിപ്പില്‍ കടമെടുത്ത കിരീടം 
പേറിയ നാട്ടുദേശാധിപതികള്‍ വാണിരുന്നി 
ടത്ത്‌, മാതൃരാജ്യത്തിന്‍െറ വിമോചന യുദ്ധ 
ത്തില്‍ മരിച്ചുവീണ ടിപ്പുവിന്‍െറയും പഴശ്ശിയു 
ടെയും അനന്യത ഇന്ത്യയാകെ പകാശം 
പരത്തുന്നുവെന്ന്‌ ഈ സ്മാരക നാണയങ്ങള്‍ 
പറഞ്ഞുതരുന്നില്ലേ? 
സത്യസന്ധമായ ഒരു ചരി്രലേഖനവിദു 
നമുക്കുണ്ടാകേണ്ടിരിക്കുന്നു. ശിലാശാസന 
ങ്ങളും പുരാരേഖകളും പുരാവസ്തു, o 
പഴയ സാമ്പത്തിക ഇടപാടുകളും നാണയ 













ധിഷ്‌ മിത നിഗമനങ്ങളും റല്കുന്ന നിറഞ്ഞ 
വെളിച്ചത്തില്‍ ചുരുളഴിയുന്ന, ശക്തരും 
ദൂര്‍ബ്ദലരുമായിരുന്ന നമ്മുടെ പൂര്‍വ്വികരുടെ 
ചരി്രത്തിന്‍െറ പുനഃസംവിധാനവും. 
പരിരതഹീനരെന്ന്‌ പറഞ്ഞുതളളിനീക്കുന്ന 
കേരളത്തിലെ മനുഷ്യന്‍െറ കഥയും താമ 
സംവിനാ എഴുതണമെന്നും ഗതകാലത്തിന്‍െറ 
സന്ദേശശ്യംഖലയിലെ കണ്ണികളായ തലശ്േ 


രിത്തുട്ടുകള്‍ നമ്മളോട്‌ പറഞ്ഞുകൊണ്ടിരി 
ക്കുന്നു. 





നിസ്സാം വാലയെ 


പ്ര 








കം 





ഇരുപത്തിരണ്ട്‌ 
© എന്‍െറ .പിയസ്നേഹിത മാലതിക്കു 


ട്ടിയെ കളിക്കുവാന്‍ വിളിക്കുവാനായി 
ഞാന്‍ അമ്പാഴത്തേല്‍ വീട്ടില്‍ ചെല്ലുമ്പോള്‍ 
കുമലോപ്പുവിന്‍െറ ഭര്‍ത്താവായ അരിയനൂര്‍ 
കുട്ടന്‍മേനോനും കാരണവരായ കേശവദാസ്‌ 
മേനോനും മാതമെ എന്നെ ഗൌനിച്ചിരുന്നുളളു. 
കൂട്ടന്‍മേനോന്‍ കടങ്കഥകള്‍ അവതരിപ്പിച്ച്‌ 
ഞങ്ങള്‍ കുട്ടികളെ രസിപ്പിക്കുവാന്‍ ശമിച്ചു. 
““അമ്മ കറുത്ത്‌, മകള്‌ വെളുത്ത്‌, മകളുടെ 
മകളൊരു സുന്ദരിപേശി. എന്താണെന്നു 
പറയു ' കുട്ടന്‍ മേനോന്‍ ഒരു ദിവസം 
എന്നോട്‌ ചോദിച്ചു. ഞാന്‍ തോല്വി 
സമ്മതിച്ചപ്പോള്‍ ചിരിച്ചുകൊണ്ട്‌ അദ്ദേഹം 
പറഞ്ഞു: 
*'വെളളീല - 
താളിയായി പലരും ഉപയോഗിച്ചിരുന്ന 
വെളളീല അന്ന്‌ അമ്പാഴത്തേല്‍ കിണറിന്‍െറ 
പാര്‍ശ്വങ്ങളില്‍ വളര്‍ന്നുനിന്നിരുന്നു. കടങ്കഥ 
കേട്ടതിനുശേഷം ഞാന്‍ ആ ഇലകളെ 
തൊട്ടുതടവി അവയുടെ മാര്‍ദ്ദവം ആമ്പദിച്ച. 
കേശവദാസ്‌ മേനോന്‍ ഒരു ഇംഗ്ളീഷ്‌ 
വാരികയില്‍ ആഴ്‌ പതോറും പ്രസിദ്ധീകരിച്ചു 
കാണപ്പെട്ട പദ.പഗ്നം പൂരിപ്പിക്കുന്നതില്‍ 
അതീവ തല്പരനായിരുന്നു. അദ്ദേഹത്തിന്‌ 



































Sy 
മാധവിക്കുട്ടി 


a 


രാഷ്ര്രീയത്തിലോ വ യൃവഹാരത്തിലോ ശ്രദ്ധ 
യുണ്ടായിരുന്നില്ല. കേസുകള്‍ക്കായി ഇട 
യ്ക്കിടെ പൊന്നാനിക്ക്‌ പോയിരുന്നത്‌ 
അദ്ദേഹത്തിന്‍െറ അനുജനും ഡിസ്ടിക്ട്‌ 
ബോര്‍ഡ്‌ മെമ്പറുമായ കുഞ്ഞുണ്ണിമേനോ 
നായിരുന്നു. 

*'വരു.കമലേ ഈ വാക്ക്‌ കണ്ടുപിടിക്കുവാന്‍ 
എന്നെ ഒന്ന്‌ സഹായിക്കണം.” അദ്ദേഹം 


eee RE ee a RE meget 


(4 


പറയാറുണ്ടായിരുന്നു. ഏഴാം ക്ളാസ്സില്‍ 
പഠിച്ചിരുന്ന എന്നെ പദ്രപശ്‌നം പൂരിപ്പിക്കു 
വാന്‍ വിളിക്കുന്നതിന്‍െറ രഹസ്യം അദ്ദേഹ 
ത്തിന്‍െറ വാത്സല്യം മാധതമായിരുന്നുവെന്ന്‌ 
അന്ന്‌ ഞാന്‍ മനസ്സിലാക്കിയതുമില്ല. എനിക്ക്‌ 
ഇംഗ്ളീഷ്‌ ഭാഷയില്‍ അഗാധമായ പാണ്ഡി 
തൃമുണ്ടെന്ന്‌ അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന്‌ 
ഞാന്‍ ധരിച്ചു. ആ തെറ്റിദ്ധാരണ എന്നെ 
സന്തുഷ്ടയാംുകയും ചെയ്തു. 
അമ്പാഴത്തേല്‍ വീട്ടിലെ കാരണവരായിരു 
ന്നുവെങ്കിലും കേശുവേട്ടന്‌ ഒരു ഗൃഹനാഥന്‌ 
വേണ്ട ഗാംഭീര്യം മുഖത്ത്‌ പദര്‍ശിപ്പിക്കുവാന്‍ 
കഴിഞ്ഞില്ല. മകളായ മാലതിക്കുട്ടിയും അദ്ദേ 
ഹത്തെ ഭയന്നില്ല. മാലതിക്കുട്ടി പറയുന്ന 
തെന്തും അനുസരിക്കുവാന്‍ അദ്ദേഹം 
തയ്യാറായി. തൃശൂരിലെ ഒരു കോണ്‍വെന്‍റില്‍ 
പഠിക്കുവാന്‍ ചേര്‍ന്ന മാലതിക്കുട്ടി അവിടെ 
കിട്ടിയ ഭക്ഷണത്തെപ്പറ്റി പരാതിപ്പെട്ട്‌ മട 
ങ്ങിയപ്പോള്‍ കേശുവേട്ടന്‍ പറഞ്ഞു: 
“കുട്ടിക്ക്‌ ബുദ്ധിമുട്ടാണെങ്കില്‍ ഇനി 


മടങ്ങിപ്പോണ്ട.”' 
അന്ന്‌ പെണ്‍കുട്ടികള്‍ക്ക്‌ വിധിച്ചിരുന്നത്‌ 
ശാസ്രതരീയസംഗീതവും തയ്യലും അല്പം 


സംസ്‌കൃതവുമാണ്‌ .മാലതിക്കുട്ടിയെയും മന്റ 
കുട്ടികളെയും പാട്ടുപഠിപ്പിക്കുവാന്‍ പാല 
ക്കാട്ടുനിന്ന്‌ ഒരു ബ്രാഹ്‌ മണയുവാവ്‌ ആ 
കാലത്ത്‌ നാട്ടില്‍ വന്നെത്തുകയും ചെയ്തു. 
ഉയരം കുറഞ്ഞ്‌, ചുരുണ്ടമുടിയും കരയുന്നു 
വെന്ന്‌ തോന്നിക്കുന്ന ഒരു പുഞ്ചിരിയും 
കൈമുതലായി നാട്ടിലെത്തിയ ആ യു 
വാവിനെ ശിഷ്യകളില്‍ ചിലര്‍ ആരാധിക്കുവാന്‍ 





കലാകൌമുദി 25 




















തുടങ്ങി. ഞാന്‍ ശിഷ്യയല്ലാത്തതുകൊണ്ടാവാം 
നാലപ്പാട്ടെ ഇലഞ്ഞിമരത്തിന്‍െറ തണലില്‍ 
നിന്നുകൊണ്ട്‌ അയാള്‍ തന്‍െറ ശിഷ കളുടെ 
ആരാധനാഭാവത്തെപ്പറ്റി ആവലാതിപ്പെട്ടത്‌. 
ഞാന്‍ വെറുമൊരു ദേശാടനക്കിളിയായിരുന്നു. 
താന്‍ പറഞ്ഞുതരുന്ന രഹസ്യങ്ങള്‍ ഞാന്‍ 
ഭരദമായി സൂക്ഷിക്കുമെന്ന്‌ അയാള്‍ വിശ്വ 
സിച്ചു. പലരാലും ആരാധിക്കപ്പെടുന്ന താന്‍ 
ഇനി എന്തുചെയ്യണമെന്ന്‌ അയാള്‍ എന്നോട്‌ 
ചോദിച്ചു. ഒരുത്തി പഴുത്ത മാങ്ങമുറിച്ച്‌ 
കൊടുക്കുമ്പോള്‍ മറ്റൊരുത്തി കൈലേസ്‌ 
തയ്ച്ചു കൊടുക്കുന്നു. മുന്നാമത്തെ ആരാധിക 
മുല്ലപ്പുമാല സമ്മാനിക്കുന്നു. 

“ഞാന്‍ കഷ്‌ ടത്തിലായി”' അയാള്‍ കുലു 
ങ്ങിച്ചിരിച്ചുകൊണ്ട്‌ പറഞ്ഞു. തനിക്ക്‌ നാലാ 
മത്തെ ആരാധിക കൊടുത്ത പ്രേമലേഖനം 
വായിക്കുവാനായി കൊണ്ടുവന്ന്‌ തരാമെന്ന്‌ 
അയാള്‍ എന്നോട്‌ പറഞ്ഞു. 

“കമലയുടെ ഉപദേശം എന്താണ്‌?” അയാള്‍ 
ചോദിച്ച. 

“നുണ പറയരുത്‌ എന്നാണ്‌ എന്‍െറ 
ഉപദേശം ഞാന്‍ പറഞ്ഞു. അയാള്‍ 
വിളര്‍ത്തു. 

അയാളുമായി സംസാരിച്ചുകൊണ്ട്‌ ഇല 
ഞ്ഞിയുടെ ചുവട്ടില്‍ നില്‌ ക്കരുതെന്ന്‌ അമ്മമ്മ 
പറഞ്ഞു. 

“ആ ഭാഗോതര്‍ എന്താ പറഞ്ഞിരുന്ന്‌ ?”' 
അമ്മമ്മ എന്നോട്‌ ചോദിച്ചു. 

"ചെമ്പൈ വൈത്തിയെപ്പറ്റി സംസാരി 
ച്ചതാണ്‌ '” ഞാന്‍ പറഞ്ഞു. 

അമ്മമ്മ തലകുലുക്കി. ആയിടയ്ക്ക്‌ അ 
മ്മാമന്‍ ശാസ്തീയ സംഗീതത്തില്‍ താല്‍പ്പര്യം 
. പകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാവാം ഭാഗ 

വതര്‍ ഉമ്മറത്തിണ്ണമേല്‍ ഇരുന്ന്‌ ഭൂഹിമുകു 
ന്ദേതി എന്നും മറ്റും പാടിയിരുന്നത്‌. 
ദാസേട്ടന്‍െറ അച്ഛന്‍ പണ്ട്‌ പണ്ട്‌ വാങ്ങിയ 
ഗ്രാമഫോണ്‍ റെക്കോഡുകള്‍ നാലപ്പാട്ട്‌ 
കൊണ്ടുവന്ന്‌ അമ്മാമന്‍ അവ ശ്രദ്‌ ധിച്ചുകേട്ടി 
രുന്നു. അദ്‌ ദേഹത്തിന്‌ ്രമേഹരോഗം ഉണ്ടാ 
യിരുന്നതുകൊണ്ടാവാം കണ്ണുകളില്‍ തിമിരവും 
ആ കാലത്ത്‌ ആരംഭിച്ചുകഴിഞ്ഞിരുന്നു. എന്നി 
ട്ടും ദിവസേന ആര്‍ഷജ്ഞാനം എന്ന 
പുസ്തകം പൂര്‍ത്തിയാക്കുവാനായി അദ്‌ ദേഹം 
പയത്‌ നിച്ചുകൊണ്ടിരുന്നു. അമ്മാമന്‍ സിഗ 
രറ്റുവലിക്കാറുണ്ടായിരുന്നു. ആനക്കൊമ്പ്‌ 
കൊണ്ടും കാട്ടുപോത്തിന്‍െറ കൊമ്പുകൊണ്ടും 
നിര്‍മ്മിച്ചു ഫില്‍റ്ററുകള്‍ അച്ഛന്‍ അദ്‌ ദേഹ 
ത്തിന്‌ സമ്മാനിച്ചിരുന്നു. ഫില്‍ട്ടര്‍ കൂടാതെ 
അമ്മാമന്‍ സിഗരറ്റ്‌ വലിക്കുന്നത്‌ ഞാന്‍ 
ഓര്‍മ്മിക്കുന്നില്ല. രാവിലെ പത്തുമണിക്ക്‌ 
ഹുക്കയും വലിക്കാറുണ്ടായിരുന്നു. അമ്മാമന്‍െറ 
രണ്ടുഹുക്കകളും നാലപ്പാട്ട്‌ എന്ന്‌ വിളിക്കപ്പെ 
ടുന്നതും പഴയ നാലപ്പാട്ടിന്‍െറ തറയില്‍ 
ഉയര്‍ത്തിയതുമായ വീട്ടില്‍ ഇന്നും അവശേഷി 
ക്കുന്നു. 

അമ്മാമന്‍െറ കൈവിരലുകള്‍ മൃദുലങ്ങളാ 
യിരുന്നു. എഴുതുകയോ പനിനീര്‍പ്പുച്ചെടിക 
ളുടെ തലപ്പുകള്‍ കുത്തിരികൊണ്ട്‌ മുറിക്കു 
കയോ മാതമേ ആ വിരലുകള്‍ ചെയ്‌ തിരിക്കു 
കയുളളു. ഞങ്ങള്‍ക്ക്‌ വയലറ്റ്‌ പെന്‍സിലിന്‍െറ 
അറ്റം ബ്ളേഡുകൊണ്ട്‌ മുറിച്ചുതന്നിട്ടുണ്ട്‌, 
















































കലാ-പയമുദി 26 
1 


7 





പണ്ട്‌ പണ്ട്‌. ആ പെന്‍സിലുകളെ പെരുമാള്‍ 
ച്ചെട്ടി പെന്‍സിലുകള്‍ എന്നാണ്‌ അമ്മാമന്‍ 
വിളിച്ചിരുന്നത്‌ . അത്തരം ഒരു പെന്‍സിലിന്‍െറ 
മുന ഒരിക്കലും വായിലിടാൻ പാടില്ലെന്ന്‌ 
അമ്മാമന്‍ ഒരിക്കല്‍ എന്നോടും ജ്യേഷ്ഠനോടും 
പറഞ്ഞു. വായിലിട്ടാല്‍ എന്താണ്‌ സംഭവിക്കുക 
എന്ന്‌ അറിയുവാനായി ഞാന്‍ അത്‌ ചെയ്തു 
നോക്കി. എന്‍െറ നാവ്‌ ഈതനിറമാവുകയും 
എന്‍െറ തുപ്പലിന്‌ കാറിയ എണ്ണയുടെ 
ദുസ്വാദ്‌ വന്നതായി എനിക്ക്‌ അനുഭവപ്പെടു 
കയും ചെയ്തു. 
വൈരക്കല്ല്‌ വിഴുങ്ങിയാല്‍ മരണം സംഭവി 
ക്കുമെന്ന്‌ മാരാത്താട്ടില്‍ അനിയന്‍ ഒരു 
ദിവസം പറഞ്ഞു. വൈരക്കല്ല്‌ വിഴുങ്ങി മരണം 
വരിച്ച രാജുകുമാരികളുടെ കഥകള്‍ അനിയന്‍ 
അറിയാമായിരുന്നു. അനിയന്‍െറ അച്ഛന്‍െറ 
അമ്മയായ മുകാമി അമ്മയും അമ്മയായ 
ജാനകിയമ്മയും പാലക്കാട്‌ ജുനിച്ചു വളര്‍ന്ന 
വരായിരുന്നു. പാലക്കാട്ടുകാര്‍ കഥകള്‍ പറയു 
വാനും സ്വാദിഷ്ടമായ ഭോജുനം പാചകം 
ചെയ്യുവാനും താല്‍പ്പര്യം (പദര്‍ശിപ്പിച്ച. 
അവരുടെ കഥകള്‍ കേള്‍ക്കുവാന്‍ എനിക്കും 
ആഗ്രഹമുണ്ടായിരുന്നു. മാരാത്താട്ടില്‍ ചെ 
ന്നാല്‍ പഴുത്തമൂവാണ്ടന്‍ മാങ്ങ, കല്‍ക്കണ്ടം, 
അടമാങ്ങക്കഷണങ്ങള്‍, മുന്തിരി മുതലായവ 
അവിടെയുള്ളവര്‍ എനിക്ക്‌ സമ്മാനിക്കാറു 
ണ്ടായിരുന്നു. അവിടെ ചെന്ന്‌ കിഴക്കേകോ 
ലായില്‍ ഇരുന്ന്‌ കവുങ്ങുകളെ നോക്കിക്കൊണ്ട്‌ 
തങ്കത്തിന്‍െറയും അനിയന്‍െറയും അച്ഛന്‍െറ 
അമ്മയോടൊപ്പം ഇരുന്ന്‌ വെറ്റിലയും കളിയട 
ക്കയും തിന്നുവാന്‍ ഞാന്‍ ശിലിച്ചു. കിഴക്കെ 
കോലായില്‍ തൂണും ചാരിയിരിക്കുമ്പോള്‍ 
തൊഴുത്തിലെ ചുവന്ന പശു കുനിഞ്ഞ്‌ 
വൈക്കോല്‍ ചവയ്ക്കുന്നത്‌ എനിക്ക്‌ കാണു 
വാന്‍ സാധിച്ചു. പടിക്ക്‌ പുറത്ത്‌ കൊച്ചാക്കു 
എന്ന ഇഷ്ടികപ്പണിക്കാരന്‍െറ മക്കളായ, 
കൊച്ചന്നവും പ്രാഞ്ചീസും പൂഴിയില്‍ ''ഫുള്യേന്‍ 
കുത്തി” ക്കളിക്കുന്നതും എനിക്ക്‌ കാണുവാന്‍ 
സാധിച്ചിരുന്നു. കൊച്ചാക്കുവിന്‍െറ പെങ്ങളും 
അവിവാഹിതയുമായ മാത്തിരി ഇടയ്ക്കിട 
യ്ക്ക്‌ പുറത്തുവന്ന്‌ ര്പാഞ്ചീസേ (പാഞ്ചീസേ 
എന്ന്‌ വിളിക്കുന്നത്‌ ഞാന്‍ കേട്ടു. (പാഞ്ചീസ്‌ 
എന്ന പേര്‌ ഞാന്‍ ഉച്ചരിച്ചുകേട്ടപ്പോള്‍ 
അമ്മാമന്‍ ഒരു സന്ധ്യക്ക്‌ പറഞ്ഞു; “ഫാന്‍ 
സിസ്‌: എന്ന പേരിനെയാണ്‌ കൊച്ചാക്കുവി 
ന്‍െറ കുടുംബക്കാര്‍ (പാഞ്ചീസാക്കിയിരിക്കു 
ന്നത്‌!” 
മാരാത്താട്ടില്‍ കാവേരിയോപ്പു എന്ന്‌ 
വിളിക്കപ്പെടുന്ന ഒരു ബന്ധു കൂടി അന്ന്‌ 
താമസിച്ചിരുന്നു. അവര്‍ക്കും കുട്ടികളെ ഇഷ്ട 
മായിരുന്നു. മാരാത്താട്ടിലെ അന്തരീക്ഷം 
ശാന്തമായിരുന്നു. മറ്റു ഗൃഹങ്ങളില്‍ മിക്ക 
ദിവസങ്ങളിലും വഴക്കും വക്കാണവും നടക്കാ 
റുണ്ടായിരുന്നു. മാരാത്താട്ടില്‍ ഒരു ദിവസം 
ചെന്നപ്പോള്‍ അകത്തുനിന്ന്‌ തങ്കത്തിന്‍െറ 
അച്ഛന്‍ ഉച്ചത്തില്‍ തന്‍െറ അമ്മയോട്‌ 
തര്‍ക്കിക്കുന്നത്‌ ഞാന്‍ കേട്ടു. 
"റയിഷാക്കണം. റയിഷാക്കാന്‍ തയ്യാറല്ലെ 
ങ്കില്‍ ഞാന്‍ ഈ കല്യാണം സമ്മതിക്കില്യ” 
അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഞാന്‍ പരിശ്രമ 
ത്തോടെ നാലപ്പാട്ടേക്ക്‌ തിരിഞ്ഞ്‌ ഓടുകയും 















ചോദിച്ചു: 


"അത്‌ ഇംഗ്ളീഷ്‌ വാക്കല്ലേ? കമലയ്ക്കല്ലേ 
എന്നെക്കാള്‍ ഇംഗ്‌ ളീഷ്‌ അറിയുക? എവിടെ 


നിന്നാണ്‌ ഈ വാക്ക്‌ കേട്ടത്‌ 


മാരാത്താട്ടിലേക്ക്‌ കയറുവാന്‍ ഭാവിക്കു 


ചെയ്തു. റയിഷാക്കുക എന്ന വാക്കിന്‍െറ 
അര്‍ത്ഥം ഞാന്‍ അന്വേഷിച്ചപ്പോള്‍ അമ്മമ്മ 


















മ്പോള്‍ അകത്തെ മുറിയില്‍ നിന്ന്‌ കേട്ടതാ 
ണെന്ന്‌ പറഞ്ഞപ്പോള്‍ അമ്മമ്മ കോപിച്കു. 
സ്വകാര്യ സംഭാഷണങ്ങള്‍ കേള്‍ക്കുവാനിട 
യായാല്‍ അവ മറക്കുകയാണ്‌ വേണ്ടത്‌ 
എന്ന്‌ അവര്‍ എന്നോട്‌ പറഞ്ഞു. ശബ്ദമു 
ണ്ടാക്കാതെ എവിടെയും കയറിച്ചെല്ലരുതെന്നും 
അമ്മമ്മ പറഞ്ഞു. ചുമയ്‌ ക്കുകയാണ്‌ അത്തരം 


















സന്ദര്‍ഭങ്ങളില്‍ വേണ്ടതെന്ന്‌ അമ്മമ്മ 
അഭി,പായപ്പെട്ടു. ഉറക്കെ ഉറക്കെ ചുമയ്‌ ക്കുക. 
ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്‌ ചോദിക്കുക. 
എന്നിട്ട്‌ ഉമ്മറച്ചടികള്‍ ചവുട്ടിക്കയറുക. നഗര 
ത്തില്‍ വളര്‍ന്നതുകൊണ്ടാവാം അത്തരം 
നാട്ടുനടപ്പുകളൊന്നും എനിക്ക്‌ അറിഞ്ഞിരു 
ന്നില്ല. നഗരത്തില്‍ അതിഥി ഫോണിലൂടെ 
തന്‍െറ വരവിനെപ്പറ്റി മുന്‍കൂട്ടി പറഞ്ഞിരിക്കും. 
വീട്ടിലെത്തിയാല്‍ വാതില്‌ ക്കലുള്ള ബെല്ലടി 
ക്കുകയും ചെയ്യും. അതിഥി വാതില്‍ക്കലെ 
ത്തിയാല്‍ ഉടനെ വീട്ടുകാര്‍ വളര്‍ത്തുന്ന നായ്‌ 
കുരയ്‌ ക്കുകയും ചെയ്യും. ഗ്രാമത്തില്‍ വളര്‍ 
ത്തുനായ്‌ ക്കള്‍ ഇല്ല. അലഞ്ഞുനടക്കുന്ന 
നായ്ക്കള്‍ക്ക്‌ വീട്ടുകാര്‍ എച്ചില്‍ ഭക്ഷി 
ക്കുവാന്‍ കൊടുക്കുമായിരിക്കും. പക്ഷേ 


* പദര്‍ശിപ്പിക്കുവാന്‍ മനുഷ്യനോ 


അവയെ ഒരിക്കലും വീട്ടിന്‍െറ ഉളളിലേക്ക്‌ 
പ്രവേശിക്കാന്‍ ആരും അനുവദിക്കാറില്ല. 
ചൊക്ളിച്ചട്ടികള്‍ എന്ന്‌ വിളിക്കപ്പെടുന്ന ആ 
ഭിക്ഷാംദേഹികള്‍ നഗരത്തിലെ വളര്‍ത്തു 
നായ്‌ ക്കളേക്കാള്‍ സ്നേഹശീലരായി മാറു 
കയും ചെയ്യും. ക്ഷമയുടെ പര്യായങ്ങള്‍ 
പോലാവും അവ കാലം ചെല്ലുന്തോറും. 
അമ്പാഴത്തേല്‍ക്കാര്‍ ചോറ്‌ കൊടുത്തിരുന്ന 
രു നായ ആ കാലത്ത്‌ ഞങ്ങളുടെ 

വീട്ടിലേക്കും ദിവസേന വരാറുണ്ടായിരുന്നു. 

അവന്‍െറ പേര്‌ തുമ്പി എന്നായിരുന്നു. 

കറുപ്പും വെളുപ്പും പാണ്ടുകളുള്ളവനും ആരോ 

ഗ്ൃവാനുമായ ഒരു മൃഗം. അവന്‍ കുട്ടിയോപ്പു 

വിനെ അനുഗമിക്കുന്നതില്‍ തന്‍െറ നിര്‍വൃതി 

കണ്ടെത്തി. കുട്ടിയോപ്പു സന്ധ്യകഴിഞ്ഞ്‌ 

നാലല്പാട്ടേക്ക്‌ ഉറങ്ങുവാനായി വരുമ്പോള്‍ 

വിളക്ക്‌ പിടിച്ച ഇട്ടിയച്‌ ഛന്‍െറ പിന്നില്‍ 

തുമ്പി ഒരു സമ്മന്തക്കാരന്‍െറ ഗാംഭീര്യത്തോടെ 

നടന്നുവരാറുണ്ടായിരുന്നു. രാവിലെ എട്ടര 

കഴിഞ്ഞ്‌ കുട്ടിയോപ്പുവിന്‍െറ കുടെ അവന്‍ 
അമ്പാഴത്തേല്‍ വീട്ടിലേക്ക്‌ മടങ്ങുകയും 
ചെയ്തു. 

എന്‍െറ പിന്നില്‍ വാലാട്ടിക്കൊണ്ടു നടക്കു 
വാന്‍ ഒരു പട്ടിക്കുട്ടിയെ വിലകൊടുത്ത്‌ 
. വാങ്ങണമെന്ന്‌ ഞാന്‍ കലശലായി മോഹിച്ചു. 
എന്‍െറ ക്ളാസ്സില്‍ പഠിച്ചിരുന്ന പരിഷ്ക്കാ 
രികളുടെ വളര്‍ത്തുപട്ടികളെപ്പറ്റിയുളള വി 
ചി തകഥകള്‍ ഞാന്‍ കൌതുകത്തോടെ ശ്ര 
ദ്ധിച്ചുകേള്‍ക്കാറുണ്ടായിരുന്നു. തങ്ങളുടെ 
പട്ടികളെ നടത്തുവാന്‍ അതിരാവിലെ നിര 
ത്തിലൂടെ പോവാറുളള സതീര്‍ത്ഥ്യകളോട്‌ 
എനിക്ക്‌ അസൂയതോന്നി. പട്ടികളുടെ സ്നേ 
ഹൃപകടനം അവര്‍ക്ക്‌ ഒരുതരം സുരക്ഷിത 
ബോധം നല്‌കിയിരുന്നു. എന്നോട്‌ സ്നേഹം 
മൃഗമോ 
തയ്യാറായില്ല. 

വളര്‍ത്തുപട്ടിയെ ആഗ്രഹിക്കുന്നുവെന്ന്‌ 
അമ്മ അച്ഛനോട്‌ പറയുവാന്‍ ധൈര്യപ്പെട്ട 
പ്പോള്‍ ഞങ്ങള്‍ (പതീക്‌ ഷിച്ചിരുന്ന കൊടുങ്കാറ്റ്‌ 
വീട്ടില്‍ വീശി. അച്ഛന്‍ ക്രോധാകുലനായി 
എന്നെയും അമ്മയെയും ശകാരിച്ചു. പേപ്പട്ടി 
വിഷത്തിന്‍െറ മാരകത്വത്തെപ്പറ്റി അച്ഛന്‍ 
അരമണിക്കൂര്‍ നേരം എന്നോട്‌ ്രസാഗിച്ചു. 
"ഒരിക്കലും ഒരിക്കലും ഞാന്‍ അത്‌ സമ്മതി 
ക്കില്യ.' അച്ഛന്‍ വിക്കലോടെ വിളിച്ചു 
പറഞ്ഞു. 

അന്ന്‌ സന്ധ്യയ്ക്ക്‌ ഞാന്‍ അടുക്കളപ്പടി 
മേല്‍ വിഷണ്ണയായി ഇരുന്നപ്പോള്‍ ഓലേങ്ങാ 
ട്ടെ പാറുക്കുട്ടി നനഞ്ഞ കണ്ണുകളോടെ എന്നെ 
സമീപിച്ച്‌. 

"കൂട്ടിക്കെന്തിനാ 
ചോദിച്ചു. 

“എനിക്ക്‌ മടീല്‌ വയ്ക്കാനാണ്‌ . എനിക്ക്‌ 
ഒരു പട്ടീനെ കെട്ടിപ്പിടിച്ച്‌ ഉമ്മ വയ്ക്കണം 
ഞാന്‍ പറഞ്ഞു. 

“ഇബടെ വരണ കാടന്‍പുപ്പേപിടിച്ച്‌ 
തരണാഃ? ദുസോം കേക്കാം മിയാവ്‌ മിയാവ്ന്ന്‌ . 
അട്ക്കളടെ വാതില്‌ നല്ലോണം അടച്ചാലും 
അത്‌ ആത്ത്‌ കടക്കും. തട്ട്മ്മക്കുടിയാവും 
വരവ്‌. അയിനെ പിടിച്ച്‌ അയിന്‍െറ നഖം 
മുറിച്ച്‌ വായ തുണിയോണ്ട്‌ കെട്ടിയാ കുട്ടിക്ക്‌ 


പട്ടിക്കുട്ടി?” അവര്‍ 





അയിനെ മടീല്‌ ഇരുത്താം പാറുക്കുട്ടി 


പറഞ്ഞു. 

“കുട്ടിക്ക്‌ അനര്‍ത്ഥം പറഞ്ഞ്‌ കൊടു 
ക്കണ്ട്‌” നാരായണന്‍ നായര്‍ പറഞ്ഞു. 

“കാടന്‍ പൂച്ചെ പാറുട്ടി പിടിച്ച്‌തരോ? 
ഞാന്‍ ചോദിച്ചു. 

“അയ്യോ ഇന്‍െറ അമ്മേ... ഇന്നെ മാന്തിപ്പൊ 
ളിക്കില്യേ? ആണുങ്ങളെക്കൊണ്ട്‌ പിടിപ്പി | 
ക്കണം കുട്ട്യേ.” പാറുക്കുട്ടി പറഞ്ഞു. } 

*'ആണുങ്ങക്ക്‌ മാന്തിയാ വേദനിക്കിലേ, a 
നാരായണന്‍ നായര്‍ പരിഹാസച്ചിരിയോടെ 
ചോദിച്ചു. പാറുക്കുട്ടി തലതാഴ്‌ ത്തി. | 

"ഞാന്‍ കല്യാണം കഴിച്ചിട്ട്‌ വേറെ വീട്ടില്‌ | 
താമസിക്കുമ്പോ ആദ്യം വാങ്ങുക ഒരു 
നായ്ക്കുട്ടിയെയാണ്‌ . ഫര്‍ണിച്ചുറൊക്കെ പി 
ന്നെ വാങ്ങും. ഒരു വെളുത്ത നായ്ക്കുട്ടി 
ഞാന്‍ പറഞ്ഞു. 

"കുട്ടിടെ ഭര്‍ത്താവ്‌ സമ്മതിച്ചില്യെങ്കിലോ?” 
പാറുക്കുട്ടി ചോദിച്ചു. 
“നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരാളെ 

ഞാന്‍ കല്യാണം കഴിക്കും.” ഞാന്‍ പറഞ്ഞു. 

"ദാസ്‌ മാമടെ മൂത്തമോള്‍ ഒരു മൃഗ 
ഡോക്ടറെയാണ്‌ കല്യാണം കഴിച്ചത്‌ 
ബാറാ ബാന്‍കിയില്‍ താമസിക്കണ മോള്‌. 
അവരോട്‌ പറഞ്ഞാമതി കുട്ടിക്കും ഒരു 
മൃഗഡോക്ടറെ വേണംന്‌ ...”” നാരായണന്‍ 
നായര്‍ പറഞ്ഞു. 

“മൃഗങ്ങളെ സികിത്സിക്കണോരെ ചൂര 
ടിക്കും കുട്ട്യേ. കന്ന്‌കാലിയോളടെ ചൂരായി 
രിക്കും അവ്റ്ുക്ക്‌.'' പാറുക്കുട്ടി പറഞ്ഞു. 
നാരായണന്‍ നായര്‍ ഉറക്കെ ചിരിച്ചു. 

കുട്ടി നായ്ക്കുട്ടീനേം പിച്ചക്കുട്ടീനേം 
ഉമ്മവയ്ക്കാന്‍ പോണ്ട. അവറ്റ മാന്തിപ്പൊളി 
ക്കും. കൊറപ്ചും കൂടി വലുതാവുമ്പൊ 
അച്ഛന്‍ വല്ലോരേം കൊണ്ട്‌ വരും കല്യാണം 
കഴിക്കാന്‍. അപ്പൊ ഒന്നാന്തരം ഒരു മനുഷ്യ 
ക്കുട്ട്േേപസവിച്ചോളും. അയിനെ മടീലിരുത്തി 
ഉമ്മവച്ചോളൊ.' ' നാരായണന്‍ നായര്‍ പറഞ്ഞു. 

കുഞ്ഞാത്തു ഇടറുന്ന കാല്‍വെപ്പുകളോടെ 
അടുക്കളയില്‍ ;പവേശിച്ചു. ആ വൃദ്ധന്‍ 
എന്നെ നോക്കി പിരിച്ചു. 

““നായിനെ പിടിച്ച്‌ മടീലിരുത്തിയാ അത്‌ 
കുപ്പായുത്തീല്‍ അപ്പിടി കാഠിക്കും, മോളെ. 
പിന്നെ കുപ്പായം ഛൂരടിക്കും.” കുഞ്ഞാത്തു 
പറഞ്ഞു. 

" “നായ്‌ ക്കാഠത്തിന്‌ എന്തുപോലെത്തെ 
നാറ്റാ*'' ഞാന്‍ ചോദിച്ചു. 

““നായ്‌ ക്കാഠത്തിന്‍െറ പൂറ്‌ കുട്ടിക്ക്‌ അറീല്യ. 
അതോണ്ടാ ദൂസോം നായിനെ വാങ്ങണാന്ന്‌ 

പറഞ്ഞ്‌ ശാഠ്യം പിടിക്കണ!" നാരായണന്‍ 
നായര്‍ പറഞ്ഞു. 

ആ റോട്ടില്‌ നായ്ക്കാാം കണ്ടാ കൊറച്ച്‌ 
പറക്കി എട്ത്ത്‌ കൊണ്ട്‌ രോ കുഞ്ഞാത്തു 





മാപ്പളേ? പാറുക്കുട്ടി ചോദിച്ചു. 

““അരേപ്പൊ നന്നായത്‌! ജയ്ക്ക്‌ വേറെ 
ജോലീലേ്േ? കല്ക്കത്തേല്‌ വന്നിട്ട്‌ റോട്ടില്‍ 
കെടക്കണ നായ്ക്കാഠം പറക്കിക്കൊണ്ട്രലാ 
ഇന്റെ ജോലി? ' കുഞ്ഞാത്തു ഉദ്വോഗത്തോടെ 
ചോദിച്ചു. പാറുക്കുട്ടി തലതാഴ്ത്തി. 





(തുടരും) 














കലാകനമുദി - 7 





































A സൈക്കിളിനു 


മൊഴികെ ഒരു വാഹനത്തിനും ്രവേശ 
നമില്ല എന്നെഴുതിയ ബോര്‍ഡിന്‍െറയടുത്തായി 
ശങ്കര്‍ കൊണ്ടേസ പാര്‍ക്ക്‌ ചെയ്തു 
ക്യാമറയും റെക്കാര്‍ഡറുമടങ്ങുന്ന ബാഗ്‌ 
ചുമലിലിട്ട്‌ നടന്നു. 

എന്തൊരിടമാണ്‌ . നിറയെ മരങ്ങള്‍. ഈട്ടി 
യും, വാകയും, പ്ളാവും, മാവും, രാജുമല്ലിയും, 
പേരറിയാത്ത അനവധി മരങ്ങളും. പലയിട 
ങ്ങളിലും പച്ചപ്പിനിടയ്ക്ക്‌ കാണാവുന്ന 
കെട്ടിടങ്ങളുടെ മനോഹരമായ മുഖപ്പുകള്‍. 

ഏതോ ഒരു കോണില്‍നിന്നും അനിത 
നടന്നെത്തി. നന്നായൊന്ന്‌ പുഞ്ചിരിച്ചു. ശങ്കര്‍ 
അവളുടെ തലയില്‍ വെറുതെ വലംകൈ 
കൊണ്ട്‌ ഉലച്ചു. അവള്‍ ഒഴിഞ്ഞുമാറി, ചിരിച്ച്‌ 
വീണ്ടും ഒപ്പം നടന്നു. 

ഒററയടിപ്പാതയുടെ ഒരു വശത്തായ്‌ പടർ 
ന്നുപന്തലിച്ച്‌ തണല്‍ വിരിച്ച ഒരു മഞ്ചാടി 
മരത്തിന്‍െറ ചോട്ടില്‍ ഒരു വീല്‍ ചെയര്‍. 
അതിന്‍െറയടുത്തായ്‌ മരത്തില്‍ ചാരിയിരി 
ക്കുന്ന വൃദ്ധയായൊരു ആംഗ്ളോ ഇന്ത്യന്‍ 
സ്തീ. കൈയിലെന്തോ മുറുക്കെ പിടിച്ചിരി 
ക്കുന്നു. 

അടുത്തെത്തിയപ്പോഴാണ്‌ അവരുടെ നരച്ച 
ഫ്രോക്കിന്‍െറ മടിയില്‍ നിറയെ ചുകന്ന 
മഞ്ചാടിമണികളാണെന്ന്‌ കണ്ടത്‌. 

അനിത പരിചയപ്പെടുത്തി. 

ഇത്‌ മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസ്‌. 

അവര്‍ തലയുയര്‍ത്തി നോക്കിയതുപോലു 
മില്ല. കൈയിലിരുന്ന ഒരുപിടി മഞ്ചാടി അവര്‍ 
മെല്ലെ, ചുകപ്പിന്‍െറയൊരു ്രഭപോലെ 
ഫ്രോക്കിലേക്കിട്ടു. കുറെ ചിതറി നിലത്തു 
വീണു. അയാള്‍ കുനിഞ്ഞ്‌, അത്‌ പെറുക്കി, 
മണ്ണുതുടച്ച്‌ കൈയിലേക്ക്‌ വച്ചുകൊടുത്തു. ൽ 

വാര്‍ദ്ധക്യം ബാധിച്ചു, തെളിഞ്ഞുയര്‍ന്ന 
ഞരമ്പുകളോടുന്ന, വിറയാര്‍ന്ന കൈയുകള്‍. 
അവര്‍ തലയുയര്‍ത്തി. ചുളിഞ്ഞ്‌ വിളറിയ 
മുഖത്ത്‌ ഇളം പച്ചഗോട്ടിപോലുളള കണ്ണുകള്‍. 
കണ്ണൊന്ന്‌ തിളങ്ങി. പിന്നെ സ്വന്തം ശബ്ദ 
ത്തെപ്പോലും പേടിക്കുംപോലെ പതിഞ്ഞ 
സ്വരത്തില്‍ അവര്‍ പറഞ്ഞു--താങ്ക്‌ യൂ, താങ്ക്‌ 
യൂ വില്‍്രഫഡ്‌. 

















അയാള്‍ അനിതയെ നോക്കി. അനിത, 
അവിടവിടെ കാണുന്ന മഞ്ചാടിമണികള്‍ 
ശേഖരിക്കുകയാണ്‌. 
അയാള്‍ക്കെന്ത്‌ പറയണമെന്നറിയില്ല, He aie 
പിന്നെ മെല്ലെ എഴുന്നേററപ്പോള്‍ അയാള്‍ Se ക 


പറഞ്ഞു--പ്ളീസ്‌ ഡോന്‍റ്‌ മെന്‍ഷന്‍. 
മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസ്‌ മുഖമൊന്നുയര്‍ 


ത്തിയതുപോലുമില്ല. കവറെടുത്ത്‌, അതിലാ 








































അനിത ഒരുപിടി മഞ്ചാടി മണികളുമായ്‌ 


അനിത നിന്ന്‌, ബാഗില്‍നിന്നും ഒരു 


മഞ്ചാടിമുത്തുകള്‍ 


മുഴുവനുമിട്ട്‌, പിന്നെ തീര്‍ത്ഥം വാങ്ങാനെന്ന 


മടിയില്‍തീഞ്ചമഞ്ചടി ഉണിമ 


കലറുകയമുദ॥ 28 

















































പോലെ കൈ പിടിച്ച്‌... 
മാ(തം 


ഒരു മഞ്ചാടിമണി 
ആയുരരേഖയ്ക്കും ബുദ്ധിരേഖ 
യ്ക്കുമിടയ്ക്ക്‌ ചുവന്ന്‌ തിളങ്ങി. ഇതൊക്കെ 
പിന്നീടവര്‍ക്ക്‌ കൊടുക്കാനാണ്‌. അവര്‍ 
ഹാപ്പിയാവും. 
ആരാണ്‌ വില്‍ഫ്രഡ്‌ ? അയാള്‍ ചോദിച്ചു. 
മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസിനന്‍െറ അവസാ 


ഉമായി 

















നത്തെ മകന്‍. 

അയാളിപ്പോഴെവിടെയാണ്‌ ? 

സ്‌റ്റ്റ്സിള്‍. ഏതോ അമേരിക്കന്‍ ഡോ 
ക്ടറെ വിവാഹം കഴിച്ച്‌ അവിടെ കൂടിയിരി 
ക്കുകയാണ്‌. 

ഇവിടെ വരാറില്ലേ: കത്തയയ്ക്കാറില്ലേ? 

അനിത നിന്നു. 

മിസ്‌ ഹര്‍ ഫെര്‍ണാന്‍ഡസ്‌ ഒരു എഞ്ചിന്‍ 
ഡ്രൈവറായിരുന്നു. ഒരു ററിപ്പിക്കല്‍ ആംഗ്ളോ 
ഇന്ത്യന്‍. അവര്‍ക്ക്‌ പതിനൊന്നു മക്കള്‍. മുന്നു 
കുട്ടികള്‍ മരിച്ചുപോയി. ബാക്കിയെല്ലാവരും 
വിദേശത്താണ്‌. മുത്തമകന്‍ ആസ്ട്രേലിയ 
യില്‍. ഒരു പെണ്‍കുട്ടി ഇര്‍മ്മനിയില്‍. 
രണ്ടുപേര്‍ ഗള്‍ഫില്‍. ബാക്കിയുള്ളവര്‍ എവി 
ടെയാണെന്നുപോലുമറിയില്ല. 

അവരൊക്കെ വരാറില്ലേ? 

അനിത മുഖത്തേക്കുററുനോക്കി. 

ഇല്ല. നാലുവര്‍ഷം മുമ്പ്‌ ഫെര്‍ണാന്‍ഡസ്‌ 
മരിച്ചു. മക്കളെ അറിയിക്കാന്‍ ആരുടേയും 
വിലാസം പോലുമുണ്ടായിരുന്നില്ല. അവര്‍ 
മരണവാര്‍ത്ത നാഷണല്‍ ഡെയ്ലീസില്‍ 
പരസ്യം ചെയ്തു. എന്നിട്ടും ആരും എത്തിയില്ല. 

ഒന്ന്‌ നിറുത്തി, അനിത തുടര്‍ന്നു; 

കൊച്ചുകോട്ടേജും സ്ഥലവും അടുക്കളയില്‍ 
നിന്നിരുന്ന മിസ്സിസ്‌ മാത്യൂസിന്‍െറ മകന്‍ 
വിററുകൊടുത്തു. അയാള്‍ മാര്രമാണ്‌ ഇട 


യ്ക്കിടെ വരാറ്‌. അയാള്‍ വരുമ്പോള്‍ 
സ്ററാമ്പുകള്‍ കൊണ്ടുകൊടുക്കും. 
സ്ററാമ്പുകളോ? 
അതെ. 


മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസിന്‍െറ സ്ററാമ്പ്‌ 
കളക്ഷന്‍ കാണേണ്ടതാണ്‌ . സാധാരണ 
ആരെ കണ്ടാലും അവര്‍ ചോദിക്കും---ഡൂ യൂ 
ഹാവ്‌ എനി സ്ററാമ്പ്സ്‌ ഫോര്‍ മൈ സണ്‍? 
ഒരു മകന്‍െറ ഹോബി സ്ററാമ്പ്‌ കളക്‌ ഷനാ 
യിരുന്നു. അവനുവേണ്ടി പണ്ടേ ശേഖരിക്കു 
മായിരുന്നു. അവന്‍ ചേര്‍ത്തുവച്ചതും, അവനു 
വേണ്ടി ചേര്‍ത്തു വച്ചതും, ഒരു നിധിപോലെയ 
വര്‍ സൂക്ഷിക്കുന്നു. ആരേം തൊടാന്‍കൂടി 
സമ്മതിക്കില്ല. ചിലപ്പോ എന്നെ ചിലത്‌ 
കാട്ടിത്തരാറുണ്ട്‌. ഓരോന്നിന്‍െറയും ചരിശ്ര 
വും അവര്‍ക്കറിയാം. മകന്‍ വരുമ്പോള്‍ 
കൊടുക്കാന്‍ വേണ്ടിയാണ്‌ ശേഖരിക്കുന്നത്‌. 

മഞ്ചാടിമണികളോ? 

ഓ, അത്‌ അവര്‍ക്കും മംഗളം മാമിക്കും 
വേണ്ടി ശേഖരിക്കുന്നതാണ്‌ . എന്നിട്ടിടയ്ക്കി 
ടെ അവര്‍ രണ്ടാളുംകൂടി പല്ലാംകുഴി കളിക്കും. 

മിസ്സ്‌, ഫോണ്‍ ഫോര്‍ യൂ. 

ശബ്ദം കേട്ടപ്പോഴാണ്‌ അല്പം മാറി, 
അനിതയുടെ ഇടതുവശത്ത്‌ നില്‍ക്കുന്ന 
പെണ്‍കുട്ടിയെ കണ്ടത്‌. ഞാനിപ്പോ വരാം. 
എന്നിട്ട്‌ പറമ്പാദ്യം കാണാം. പിന്നെ 
കമ്മ്യൂണിലേക്ക്‌ പോവാം. 

അയാള്‍ അവിടെ നിന്നു. 

അനിത പെണ്‍കുട്ടിയോടൊപ്പം 
നീങ്ങുന്നത്‌ കണ്ടു. 

ഒരു പ്ളാവിന്‍െറ ചോട്ടില്‍ ഇഷ്ടികകൊണ്ട്‌ 

പണിഞ്ഞ വൃത്താകൃതിയിലുളള ബെഞ്ചിലി 
രുന്നു. ഇവിടെയിരുന്നാല്‍ പറമ്പിന്‍െറ പച്ചപ്പ്‌ 
കാണാം. 

ദൂരെ വിവിധ ആകൃതിയിലുളള കോട്ടേജു 


നടന്നു 





കള്‍. അതില്‍ നിറയെ വൃദ്ധരായ മനുഷ്യരാ 
യിരിക്കും. ആരോരുമില്ലാത്തവര്‍, മക്കള്‍ 
ഉപേക്ഷിച്ചവര്‍, ഭാര്യ മരിച്ചവര്‍, ഭര്‍ത്താവ്‌ 
മരിച്ചവര്‍, വാര്‍ദ്ധക്യം നല്‍കിയ നിസ്സഹായ 
തയോടെ പീളകെട്ടിയ കണ്ണുകളും. മങ്ങിയ 
ഓര്‍മ്മകളുമായ്‌, കുടുംബങ്ങളുണ്ടായിരുന്നവര്‍. 

അയാള്‍ മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസിനെ 
നോക്കി. അതേയിരിപ്പിരിക്കുകയാണവര്‍. 
മഞ്ചാടിമണികള്‍ കൈയിലെടുത്ത്‌, വിരലു 
കള്‍ക്കിടയിലൂടെ ഫ്രോക്കിലേക്കിട്ട്‌, വീണ്ടു 
മെടുത്ത്- 


പതിനൊന്ന്‌ എട്ട്‌ മക്കള്‍... 


പസവം. 


അയാള്‍ മനസ്സില്‍ അവരുടെ കോട്ടേജ്‌ കണ്ടു. 
വൃത്തിയുളള കൊച്ചുവീട്‌. കിസ്തുവിന്‍െറ 
തിരുരൂപം. കത്തിച്ച മെഴുകുതിരി. അടുക്കളയി 








ലോരോന്ന്‌ പാചകം മിസ്സിസ്‌ 
ഫെര്‍ണാന്‍ഡസ്‌. 

ട്വീസറുപയോഗിച്ച്‌ മെല്ലെ സ്ററാമ്പ്‌ ഇള 
ക്കിയെടുക്കുന്ന സ്രതീ. കെട്ടിപ്പിടിപ്പ്‌ താങ്ക്‌ യൂ 
മമ്മീ എന്നു പറയുന്ന പൂച്ചക്കണ്ണുള്ള കുട്ടി. 
കുട്ടികളെ നിരത്തി കുളിപ്പിക്കുന്ന മിസ്സിസ്‌ 
ഫെര്‍ണാന്‍ഡസ്‌ . തൊട്ടിലില്‍ കരയുന്ന 
എഡ്‌ വേര്‍ഡിന്‍െറ അപ്പി നിറഞ്ഞ തുണി, 
കഴുകാന്‍ മാററി, മറെറാരു തുണിയിട്ട്‌, 
അവനെ കഴുകി, മുലകൊടുത്ത്‌, ആട്ടിയു 
റക്കി--വൈകുന്നേരങ്ങളില്‍ വെസ്‌ റേറണ്‍ 
ക്ളാസ്സിക്കല്‍ കേട്ട്‌, ഒരു ബിയറോ അല്പം 
വൈനോ കുടിക്കുന്ന ഫെര്‍ണാന്‍ഡസിനായ്‌ 
അടുക്കളയില്‍ ഫിംഗര്‍ ചിപ്സുണ്ടാക്കുന്ന 
സ്ത്രീ. മക്കളുടെ ഓരോ വിജയത്തിനും 
പളളിയില്‍ മെഴുകുതിരി കത്തിച്ച്‌, മദര്‍ 
മേരിയോടു പാര്‍ത്ഥിച്ച്‌, മക്കളെ കെട്ടിപ്പു 


ചെയ്യുന്ന 


“അവരുട 


ണര്‍ന്ന്‌ നിറുകയില്‍ ഉമ്മവച്ച്‌, 
ഫോക്ക്‌ 


പിഞ്ഞിപ്പോയ വേഷം തുന്നി, 
തുന്നി, കൈലേസ്‌ തുന്നി, വീട്‌ വലയടിച്ച്‌, 
പൂന്തോട്ടം നനച്ച്‌, റോസ്‌ പറിച്ച്‌ പെണ്‍മക്കളു 
ടെ ഉടുപ്പില്‍ ചൂടി, അവരുടെ യൂണിഫോറം 
കഴുകിത്തേച്ച്‌. ഷൂ പോളീഷ്‌ ചെയ്ത്‌, 
മകനന്‍െറയോ മകളുടെയോ പനികിടക്കയിലി 
രുന്ന്‌ നേര്‍ത്ത തുണി നനച്ച്‌ പൊളളുന്ന 
നെററിയില്‍ പതിച്ച്‌, മകനെയോ മകളെയോ 
കെട്ടിപ്പിടിച്ച്‌ യാതയയച്ച്‌, മാനത്തേക്ക്‌ 
പറന്നുയരുന്ന വിമാനത്തിലേക്ക്‌ കൈയുയര്‍ 
ത്തിക്കാട്ടി-- 
ഒരു നിറമാര്‍ന്ന ചലച്ചിതംപോലെ ഒരു 
ജീവിതം മുന്നില്‍ നിറഞ്ഞു വരികയാണല്ലോ. 
അയാള്‍ കണ്ണ്‌ പൂട്ടി. 
പോസ്ററുമാനെ കാത്ത്‌ വഴിയില്‍ കണ്ണും 
നട്ട്‌, ഇന്നും ഇല്ല ഫെര്‍ണാന്‍ഡസ്‌ എന്നു 
പറഞ്ഞ്‌, ഫെര്‍ണാന്‍ഡസ്സിന്‍െറ കിടക്കവിരി 
ശരിയാക്കി, ബെഡ്‌ പാന്‍ മാററിവഛ് കൊടു 
ക്കുന്ന സ്‌.തീ. ഉത്തരത്തില്‍ നോക്കി, ഒന്നുമേ 
ഉരിയാടാതെ കിടക്കുന്ന ഫെര്‍ണാന്‍ഡസ്‌. 
വായിലേക്ക്‌ ഒഴിച്ചുകൊടുക്കുന്ന മരുന്ന്‌. ആ 
പഴയ ഓണ്‍സ്‌ ഗ്ളാസ്‌. 
പിന്നെ ശവവമഞ്ചത്തില്‍ ഫെര്‍ണാന്‍ഡസ്‌. 
ഒരു മൂലയ്ക്ക്‌, കരഞ്ഞുകരഞ്ഞ്‌ കരയാനിനി 
കണ്ണീരില്ലാത്ത മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസ്‌. 
ഒഴിഞ്ഞ വീട്ടില്‍, ജനാലയ്‌ ക്കടുത്ത്‌, ആടുന്ന 
കസേരയിലിരിക്കുന്ന, പിഞ്ഞിയ ഫ്രോക്കു 
ധരിച്ച മിസ്സിസ്‌ ഫെര്‍ണാന്‍ഡസ്‌. 
അയാള്‍ക്ക്‌ പെട്ടെന്ന്‌ അമ്മയെ ഓര്‍മ്മ 
വന്നു. അച്ഛനെ ഓര്‍മ്മ വന്നു. ഇന്നും 
അവന്‍െറ കത്തില്ല അല്ലേ, 'എന്ന അച്ഛന്‍െറ 
ഇപ്പോഴും പതറാത്ത ശബ്ദം കേട്ടു. തലകുനിച്ച്‌, 
ഒന്നും പറയാതെ നടക്കുന്ന അമ്മയെ കണ്ടു. 
അമ്മയുടെ തൂവെള്ള വേഷം കണ്ടു. നെററി 
യിലെ സിന്ദൂരം കണ്ടു. കണ്ണിന്‍െറ ചോട്ടിയ 
കറുത്തപാട്‌ കണ്ടു. അമ്മ ചുട്ടുതന്ന, 
ഒരുകോടി കുഞ്ഞിദ്വാരങ്ങളുള്ള ദോശയുടെ 
യും, പഞ്ഞിപോലത്തെ ഇഡ്‌ഡലിയുടെയും 
ഓര്‍മ്മകളെത്തി. കാച്ചിയ വെളിച്ചെണ്ണയുടെ 
മണം ഉളളില്‍ നിറഞ്ഞു. 
ഉണ്ണി ഓടല്ലേ എന്ന ശബ്ദം കേട്ടു. 
അച്ഛന്‍െറ വിരലു പിടിച്ച്‌ ഈടുവഴികളി 
ലൂടെ നടന്ന ഉണ്ണിയെ കണ്ടു. 
വല്ലപ്പോഴും നിനക്കൊന്ന്‌ വന്നൂടെ? ഇട 
യ്ക്കിടെ കത്തെഴുതിക്കൂടെ? ഇന്‍ലന്‍ഡില്‍ 
അമ്മയുടെ ഇപ്പോഴും വടിവൊത്ത കൈയ 
ക്ഷരം കണ്ടു. 
അയാള്‍ കണ്ണു തുറന്നു. 
ബെഞ്ചിന്‍െറയൊരു വളവില്‍ അനിതയി 











രിക്കുന്നു. 
നീ എപ്പോ വന്നു? കുറേനേരമായോ? 
ഉവ്വ്‌. 
അനിതാ, എനിക്കൊന്ന്‌ നാട്ടീപോണം. 


അമ്മയേം അച്ഛനേം കാണണം. ഞാന്‍ 
വരാം. പിന്നെ ഫീച്ചറെഴുതാം. 

അനിത അടുത്തുവന്ന്‌, വലംകൈ കവര്‍ന്ന്‌, 
ചുമലില്‍ തലോടി. അവളുടെ കണ്ണുകളിലേക്ക്‌ 
നോക്കിയപ്പോള്‍, ആര്‍്രദത കണ്ടപ്പോള്‍, 
അവക്കെല്ലാം മനസ്സിലാവുന്നു എന്ന്‌ അ 
യാള്‍ക്ക്‌ മനസ്സിലായി. 








കലാകമുട്‌ മട 

































































In സമന്വയം 
i അദ്ധ്യായം; 9 





© തകര്‍ന്ന വിമാനത്തിന്‍െറ തൊട്ടുപു 
റകേ ഇറങ്ങാന്‍ അനുമതികാത്തുപറന്ന 
മറെറാരു വിമാനം കണ്‍ട്രോള്‍ ടവറിലേക്കു 
വിളിച്ചറിയിച്ചു, “ഞങ്ങള്‍ ഒരു വിമാനത്തകര്‍ച്ച 
കാണുന്നു. റണ്‍വേക്ക്‌ അനുരേഖമായി, അതു 
കത്തിയെരിയുന്നു...” ” 1 
കണ്‍ട്രോള്‍ ടവറില്‍നിന്ന്‌ പരിരരാന്തമെ 
ങ്കിലും അച്ചടക്കം വിടാത്ത സ്വരം, “ഒരിക്കല്‍ 
കൂടി പറയു.” 
അത്യാഹിതത്തിന്‍െറ സംഭാഷണം, 
അതൊക്കെ രേഖപ്പെടുത്താന്‍ യ്യന്തങ്ങളുടെ 
മൃതചേതനകള്‍ ഉണര്‍ന്നു, നാടകള്‍ സ്പുളു 
കള്‍ക്കുചുററും ജാഗ്രങ്ങളായിതിരഞ്ഞു. 
'“ആവര്‍ത്തിക്കു, ” കണ്‍ദ്രടാള്‍ ടവറില്‍ 
നിന്ന്‌, നൈമിഷികമായ ഏതോ വ്യാമോഹ 
ത്തിലെന്നപോലെ. 











“അതു തകര്‍ന്നുകിടക്കുന്നു. റണ്‍വേയുടെ 
നോര്‍ക്ക്‌,'” പൈലററ്‌ പറഞ്ഞു. 
ആണോ? 
“അതെ, കത്തിയെരിയുന്നു.” 
എതയകലത്ത്‌ ?” 
'റണ്‍വേയില്‍നിന്ന്‌ അധികം ദൂരെയല്ല." 
"കൃത്യമായി പറയാന്‍ ശ്രമിക്കൂ.” 
"മിഡില്‍ മാര്‍ക്കറില്‍നിന്ന്‌ ഒരുനാഴികയ 
കലെ. അത്‌ ഭയാനകമായി കത്തിയെരിയുക 
യാണ്‌.” 
വിമാനത്താവളത്തില്‍നിന്ന്‌ നഗരത്തിലേക്ക്‌ 
തിരിക്കുമ്പോള്‍ പാതിര പിന്നിട്ടിരുന്നു, സുജാന്‍ 
സിംഗ്‌ തരളനായി കാണപ്പെട്ടു. 
"ക്ഷമിക്കണം, സുജാന്‍സിംഗ്‌ .”” 
എന്തിന്‌ ' 
"നമ്മുടെ മാനംനോക്കല്‍ ഇങ്ങനെ കലാ 
ശിക്കുമെന്ന്‌ കരുതിയില്ല.” 
സംഭാഷണമില്ലാതെ കുറെദൂരം സുജ്ാന്‍ 
സിംഗ്‌ വണ്ടിയോടിച്ചു, എന്നിട്ട്‌ അയാള്‍ 
പറഞ്ഞു, “"ഒരു മന്ത്രി മരിച്ചു.” ദുര്‍നിമിത്തം. 
ഭയം, മരുഭൂമിയുടെ ദുഃസ്വപ്നം പോലെ. 


തന്നെയായിരുന്നു എന്‍െറ 





[ 






മനസ്സിലും നാരായണന്‍ പറഞ്ഞു. 
വീണ്ടും അസ്വസ്ഥമായ മൌനം. യാത്രയുടെ 
ഇത്തിരി ദൂരം കൂടി. 
“ഞാന്‍ സ്വല്‍പം കടത്തിവെട്ടി ചിന്തിച്ചു 
പോവുകയാണ്‌. സുജാന്‍സിംഗ്‌ -_”” 
ചോദ്യഭാവത്തില്‍ സുജാന്‍സിംഗ്‌ നാരായ 





ണനെ ഇടംകണ്ണിട്ടുനോക്കി. 

"ഞാനൊരു ജാതകത്തിന്‍െറ കളങ്ങള്‍ 
വരയ്ക്കുകയാണ്‌, _സുജാന്‍സിംഗ്‌. വരും 
കാലങ്ങളുടെ. ഒരു മന്തി മരിക്കുന്നു. ഈ 
മരണത്തിനും മറേറതുമരണത്തേയും പോലെ 
ഒരു സാധാരണ തലമുണ്ട്‌ --വേര്‍പാട്‌, കര 
ച്ചില്‍, ഓര്‍മ്മ, എന്നാല്‍ അതിനെ രാഷ്‌,ടീയ 
മാക്കാം. ചരി.തമാക്കാം. ഈ മന്തി അയാള്‍ക്ക്‌ 
അനുവദിച്ചുകൊടുത്തതിലുമേറെ ജനസമ്മതി 
നേടുകയാണെന്നുവയ്ക്കുക. സുജാന്‍സിംഗ്‌, 
ഇത്‌ നമ്മുടെ കഥയല്ലെന്നോര്‍ക്കണം, ഇത്‌ 
ഏതു രാജ്യത്തിന്‍റയും കഥയാണ്‌, പതയേ 
കിച്ചും ഒരു നേതാവിനെയോ ഒരു രാജാവി 
നേയോ മൂഡമായി പിന്‍പററാന്‍ ശീലിച്ച 
സമൂഹങ്ങളുടെ. ഞാന്‍ പറയുന്നത്‌ സുജാന്‍ 
സിംഗ്‌ ശദ്ധിക്കുന്നുണ്ടോ?. 

"ഓരോ വാക്കും. 

എന്നാല്‍ ഇത്തിരി കൂടി കഠിനമായി 
ശ്രദ്ധിക്കണം. ഞാന്‍ പറയാന്‍ പോകുന്ന 
വലിയ സത്യം പൊതുജനത്തിന്‌ മനസ്സിലാ 
വില്ല. രാഷ്ടം എന്നത്‌ ബീഭത്‌ സമായ ഒരു 
മിഥ്യയാണ്‌, സുജാന്‍സിംഗ്‌. ഇതാ, ഈ 
നമ്മുടെ അടുപ്പം, എന്‍െറ നിളാനദി, താങ്കളുടെ 
മകനുവേണ്ടിയുളള കാത്തിരിപ്പ്‌, ഇതൊക്കെ 
യാണ്‌ ജീവനുളള ഒരുനാട്‌, ഇതൊക്കെ 


മാതം. എന്നാല്‍ ഈ ശുദ്ധവികാരത്തെ 
ആയുധക്കച്ചവടക്കാരനും പണംവെട്ടിപ്പുകാ 
രനും റാഞ്ചിക്കൊണ്ടിപോകുന്നു. ഇങ്ങനെ 
രണ്ടുരാഷ്രടങ്ങള്‍— 

“ഞാന്‍ സുഭാസ്‌ ബാബുവിനുവേണ്ടി 
ചാവാന്‍ തയ്യാറെടുത്തത്‌ വെറുതേ ആയിരു 


വാച്മതസ് 


ന്നുവോ, സാബ്‌?” 
ഒന്നും വെറുതെയല്ല, സുജാന്‍സിംഗ്‌ .”” 
ഓര്‍ത്തുകൊണ്ട്‌ സുജാന്‍സിംഗ്‌ പറഞ്ഞു, 
“ശരിയാണ്‌, എല്ലാം എവിടെയോ ഇണ 
ങ്ങുന്നു. 

"ഏതിലാണ്‌ പാഠങ്ങളില്ലാത്തത്‌? നാം 
പറഞ്ഞുവന്നത്‌.” 

“മന്ത്രിയുടെ മരണം.” 

“അതെ, '' നാരായണന്‍ പറഞ്ഞു, “ഈ 
മരണത്തില്‍ താല്‌ പര്യം അയാളുടെ നേതാവി 
ന്നാവാം, ഒരു സഹ്രപവര്‍ത്തകന്നാവാം, ഒരു 
വിദേശക്കുത്തകയ്‌ ക്കാവാം, ഒരു നാടന്‍ 
കരാറുകാരന്നാവാം. അത്യാഹിതം സ്വാഭാവി 
കമായ നോട്ടക്കുറവിന്‍േറയോ യാദ്യച്ഛിക 
തയുടേയോ ഫലമാണെന്ന്‌ വരുത്തുക, അതില്‍ 
തങ്ങളുടെ ഇര രക്ഷപ്പെട്ടാല്‍ വീണ്ടും 
മറെറാരത്യാഹിതം സംഘടിപ്പിക്കുക. ഇതൊ 
ന്നുമല്ലെങ്കില്‍ അതിനെ ഒരു രാഷ്ര്ടീയ 
ഗുഡ്ദാലോചനയാക്കാം, ഒരു ബോംബാണ്‌ 
വിമാനത്തെ തകര്‍ത്തതെന്ന്‌ പറയുക, പിന്നെ 
ഒരു കുററവാളിയെ കണ്ടെത്തുക, കുററവാളി 
കള്‍ നമ്മൂടെ തല്‍ക്കാലത്തെ രാഷ്‌ ്രീയാവശ യാ 
പോലെ. ഉദാഹരണത്തിന്‌ ഒരു ശിഖഭീക 
രന്‍..." [ 


"അതിന്‌ ശിഖഭീകരന്‌ മാര്‍ ഉണ്ടായിട്ടു 








കലാകൌമുദി 30 


യയാ REE Ee 


























വേണ്ടേ? അവസാനത്തെ ഭീകരന്‍ ഭഗത്സിം 
ഗായിരുന്നുവല്ലോ!' 

"“സുജ്ാന്‍സിംഗ്‌, കുററവാളിയെ സങ്കല്‌; പി 
ക്കുന്നതിലാണ്‌ മിടുക്ക്‌ കിടക്കുന്നത്‌. 
സാങ്കല്‍പ്പികമായ ഒരു കുററവാളിയെ നായം 
ടാന്‍ തുടങ്ങിയാല്‍ സങ്കല പം യഥാര്‍ത്ഥമാ 
കാന്‍ കാലതാമസമുണ്ടാവില്ല. ഈ നാടക 
ത്തിന്‍െറ സംവിജധായകന്മാര്‍ കൊടുക്കുന്ന 
വിവരങ്ങള്‍ മാതമേ ജനം അറിയുകയുള്ളൂ, 
ചിലപ്പോള്‍ ഭരണകര്‍ത്താക്കന്മാര്‍ പോലും 
അതില്‍ക്കവിഞ്ഞ്‌ ഒന്നും അറിഞ്ഞെന്നുവരില്ല. 
കാരണം, ഇവിടെ ..പവര്‍ത്തിക്കുന്നത്‌ ഭരണ 
ത്തിന്നുളളിലെ ഭരണമാണ്‌, കലാപത്തെ 
ഉപഭോഗവസ്തുവാക്കുന്ന ഒരുപററം മുഖമി 
ല്ലാത്ത മനുഷ്യന്മാര്‍ 

“അധികാരത്തിന്‍െറ കാര്‍ട്ടൂണുകള്‍, അല്ലേ, 
സാബ്‌? 

“വരയ്‌ക്കാന്‍ വയ്യാത്ത കാര്‍ട്ടൂണുകള്‍, 
ഭരണത്തിന്‍െറ പൈശാചികമായ സൂക്ഷ്മശ 
രീരങ്ങള്‍!' 

*'അന്യായം! . . 

“എല്ലാ ഭരണങ്ങളുടേയും അവസ്ഥ 
ഇതാണ്‌ . ഇന്നുവരെ.” 1 

"എന്നാല്‍ നാളെ മുതല്‍ ഇതരുത്‌! നാം 
ഇന്നുകണ്ട അസ്തമയം ആവര്‍ത്തിച്ചുകൂടാ! 

"എന്തുചെയ്യാം. സുജാന്‍സിംഗ്‌! നമ്മുടെ 
കാലഫ്ൃട്ടം ലോകസംസ്‌ കൃതി, . നിര്‍ണ്ണയിച്ച 
വഴിയാണിത്‌ . വേറെ വഴിയില്ല. 

ചരി്രത്തിന്‍െറ വന്‍കരപ്പടര്‍പ്പുകള്‍യ്ക്കി 
ടയില്‍ ര്പകമ്പനം കൊണ്ട്‌ ഇരമ്പിയാർക്കുന്ന 
ഒരു മഹാനിരാസം സുജാന്‍സിംഗറിഞ്ഞു. 
“സുജാന്‍സിംഗിന്‍െറ ധര്‍മ്മരഥച്രകങ്ങള്‍ 
തീക്കളങ്ങളിലൂടെ അന്ധമായുരുണ്ടു. 

*“വഴിയടഞ്ഞിട്ടില്ല, സാബ്‌! 

“അടഞ്ഞ വഴി ഏതാണ്‌, സുജ്ണാന്‍സിംഗ്‌ ? 

*“ പവാചകന്‍െറ വഴി 

മധ്യവയസ്സ്‌. സുജാന്‍സിംഗിന്‍െറ നേരം 
താഴുകയാണ്‌ . എന്നിട്ടും അയാള്‍ക്കകത്ത്‌ 
അന്വേഷണത്തിന്‍െറ സ്ഥിരചിത്തത, അവ 
താരത്തിന്‍െറ ്പതിഷ്ഠ. അതിന്‍െറ അചഞ്ച 
ലത തന്‍െറ സ്വന്തം വഴിതേടലിന്‍െറ 
ഓര്‍മ്മകളെ നാരായണനില്‍ ഉണര്‍ത്തി. 
കലാലയത്തിന്‍െറ നാളുകള്‍, (പ വചന 
ത്തിന്‍െറ അടയാളങ്ങളെത്തേടിയുള്ള യാത. 
നാരായണനും കൃഷ്ണനുണ്ണിയും ജോസെഫും 
മററു വിദ്യാര്‍ത്ഥികളില്‍ നിന്നകന്നുനിന്ന 
ഒരു സുഹൃല്‍സംഫ്ൃമായിരുന്നു. “ഒരു ഗൂഡഃ 
സംഹ്വം, അവരുടെ ബയോളജി പ്രൊഫസര്‍ 
രാധാകൃഷ്ണമേനോൻ അവരെ കളിയാക്കു 
മായിരുന്നു. പ്രൊഫെസര്‍ക്ക്‌ മൂവധേയും 
ഗ്രിയമായിരുന്നു,, തന്‍െറ. ശിക്ഷണത്തെ 
ഇവര്‍ തുരങ്കം വയ്ക്കുകയായിരുന്നുവെന്നതില്‍്‌ 
ഒരു -ഗുരുവിന്‍െറ കഈതുകവും. വംശനാശം 
വരാതിരിക്കാന്‍ പാടുപെടുന്ന ഒരു മൈക്രോ 
ഓര്‍ഗാനിസം' ആണ്‌ രാധാകൃഷ്ണമേനോൻ 
എന്ന്‌ ജോസെഫ്‌ തമാശ പറയുമായിതുന്നു. 
ഒരു ബയോളജിസ്ററ്‌ മൂന്നു ബയോളജി 
സ്ററുകളെ പുനരുത്‌ പാദിപ്പിക്കുക, പിന്നെയും 
പഠിപ്പിക്കാന്‍, അല്ലെങ്കില്‍ കണ്ണുകെട്ടി ഗവേ 
ഷണം നടത്താന്‍; ജോസെഫിന്‍െറ്‌ സ്ഥിരം 
പരിഹാസമായിരുന്നു ഇത്‌. “നിങ്ങളുടെ 
















































സാധ്യത നിങ്ങള്‍ തന്നെ മനസ്സിലാക്കിയില്ലെ 
ങ്കില്‍ പിന്നെ ആര്‍ക്ക്‌ എന്തുചെയ്യാന്‍ 
കഴിയും? ' ഇത്‌ പ്രൊഫെസറുടെ സ്ഥിരമായ 
ഖേദവും. ജീവശാസ്രതത്തിന്‍െറ തെളിമകള്‍ 
്രവചനത്തിന്‍െറ സാധുതയായി ജോസെഫ്‌ 
കണ്ടു, പരിണാമത്തിന്‍റെ അധൃഷ്യമായ 
കാല്‍വെപ്പ്‌. ബയോളജിയില്‍ നിന്ന്‌ വിപ്ളവ 
ത്തിലേക്ക്‌ ' അധികം ദുരമുണ്ടായിരുന്നില്ല. 
"“ചിലന്തിയേയും പാററയേയും നോക്കിപ്പ 
ദിക്കു,” ജോസെഫ്‌ പ്രവാചകന്‍ ചമയുമ്പോൾ 
ഇങ്ങനെ ര പസംഗിക്കും, ' അവര്‍ക്ക്‌ വിപ്ളവ 
സിദ്ധി ഉണ്ടായിരുന്നെങ്കില്‍ ഇങ്ങനെ പററിയും 
പളുങ്ങിയും കഴിയേണ്ടിവരുമായിരുന്നില്ല. 

“ചിലന്തിയുടേയും പാററയുടേയും കഥാവ 
സാനം നാം കണ്ടിട്ടില്ല, നാരായണന്‍ മറുപടി 
കൊടുക്കും, "ഒരുപക്ഷേ അവരായിരിക്കും 
ഭൂമിയുടെ അവകാശികള്‍.” 

“ഇവ രണ്ടും യുക്തിക്കച്ഛുറം കടക്കുന്ന 
തീര്വവാദങ്ങളാണ്‌, ' രാധാകൃഷ്ണമേനോൻ 
ഇടപെടും, “മൈക്രോ ബയോളജി ഒരു 










കാല്‍പ്പനിക ദര്‍ശനമല്ല, ദൃശ്യമായ തെളിവുക 
ളാണ്‌.” 

കൃഷ്ണനുണ്ണി മാര്തം തര്‍ക്കത്തില്‍ ഇട 
പെടില്ല, തന്‍െറ രണ്ടു സതീര്‍ത്ഥ്യന്‍മാര്‍ക്കും 
അധ്യാപകനും ഇല്ലാത്ത ഒരു സ്വാസ്ഥ്യമാണ 
യാള്‍ക്ക്‌ . എന്നാല്‍ സൂക്‌ ഷ്മദര്‍ശിനികള്‍ 
നാരായണനെ ഭയപ്പെടുത്തി. അണിമയുടെ 
ഉള്‍പൊരുളിനെ കാട്ടിത്തരുന്ന ഉപകരണങ്ങള്‍ 
ഇന്ന്‌ മനുഷ്യന്‍െറ കൈവശമുണ്ട്‌, അണുവി 
ന്നകത്തെ ഇരുണ്ട താരസമൂഹങ്ങള്‍, 
സുക്ഷ്മാതീതത്തിനപ്പുറമുള്ള തീരവനിഗൂഡത. 
അവിടെ നാന മുഖനായ (ബഹ്മാവ്‌ തന്‍െറ 
മുഖങ്ങളിലൊന്നുകൊണ്ട്‌ ദയാഹീനമായി 
ചിരിക്കുന്നു, ഇലക്ട്രോണ്‍ മൈഴ്രോസ്‌കോ 
പ്പിന്‍െറ വിലപിടിച്ച ചില്ലകളെ ആ ചിരികൊണ്ട്‌ 
ഉടയ്ക്കുന്നു. 

“ഈശ്വരാ,” നാരായണന്‍ വ്യഥിതനായി 
ചോദിച്ചു, "ജനിക്കും മൃതിക്കും ഇടയില്‍ 
എന്താണ്‌ ?” 

മറുപടി, ഗ്രകൃതി. 





കലാകനനറ്‌ 

















അ അ തത ത്ത്അത ി 


തു ചെമ്മനം ചാക്കോ 


















അതെ.” റ 
കൃഷ്‌ ണനുണ്ണിയുമായി പണ്ടൊരിക്കല്‍ | - 
സംസാരിച്ചത്‌ ഓര്‍ക്കുന്നു; കൃഷ്ണനുണ്ണി 
പറഞ്ഞു, അന്യതയാണ്‌ ജോസെഫിനെ! 
(പശ്‌ നം, കൊറച്ച്‌ കാലം മുമ്പുവരെ എന്‍റം.” 

അന്യതയ്ക്ക്‌ കൃഷ്ണനുണ്ണി പോംവഴി 
കണ്ടെത്ത്യോ?”” 

“എന്നുപറയാനുളള വിഡ്ഡിത്തം എനി | 
ക്കില്യ, പക്ഷേ ജോസെഫിന്‍െറ കാര്യം 
അതല്ല, അവനേം അവന്‍െറ അണികളേം വഴി: 
നടത്തണത്‌ അവന്‍െറ പുസ്തകാ. എനിക്ക്‌ 
ഒര്‌ പുസ്തകത്തിന്‍േറം ഭാരം ല്യ, പാവം 
മേനോന്‍ മാഷ്‌, എന്നെ ബയോളജി 
പഠിപ്പിക്കാന്‍ നോക്കീതാ, ജീവശാസ്ര്രം_ 
ഇത്തിരി മൌനം, ഒരു സ്വകാര്യവിനോദം, 




























| ്മ്രാടറശമ്കരതുല്‍ 


ഭാര്യയെപ്പേടിച്ചല്ലോ പോകാതെയിരിക്കുന്നു! i 
പ്രീഡിഗ്രി മൂന്നാംവട്ടം തോറ്റവള്‍ വിദ്യാഭ്യാസ- | 
ധാടിക്കുളളാവേശത്തിലാരിലും മുന്‍പാണല്ലോ. . 
ഇത്തിരിയിളവില്ലാതിംഗ്‌ ളീഷും കണക്കെല്ലാം | 








4 | “വഴി തെറ്റിയോ ഡോക്ടര്‍? വര്‍ഷങ്ങള്‍ നാലഞ്ചാറു- 
| കഴിയുന്നല്ലോ നിങ്ങളെന്‍ വീട്ടില്‍ വന്നിട്ടിപ്പോള്‍. 
അതിനാല്‍ ചോദിച്ചതാ, ണയല്‍പക്കക്കാരേയു.-- 
മതിദൂരത്താക്കുന്നൂ പട്ടണപ്പരിഷ്‌ ക്കാരം! 































Passos നാരായണാ, നെണക്ക്‌ ! ഇടയ്ക്കു വല്ലപ്പോഴും ഞാന്‍ വരുന്നതു, വന്നാല്‍ പുശ്രനെപ്പഠിപ്പിക്കലാണിപ്പോള്‍ സ്ഥിരം ജോലി. 
“'നെലോ?”” ) കിടയ്ക്കും കുറിമാനം മരുന്നിനെന്നോര്‍ത്തല്ലോ. 
“പാടം.” ഇതുപോല്‍ വല്ലപ്പോഴും കേറണമയല്‍ക്കാരര്‍, മോനിന്നു പരീക്‌ ഷയാണെന്‍ പ്രിയസാറേ, നട്ട 
"“എവടെയാ അത്‌ ?” [ പതിവാക്കിയാല്‍ വേണ്ടില്ലീമട്ടു മറ്റുളേളാരും. വാനൊന്നു വരാന്‍ നോക്കിനില്‍ പുണ്ടാകുമെന്‍ പത്നി! i 
വന്നു കിട്ടിയാല്‍പ്പിന്നെ കഷ്‌ ടകാലമേ കൊച്ചി, - 






എന്തുണ്ടു വിശേഷങ്ങള്‍ ? ' സ്വാഗതരൂപത്തിലെന്‍ 

ബന്‌ ധുര്രപഭാഷണം നീളുമെന്നോര്‍ത്തോ, ഡോക്ടര്‍ 
“എന്തൊരു ചുടിവര്‍ഷം? ഫാനിടു; മേലും കീഴും 

വെന്തു നീറുന്നു; മാര്‍ച്ചിന്‍ തല കണ്ടതേയുളളു. 
സെറ്റിയിലിരുന്നേവം തുടന്നു:- ദുഃഖിക്കേണ്ടാ, 

പറ്റെ വൈകുന്നേരമേ ഞാനിന്നു പോകുന്നുളളു. 

ഇന്നു മാ്തമ, ല്ലിനിയേഴെട്ടു ദിനംകൂടി 

വന്നു ഞാന്‍ വരാത്തതിന്‍ കടമൊക്കെയും വീട്ടും!” 
''അരതയും സന്തോഷം -ഞാന്‍ ചൊല്‍കയായ്‌ , 
തെല്ലദ്ഭുത- 

വൃത്തമെന്തോ കേള്‍ക്കുന്നൊരുദ്വേഗത്തുടിപ്പോടെ:- 
"മണി നാലടുക്കുന്നു; ചായയോ പഥ്യം? കാപ്പി- 
വേണമോ? വിഷമമില്ലേതിനും, പറഞ്ഞാട്ടേ. 

ഭാര്യയെ വിളിക്കുമ്പോള്‍ ചൊല്ലുന്നു ഡോക്ടര്‍.- “ഞാനെന്‍ 


നെല്ലിയാമ്പതി മലയുടെ അടിവാരത്തില്‍, 
ഒട്ടധികം കൃഷിനിലം. അച്ഛനും അമ്മയും 
ഇന്നില്ല, കൃഷ്ണനുണ്ണിയാണ്‌ ഏക അവ 
കാശി. കുടിയാന്‍മാരും മരിച്ചുപോകയാല്‍ 
സ്ഥലം കൈവശമാണ്‌. 

നെണക്ക്‌ ആവശ്യളളത്‌ 
നാരായണാ." 

എന്താ കൃഷ്ണനുണ്ണി പറഞ്ഞോണ്ടുവര 
ണത്‌?” 

“ഇത്രമാത്രം. ഭൂപരിഷ്‌കരണം നടപ്പാവ 
ണേന്‌ മുമ്പ്‌ മിച്ചഭൂരിയൊക്കെ ആര്‍ക്കെങ്കിലും 
കൊടുക്കണം” 

എന്‍െറ കൈയില്‍ പണം ല്യാലോ, 
കൃഷ്ണനുണ്ണി.” 

"അതൊരു പ്ശ്നാക്കണ്ട.”” 

എനിക്ക്‌ കൃഷി ചെയ്യാന്‍ അറിഞ്ഞുംകൂട.”” 






ന്നന്നത്തെപ്പരീക്‌ ഷതന്‍ പരിശോധനയല്ലോ! 
കുറ്റവാളിയെപ്പോലെനിന്നു പിഞ്ചുമോന്‍ ചൊല്ലും 
തെറ്റുമുത്തരങ്ങള്‍ക്കു കിഴുക്കും, തല്ലും, പിച്ചും! 

നാഴിക ചോദ്യം ഭേദ്യം നീളുന്നു, പാവത്തിന്നു 
നാളത്തെപ്പരീക്‌ ഷയുണ്ടെന്നതും ചിന്തിക്കാതെ! 
“അരുതെന്നു ഞാന്‍ ചൊന്നാല്‍ കലഹം വീട്ടില്‍; കാണാ- 
നരുതീ വിദ്യാഭ്യാസക്കുരുതി; തന്മൂലം ഞാന്‍ 
ആറടിക്കാതിന്നെന്‍െറ വീട്ടിലേക്കില്ല, നാല- | 
ഞ്ചാറു നാളിതുപോലെയഭയം തന്നേപറ്റു!”' 
മാതാവിന്‍െറ സ്നേഹത്തിന്‍െറ ഭീഷണകഥ കേള്‍ക്കേ- ഴി 
ച്ചോദിച്ചേന്‍.- ' 'മകനിപ്പോള്‍ ക്ളാസ്സേതില്‍ പഠിക്കുന്നു” 
"“രസമായതിലല്ലോ” -ചൊല്ലുന്നു ഡോക്ടര്‍ മന്ദ- 0 
ഹസിതത്തോടെ:-' 'പയ്യന്‍ പഠിപ്പതൊന്നാം ക്ളാസ്സില്‍!” i 
















എട്ക്കാം, 






















































പകൃതിയെ വിപ്ളവത്തിന്‍െറ ്രവചന 
ത്തിന്‌ കീഴ്‌പ്പെടുത്തുക എന്ന ദയത്യവുമായി 
ജോസെഫ്‌ ക്യാമ്പസ്‌ രാഷ്ഴ്രീയത്തിലുടട 
ഇത്തിരി കാലം അലഞ്ഞു. പിന്നെ, ബാല്യ 
ത്തിലെ സൌമ്യതയൊക്കെവിട്ട്‌, വെളിമ്പുറങ്ങ 
ളിലേക്ക്‌ കാലുവച്ചു. തന്‍െറ പുതിയ 
; ജീവശാസ്രതനിഘണ്ടുവില്‍ വെളിപാടുതേടി 
ഒററയാനായി മുവോട്ടുനടന്നു, കൊലക്കുററ 
ത്തിന്‍െറ ഭാരവുമായി? ജയിലില്‍ കഴിഞ്ഞു. 
പൊതുസുഹൃത്തായിരുന്ന ഒരു പൊലീസു 
. ദ്യോഗസ്ധ൦ന്‍റ ഒഈദാര്യത്തില്‍ ജോസെഫിനെ 
B കാണാന്‍? ധാരാറണന്‌ കഴിഞ്ഞു. റഹീം, ആ 
പൊറസഹത്ത്‌, നാരായണനോട്‌ പറഞ്ഞു, 


നാരായണന്‍ ഉപദേശിച്ചുനോക്കു, ജോസെഫ്‌ 
കുറച്ച്‌ വിട്ടുവീഴ്ച ചെയ്യട്ടെ, എന്തെങ്കിലും 
വിട്ടുവീഴ്‌ച, ജോസെഫിനെ ബഹുമാനിക്കുന്ന 
ഞങ്ങളൊക്കെ പൊലീസിലും കോടതീലും. 
ദൈവകൃപന്നല്ലാണ്ടെ എന്താ പറയ്യാ? അതിനെ 
തട്ടിമാററര്ത്‌ ന്ന്‌ നാരായണന്‍ ധരിപ്പിച്ചു 
നോക്കൂ. 

്രതീക്ഷയോടെ നാരായണന്‍ ലോക്കപ്പി 
ലേക്ക്‌ നടന്നു. പുറത്തെ ആപ്പീസുമുറിയില്‍ 
റഹീം കാത്തിരുന്നു. ഒരുനീണ്ട മണിക്കൂറിനു 
ശേഷം പുറത്തുവന്ന നാരായണന്‍െറ മനനം 
വാചാലമായിരുന്നു. 
“'തോററു, അല്ലേ?” റഹീം ചോദിച്ചു. 














“ വറകാമുദി 32 


തനയം തത്ത 











“അഭ, സിപ്പിച്ചതരാം. 
കൃഷ്ണനുണ്ണി പഠിപ്പുനിര്‍ത്തി; അധ്യയന 
ത്തിന്‍െറ നടുപ്പാതിയില്‍വച്ച്‌ ഒഴിഞ്ഞുമാറിയ 
തെന്തിനെന്ന്‌ ആര്‍ക്കും തുമ്പുകിട്ടിയില്ല. | 
കൃഷ്ണനുണ്ണി പഴയ പരിചയക്കാരുമായി 
ബന്ധം പുലര്‍ത്തിയില്ല, നാരായണനെ | 
വല്ലപ്പോഴും കാണുകയോ അയാള്‍ക്ക്‌ കത്തെ 
ഴുതുകയോ ചെയ്യുന്നതൊഴിച്ചാല്‍. വേണ്ടപ്പെ 
ടടവര്‍ക്കും തന്നോടു കലഹിച്ചിരുന്നവര്‍ക്കും 
ആര്‍ക്കൊക്കെയോ ആയി നിലം വീതിച്ചു | 
ദാനം ചെയ്ത്‌ കൃഷ്ണനുണ്ണി കല്ലടിക്കോ 
ട്ടേയ്ക്ക്‌ താമസം മാററി. അവിടെയും 
കുടുംബത്തിന്‍െറ പുരാതനസ്വത്തായ കുറച്ച 
കാടും, കാടിനോടുചേര്‍ന്ന സമതല്രപദേശവും, 
എന്നും വെളളം നിറഞ്ഞുനിന്ന ഒരു ചിറയും 
ഉണ്ടായിരുന്നു. സമതലത്തില്‍ല്‍ കൃഷ്ണനുണ്ണി 
വിളയിറക്കി, ചിറയുടെ കരയില്‍ ഒരു ചെറിയ 
പുരകെട്ടി. ദില്ലി യാത്രയ്ക്കുമുമ്പ്‌ കൃഷ്‌, ണനു. 
ണ്ണിയുടെ കൂടെ വിരുന്നു താമസിക്കാനായി 
നാരായണന്‍ കല്ലടിക്കോട്ടുചെന്നു. വീടും 
പരിസരവും കണ്ട നാരായണന്‍ പറഞ്ഞു, 
എനിക്ക്‌ അസുയയാവുണു.”” Ss 
അസൂയ നഷ്ടക്കച്ചവടാ.” എന്നിട്ട്‌ 
തന്‍െറതായ ആ കൃഷിനിലവും പര്‌ ഠാ 
കൈച്ചുററിക്കാണിച്ച്‌ കൃഷ്ണനുണ്ണി തൃപ്തി 

















































യറിയിച്ചു, “എനിക്കും എന്നെങ്കിലുമൊക്കെ 


ഇവടെ പറന്നെത്താറ്ളള ബലിക്കാക്കോള്‍ക്കും 
അന്നം,രാധ്തി തല ചായ്യ്‌ ക്കാന്‍ ഒരുകൂര.'' 

അത്താഴം കഴിഞ്ഞു. പുറത്ത്‌, ആദിസ്മൃതി 
കളില്‍ ഓതിപ്പഠിച്ച ജീവശാസ്രതത്തിന്‍െറ 
പര്‍വ്വങ്ങളായി വനസ്വരങ്ങള്‍ ആടിയടങ്ങി. 
നാരായണനും കൃഷ്ണനുണ്ണിയും ഉറങ്ങാന്‍ 
പായവിരിച്ചു. കിടന്നില്ല. പായകളില്‍ ച്രമംപ 
ടിഞ്ഞ്‌ ചുമരുംചാരി ഇരുന്നു. അങ്ങനെയിരുന്ന്‌, 
മതിവരാത്ത ഓര്‍മ്മകള്‍ എണ്ണിപ്പറഞ്ഞ്‌ പാതി 
രയാക്കി. അപ്പോള്‍, രാധതിയില്‍, ഒട്ടധികം 
അകലെയല്ലാതെ, ഒരു ഗര്‍ജ്ജനം പതിഞ്ഞു 
മുഴങ്ങി. കൃഷ്ണനുണ്ണി സംസാരം നിറുത്തി, 
അയാള്‍ തെളിഞ്ഞു, അയാള്‍ പറഞ്ഞു. 
' എന്‍െറ മണികണ്ഠനാണത്‌! ' നാരായ 
ണന്‍െറ പരിശ്രമം കണ്ട്‌ കൃഷ്ണനുണ്ണി 
ചിരിച്ചു, 'പേടിയാവ്ണോ?' 

"ഒരു പാകത്തിന്‌.” 

“'സര്‍ക്കാര്‍കാട്‌ ന്ന്‌ ഏട്ടിലെ കാടാണ്‌, 
മുക്കാലും വെട്ടികൊളളയടിച്ചു. മൃഗങ്ങള്‌ 
എന്‍െറ കാട്ടിലിക്ക്‌ സ്ഥലംമാറി. അക്കൂട്ടത്തില്‍ 
വന്നവനാ മണികണ്ഠന്‍. കഴിഞ്ഞകൊല്ലം 
അന്യോനൃം അടുത്തുകണ്ടു, ഗംഭീരന്‍, 
ക്‌ഷ്രതിയന്‍! ഞാന്‍ അവടെവച്ച്‌ അവന്‌ 
പേരിട്ടു, -ണികണ്ഠന്‍. മണികണ്ഠാ, ഞാന്‍ 
ാവോം, ന്ന്‌ നസ്യം പറഞ്ഞ്‌ അവന്‍ 


ക. 





i 
ട്‌ 





നെണക്ക്‌ 


പൊന്തേലിക്ക്‌ തിരിച്ചുനടന്നു. 
അവനെ അടുത്തുവച്ച്‌ കാണണോ, 
നാരായണാ? 

"കഴിയുവെങ്കില്‌ ദില്ലിക്ക്‌ ജീവനോടെ 
പോണം ന്നാ മോഹം. 

““കാണണ്ടാച്ചാല്‍ വേണ്ട. പക്ഷേ, പറ 
യാലോ, അവന്‍െറ ഐശ്വര്യാ ഇന്ന്‌ എന്‍െറ 
കാട്ടില്‌. ജ്രത സൌന്ദര്യം ഞാന്‍ .മൂമ്പ്‌ 
കണ്ടിട്ടില്യ, ഒന്നാന്തരം തെളിഞ്ഞവര, 
തെങ്ങോലവരിയന്‍െറ തറവാടിത്തം, പവിഴ 
ക്കണ്ണ്‌, നെററീല്‍ കാലച്രകം. ആദ്യ കാഴ്ച്ചേല്‍ 
ത്തന്നെ ഞങ്ങക്ക്‌ പരസ്പരം വിശ്വാസായി. 
എന്‍െറ കാട്ടില്‌ മലയര്ടെ നാലഞ്ച്‌ 
കുട്ംബങ്ങള്ണ്ട്‌, അവര്‍ക്കും മണികണ്ഠനെ 
വിശ്വാസം. 

“ഇതിനാണോ നീ പഠിപ്പുനിര്‍ത്തി ഇങ്ങട്ട്‌ 
വന്നത്‌?" 

കൃഷ്ണനുണ്ണി മറുപടി പറഞ്ഞില്ല, അയാള്‍ 
എഴുന്നേററു. “വരൂ, നാരായണാ.” കൃഷ്ണ 
നുണ്ണി പുറകിലെ വാതില്‍തുറന്നു. തുറന്ന 

വാതില്‍പ്പാളിയില്‍നിന്ന്‌ ഒരു വലിയ കറുത്ത 
എട്ടുകാലി ചുമരിലേക്കുനീങ്ങി അവര്‍ക്ക്‌ 
വഴികൊടുത്തു. കൌതുകത്തോടെ എട്ടുകാലിയെ 
നോക്കി കൃഷ്ണനുണ്ണി ചോദിച്ച, ' നീ ഇനീം 
ഒറങ്ങീലേ, ജയദേവാ?' എട്ടുകാലുകള്‍ 
നനുക്കെ ചൊടിച്ചെന്ന്‌ നാരായണന്‌ തോന്നി; 


ജയദേവന്‍ കൃഷ്ണനുണ്ണിക്ക്‌ മറുപടികൊടു 
ക്കുകയായിരുന്നുവോ? നേരോ മതി.ഭമമോ? 
"ഞാന്‍ കുടിപാര്‍ക്കാന്‍ വന്ന ആദ്യരാ്തി 
കണ്ടവനാണ്‌ ഇവന്‍. ' കൃഷ്‌ ണനുണ്ണി 
പറഞ്ഞു, 'അഷ്ടപദി, ജയദേവന്‍. പേര്‌ 
നെണക്ക്‌ ഷീട്ടായോ, നാരായണാ?" ' എട്ടുകാ 
ലിയുടെ മുമ്പില്‍ച്ചെന്ന്‌ കൃഷ്‌ ണനുണ്ണ്‌ 
പതുക്കെ ചുമരില്‍ത്തട്ടി, ' പാതിരക നി 
ഒറങ്ങു.'"” അഷ്ടപദിയാട്ടത്തിന്റെ ലറ 
ത്തോടെ ചുമരില്‍ വട്ടം പുററി 1൦ 
വാതില്‍ക്കട്ടിളയുടെ വിടവ്‌ 
ഒതുക്കുകല്ലില്‍ അടി 
കൃഷ്ണനുണ്ണി നാരായണനെ . : 
ടത്തി. നാരായണന്‍ ആത്‌ മവി. സ്ലാം 
പറഞ്ഞു, “കൃഷ്‌ ണനൂണ്ണീ, നീയൊരു, 
സൈക്കാ്രിസ്ററിനെ കാണണം. 
കൃഷ്ണനുണ്ണി പൊടടിപ്പിരിച്ു. “നമ്മടെ 
ക്ളാസിലെ വിജയലക്‌് ഷ്‌ മ്യേ ഓര്‍മ്മേണ്ടോ ? 
ആ കുട്ടിടെ ഏട്ടന്‍ പാലക്കാട്ട്‌ ഒരു 
സൈക്കയാററ്ര്ടിക്‌ ക്ളിനിക്ക്‌ നടത്ത്ണ്ണട്‌ 
എന്‍െറ കൈയില്‍ കി: ല്‍ ഞാന്‍ ആ 
വങ്കനെ രണ്ടാഴ്ചകൊണ്ട്‌ ഭേദാക്കിവിടാം. I 
പക്ഷേ ഡോക്ടര്‍മാര്‍ സംഘടിതരായ | 

















രേ ഗികളാ. മററ്‌ സാംഘ്ൃടിതരോഗങ്ങളോട്‌ 
അവര്‍ക്ക്‌ ഹക്യദാര്‍ഡ്യോം---രാഷ് ്രീയം. 
സോഷ്യലിസം. ഫീമാര്‍ക്കററ്‌, മതം, അണു 


കലാക്ഥാമുദി 33 




















അന്‍പത്തിനാല്‍ 


൭ മേയ്‌ അവസാനം. രാവിലെ എട്ടുമണി. 
| ൫ ഉഷയ്ക്ക്‌ ഓര്‍ക്കാപ്പുറത്തൊരു ഓക്കാനം 
| സേട്ട്‌ ഡിസ്പെന്‍സറിയിലായിരുന്നു. ഉഷ 
| ഫാനിട്ട്‌ കട്ടിലില്‍ കിടന്നു. കാല്‍പ്പെരുമാററം 
കേട്ട്‌ നോക്കിയപ്പോള്‍ ഗൌരി വന്നതു കണ്ടു. 
“പരമു, ഓടി വാ, പാല്‌ തിളച്ചുമറിയുന്ന. 
! ഏടത്തിയെവിടെ? ഇനിയും എഴുന്നേററില്ലേ? 
ഇതെന്തൊരേര്‍പ്പാട്‌ 2” 

ഗരി കര്‍ട്ടന്‍ നീക്കി. കിടപ്പുമുറിയിലേക്കു 
ചെന്നു. “ഏടത്തി, എഴുന്നേററില്ലേ? എന്തു 
പററി?” 

"നല്ല സുഖമില്ല. 

"ചേട്ടനോടു പറഞ്ഞില്ലേ?” ഗൌരി ഉഷയുടെ 
നെററി തൊട്ടുനോക്കി. മുഖം ശ്രദ്ധിച്ച. 
എന്നിട്ട്‌ ചെവിയില്‍ മന്ത്രിച്ച. ഉഷ ലജ്‌ജാവി 
വശയായി. 

“പേടിക്കാനൊന്നുമില്ല. ചെറുനാരങ്ങയും 
ഇഞ്ചിനീരും കഴിച്ചാല്‍ മതി. അച്ചാറും 
കരുതിക്കോളൂ." ഗൌരിയുടെ സ്വരത്തില്‍ 
ആത്മീയത. 

തിരിച്ചുപോകുമ്പോള്‍ ഗരി സേട്ടിന്‍െറ 
വിട്ടില്‍ കയറാന്‍ മറന്നില്ല. ഇളയമ്മയോട്‌ 
വിവരം പറഞ്ഞു. ഇളയമ്മയുടെ മുഖം 
ഗ്രസന്നമായി. ഗരിയോട്‌ അടക്കം പറഞ്ഞു... 
ഇപ്പഴ്‌ .ആരോടും പറയണ്ട. ആളുകള്‍ 
ഏതെല്ലാം തരക്കാരുണ്ട്‌ !”” മുമ്പില്‍ത്തന്നെയു 
ആള ബന്‌ ധുക്കളെയാണ്‌ അവര്‍ ഉദ്ദേശിച്ചത്‌. 

സേട്ട്‌ വന്നപ്പോള്‍ ഗംഗ ഉത്സാഹപൂര്‍വ്വം 
: ഉണര്‍ത്തിച്ചു “ഗൌരി വന്നിരുന്നു...” സേട്ടി 
| ന്‍െറ മുഖത്തും സന്തോഷത്തിനറെറ നിഴലാട്ടം. 
സേട്ട്‌ മകന്‍െറയും ഭാര, യുടെയും കാര്യങ്ങള്‍ 
| വേണ്ടവണ്ണം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോള്‍ ശ്രദ്ധ 
കൂടി. അന്നുതന്നെ വൈകുന്നേരം അഞ്ചുകുപ്പി 
ഒന്നാന്തരം പശുവിന്‍നെയ്യ്‌ കൊടുത്തയച്ചു. 
ഈരണ്ടുനാള്‍ കൂടുമ്പോള്‍ ഹരിയുടെ വശം 
മധുരപലഹാരങ്ങള്‍ കൊടുത്തയച്ചുതുടങ്ങി. 
മുന്തിയ പഴങ്ങള്‍ തിന്നാല്‍ തീരാത്തത്ര. 



















ശക്തി, പ്രതം. അവസാനം പറഞ്ഞ “രോഗം 
പത്യേകം ഓര്‍മ്മവയ്ക്കണേ, നാരായണാ 
വ്രതം. 
അവര്‍ മുറ്റത്തിറങ്ങി. അലതല്ലിനിറഞ്ഞ 
നിലാവ്‌, കാടിന്‍െറ മുടി ചിന്നിച്ച മഞ്ഞുകാററ്‌, 
ജനിമൃതികള്‍ത് ക്കിടയില്‍ ആരായുന്നവന്‍െറ 
വഴിയമ്പലം. കാട്ടിലേക്കുനോക്ക! കൈപ്പട 


[ദള്‍ വായയ്ക്കിരുവശവും കാളംപിടിച്ച്‌ പറഞ്ഞു, ““അവന്‍ എന്നോട്‌ പലതും (തുടരും) 
കലാകനമുദി 34 OE SS DTS SS ര 


ഏടത്തിയില്‍നിന്ന്‌ അമ്മാവന്‍ വിവരം കിട്ടി 
യിരിക്കുമെന്ന്‌ ഉഷ ഹിച്ചു. അമ്മാവനോടു 
ള്ള ആദരവും നന്ദിയും നാള്‍ക്കുനാള്‍ 
ഏറിവന്നു. 
മൂന്നുദിവസമായി ഉഷ ആലോചിച്ചു വരിക 
യാണ്‌. സേട്ട്ജി വന്ന സൂചന കിട്ടിയപ്പോള്‍ 
സാരി മാററി, മുടി ചീകി. സാരിത്തുമ്പുകൊണ്ട്‌ 
തലമറച്ചു. മന്ദം മന്ദം വരാന്തയിലേക്കു 
നീങ്ങി. സേട്ട്ജ്ിയുടെ മുമ്പിലെത്തിയപ്പോള്‍ 
കൈകൂപ്പി. എന്നാല്‍ സേട്ട്‌ മുഖം തിരിച്ചുക 
ഞ്ഞു. ഉഷ അപമാനിതയായി അകത്തേക്കു 
കടന്നുപോയി. 
ഉഷയുടെ മസ്തിഷ്കത്തിലാകെ അപമാനം 
കത്തിയെരിയുകയായിരുന്നു. കണ്ണുകള്‍ നി 
റഞ്ഞു, തൊണ്ടയിടറി. ഡോക്ടര്‍ അകത്തു 
വന്നപ്പോള്‍ പരാതിപ്പെട്ടു. “ഞാന്‍ ഇത്രയും 
ബഹുമാനത്തോടെ...” 
. ഭര്‍ത്താവ്‌ സമാധാനിപ്പിച്ചു... ''നീ നിന്‍െറ 
കര്‍ത്തവ്യം നിറവേററി. അദ്ദേഹം തന്‍െറ 
സ്വഭാവം കാണിച്ചു. ബഹുമാനം മനസ്സിലിരി 
ക്കട്ടെ. അത്‌ കാണിച്ചിട്ട്‌ അപമാനിതയാകുന്ന 
തെന്തിന്‌ 2” 
മൂന്നാംദിവസം ഗരി വന്നപ്പോള്‍ സഹാനു 
ഭൂതി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഉഷ 
സംഭവം വിവരിച്ചു. ““അദ്‌ദേഹത്തിന്‍െറ 
അടുത്ത്‌ മരുമകളെപ്പോലെ പെരുമാറിയാല്‍ 
മതി.” ഗനരിയുടെ ഉപദേശം. 
ഉഷ ദേഷ്യം മനസ്സിലൊതുക്കി. മരുമകളുടെ 
നിലവിട്ട്‌ ഞാനെന്താണു ചെയ്തതെന്ന്‌ 
ചോദിക്കാന്‍ തോന്നി. പറഞ്ഞാല്‍ അധികമാ 
യിപ്പോകേണ്ടെന്നു കരുതി വായമൂടി. വിഷമം 
പുറത്തുകാട്ടാതിരിക്കാന്‍ കുളിമുറിയിലേക്കു 
പോയി. ഗാരി പോയെന്ന്‌ ബോദ്ധ്യപ്പെട്ട 
പ്പോഴേ പുറത്തു വന്നുളളു. 
എന്നാല്‍ ഭര്‍ത്താവ്‌ അകത്തുവന്നപ്പോള്‍ 
ഉഷയ്ക്ക്‌ ഉരിയാടാതിരിക്കാന്‍ കഴിഞ്ഞില്ല. 
"നിങ്ങളല്ലേ അന്നു പറഞ്ഞത്‌ ഗരരിയെക്കുറിച്ച്‌ 
എനിക്കു തെററിദ്‌ ധാരണയാണെന്ന്‌. ഇന്ന്‌ 





“മണി 
"വിളി ചെന്നെത്താന്നുളള സമയം, 
മറുപടി മനസ്സില്‍ രൂപംകൊളളാനുളള സമയം, 
ആനിമിഷങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ സങ്കീര്‍ണ്ണമായ 
മറുവിളി കാട്ടില്‍നിന്ന്‌ മുഴങ്ങി. അതിന്‍െറ 
ഗുഡപദങ്ങളുടെ പിന്നലഴിച്ചുകൊണ്ട്‌, തുളു 
മ്പുന്ന സ്നേഹത്തോടെ കൃഷ്ണനുണ്ണി 


കൃഷ്‌ ണനുണ്ണി നീട്ടിവിളിച്ചു 
കണ്ഠാഠാല്‌” 














































ഞാന്‍ അമ്മാവന്‍െറ കാര്യം പറഞ്ഞപ്പോള്‍ 
എന്നെയാണ്‌ കുററപ്പെടുത്തിയത്‌ . അദ്ദേഹ 
ത്തിന്‍െറ അടുത്ത്‌ മരുമകളെപ്പോലെ പെരുമാ 
റണമത്രെ. മരുമകള്‍ക്ക്‌ ചേരാത്തതെന്താണ്‌ 
ഞാന്‍ ചെയ്തത്‌? നിങ്ങടെ മുമ്പില്‌ 
പഞ്ചാരവാക്കു പറയും. അപ്പുറത്തെത്തിയാല്‍ 
വിഷം ഛര്‍ദ്ദിക്കും. ഞാന്‍ അവരുടെ വല്ലതും 
തട്ടിപ്പറിച്ചോഃ” 
എനിക്ക്‌ അങ്ങനെയൊന്നും തോന്നീട്ടില്ല.”” 
അമറിന്‍െറ വാക്കുകളില്‍ ദേഷ്യത്തിന്‍െറ 
നിഴലാട്ടം. 
ഉഷ ഉടന്‍ താണു_ “ഞാന്‍ ഉദ്ദേശിക്കു 
ന്നത്‌ നിങ്ങളുടെ ശ്രദ്ധയ്രതയും എന്നില്‍ 
പതിയണമെന്നാണ്‌..”” 
"ചേച്ചിയെ എനിക്കു നന്നായറിയാം. നീ 
പറഞ്ഞതുപോലെ സംഭവിക്കാന്‍ തരമില്ല.” 
അതില്‍പ്പിന്നെ ഗാരി വന്നാല്‍ ഉഷ 
ഒഴിഞ്ഞുമാറിത്തുടങ്ങി. 
ജൂലൈ രണ്ടാംവാരം. ഉഷ ഉച്ചയ്ക്കുമുമ്പ്‌ 
ഫാനിനടിയിലിരുന്നുകൊണ്ട്‌ അലക്കുകാരന്‍ 
കൊണ്ടുവന്ന ഷര്‍ട്ട്‌, പാന്‍റ്‌, ബ്ളഈസ്‌ 
എന്നിവ പരിശോധിച്ച്‌ കുടുക്കുകള്‍ പോയേട 
ത്ത്‌ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ശബ്ദം 
കേട്ട്‌ ഗേററിനുനേരെ നോക്കി. നരേന്ദ്രന്‍െറ 
കാര്‍ നിന്നിരിക്കുന്നു. അതില്‍നിന്നും ഒരുസ്ത്രീ 
ഇറങ്ങുന്നു. ആധുനികരീതിയില്‍ വസ്്രധാര 
ണം ചെയ്തിട്ടുണ്ട്‌. കൂടെയുളള സ്ത്രീ 
സാരിത്തുമ്പുകൊണ്ട്‌ തലമറച്ച്‌ ഒരു മഫ്ളര്‍ 
പുതച്ചിട്ടുണ്ട്‌. കാര്‍ തിരിച്ചുപോയി. മഫ്ളര്‍ 
പുതച്ച സ്ത്രീ പുഷ്പേടത്തിയാണെന്നു 
മനസ്സിലായി. ഉഷ സ്വാഗതം ചെയ്യാനായി 
വെളിയിലിറങ്ങി. ഡിസ്പെന്‍സറിയില്‍നിന്നും 
അമറും വന്നെത്തി. പരിചയമില്ലെങ്കിലും 
ജയറാണിച്ചേച്ചി ഉഷയെ കെട്ടിപ്പിടിച്ചു. 
പുഷ്പേടത്തി സ്നേഹമയിയാണെന്ന്‌ ഉ 
ഷയ്ക്ക്‌ നേരത്തേതന്നെ അറിയാം. ആദ്യ 
മായിക്കാണുന്നതാണെങ്കില്‍പ്പോലും ജയറാ 
ണിച്ചേച്ചിയോട്‌ ആത്മീയത തോന്നി. 






അന്നേഷിക്യാണ്‌ .'' എന്നിട്ട്‌, കൈപ്പടങ്ങശ 
വീണ്ടും കാളംപിടിച്ച്‌, ശബ്ദമുയര്‍ത്തി 
കൃഷ്ണനുണ്ണി വിളിച്ചുപറഞ്ഞു, “ഇവന്‍, 
നാരായണന്‍, എന്‍െറ കൂട്ടുകാരന്‍" 
കാട്ടില്‍നിന്ന്‌ ഒരു ചെറുഗര്‍ജ്ജുനം, മനസ്സി 
ലായെന്ന്‌ അറിയിക്കാന്‍ 








ഉഷ ഡോക്ടറോട്‌ ചെവിയില്‍ ഇംഗ്ളീഷില്‍ 
എന്തോ ചോദിച്ചു. ഏടത്തി, ഉഷ ചോദിക്കു 
കയാണ്‌. അവളുണ്ടാക്കിയത്‌ നിങ്ങള്‌ കഴി 
ക്ഷോന്ന്‌ .'” അമര്‍ ഇടനിലക്കാരന്‍െറ കൃത്യം 
നിര്‍വ്വഹിച്ചു. 

ee ഉഷയെ വീണ്ടും കെട്ടിപ്പിടിച്ച 
*'നീയുണ്ടാക്കിയത്‌ തിന്നില്ലെങ്കില്‍പ്പിന്നെ ആ 
രുണ്ടാക്കിയതാണ്‌ തിന്പ്വാ? എന്നാല്‍ ആദ്യ 
മായി ഞങ്ങള്‍ നിന്നെ മധുരം തീററാന്‍ 
പോവ്വാ. പിന്നെ ഇരുന്നു സംസാരിക്കാം. 
ജയറാണി ഒരു കൊട്ടനിറയെ പഴങ്ങളും 
മധുരപലഹാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്‌ . 
മധുരപലഹാരത്തില്‍ ഒന്നെടുത്ത്‌ ഉഷയുടെ 
വായിലിട്ടുകൊടുത്തു. “ഇനി നീ എന്തൊക്കെ 
യാണ്‌ ഞങ്ങള്‍ക്ക്‌ തരാന്‍ പോകുന്നതെന്ന്‌ 
കാണട്ടെ.” ജയറാണി ഉഷയെ കെട്ടിപ്പിടിഎ 
കൊണ്ടു പറഞ്ഞു. 

സേട്ട്‌ വെളിയിലിറങ്ങി. മൂന്നുപേരും മനം 
തുറന്നു സംസാരിഛ്എ. ''നരേന്്രന്‍ ആളൊരു 
ജാതിയാ.” ജയറാണി പറഞ്ഞു-- “എല്ലാ 
വരെക്കുറിച്ചും കുററം പറയാനേ കാണൂ. 
എന്നാല്‍ നിന്നെ എത്ര പുകഴ്ത്തിയാലും 
മതിവരാറില്ല. അമറാണെങ്കില്‍ കല്യാണക്കാ 
ര്യം പറഞ്ഞതേയില്ല. ഞാനവനെ തോളിലെടു 
ത്തുനടന്നതാ. ഇപ്പഴല്ലേ വലിയ ഡോക്ടറായ 
ത്‌. അമ്മാവനും നിന്നെ വലിയ കാര്യമാണെന്നു 


അമ്മാവന്‍ എന്നോട്‌ 
പിണക്കത്തിലാ.'” ഉഷ അമ്മാവനെ ബഹുമാ 
നിക്കാന്‍ പോയ കഥ പറഞ്ഞു. 

ജയറാണി പൊട്ടിച്ചിരിച്ചു. 

“മോളെ, ഒരു എം.എ അല്ല, പത്ത്‌ എം.എ 
പാസായാലും ഞങ്ങളുടെ സ്രമ്പദായം മനസ്സി 
ലാക്കാന്‍ അല്പം പാടുണ്ട്‌ . നീയങ്ങ്‌ നേരെ 
മുമ്പില്‍ച്ചെന്ന്‌ നമസ്‌കാരം പറഞ്ഞുകാണും 


* “പൊട്ടി. അമ്മാവന്‍െറ മുമ്പില്‍ മരുമകള്‌ 
പോവുകയോ?” പുഷ്പയുടെ നേരെ തിരിഞ്ഞ്‌ 
പറഞ്ഞു_ “നിനക്കൊന്നു പറഞ്ഞുകൊടു 
ക്കാന്‍ മേലായിരുന്നോ?”” 

"ഞങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട്‌ കൊല്ലം 
പതിനൊന്നായി. ഇന്നുവരെ ഞാന്‍ അമ്മാ 
വന്‍െറ മുമ്പില്‍ നിന്നിട്ടുണ്ടാവില്ല.'” പുഷ്പ 
പറഞ്ഞു. 

ജയറാണി ഉഷയുടെ തലയില്‍ സാരിത്തു 
മ്പിട്ടു, മുഖം മറയ്ക്കാന്‍ പാകത്തില്‍ മുമ്പോട്ടു 
നീക്കി. എന്നിട്ടു പറഞ്ഞു-- “ഇതാ ഇരതയും 
വേണം, കേട്ടോ. എന്നിട്ട്‌ തല താഴ്ത്തിയിട്ടു 
വേണം മുമ്പില്‍ പോകാന്‍. അമ്മാവന്‍െറ 
പാദം തൊട്ടു വന ദിക്കണം. അര്രയേ വേണ്ടൂ. 
അത്‌ എന്നും വേണമെന്നില്ല. വിശേഷദിവസ 
ങ്ങളില്‍ മാര്തം മതി. എന്നിട്ട്‌ എങ്ങനെയു 
ണ്ടെന്ന്‌ എന്നോടു പറയണം.” 

' ഒരാഴ്ച കഴിഞ്ഞപ്പോള്‍ ഒരു സന്ധ്യാനേര 
ത്ത്‌ അല്പം മഴ ചാറുകയായിരുന്നു. 
മെഡിക്കല്‍ കോളേജില്‍നിന്നും റജുയെയും 
കൂട്ടി നരേന്ദ്രന്‍ വന്നു. സ്വീകരണമുറിയില്‍ 
ചായകുടിയും തമാശപറച്ചിലും. അപ്പോഴുണ്ട്‌ 
കുതിരവണ്ടി വന്നുനില്‍ ക്കുന്ന ശബ്ദം. അമര്‍ 








Rs 


‘9 0 


7 


അല്‌ പംമുമ്പേ ഡിസ്‌ പെന്‍സറിയിലേക്കു 
പോയിരുന്നു. പരമുവിനെയും ഇല്‍ മദീനിനെ 
യും വിളിച്ചുകൊണ്ട്‌ സേട്ട്ജി നനഞ്ഞ 
കുടയുമായി കയറിവന്നു. സേട്ട്‌ളജ്ടിയോട്‌ 
ബഹുമാനം കാണിക്കാനായി നരേന്രദനും 
റജയും വരാന്തയില്‍ ഇറങ്ങിനിന്നു. അല്പം 
കഴിഞ്ഞ്‌ തിരിച്ചുവന്നപ്പോള്‍ അവര്‍ക്ക്‌ ആ 
ശ്ചര്യം. ഉഷ സാരിത്തുമ്പുകൊണ്ട്‌ തലയും 
മുഖവും മറച്ചുകൊണ്ട്‌ ചൂമരുചാരി നില്ക്കുന്നു. 


രണ്ടുപേര്‍ക്കും കൌതുകം. ഉഷ അതേ 
രീതിയില്‍ മുമ്പോട്ടു നീങ്ങി. സേട്ട്ജ്ിയുടെ 
പാദം സ്പര്‍ശിക്കുന്നു. 

"മതി മോളെ, മതി.” സേട്ട്ജി തല 


സ്പര്‍ശിച്ചുകൊണ്ടു പറഞ്ഞു. അപ്പോഴും 
മുഖം തിരിച്ചിരുന്നു. എന്നാല്‍ സ്വരം 
സ്നേഹാര്‍ദമായിരുന്നു. 

തിരിച്ചുവന്ന്‌ സാരിത്തുമ്പ്‌ തലയിൽനിന്നും 
മാററിയപ്പോള്‍ ഉഷയുടെ മുഖത്ത്‌ പ്രസന്നത. 

"അഭിനന്ദനങ്ങള്‍! അമ്മാവനെ മെരുക്കി 
ക്കളഞ്ഞല്ലോ.'” നരേന്ര്ദന്‍ പറഞ്ഞു-- 
“അല്ല, റജു, നിങ്ങള്‍ക്കുണ്ടോ ഇങ്ങനത്തെ 
സ്രമ്പദായം? 

"ഇല്ലേ ഇല്ല. ഇസ്ളാമില്‍ ആരുടെയും 
കാലുപിടിക്കുന്ന ഏര്‍പ്പാടില്ല. അമ്മാമന്‍െറ 
മുമ്പില്‍ മുഖം കാണിക്കാറില്ല. തലതാഴ്ത്തി 
വന്ദിക്കും.”” 

"ക്രിസ്ത്യാനികള്‍ക്കും പാദം സ്പര്‍ശി 
ക്കുന്ന ഏര്‍പ്പാടില്ല. തല മറയ്ക്കാറുമില്ല...”” 
“ഉഷ പറയുകയായിരുന്നു. അമര്‍ രോഗികളെ 


നോക്കിക്കഴിഞ്ഞിട്ട്‌ അകത്തു വരുമ്പോഴേക്കും ' 


സേട്ട്ജ്ി പോയിക്കഴിഞ്ഞിരുന്നു. | 


"നീയിന്ന്‌ അച്ഛനെ തൃപ്തിപ്പെടുത്തി, 
അല്ലേ?" അമര്‍ സന്തോഷത്തോടെ ചോദിച്ചു. 
"ഇങ്ങനെയൊക്കെ ചെയ്യാനറിയാമെങ്കില്‍ 
അന്നേ ചെയ്യാമായിരുന്നില്ലേ? 

"“എനിക്കറിയാമായിരുന്നെങ്കില്‍ അന്നേ. 
ചെയ്യില്ലായിരുന്നോ?'' ഉഷ ചോദിച്ചു. ഏട്‌ 
ത്തിയല്ലേ സ്മൃതം പറഞ്ഞു തന്നത്‌! ഗാരി 
ഏടത്തിക്കു പറഞ്ഞുതരാന്‍ തോന്നീട്ടില്ലല്ലോ. 
അവര്‍ എന്നെ കുററപ്പെടുത്തുകയായിരുന്നു. , 

“പാവം! ഗരിയെവിടെ, ഏടത്തി എവിടെ? 

ഉഷ വിട്ടില്ല-- ''അവരുടെ സ്രമ്പദായം 
അവര്‍ക്കറിയാതെ പോകുമോ? അവര്‍ കരുതി 
ക്കൂട്ടി ചെയ്തതാ.” E 

““നീയെന്താണീ പറയുന്നത്‌ ? 
ദേഷ്യപ്പെട്ടു. 

“അവര്‍ക്ക്‌ അസൂയ തോന്നേണ്ട കാര്യ 
മെന്ത്‌ 

"കാരണം പലതും കാണും... ം 

“ആലോചിച്ച്‌ സംസാരിക്ക്‌ "സേട്ട്‌ 
കര്‍ക്കശസ്വരത്തില്‍ പറഞ്ഞു-_- ' ഗരിയെ 
നിനക്കറിയില്ല. മററുള്ളവരുടെ സുഖത്തില്‍ 
അസൂയപ്പെടുന്ന സ്വഭാവക്കാരിയല്ല, അവര്‍. 

*'നിങ്ങളെപ്പോലെ അവരെ അറിയില്ല. 
എന്നാലും മനുഷ്യസ്ര്തീയല്ലേ? അസൂയയി 
ല്ലാത്ത മനുഷ്യരുണ്ടോ?” നരേന്ദ്രന്‍ ഇടപെ 
ട്ടുകൊണ്ടു പറഞ്ഞു. 

"മുമ്പൊക്കെ അവരുടെ കാര്യത്തിനുവേണ്ടി 
എന്നും ഓടിനടക്കുമായിരുന്നല്ലോ. ഇപ്പോള്‍ 
അതു പററില്ലല്ലോ. അതു പോരെ, അസൂയ 
യ്ക്കു കാരണം?” 

ഉഷ ചിരിയടക്കാന്‍ വായ കൈത്തലംകൊ 

ടി. 
ee അര്‍ത്ഥമില്ലാതെ സംസാരിക്കു 
ന്നേ?" അമര്‍ അമര്‍ഷം (പകടിപ്പിച്ചു. 

“ഉള്ളതു പറഞ്ഞുവെന്നേയുളളു. ഗാരി 
നിങ്ങളുടെ പെങ്ങളല്ലേ?'” റജു പറഞ്ഞു- 
*“പടച്ചോനയച്ച പെങ്ങളല്ല. സുഹൃത്തെന്നു 
പറയാന്‍ മടി. അതുകൊണ്ട്‌ പെങ്ങളെന്നു 
വി ... ഉദ്ദേശ്യം അതുതന്നെ. 

യം ലം മുഖം തിരിച്ഛുകളുഞ്ഞു. 

ഭര്‍ത്താവിനെ രക്ഷിക്കാനെന്നോണം ഉഷ 
ഇടപെട്ടു-- "മതി, ചേച്ചിയുടെ കാര്യം | 
വിട്ടേക്കൂ.” 

"“വിടുന്നതെങ്ങനെ?*' ഉഷയുടെ നേരെ 
കണ്ണിറുക്കിക്കൊണ്ട്‌ നരേന്ദ്രന്‍ തുടര്‍ന്നു. 
"നിങ്ങള്‍ അവര്‍ക്കെതിരെ അസൂയ ആരോ 
പിച്ചില്ലേ? അതില്‍ തീരുമാനമാകേണ്ടതുണ്ട്‌ . 

അപ്പോഴേക്കും മഴകൂടി. റജു കസാലയിലി 
രുന്നുകൊണ്ട്‌ സിഗററ്റ്‌ വലിക്കാന്‍ തൂടങ്ങി, 

“ഇന്ന്‌ ചായപോലും തരുന്ന ലക്ഷണമി 

ല്ലോ.” റജു പരാതിപ്പെട്ടു. 

തി രം കിട്ടാന്‍ പോകുന്നില്ല. 

വേഗത്തില്‍ സ്ഥലംവിടാന്‍ നോക്ക്‌ . ഇവിടെ 

ഭാര്യാഭര്‍ത്താക്കന്മാര്‍ ഒന്നായി. നിങ്ങള്‍ 
ഒററപ്പെട്ടു. ” നരേന്ദ്രന്‍ പറഞ്ഞു. 
അമര്‍ നിശ്ശബ്ദം: മറുപടി പറഞ്ഞത്‌ 
ഉഷയാണ്‌ - “'ഭാര്യാഭര്‍ത്താക്കന്‌ മാര്‍ ഒന്നു 
ല്ലാതിരിക്കോ? അതിലെന്തുണ്ട്‌ വിശേഷം? ) 
രാത്രി ഈണുകഴിഞ്ഞാല്‍ സേട്ടും ഉഷയും | 


സേട്ട്‌ 








Dal 





കലാകനമുദിഴദട 













































കൂടി കുറച്ചുദൂരം നടക്കാറുണ്ട്‌. മഴയുളളതു 
കൊണ്ട്‌ അന്ന്‌ പോകനൊത്തില്ല. സേട്ട്‌ 
വര്‍ത്തമാനം പറച്ചിലില്‍നിന്നൊഴിയാനായി 
സോഫയില്‍ക്കിടന്ന്‌ രാവിലത്തെ പ്രതം 
വായിച്ചതുടങ്ങി. 
“ഭര്‍ത്താവിന്‍െറ മൌനം ഉഷയ്ക്ക്‌ അസഹ്യ 
മായിത്തോന്നി. അടുത്തു ചെന്നിരുന്ന്‌ നെററി 
തടവിക്കൊണ്ടു ചോദിച്ചു-- "ദേഷ്ൃത്തിലാ 
ണോ? അവര്‍ വര്‍ത്തമാനം ഇവിടംവരെ 
.വലിച്ചിഴയ്‌ ക്കുമെന്ന്‌ എനിക്കെന്തറിയാം. നി 
ങ്ങളുടെ ചേച്ചി എന്‍െറ ചേച്ചി അല്ലാതാക്വോ? 
“എന്നെ ചേച്ചിയും സ്വന്തമായിക്കാണണമെന്നേ 
എനി, EZ 

"നീയൊന്നു മനസ്സിലാക്കണം, ഗൌരിക്ക്‌ 
ജയേടത്തിയെപ്പോലെ ചിന്തിക്കാനും മനസ്സി 
ലാക്കാനുമുളള ചുററുപാടുകളുണ്ടായിട്ടില്ല. നി 
ന്നെപ്പോലെ വിദ്യാഭ്യാസമൊന്നുമില്ല. വിവര 
മുളളവരോട്‌ ഇടപഴകാനുള്ള സന്ദര്‍ഭവും 
ഉണ്ടായിട്ടില്ല. സന്തുഷ്ട ജ്ീവിതവുമല്ല അവരു 
ട്ടത്‌. അങ്ങനെയുളള ഒരാളില്‍നിന്ന്‌ ജയേട 
ത്തിയുടേതുപോലുളള പെരുമാററം പത്‌ 
ക്ഷിച്ചുകൂടാ. അവര്‍ക്ക്‌ നമ്മുടെ നന്മ 


ക്കാണെങ്കില്‍ അനൃസ്രതീയെ സഹോദരിയാ 

യി കാണുന്നത്‌ അസാദ്‌ ധ്യവുമാണ്‌ .”' 
“അതു നേരാ.” ഉഷ സമ്മതിച്ചു. 
ആഗസ്ററ്‌ നാലാംവാരം. കുറേദിവസത്തെ 

മഴയ്ക്കുശേഷം ആകാശം മേഫ്വമുക്തമാ 





തിയ സത 


പൂപ്പാലിക (കഥകഠം) 
പൊന്‍കുന്നം വര്‍ക്കി 9.00 


തപസ്‌ (നോവല്‍) 


വി.പി. കുഞ്ഞബ്ദുളള 27.00 
ഇടവേളയ്ക്കുശേഷം (നോവല്‍) 
സി.പി. വസന്തകുമാരി 21.00 


ആരണയപര്‍വ്വം (നോവല്‍) 


പുളിങ്കുന്ന്‌ ആന്‍റണി 17.06 
എളളും പൂവും ചന്ദനവും (കഥകടം) 
കെ. രഫ്ഗുനാഥന്‍ 24.00 


ണി നിനി രം 


ഉറൂബിന്‍െറ ലേഖനങ്ങാം 
ഉറൂബ്‌ 17.00 


ഗാംഫിലെ കേരളം (പഠനം) 
. ചെറിയാന്‍ ഫിലിപ്പ്‌ 11.00 


മഹാറാണി സേതുപാര്‍വ്വതീബായി ' 
(ബാലസാഹിത്യം) 
വെള്ളങ്കുളത്തു കരുണാകരന്‍നായര്‍ 12.00 


നാഷനല്‍ ബുക്ക്‌ dat 
കോട്ടയം 







ജോം 


Ain 





ക കേയമൂദി 36 f 


കാംക്ഷിക്കാനേ ഒക്കുകയുളളു... ഇക്കൂട്ടര്‍ . 







ഗയ ഞം rise cu 1! 


ലു 





ണിന്ന്‌. എട്ടുമണിക്കുതന്നെ പൊള്ളുന്ന 
വെയില്‍. സേട്ടും ഉഷയുംകൂടി (പാതല്‍ 
കഴിച്ചുകൊണ്ടിരിക്കെ പുറത്തുനാലഞ്ചു രോ 
ഗികള്‍ വന്നു. സേട്ട്‌ ഡിസ്‌ പെന്‍സറിയിലേക്കു 
പോയി. ഉഷ കത്തെഴുതാനുമിരുന്നു. ഉഷയ്ക്ക്‌ 
കുത്തെഴുതുന്ന ശീലം നന്നെ കുറവാണ്‌. 
ചിതയുടെ എഴുത്തു രണ്ടുമാസത്തില്‍ ഒരിക്ക 
ലെങ്കിലും വരും. എഴുത്തല്ല, അഞ്ചാറു 
പേജുളള കഥ തന്നെയായിരിക്കുമത്‌ . അവളെ 
അനുകരിച്ചുകൊണ്ട്‌ ഉഷയും അങ്ങനെതന്നെ 
എഴുതും. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിലേ 
മായാഘ്വോഷ്‌ കത്തെഴുതൂു. മടക്കത്തപാലില്‍ 
ത്തന്നെ മറുപടി ആവശ്യപ്പെടുകയും ചെയ്യും. 

ഉഷ എഴുതാന്‍ തുടങ്ങിയതേയുളളു. വരാ 
ന്തയില്‍നിന്ന്‌ വിളി” ഡോക്ടര്‍ സേട്ട്‌ ഒന്നു 
വരണം. ' നാഥ്‌ ശാസ്ത്രിയുടേതാണ്‌ ശബ്ദം. 

ജനല്‍പ്പാളിയിലൂടെ നോക്കിയപ്പോള്‍ നാഥ്‌ 
ശാസ്രതിയും മറെറാരാളുംകൂടി ഒരു രോഗിയെ 
താങ്ങിപ്പിടിച്ചു നില്ക്കുന്നതായാണ്‌ ഉഷ 
കണ്ടത്‌ . ഡോക്ടര്‍ അങ്ങോട്ടു നീങ്ങുകയായി 
രുന്നു. രോഗിയെ സ്വീകരണമുറിയില്‍ കൊ 
ണ്ടുവന്ന്‌ സോഫയില്‍ കിടത്തി. സേട്ട്‌ വീണ്ടും 
ഡിസ്പെന്‍സറിയിലേക്കു പോയി. 

ഏതോ പരിചയക്കാരനായിരിക്കണമെന്ന്‌ 
ഉഷ ഹിച്ചു. പാഠകിന്‍െറ സുന്ദരവും 
സുദ്യഡവുമായ ശരീരം ആകെ തളര്‍ന്നിരി 
ക്കുന്നു. ക്ളീന്‍ഷേവു ചെയ്യാറുളള ആ മുഖം 
താടിരോമം വളര്‍ന്നു , കുപ്പയില്‍ വീണ 
കരിയിലപോലെ ആയിരിക്കുന്നു. കുഴിയില്‍ 
ചെന്ന ചുവന്ന കണ്ണുകള്‍. വിയര്‍പ്പിന്‍െറ 
രൂക്ഷഗന്ധം വമിക്കുന്ന അഴുക്കു പുരണ്ട 
ഖദറാണ്‌ ധരിച്ചിരിക്കുന്നത്‌. തലയില്‍ കെട്ടി 
യിരുന്ന തോര്‍ത്തുമുണ്ട്‌ രഗാമീണനാണെന്നു 
വിളിച്ചപറയുന്നു. ഉഷയെ കണ്ടപ്പോള്‍ അഭി 


വാദന രൂപത്തില്‍ കയ്യുയര്‍ത്തിക്കൊണ്ട്‌ 


തിരിഞ്ഞു കിടന്നു. 

"പഠാക്ജി, എന്തുപററീ....''ഉഷ അടുത്തു 
ചെന്നു ചോദിച്ചു. അപ്പോഴേക്കും ഡിസ്‌പെന്‍ 
സറിയില്‍നിന്നും തെര്‍മ്മോ മീറ്ററുമായി സേട്ട്‌ 
വന്നെത്തി. തെര്‍മ്മോമീററര്‍ പാഠകിന്‍െറ 
വായില്‍ വച്ചുകൊണ്ട്‌ നാഡിമിഡിപ്പ്‌ പരിശോ 
ധിച്ചു. കണ്ണുംനാവും നോക്കി. സ്‌റ്റെതസ്‌കോ 
പ്പെടുത്തു നെഞ്ഞത്തും പാര്‍ശ്വങ്ങളിലും 
വച്ചുനോക്കി. 

നാഥ്‌ ശാസ്ത്രി പറഞ്ഞു “പനി തുടങ്ങീട്ട്‌ 
ദിവസം ഏഴെട്ടായി. ഇന്ന്‌ കാലത്താണ്‌ 
കൂട്ടുകാരന്‍ ഇങ്ങോട്ടു കൊണ്ടുവന്നത്‌. മെഡി 
ക്കല്‍ കോളേജ്‌ ആശുപ്രതിയില്‍ അഡ്മിററാ 
കാനാണ്‌ പാാക്‌ ആഗ്രഹിക്കുന്നത്‌. 

"എന്തിന്‌ ? ഇവിടെ സുഖമായി കിടക്കട്ടെ. 
നോക്കാന്‍ ഞങ്ങളുണ്ടല്ലോ.'' ഉഷ പറഞ്ഞു. 

സേട്ടിനും ഉഷയ്ക്കും പാഠകിനെ വളരെ 
ബഹുമാനമാണ്‌. 

മെഡിക്കല്‍ കോളേജ്‌ ആശുപ്രതിയില്‍ 
എഡ്മിററ്‌ ചെയ്യുന്നതാണ്‌ നല്ലതെന്ന അഭി 
പ്രായം സേട്ടും (പകടിപ്പിച്ചു. വിദഗ്ദ്ധരായ 
പ്രൊഫസര്‍മാരുടെ സേവനം കിട്ടാനുള്ള 
സൌകര്യമുണ്ടല്ലോ അവിടെ. ടെസ്ററുകളെല്ലാം 
എളുപ്പത്തില്‍ ചെലവില്ലാതെ നടക്കും. 

പാഠക്‌ വേദനകൊണ്ടു പുളയുകയായിരുന്നു. 


.ട്ടായിരുന്നു! ലക്‌നോവില്‍ വന്നതില്‍പ്പിന്നെ 





അമര്‍ ആശുപ്രതിയില്‍നിന്ന്‌ രണ്ടു ഗുളിക 
കൊണ്ടുവന്ന്‌ ഉഷയെ ഏല്‍പ്പിച്ചിട്ട്‌ പ 
റഞ്ഞു-- “ഒരു ഗ്ളാസ്‌ വെളളമെടുത്ത്‌ ഈ 
ഗുളികള്‍ അകത്താക്കിക്കണം. ' സേട്ടും നാഥ്‌ 
ശാസ്‌;തിയും പിന്നെ ഡിസ്പെന്‍സറിയിലേ 
ക്കു പോയി. 

മരുന്നുകഴിച്ച്‌ അരമണിക്കൂര്‍ കഴിഞ്ഞപ്പോള്‍ 
പാഠകിന്‍െറ വേദന കുറഞ്ഞു. വെയില്‍ 
ശക്തിപ്പെടുംമുന്വേ അദ്‌ ദേഹത്തെ ആശുപ 
ശ്രിയിലെത്തിക്കാനുളള ഒരുക്കങ്ങള്‍ ചെയ്തു 
തുടങ്ങി. ഉഷ ഭര്‍ത്താവിന്‍െറ അലക്കിവച്ച 
ഏതാനും ഉടുപ്പുകള്‍ എടുത്തുവച്ചു. സേട്ടും 
നാഥ്‌ ശാസ്ശ്രിയും പാഠകിനെ കൂട്ടിക്കൊണ്ടു- 
മെഡിക്കല്‍ കോളജ്‌ ആശുപ്രതിയിലേക്കു 
പുറപ്പെട്ടു. 

മായയ്ക്ക്‌ പാകിന്‍െറ അസുഖ വിവരം 
കിട്ടിക്കാണുമെന്ന്‌ ഉഷ ഹിച്ചു. അതുകൊണ്ട്‌ 
ഒരു മനോവിഷമം. മായയ്ക്ക്‌ എഴുതിക്കൊ 
ണ്ടിരുന്ന എഴുത്തു പൂര്‍ത്തിയാക്കാന്‍ ഇരുന്നു. 
പാഠകിന്‍െറ അസുഖത്തിന്‍െറ സൂചന നല്‍കി 
ക്കൊണ്ടെഴുതി. വിദഗ്ദ്ധ ചികിത്സയ്ക്കായി 
മെഡിക്കല്‍ കോളേജ്‌ ആശുപ്രതിയില്‍ 
(പവേശിപ്പിച്ചിരിക്കുന്നുവെന്നു നാളെ വീണ്ടും 
എഴുതാമെന്നുംകൂടി കുറിച്ചു. “ഞങ്ങളുടെ 
ആത്മസുഹൃത്താണ്‌ പാഠക്‌. ആവശ്യമായ 
തൊക്കെ ഞങ്ങള്‍ ചെയ്യാം. നിങ്ങള്‍ ഒന്നുകൊ 
ണ്ടും വേവലാതിപ്പെടേണ്ടതില്ല. 'ഉഷ എഴുത്തു 
ഉപസംഹരിച്ചു. 

വൈകുന്നേരം ഉഷ സേട്ടിനോടൊപ്പം 
ആശുപ്രതിയിലേക്കു പോയി. ഇപ്പോള്‍ പാഠ 
കിന്‌ സംസാരിക്കാന്‍ വിഷമമില്ല. മായച്ചേച്ചിക്ക്‌ 
എഴുതാത്തതിനെക്കുറിച്ച്‌ പരാതിപ്പെട്ടപ്പോള്‍ 
പറഞ്ഞു-- 'സുഖമായിട്ടെഴുതാമെന്നു കരുതി 
യതാണ്‌.”' 

മൂന്നാംദിവസം രാവിലെ ഉഷയും സേട്ടുവും 
എഴുന്നേററു കഴിഞ്ഞതേയുളളു. പരമു വന്നു 
പറഞ്ഞു, അലഹബാദിലെ കൊച്ചമ്മ വന്നിട്ടു 
ണ്ടെന്ന്‌. 

മായയുടെ മുഖത്തു യാശ്രാക്ഷീണവും 
വേവലാതിയും. ഉഷയുടെ കത്ത്‌ കിട്ടിയ 
ഉടനെ രാര്തിയിലത്തെ വണ്ടിക്ക്‌ പിറപ്പെട്ടതാ 
ണ്‌. ഉടന്‍ കുളിച്ചുവെന്നു വരുത്തി. സേട്ടിനോ 
ടൂ മോട്ടോര്‍ സൈക്കിളില്‍ ആശുപ്രതിയില്‍ 
എത്തിക്കാന്‍ പറഞ്ഞു. 

“'ഇപ്പഴ്‌ പോകണ്ട.” അമര്‍ പറഞ്ഞു. 
“ഡോക്ടര്‍മാരുടെ രണ്ട്‌ നടക്കുന്നുണ്ടാകും. 
നേഴ്‌ സുമാര്‍ അകത്തു കടത്തില്ല.”' 

"ഒരു നോക്ക്‌ കാണാന്‍ വിടാതിരിക്വോ?”” 
മായ അവശതയോടെ ചോദിച്ച. “ഞാനവിടെ 
അധികംനേരം ഇരിക്കില്ലെന്നു ഉറപ്പു തരാം.” 
സേട്ടിന്‌ നിയ്യത്തിയില്ലാതായി. 

മായ വിഷാദവദനയായി കാണപ്പെട്ടു. 
മനസ്സില്ലാമനസ്സോടെ വല്ലതും സംസാരിക്കു 
മെന്നു മാ്രം. ''അലഹ ബാദിലായിരുന്നപ്പോള്‍ 
എന്തൊരാരോഗ്യവാനായിരുന്നു, എന്തു സ്മാര്‍ 












































































യാണ്‌ ഇത്രയും മോശമായത്‌. ഇപ്പോള്‍ 
ഒരസ്ഥികൂടം മാ്രമുണ്ട്‌....'” മായയ്ക്ക്‌ 
പാഠകിനെക്കുറിച്ചു മാഗ്രമേ പറയാനുണ്ടായി 


രുന്നുളളു. ത്രുട രും) 



























ളി 








“വര്‍ഗ്ഗവും “ജാതിയും കൃത്യമായി - 
ഖല പ്രയാസമുള്ള 
പരികല്പനകളാണ്‌ . വര്‍ഗ്ഗം മുഖ്യമായും 
ഉല്പാദനബന്ധങ്ങള്‍ക്കകത്ത്‌ സാമൂഹ്യവിഭാ 
ഗങ്ങള്‍ കൈയാളുന്ന സ്ഥാനത്തെയാണ്‌ 
കുറിക്കുന്നത്‌. “ജാതി യിലും ഈ ഘടകം 
ശക്തമായിത്തന്നെ ്പവര്‍ത്തിക്കുന്നുണ്ട്‌ ; ജാ 
തിരൂപീകരണത്തിന്‍െറ അടിത്തറതന്നെയും 
തൊഴില്‍വിഭഇുനമാണല്ലോ. എന്നാല്‍ 'ജാതി' 
യുടെ വിവക്ഷകള്‍ സാമ്പത്തികം മാതമല്ല. 
ആചാരങ്ങള്‍, അനുഷ്ഠാനങ്ങള്‍, രക്തബന്ധ 
ങ്ങള്‍, വിവാഹബന്ധങ്ങള്‍ തുടങ്ങിയ മതപര 
വും നരവംശശാസ്രതപരവുമായ ഗ്രയോഗ 
മേഖലകളിലൂടെ ദൃഡീകരിക്കപ്പെടുന്ന കര്‍ക്ക 
ശമായ ഒരു (പത്യയശാസ്രതസ്ഥാപനമാണ്‌ 
ജാതി. നമ്മുടേതുപോലുള്ള സമൂഹങ്ങളില്‍, 
മനുഷ്യര്‍ ഇനിക്കുംമുമ്പേതന്നെ രൂപപ്പെട്ടുകഴി 
ഞ്ഞതും ജീവിച്ചുതീര്‍ക്കാന്‍ വിധിക്കപ്പെട്ടീരി 
ക്കുന്നതുമായ ഒരു സാമൂഹയ ,പത്യയശാസ്രത 
മാണത്‌; ഓരോ കുഞ്ഞും ജനിച്ചവീഴുന്നത്‌ 
സ്ഥലത്തിലേക്കും കാലത്തിലേക്കുമെന്നപോ 
ലെ ഈ പ്രത്യയശാസ്‌ ശ്രത്തിലേക്കുമാണെന്നു 
പറയാം. ആചാരങ്ങളും പുരാണങ്ങളും സ്മ്ൃ 
തികളും ചൊല്ലുകളും മുതല്‍ ദൈനംദിന 
ഭാഷണങ്ങളും സദാചാരനിയമങ്ങളും വരെയു 
ള്ള ഒരു വ്യവഹാരശ്യംഖലയിലൂടെയാണ്‌ 
ഈ പ്രത്യയശാസ്രതം (പാവര്‍ത്തികമാകു 
ന്നത്‌. വര്‍ഗ്ഗങ്ങളുടെ ചലനാത്മകസ്വഭാവം 
ജാതിക്കില്ല; കര്‍മ്മമഹത്വംകൊണ്ട്‌ (ബാഹ്മ 
ണനാകാമെന്ന്‌ കവികളും ചിന്തകരും പറ 
ഞ്ഞുവച്ചിടുണ്ടെങ്കിലും ഒരു ചണ്ഡാളനും 
ബ്രാഹ്മണനായി അംഗീകരിക്കപ്പെട്ട ഉദാഹര 
ണം പ്രായോഗികജീവിതത്തില്‍ നമുക്കില്ല, 
മറിച്ച്‌ ്ബാഹ്മണത്വത്തിലേക്കോ ക്ഷ്രതിയ 
ത്വത്തിലേക്കോ കര്‍മ്മത്താല്‍ 'ഉയരാന്‍' 
ശ്രമിച്ച ശംബുകന്‍െറയും ഏകലവ്യന്‍െറയും 
രക്തസ്‌നാതമായ പാഠങ്ങള്‍ നമുക്കു മുന്നി 
ലുണ്ടുതാനും. വര്‍ണ്ണത്തിന്‍െറ ദേശീയസ്വഭാ 
വമോ വര്‍ഗ്ഗത്തിന്‍െറ സാര്‍വ്വദേശീയ സ്വഭാവ 
മോ ഇല്ലാത്ത ര്രാദേശികരുപീകരണങ്ങള്‍ 
കൂടിയാണ്‌ ജാതികള്‍. അധികാരം എന്നും 
പ്രവര്‍ത്തിച്ചുപോന്നിട്ടുളളത്‌ സമൂഹത്തെ പല 
തട്ടുകളിലായി വിഭജിച്ഛും പിന്നീടതിനെ 
നിയമമാക്കിയും അതിലൂടെ ആ വിഭജുനങ്ങളെ 
സ്ഥാപനങ്ങളാക്കി ഉറപ്പിച്ചും ഈ സ്ഥാപന 
ങ്ങളെ സ്വാഭാവികവും യുക്തിസഹവുമായി 
പ്രത്ൃക്ഷപ്പെടുത്തിയുമാണ്‌ . അധികാരത്തി 
ന്‍റെ ഈ പ്രവര്‍ത്തനരീതിതന്നെയാണ്‌ 
ജാതിയുടെ നിര്‍മ്മാണത്തിലും നിലനില്‍ പിലും 
പ്രതിഫലിക്കുന്നത്‌ . തങ്ങളുടെ പദ്ധതികളെ 
സ്വകര്‍ത്തവ്യമെന്ന നിലയില്‍ അംഗീകരിച്ചു 
ജീവിക്കുന്ന സമ്മഗിദായകരുടെ ഒരു സമൂഹ 
ത്തെ, ചോദ്യം ചെയ്യാനറിയാത്ത ഒരു 
്രജാസ്വരൂപത്തെ, നിര്‍മ്മിച്ചെടുക്കാനുളള 
അധീശവിഭാഗത്തിന്‍െറ പ്രയത്നവും പാ 
പ്തിയുമാണ്‌ ജാതിരൂപീകരണത്തിനു പിന്നി 












ആചാരങ്ങള്‍, അനുഷ്‌ഠാനങ്ങള്‍, രക്തബന്ധങ്ങൾ, 
വിവാഹബന്ധങ്ങള്‍ തുടങ്ങിയ മതപരവും 
നരവംശശാസ്രതപരവുമായ ,പയോഗമേഖലകളിലൂടെ 
ദൃഡീകരിക്കപ്പെടുന്ന കര്‍ക്കശമായ ഒരു 
്രത്യയശാസ്രതസ്ഥാപനമാണ്‌ ജാതി. നമ്മുടേതുപോലുള്ള 
സമൂഹങ്ങളില്‍, മനുഷ്യര്‍ ജുനിക്കുംമുന്‍പേ തന്നെ 
രൂപപ്പെട്ടുകഴിഞ്ഞതും ജീവിച്ചതീര്‍ക്കാന്‍ 


| 
ക്‌ ക 
ഇാതി'യുടെ വിവക്ഷകള്‍ സാമ്പത്തികം മാതമല്ല. 


വിധിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു സാമൂഹ്യ 
പ്രതൃയയശാസ്രതമാണത്‌ . ആചാരങ്ങളും പുരാണങ്ങളും 
സ്മൃതികളും ചൊല്ലുകളും മുതല്‍ ദൈനംദിന ഭാഷണങ്ങളും 
സദാചാരനിയമങ്ങളും വരെയുളള ഒരു വ്യവഹാര 
ശൃംഖലയിലൂടെയാണ്‌ ഈ ര്പത്യയശാസ്ശ്രം 
്രാവര്‍ത്തികമാകുന്നത്‌ . 


ജാതിവ്യവസ്ഥയും 
വഗന്മരവും 


ലുളളത്‌ . വര്‍ഗ്ഗത്തെക്കുറിഛ്ചളള മാര്‍ക്സിന്‍െറ 
സങ്കല്പത്തെ, കീഴാളത്തത്തെക്ങററിച്ച്‌ ഗ്ാംഷിയും 
്രത്ൃയശാസ് ത്തെക്കുറിച്ച്‌ ആള്‍ത്തുസറും 
അധികാരത്തിന്‍െറ സാങ്കേതികവിദ്യയെക്കുറി 
ച്ച്‌ മിഷേല്‍ ഫുക്കോയും നടത്തിയ (പതി 
പാദനങ്ങളുമായി സമന്വയിച്ചുകൊണ്ടേ ജാതി” 
എന്ന സ്ഥാപനത്തെ മനസ്സിലാക്കാന്‍ കഴിയൂ. 
ഫൂക്കോയുടെ രീതി അവലംബിച്ചു നോക്കി 
യാല്‍ “ജാതി”, സ്ഥലത്തെ നിയ്യന്തിക്കുന്ന 
ഒരുപതൃയയശാസ്രതമാണെന്നു പറയാനാവും. 
അയിത്തവും തീണ്ടലും ഇതിന്‍െറ പ്രത്യ 
ക്ഷോദാഹരണമാണ്‌. കേരളത്തെക്കുറിച്ചു 
പറയുകയാണെങ്കില്‍, നായര്‍ക്ക്‌ നമ്പൂതിരി 
യുടെ അടുത്തു ചെല്ലാം. പക്‌ഷേ, തൊട്ടുകൂടാ; 
ഈഴവന്‌ നമ്പൂതിരിയുടെ മുപ്പത്തിയാറടി 
അകലെ നില്ക്കണം. ഈഴവന്‍ നായരുടെ 
പന്ത്രണ്ടടി അകലെ നില്ക്കണം. പുലയന്‍ 
നമ്പൂതിരിയുടെ തൊണ്ണൂററിയാറടി അകലെ 
നില്ക്കണം-_ഇങ്ങനെയായിരുന്നു വ്യവസ്ഥ. 
ജാതിയുടെ അടിസ്ഥാനത്തിലുളള ഭൂവിഭജുനം 
ഈ സ്ഥലനിയ്യന്തണത്തിന്‍െറ മറെറാധുദാ 
ഹരണമാണ്‌. 'ആശാരിമൂല'കളും കൊല്ലന്‍ 
പറമ്പു കളും കൈത്തൊഴില്‍ ജാതിക്ക 
ഗ്രാമം വിട്ടുപോകുന്നതിലുണ്ടായിരുന്ന യ 











ശ്രണങ്ങളും ഓര്‍ക്കുക. നമ്മുടെ ആധുനിക 
ജനാധിപത്യത്തില്‍പ്പോലും നാം പുലയന്മാര്‍ 
ക്കും മററും കോളനികളുണ്ടാക്കി പൊതുസമൂ 
ഹത്തില്‍നിന്നു മാററിത്താമസിപ്പിക്കുകയാണ 
ല്ലോ ഫലത്തില്‍ ചെയ്യുന്നത്‌ . അമേരിക്കയില്‍ 
നീഗ്രോകള്‍ക്ക്‌ പ്രത്യേകം ആവാസകേന്ദ്ദ 


ങ്ങള്‍ ച്ലളുളതു 'പാലെതന്നെയാണിത്‌, അഥവാ | 


ഇറവലിയില്‍ യഹൂദര്‍ക്ക്‌ ്രത്യേകം ചേരികള്‍ 
ഉള്ളനുപോലെ. ജാതി പത്യയശാസ്ത്രത്തി: 
ന്‍െറ മററാറു ഫ്വടകം ശുദ്ധാശുദ്ധ 
സങ്കല്പങ്ങളാണ്‌ കിഴ്ജാതിക്കാരില്‍ തങ്ങള്‍ 
കീഴ്ണാതിക്കാരാണന്ന ബോധം ആവര്‍ത്തി 
ച്ചുറപ്പിക്കുന്ന അനുഷ്ഠാനങ്ങളിലൂടെയാണ്‌ | 





ഇവ നിലവില്‍ വരുന്നത്‌. അയിത്തജാതിക്കാര്‍... 


സ്വന്തം വരവ്‌ ഉറക്കെ വിളിച്ചറിയിക്കൂന്ന്‌ 


സ്രമ്പദായം കേരളത്തിലൂണ്ടായിരുന്നു. 'മാ..]. 


4 ജാതിക്കാര്‍ നടക്കുമ്പോള്‍ കാലടിപ്പാടു 


ല്‍ പ്പാഴപ്പോദഴ മ മായ്ച്ചുകളയാന്‍ പിറകില്‍ BE 


കെട്ടിയിടണമായിരുന്നു- 


ഒരു മുര്‍പ്പടിപ്ച്‌ 
തുപ്പിക്കൂടായിരുന്നു. 


അവര്‍ക്ക്‌ നിലത്തു 


ബ്രാഹ്മണനെക്കണ്ടാല്‍ സ്വന്തം നിഴല്‍ .: 


അയാളെ തീണ്ടാതിരിക്കാന്‍ ' തറയില്‍ കമി. se 
ഴ്ന്നുകിടക്കാഛ ലം തമിഴ്‌നാട്ടിലെ ച്ചി. 





ല്‌ ാകയമുദി, FA 


























ങ്ങിയശേഷമേ അലക്കാനവകാശമുളളു. വെളു 
ക്കുംമുമ്പ്‌ തുണികള്‍ ഉടമസ്ഥരുടെ വീട്ടില്‍ 
വച്ച്‌ തിരികെ കുടിയിലെത്തുകയും വേണം. 
അധഃകൃതര്‍ക്ക്‌ ചിരട്ടയില്‍ മാര്തം ചായ 
കൊടുക്കുന്ന കടകള്‍ കര്‍ണ്ണാടകത്തില്‍ 
ഇന്നുമുണ്ടെന്നു കേള്‍ക്കുന്നു. അവര്‍ക്ക്‌ 
വെളളം കോരാനവകാശമില്ലാത്ത കിണറുകള്‍ 
ബീഹാറിലും മററുമുണ്ട്‌ നാലു വര്‍ണ്ണങ്ങള്‍ക്കും 
പുറത്തുളള 'അന്ത്യജു രുടെ തൊഴിലുകള്‍തന്തെ 
സവര്‍ണ്ണര്‍ ‘അശുദ്ധ മായി കരുതുന്ന്വയാണ്‌. 
“അര്‍ത്ഥശാസ്ത്ര'ത്തില്‍ . പറയുന്ന ഒരു 
ചെറിയ കാലയളവില്‍ മാത്രമേ ഇക്കൂട്ടര്‍ 
“അടിമ കളായിരുന്നതായി കാണുന്നുള്ളു; എ 
ന്നാല്‍ ീക്കോ-റോമന്‍ അടിമകള്‍ക്ക്‌ 
നിയമപരമായ അവകാശങ്ങള്‍ ഇല്ലാതിരിക്കയേ 
ചെയ്യുന്നുളളുവെങ്കില്‍ 'അന്ത്യജന് മാര്‍” 
ചണ്ഡാളരെന്ന നിലയില്‍ അശുദ്ധരും 
അസ്‌ പൃശ്യരുമായി കരുതപ്പെട്ടു. ശവം, വി 
| സര്‍ജ്ജ്യം, പ്രസവവും ആര്‍ത്തവവും രോഗ 
( വുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങള്‍ ഇവ 
യൊക്കെ കൈകാര്യം ചെയ്യാനാണ്‌ വര്‍ണ്ണ 
സമൂഹം അവരെ ഉപയോഗിച്ചത്‌; ഈ 
| 'അശുദ്ധി'കള്‍ കൈകാര്യം ചെയ്യുന്നതു 

കൊണ്ട്‌ അവര്‍ നീചരില്‍ നീചരാണെന്ന്‌ 
| അതേ സമൂഹം വിധിക്കുകയും ചെയ്തു. 

വിജ്ഞാനവിതരണത്തിലും അസമത്വത്തിന്‍െറ 
ഈ പ്രത്യയശാസ്രതം പ്രവര്‍ത്തിച്ചിരുന്നു. 
ശൂരദര്‍ക്ക്‌ അക്ഷരവിദൃതന്നെ നിഷിദ്ധ 
മായിരുന്നുവെങ്കില്‍, അതില്‍ താഴെയുളളവരു 
ടെ കഥ പറയേണ്ടതില്ലല്ലോ. സിദ്‌ ധാന്തങ്ങളു 
ടെമേല്‍ ആധിപത്യം നിലനിര്‍ത്താനായി 
ഫബാഹ്മണര്‍ തത്ത്വചിന്തയുടെ കുത്തക 
ഏറെറടുത്തിരുന്നു. ലോകത്തിലേററവും നീണ്ട 
കാലയളവ്‌ --മൂവായിരം വര്‍ഷം-_വര്‍ണ്ണ_ 
| ജാതിവ്യവസ്ഥയെന്ന അസമത്വരുപത്തെ നി 
ലനിര്‍ത്താന്‍ സഹായിച്ച പമുഖഘടകംതന്നെ 
ഒരു സിദ്‌ ധാന്തമായിരുന്നുവല്ലോ---മാനസിക 
മായിപ്പോലും അധഃകൃതരെ നിരായുധരാക്കുന്ന 
കര്‍മ്മസിദ്‌ ധാന്തം. ഇന്ത്യയ്ക്കു പുറത്തും 
ജാതിയെപ്പോലെ തോന്നിക്കുന്ന തൊഴിലധി 
ഷ്ഠിത സാമൂഹ്യവിഭജനങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്‌. 
എന്നാല്‍ അവിടെയൊക്കെ പില്‍ക്കാലത്തെ 
സാമൂഹ്യ-സാമ്പത്തികവികാസങ്ങള്‍ ആ വിഭ 
ജനങ്ങളെ അപ്രസക്തമാക്കി സമുഹത്തെ 
വര്‍ഗ്ഗങ്ങളാക്കി പരണമിപ്പിക്കുകയുണ്ടായി. 
എന്നാല്‍ ഇന്ത്യയില്‍ ജാതിവ്യവസ്ഥയുടെ 
പുനരുല്പാദനം ഉറപ്പു വരുത്തുന്ന സംവിധാനം 
ആ വ്യവസ്ഥയ്ക്കകത്തുതന്നെ ഉണ്ടായിരുന്നു. 
തൊഴില്‍വിഭജുനത്തെ സ്വകര്‍മ്മാനുഷ്ഠാന 
ത്തിന്‍െറ സിദ്ധാന്തവും, സ്വജാതീയ വിവാഹ 
വ്യവസ്ഥയുമായി ബന്ധിക്കുകവഴി ഒരുജാതി 
മറെറാന്നിലേക്കു പറിണമിക്കാനുള്ള സാദ്ധ്യ 
തകളേ ഇല്ലാതാക്കുകയാണ്‌ സ്മൃതികളും 
സംഹിതകളും ചെയ്തത്‌ . തൊഴിലാളി മദ്ധ്യ 
വര്‍ഗ്ഗക്കാരനും, ഇരുവരും മുതലാളിയും. 
മറിച്ചും, ആകാനുള്ള സാദ്ധ്യതകള്‍ വര്‍ഗ്ഗ 
വ്യവസ്ഥയിലുണ്ട്‌ . എന്നാല്‍ പുലയനായി 
ജനിച്ചവന്‍ ഇന്മമൊടുങ്ങുംവരെ പുലയന്‍ 
തന്നെ. അടുത്ത ഇന്മത്തിലെങ്കിലും കയററം 
കിട്ടണമെങ്കിലോ അവന്‍ ഈ ഇന്മം ഒരു 





കലംക്കരമുദി 38 wi 





“നല്ല്‌ പുലയനായി തനിക്കു വിധിച്ച 
തൊഴിലുകള്‍ മാത്രം ചെയ്തും തനിക്കു 
വിധിച്ചിട്ടില്ലാത്ത അറിവുകള്‍ നേടാന്‍ ശ്രമി 
ക്കാതെയും കഴിഞ്ഞുകൊളളണം. ഇതിന്‍െറ 
ഫലം സമൂഹത്തിന്‍െറ നിശ്ചലമായ പുന 
രുല്പാദനമാണെന്നു പറയേണ്ടതില്ലല്ലോ. ജാ 
തി ഒരു സാംസ്‌കാരിക സ്ഥാപനം മാധതമാ 
ണെന്ന്‌ ഇവിടെ ഉദ്‌ ദേശിക്കുന്നില്ല. അതിന്‌ 
ആദ്യംമുതലേ സാമ്പത്തികമായ ഒരുളളടക്കം 
കൂടി ഉണ്ടായിരുന്നു; ജാതിയുടെ ഉദ്ഭവംതന്നെ 
ഉല്പാദനവ്യവസ്ഥയുമായി ബന ധപ്പെട്ടതാ 
ണല്ലോ. ഗിരിജനങ്ങള്‍ക്ക്‌ അഥവാ ആദിവാ 
സികള്‍ക്ക്‌ ഒരാനുകൂല്യമെങ്കിലുമുണ്ടായി 
രുന്നു--കാടുളളിടത്തോളം കാലം കാട്ടില്‍ 


വര്‍ഗ്ഗങ്ങളുടെ 
ചലനാത്മകസ്വഭാവം 
ജാതിക്കില്ല; 
കര്‍മ്മമഹത്വംകൊണ്ട്‌ 
ര്രാഹ്‌ മണനാകാമെന്ന്‌ 
കവികളും ചിന്തകരും 
പറഞ്ഞുവച്ചിട്ടുണ്ടെങ്കിലും 
ഒരു ചണ ഡാളനും 
ബ്രാഹ്മണനായി 
അംഗീകരിക്കപ്പെട്ട 
ഉദാഹരണം 
പ്രായോഗികജ്ീവിതത്തില്‍ 
നമുക്കില്ല; മറിച്ച്‌ 
ര്രാഹ്മണത്ചത്തിലേക്കോ 
ക്ഷ്രതിയത്വത്തിലേക്കോ 
കര്‍മ്മത്താല്‍ ഉയരാന്‍ 
ശ്രമിച്ച ശംബൂകന്‍െറയും 
ഏകലവ്യന്‍െറയും 
രക്തസ്‌നാതമായ പാഠങ്ങള്‍ 
നമുക്കു മുന്നിലുണ്ടുതാനും. 


വേട്ടയാടിയും പെറുക്കിത്തിന്നും പഴയ ജീവിതം 
തുടരാന്‍ അവര്‍ അനുവദിക്കപ്പെട്ടു. സമീപകാല 
ത്തു മാത്രമേ ഹിന്ദുസമൂഹം അവരെ 
“ഉദ്‌ ഗഥി 'ക്കാന്‍---അതായത്‌ അടിമപ്പെ 
ടൂത്താന്‍.--ആരംഭിച്ചിട്ടുളളു. ത്ധാര്‍ഖണ്ഡില്‍ 
ഗോശ്രവര്‍ഗ്ഗക്കാരുടെ വാനരദൈവത്തെ ഹനു 
മാനാക്കാനും ഹൈന്ദവ ദേവതമാരെ (പ 
തിഷ്ഠിക്കാനുമുളള ശമങ്ങള്‍ ഉദാഹരണം. 
എന്നാല്‍ അധഃകൃത ജാതികളില്‍പ്പെട്ടവര്‍ 
ആഹാരത്തിന്‍െറ .പദവങ്ങളില്‍നിന്നും തീര്‍ 
ത്തം വെച്ടിയകുററപ്പെട്ടു; ഇന്ത്യന്‍ സമൂഹത്തി 
ന്റെ ഇുന്തുതുല്യമായ ഒരനുബന്ധമായി 
അവര്‍ താഴ്‌ അപ്പെട്ടു. ഭൂമിയുടെമേല്‍ ഉയര്‍ന്ന 
വര്‍ണ്ണങ്ങള്‍ക്കേ അധികാരമുണ്ടായിരുന്നുളളു. 
-ബാഹ്മണര്‍ അദ്ധ്വാഹത്തില്‍നിന്നെന്നപോ 
ലെ നികൂതിയില്‍നിന്നും പലിശയില്‍നിന്നും 


വിമുക്തരായിരുന്നു. ശുരദര്‍ക്കും അവര്‍ണ്ണര്‍ 

ക്കും സ്വര്‍ണ്ണാഭരണങ്ങളണിയാനോ, നല്ല 

വസ്രതമോ കുടയോ ചെരിപ്പോ ഉപയോഗി ! 
ക്കാനോ അവകാശമില്ലായിരുന്നു. നിയമങ്ങ l 
ളെല്ലാം ഈ (പത്യയശാസ്രതത്തെ സാധൂകരി 
ചു. (ബാഹ്മണന്‍ അരബാഹ്മണനെ വധി 
ക്കാം; രാജാവ്‌ കൊലപാതകിയെ സംര 
ക്ഷിക്കണമെന്നായിരുന്നു വ്യവസ്ഥ; മറിച്ച്‌. 
അരബാഹ്‌മണന്‍ ;ബാഹ്‌ മണനോട്‌ ചെറിയ 
ഒരനാദരവു കാട്ടിയാല്‍ വധശിക്ഷവരെ 
ലഭിക്കുമായിരുന്നു. “ഭാഷയില്‍ പ്രത്യയ 
ശാസ്രതം കൊത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നു” ” 
എന്ന്‌ മിഖായെല്‍ ബാക്‌ തിന്‍ പറയുന്നുണ്ട്‌; 
ജാതി്രത്യയശാസ്രതത്തെ സംബന്ധിച്ചും 
ഇതു ശരിയായിരുന്നു. വരേണൃഭാഷയായ 
സംസ്‌കൃതത്തിന്‍െറ അഭ്യസനം കീഴ്ജാതി 
കള്‍ക്കും വര്‍ണ്ണങ്ങള്‍ക്കും വിലക്കപ്പെട്ടിരുന്നു; 
അങ്ങനെ ;പാക്തനസാഹിത്യവും തത്ത്വ 
ചിന്തയും ശാസ്ത്രങ്ങളും ആരബ്രാഹ്‌ മണക്ക്‌ 
അവ്രാപ്യമായി. സംസ്കൃത നാടകങ്ങളില്‍ 
പ്പോലും ദാസന്മാരും ദാസികളും ്പാകൃത്‌ 
ത്തിലാണല്ലോ സംസാരിക്കുന്നത്‌ . നാട്ടുഭാഷ 
കളിലും ഇത്തരം ഉച്ചനീചത്വം (പതിഫലിഷ്ചു. 
നമ്പൂതിരിയില്ലങ്ങള്‍ ശൂരദരായ പരിചാരകരു 
ടെയും താഴെയുളള ജാതിക്കാരുടെയും പേരു 
കള്‍ എപ്പോഴും വികൃതമാക്കിയിരുന്നു. ശങ്കരന്‍ 
'ശങ്കു'വും പാര്‍വ്വതി 'പാറു'വും ആയിരുന്നു. 
ഉയര്‍ന്ന ജാതിക്കാര്‍ 'തമ്പുരാക്കന്മാ രും 
‘തിരുമേനി മാരും 'എശ്മാന്‍ മാരു മായിരുന്നു. 
അവര്‍ 'നാം' എന്ന ്രഥമപുരുഷ സര്‍വ്വനാമം 
ഉപയോഗിച്ചപ്പോള്‍ സേവകര്‍ക്ക്‌ “ഞാന്‍ 
എന്നുപോലും പറയാനനുവാദമില്ലായിരുന്നു. 
"അടിയ നും “ഏനും' “ഈയുളേളാനു മായി 
രുന്നു അവര്‍ക്കു വിധിച്ചിരുന്നത്‌ . തമ്പുരാന്‍െറ 
“അമൃതേത്ത്‌ ' അവര്‍ണ്ണ'നു 'കുരിക്കാടി'യായി. 
“മനയും 'മഠ'വും 'ഇല്ല്വും “മാളികയും 
അവര്‍ണ്ണന്‌ “കുരയും “കുപ്പമാട വുമായി. 
'തിരുവുടയാട' “പഴേതാ'യി. അദ്ധ്വാ 
നത്തിന്‌ മേലുള്ള അവകാശത്തോടൊപ്പം കീഴ്‌ 
വര്‍ണ്ണങ്ങളുടെ സ്രതീകള്‍ക്കുമേല്‍ ലൈംഗിക 
മായ അവകാശവും സവര്‍ണ്ണ ഭൂവുടമകള്‍ 
സ്വാഭാവികമെന്നപോലെ അനുഭവിച്ചുപോന്നു. 
പലയിടങ്ങളിലും ആദ്യരാരതിയുടെ (പത്യ 
കാവകാശംതന്നെ തമ്പുരാക്കന്‌ മാര്‍ക്കുണ്ടാ 
യിരുന്നു. ചുരുക്കത്തില്‍ സമൂഹഘടനയുടെ 
അടിത്തട്ടിലും മേല്‍ത്തട്ടിലും ഒരുപോലെ 
പടര്‍ന്നുകിടന്നതും, സ്ഥലത്തിന്‍െറ പരിധിക 
ളെയും ശരീരത്തിന്‍െറ ചലനങ്ങളെയും ഭാഷ 
യുടെ ഗ്രയോഗത്തെയുമെല്ലാം ഒരുപോലെ 
നിയ്യന്തിച്ചിരുന്നതുമായ ഒരു സമ്രഗ പ്രത്യയ 
ശാസ്ര്ര സ്ഥാപനമാണ്‌ ജാതി_ഉപജാതി 
വ്യവസ്ഥ. സാമുഹ്യവര്‍ഗ്ഗങ്ങളുടെ നിലനി 
ല്പിന്‍െറ സവിശേഷമായ ഇന്ത്യന്‍രീതിയാ 
ണത്‌. സാമൂഹ്യപയോഗങ്ങളുടെ കൂട്ടായ്മ 
യില്‍, അദ്ധ്ധാനത്തിന്‍െറ ആകെയുള്ള 
സാമൂഹ്യവിഭജുനത്തില്‍ ഒരാളുടെ സ്ഥാനം 
നിര്‍ണ്ണയിക്കുന്നതാണ്‌ അയാളുടെ സാമൂഹ്യ 
വര്‍ഗ്ഗം. സാമൂഹ്യമായ അദ്‌ ധ്വാനഡ്മിഭ 
ജനത്തില്‍ --സാമുഹ്യബന്ധങ്ങളിലും (പയോ 
ഗങ്ങളിലും ഘടനയുടെ പ്രത, ാഘാതങ്ങളെ 





















































































സൂചിപ്പിക്കുന്ന ഒരു സങ്കല്‌ പമാണ്‌ “സാമൂഹ, യ 
പര്‍ഗ്ഗം' എന്ന നികോസ്‌ പോളന്‍റ്സാസിന്‍െറ 
പ്രസ്താവത്തെ പിന്തുടര്‍ന്നാല്‍ 'ജാതി'യെ 
സാമൂഹ്യവര്‍ഗ്ഗമായി കാണാവുന്നതാണ്‌. സാ 
മ്പത്തികഫ്പടകത്തിനു പുറമെ രാഷ്ട്രീയവും 
പ്രതൃയയശാസ്‌ പരവുമായ ഘടകങ്ങളും 
സാമൂഹ്യപദവിയുമെല്ലാം ചേര്‍ന്നതാണ്‌ “സാ 
മൂഹൃവര്‍ഗ്ഗം”. ലോകബോധം, വിദ്യാഭ്യാസം, 
മുല്യവ്യസ്ഥ, പെരുമാററരീതി തുടങ്ങിയവ 
യെയൊക്കെ ഈ സങ്കല്പം ആശ്ളേഷി 
ക്കുന്നു. 2 

വര്‍ണ്ണ---ജാതിവ്യവസ്ഥ എങ്ങനെയാണു 
ദ്ഭവിച്ചത്‌ ? ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യ 
യിലും രണ്ടുതരം സാമൂഹ്ൃചലനങ്ങളിലൂടെ 
യാണ്‌ അത്‌ ഉരുത്തിരിഞ്ഞതായി കാണുന്നത്‌. 
എങ്കിലും രണ്ടിടത്തും കാര്‍ഷികവൃത്തിയുടെ 
സാര്‍വ്വതികൃപചാരവും കര്‍ഷകസമൂഹത്തി 
ലേക്കുളള ഗോേതസമൂഹത്തിന്‍െറ പരിണാമ 
വുമാണ്‌ അതിനു പശ്ചാത്തലമായത്‌. വില 
“കുറഞ്ഞ ഇരുമ്പാണ്‌ ലോകമെങ്ങും കര്‍ഷക 
വൃത്തിയെ ജനാധിപത്യവലക്കരിച്ചതെന്ന്‌ 
ഗോര്‍ഡണ്‍ ചൈല്‍ഡ്‌ പറയുന്നുണ്ട്‌ . ഇരുമ്പു 
കൊഴുവിന്‍െറ വരവും വിളകളുടെ എണ്ണത്തി 
ലുണ്ടായ വര്‍ദ്ധനവുമാണ്‌ ഗംഗാതടത്തില്‍ 
കര്‍ഷകവ്ൃത്തിയെ സാര്‍വ്വജുനീനമാക്കിയതെ 
ന്ന്‌ ഇര്‍ഫാന്‍ ഹബീബ്‌ പറയുന്നു. 'മനു 
സ്മൃതി യിലാണ്‌ ഇരുമ്പുനാവുളള കലപ്പ 
യെക്കുറിച്ച്‌ ആദ്യപരാമര്‍ശമുളളതെങ്കിലും (കി. 
.മു. 500-നോടടുത്തുതന്നെ ഇരുമ്പുകലപ്പകള്‍ 
വന്നതായി ഉത്‌ ഖനനങ്ങൾ തെളിയിക്കുന്നു. 
കരിമ്പുവിളയെക്കുറിച്ച്‌ അഥര്‍വ്വവേദത്തിലും 
നീലം, പരുത്തി ഇവയെക്കുറിച്ച്‌ ജാതകകഥക 
ളിലും പരാമര്‍ശമുണ്ട്‌. (കി.മു. പോം നൂററാണ്ടില്‍ 
പട്ടണങ്ങളുയര്‍ന്നു വന്നതോടെ വിപണിവിള 
കള്‍ പ്രചരിച്ചു, കാര്‍ഷികനികുതിയും വര്‍ദ്ധി 
ച്ചി. രാജുഭൂമികളില്‍ ശൂ.ദകര്‍ഷകരെയും 
താണവര്‍ഗ്ഗങ്ങളെയും അധിവസിപ്പിച്ചു തൊ 
ഴില്‍ ചെയ്യിക്കണമെന്ന്‌ കടില്യന്‍ പറയു 
ന്നുണ്ട്‌ . താഴ്‌ സവരില്‍ ചൂഷണം അനായാസ 
മാണല്ലോ. ഭൂനികുതിയും വിളവിന്‍െറ കനത്ത 
ഓഹരിയും കര്‍ഷകര്‍ രാജാക്കന്മാര്‍ക്കു 
കൊടുത്തിരുന്നതായി മെഗസ്തനീസ്‌ പറ 
യുന്നു. 

കൃഷി ഇങ്ങനെ സാര്‍വ്വജനീനമായതോടെ 
വടക്കന്‍ ഗോത്രജുനപദങ്ങള്‍ വിഫ്ൃടിച്ച്‌ 
ജാതികളുണ്ടായി. ഓരോ ഗോ്രത്തില്‍നിന്നും 
മേല്‍ഇാതിക്കാരും കീഴ്ജാതിക്കാരും ഉരുത്തി 
രിഞ്ഞു- “'ഗുജ്‌ ജാറി' ല്‍നിന്ന്‌ 'ബഡ്‌ 
ഗുജ്ജാ'റും, 'ഗോണ്ടി ല്‍നിന്ന്‌ രാജ്‌ ഗോണ്ടും” 
വേര്‍തിരിഞ്ഞതുപോലെ. ചില ജാതിക്കാര്‍ 
പഴയ ഗോത്രനാമങ്ങള്‍ തുടര്‍ന്നു. കര്‍ഷകര്‍ 
ശൃദരായി താഴ്ത്തപ്പെട്ട; മററു ചിലര്‍ 
ക്ഷ്രതിയരെന്നവകാശപ്പെട്ടു. കൃഷി മവെശ്യ 
ന്‍െറ തൊഴിലാണെന്ന്‌ മനു പറയുന്നുണ്ടെങ്കി 
ലും യഥാര്‍ത്ഥ ഉഴവുകാരന്‍ ശൃരദനായിരുന്നു. 
ഇക്കാലത്തുതന്നെയാണ്‌ കൊല്ലന്‍, ആശാരി. 
മൂശാരി, കുശവന്‍, തട്ടാന്‍, തോല്‌; പണിക്കാരന്‍ 
എന്നിങ്ങനെയുള്ള കൈത്തൊഴില്‍ സമൂഹങ്ങ 
ഉം ഉദയം ചെയ്തത്‌ .ഇതില്‍ ഏതെങ്കിലുമൊരു 
1] കൂട്ടര്‍ മാഗതമുള്ള ഗ്രാമങ്ങളെക്കുറിച്ച്‌ ജാതക 


33 
+ 


കിടു ന 





കഥകളില്‍ പരാമര്‍ശമുണ്ട്‌ . ഈ ജാതിസമൂഹം 
പെറുക്കിത്തിന്നു ജീവിച്ചിരുന്ന സമൂഹങ്ങളെ 
കീഴ്‌പ്പെടുത്തി. അസ്‌ പൃശ്യരായിത്തീര്‍ന്ന ഇവ 
രുടെ പൂര്‍വ്വികരാകെത്തന്നെ നായാട്ടും മീന്‍ 
പിടിത്തവും തുകലിലും മുളയിലുമുളള ജോലി 
കളും ചെയ്തിരുന്നവരാണെന്ന്‌ പല കൃതിക 
ളും സൂചിപ്പിക്കുന്നു. മീന്‍പിടിക്കുന്ന 'നിഷാദ്‌ 
രെയും കാട്ടുമൃഗങ്ങളെ കൊല്ലുന്ന 'ആന്ധ്ര്‌ 
രെയും ഗുഹാജുന്തുക്കളെ പിടികൂടുന്ന 'ഉ്്‌ 
രെയും കുറിച്ച്‌ മനുതന്നെ പറയുന്നുണ്ട്‌. 
കൃഷി വ്യാപകമായതോടെ മാംസത്തിനുളള 
ആവശ്യം കുറഞ്ഞു; പരുത്തി ്രചരിച്ചതോടെ 
തുകലിനുളള ആവശ്യവും കുറഞ്ഞു. അതോടെ 
കൃഷിയും നായാട്ടും വേര്‍പിരിഞ്ഞു. കൃഷി 
ക്കാര്‍ കാടുകള്‍ വെട്ടിത്തെളിക്കാന്‍ ്ശമിച്ചുത്‌ 
നായാട്ടുകാരുമായുളള സംഹ്വര്‍ഷങ്ങള്‍ക്കു വഴി 


1 | 














മിഷേല്‍ ഫൂക്കോ 








ഗാഷ്ഷി. 





വച്ചു. മൃഗങ്ങളെ കൊല്ലുന്ന ജാതികളെ 
കൃഷിക്കാര്‍ 'ഹീനരും 'മ്ളേച്ഛ'രുമായി 
കാണാന്‍ തുടങ്ങി. ഈ “ചണ്ഡാള'രെയും 
“ശ്വപചന്മാ”രെ (ശ്വാവിനെ വേവിച്ചു തിന്നു 
ന്നവര്‍)യും പട്ടണങ്ങളിലും ഗഗാമങ്ങളിലും 
നിന്ന്‌ അകുററിനിര്‍ത്തണമെന്ന്‌ മനു നിര്‍ദ്ദേ 
ശിക്കുന്നുണ്ട്‌, അവര്‍ക്ക്‌ ഏററവും നികൃഷ്ട 
മായ ജ്ലോലികളേ കൊടുക്കാവു എന്നും. 











നീചണ്ലോലികള്‍ ചെയ്യുന്ന ;ഭഷ്ടജാതികളു ' 
ടെയും അയിത്താചാരത്തിന്‍െറയും ഉദ്ഭവം” 
ഇങ്ങനെയാകാം. (കിസ്‌ തുവിനു മുമ്പുളള: 
അഞ്ചു നുററാണ്ടു കാലത്താകണം കര്‍ഷകരും 
കൈത്തൊഴിലുകാരും (ഭഷ്ടജാതികളുമുള്‍- | , 
പ്പെടുന്ന ഒരു വിഭക്തസമൂഹം ഉത്തരേന്ത്യയില്‍: ' 
നിലവില്‍ വന്നത്‌. ബുദ്ധമതം മൃഗബലിയെ 1. 
എതിര്‍ത്തത്‌, അലഞ്ഞുതിരിയുന്നവരുടെ പഴയ | : 
സംസ്‌ കാരത്തിനെതിരെ കാലിവളര്‍ത്തുകാ | : 
രായ പൂതിയ വൈശ്യസമൂഹത്തിന്‍െറ പതി | , 
ഷേധം (പകടിപ്പിക്കാനായിരുന്നുവെന്ന്‌ ഡി. ; 
ഡി. കൊസാംബി അഭി,പായപ്പെടുന്നുണ്ട്‌ . 
എന്നാല്‍ ബുദ്ധ -ജൈനമതങ്ങളുടെ അ 
ഹിംസാസിദ്‌ ധാന്തത്തിനും കര്‍മ്മസിദ്‌ ധാന്ത്‌ 
ത്തിനും കൂടുതല്‍ വിശാലമായ സാമൂഹ്യ 
വിവക്ഷകജുണ്ടായിരുന്നുവെന്നാണ്‌ ഇര്‍ഫാന്‍: | 
ഹബീബിന്‍െറ മതം. പുനര്‍ജ്‌ ജനിച്രകത്തില്‍ 1 ; 
ഒരുവന്‍ മുജ്ജനന്‍ മപാപത്താല്‍ ഈ ജുന്മം 1 : 
നീചജാതിക്കാരനായി ഇനിക്കാമെന്നും, ഇക്കുറി | 
സ്വകര്‍മ്മം അനുഷ്ഠിച്ച്‌ വരുംഇന് മത്തില്‍” 
ഉന്നതകുലത്തില്‍ പിറക്കാമെന്നുമുളള സിദ്ധാ 
ന്തമായിട്ടാണ്‌ ബുദ്‌ ധനെന്തുദ്‌ദേശിച്ചാലു. 
കര്‍മ്മസിദ്‌ ധാന്തം വ്യാഖ്യാനിക്കപ്പെട്ടത്‌. മന്തു” 
വിന്‍െറ കാലമായപ്പോഴേക്കും അത്‌ ജാതീ 
സിദ്ധാന്തത്തിന്‍െറ ദാഗംതന്നെയായി മാറി.” 
അശോകന്‍െറ ശിലാശാസനങ്ങള്‍ നായാട്ടും 
മീന്‍പിടിത്തവും വിലക്കുന്നുണ്ട്‌. ബുദ്ധകൃതി 
ക്ളിലെ നായാട്ടുകാരോടുളള വിരോധവും 
സാമൂഹ്യപശ്ചാത്തലത്തില്‍ കാണണം. എ 
ങ്കില്‍ അഹിംസാസിദ്ധാന്തം അവര്‍ണ്ണരുടെ | : 
ര്രഷ്‌ടിനും അധഃകരണത്തിനുമുളള ന്യായീ 
കരണമായി മാറുന്നതു കാണാം. പില്‍ക്കാലത്ത്‌ “| , 
ബ്രാഹ്മണര്‍ അഹിംസാസിദ്ധാന്തം സ്വീക: | 
രിച്ചപ്പോള്‍ ഇരുമ്പുകൊണ്ട്‌ ഭൂമിയെ (വണ. 1: 
പ്പെടുത്തുകയും മണ്ണിലെ ജീവികളെ കൊല്ലുക. [. 
യും ചെയ്യുന കര്‍ഷകനും ഹിംസയാണു 
ചെയ്യുന്നതെന്ന അതിനാല്‍ കാര്‍ഷികവൃത്തി ( ; 
നീചവും പാപ റവുമാണെന്നും വ്യാഖ്യാനം 
വന്നു. ബുദ്ധ വും ഇതംഗീകരിച്ചു. കൃഷി 
ഹിംസയായതിനാല്‍ ബുദ്ധസന്ന്യാസികള്‍ 
അതു ചെയ്യരുതെന്ന്‌ 'ഐത്‌ ---സീങ്‌ ' എന്ന 
ബൌനദ്ധരേഖ പറയുന്നുണ്ട്‌ . ഇങ്ങനെ ഗോത്‌ 
വേരുകള്‍ നഷ്ടപ്പെടുകയും ജാതിവ്യവസ്ഥ 
യിലൂടെ പൊതുസമൂഹത്തില്‍ ആഗിരണം |. 
നടത്തപ്പെടുകയും ചെയ്ത കര്‍ഷകസമുഫ്‌ : 
ത്തിന്‌ ഒരു മതം ആവശ്യമായി വന്നു. 
ര്രാഹ്മണമതം അവര്‍ക്ക്‌ അ്രപാപ്യമായി 
രുന്നു. ര്കി.പി. ദാം നൂററാണ്ടോടെ ബുദ്ധമതം 
ഏവര്‍ക്കും നേരിട്ടാരാധിക്കാവുന്ന ഒരു ബോ. 
ധിസത്വന്‍െറ സങ്കല്പം ആവിഷ്കരിച്ചു. 
ഏതാണ്ടിതേകാലത്ത്‌ ഭക്‌ തിസങ്കല്പത്തിലൂ 1 , 
ടെ വൈഷ്ണവമതം ദൈവവും ഭക്തനുമായി |” ! 
നേരിട്ടുളള ബന്ധം സ്ഥാപിച്ച്‌ ഉയര്‍ന്നുവന്നു. 
കൃഷ്‌ ണകഥകളുടെ ;ഗാമീണപശ്‌ ചാത്തലവും 
കൃഷ്ണന്‍റെ ബാല്യകാലക്ഥാകളും, കൃഷ്ണ 
മതം ഒരു കര്‍ഷകമതമായിരുന്നിരിക്കണമെന്നു 
സൂചിപ്പിക്കുന്നു (സുവീരാ ജയസ്വാലിന്‍െറ ദ 
ഒറിജിന്‍ ആന്‍ഡ്‌ ഡെവലപ്മെന്‍റ്‌ ഒഫ്‌ |. 
വൈഷ്ണവിസം കാണുക). 
ദക്ഷിണേന്ത്യയില്‍ ,കി.മു. ആയിരാമാ 
































































ണ്ടോടെ ഇരുമ്പു വന്നെത്തി. കര്‍ണ്ണാടക 
പീഠഭൂമിയിലാണ്‌ കൃഷി ഏഖഒ റയും നടന്നതായി 
കാണുന്നത്‌, ദക്ഷിണേന്ത്യയിലുളള അശോ 
കന്‍െറ ശിലാശാസനങ്ങള്‍ പതിനൊന്നും 
ഇവിടെത്തന്നെയാണ്‌. ആന്ധ്രന മാരുടെയും 
ചോളരുടെയും പാണ്ഡ്യരുടെയും ആവാസ 
കേന്ദ്രങ്ങള്‍ ഭാഗികമായി മാതമേ വെട്ടി 
ത്തെളിക്കപ്പെട്ടിരുന്നുളളു. ഈ ഘട്ടത്തിലാണ്‌ 
അര്യനാശ്രമണത്തിലൂടെ ഓഈത്തരാഹസംസ്കൃ 
തി ദക്ഷിണേന്ത്യയില്‍ കടന്നുവരുന്നത്‌. ഈ 
സമയത്ത്‌ ഉത്തരേന്ത്യയില്‍ നടന്നപോലുള്ള 
ഒരു തൊഴില്‍വിഭഇനവും സാമൂഹ്യ ്രമീകര 
ണവും ദക്ഷിണേന്ത്യയില്‍ നടന്നുകഴിഞ്ഞിരു 
ന്നില്ല. കച്ചവടക്കാര്‍ക്കും സൈനികര്‍ക്കും 
പ്രത്യേക ജാതികളുണ്ടായിരുന്നില്ല. ഗോരേത 
ങ്ങള്‍ ഇവിടെ അതേപടിതന്നെ ജാതികളായി 
മാറിയിരിക്കാനാണ്‌ സാദ്ധ്യത. ഗോത്ര 
വര്‍ഗ്ഗസാഹചര്യത്തില്‍ ഇരുമ്പു പരിഷ്‌ കാര 
ത്തിന്‍െറ ഉയര്‍ന്ന കാര്‍ഷിക സാങ്കേതികത 
യ്ക്ക്‌ വികസിക്കാനവസരമില്ലായിരുന്നു. ഗോ 
ശ്രബന്ധങ്ങളും വിലക്കുകളും മൂലം ഭാതിക 
പരിസ്ഥിതി ഏറെ സങ്കുചിതമായിരുന്നു. 
അതുകൊണ്ട്‌ കാര്‍ഷിക ഗ്രാമവ്യവസ്ഥ 
രൂപംകൊള്ളാന്‍ മയര്യന്മാരുടെ വരവോളം 
ദക്ഷിണേന്ത്യയ്ക്കു കാത്തിരിക്കേണ്ടി വന്നു. 
അതുവരെ കൃഷിയുടെ സാങ്കേതികവിദ്യ 
വികസിപ്പിക്കുന്നതിനു പകരം അന്യരുടെ 
കൃഷിയിടങ്ങള്‍ കൊളളയടിക്കുകയും കാലി 
കളെ മോഷ്ടിക്കുകയും മററുമാണ്‌ മുവേന്തരും 
കു്‌റുനിലമന്നന്മാരും കരനാഥന്മാരും ചെ 
യ്തുപോന്നത്‌ . അതേസമയം ഗോതസ്വത്തു 
കയ്യാളിയിരുന്ന ഗോരതത്തലവന മാര്‍, ഭൂസ്വ 
ത്തും യുദ്ധങ്ങളുടെ കൊളളമുതലും പു 
രോഹിതന്‍ മാര്‍ക്കും സ്‌ തുതിപാഠകര്‍ക്കും 
ദാനംചെയ്യുക പതിവായിരുന്നു. (ക്രി.പി. 5-6 
നുററാണ്ടായപ്പോഴേക്കും ്രാഹ്മണര്‍ക്ക്‌ ഭൂമി 
ദാനം ലഭിക്കുക സാധാരണമായിത്തീര്‍ന്നി 
രുന്നു. വടക്കുനിന്നു വന്നെത്്യ പുതിയ 
്രാഹ്മണര്‍ ഉല്പാദനരംഗത്അ ' ആവശ്യമാ 
യിരുന്ന കുതിച്ചുചാട്ടത്തിനു നേതൃത്വം നല്കി. 
ജാതികളുടെ ആഭിജാത്യരകമത്തിലൂടെ (ബാ 
ഹ്മണര്‍ കര്‍ഷകരെയും കരകശലവിദഗ്ദ്ധ 
രെയും കൈത്തൊഴിലുകാരെയും ഉല്പാ 
ദനമേഖലയുമായി ബന്ധിച്ചു. രാജാക്കന്മാ 
രുടെ പിന്തുണയോടെ ്രഹ്മദേയങ്ങളിലെ 
ല്ലാം ക്ഷ്രേതങ്ങള്‍ സ്ഥാപിച്ച്‌ (ബാഹ്‌ മണര്‍ 
ഭൂമിയും സ്വര്‍ണ്ണവും സമാഹരിച്ച്‌ ഉല്പാദന 
മേഖലയെ നിയന്ത്രിഛ്ൂതുടങ്ങി. ക്ഷ്രേതങ്ങള്‍ 
വലിയ ഭൂസ്വത്തിനുടമകളായി. ്രഹ്മദേയ 
ങ്ങളും വേളാള്രഗാമങ്ങളും ഒപ്പം വളര്‍ന്നുവന്നു. 
ഉല്പാദനമേഖലയുടെ ഭരണം ഒരു ്രദേശ 
ത്തിന്‍െറ ഭരണമായി; ഭൂവുടമകള്‍ തങ്ങള്‍ക്ക 
നുകൂലമായ നിയമങ്ങളും ആചാരങ്ങളും 
നിര്‍മ്മിച്ചു; (പാദേശികസ്വത്വരുപീകരണം 
ശക്തിപ്പെട്ടതോടെ ്രാദേശികഭാഷകള്‍ വളര്‍ 
ന്നുവന്നു. കേരളം തമിഴകത്തില്‍നിന്നു വേര്‍ 
പെട്ടത്‌ ഇക്കാലത്താവണം. വേതനമായി ഭൂമി 
ലഭിച്ച സാഹചര്യങ്ങളില്‍ തൊഴില്‍ പാരമ്പര്യ 
വഴിക്കായി; ഇത്‌ തൊഴിലധിഷ്ഠിതമായ 
ജാതിസ്രമ്പദായത്തെ ദൃഡികരിച്ചു. സ്വന്തം 






































കലട്കനമുദി 40 ‘ 





പ്രദേശത്തെ കൈത്തൊഴില്‍കാരുടെ സേവന 
ങ്ങള്‍ ഭൂവുടമകളുടെ അവകാശമായി മാറി. 
കര്‍ഷകര്‍ ഭൂമിയോടൊപ്പം വിനിമയം ചെയ്യ 
പ്പെട്ടു. തൊഴിലാളികള്‍ക്ക്‌ ഭൂവുടമകളെ ആശ്ര 
യിക്കാതെ ജീവിക്കാന്‍ സാദ്‌ ധ്യമല്ലായിരുന്നു; 
വേതനം നാണയമായിരുന്നില്ലല്ലോ. മുകളില്‍ 
രാജാവിന്‍െറ നാടുവാഴികളുടെ കോയ്മ, 
ഗ്രാമങ്ങള്‍തോറും ്രാഹ്മണരുടെ ഈരായ്മ, 
പിന്നെ കരയാളരുടെ കാരായ്മ, താഴെ 
കൈത്തൊഴിലുകാരുടെ കുടിയായ്മ, അടിത്ത 
ട്ടില്‍ കര്‍ഷകരുടെ അടിയായ്മ. ഈ തട്ടുകള്‍ 
തമ്മിലുളള കാര്‍ഷികവൃത്തിപരമായ ബന്ധ 
ങ്ങളായിരുന്നു സാമൂഹികബന്‌ ധത്തിനു നിദാ 
നം. താഴ്‌ന്ന തട്ടുകള്‍ വിധേയത്വവിനയാദിക 
ളോടെ ജീവിതാവശ്യങ്ങള്‍ക്കായി മേല്‍ത്തട്ടു 
കളെ ആശ്രയിച്ചു; മുകളില്‍നിന്ന്‌ സംരക്ഷ 
ണവും നിയ്രന്തണവും കീഴ്‌പ്പോട്ടും അനുസര 
ണയും ഉല്പാദനമിച്ചവും മുകളിലേക്കും 
്വഹിച്ഛുകൊണ്ടിരുന്നു. '' (രാജന്‍ ഗുരുക്കള്‍: 
“നമ്മുടെ സാമൂഹ്യരൂപീകരണത്തിന്‍െറ 
പശ്ചാത്തലം) ദക്ഷിണേന്ത്യയെ സംബ 
ന്ധിച്ചിടത്തോളം ഇവിടെ നിലനിന്ന ഗോരേത 
വ്യവസ്ഥയുടെമേല്‍ ഉത്തരേന്ത്യന്‍ ്രാഹ്ണ 
മരുടെ വരവിനുശേഷം അടിച്ചേല്പിക്കപ്പെട്ട 
താണ്‌ വർണ്ണവ്യവസ്ഥ. ഗോത്രങ്ങളില്‍നിന്നു 
രുത്തിരിഞ്ഞ ജാതികളെ വര്‍ണ്ണങ്ങളിലേക്കു 


തിരുകിക്കയററാനുളള ഈ ശ്രമത്തെ അതി, 


ജീവിച്ചുകൊണ്ടും ഗോത്രവര്‍ഗ്ഗസംസ്കാര 
ത്തിലെ രക്തബന്ധങ്ങളും ആചാരാനുഷ്ഠാ 
നങ്ങളും കളികളും ഉത്‌ സവങ്ങളും (പാദേ 
ശികാവബോധധവും നിലനിന്നു. കേരളത്തിലെ 
നമ്പൂതിരിമാരെപ്പോലുളള ,ബാഹ്മണരില്‍ 
കാണുന്ന വൈരുദ്ധ്യങ്ങള്‍ ഈ മിശ്രാസ്തി 
ത്വത്തില്‍നിന്നു വരുന്നതാണ്‌. നമ്മുടെ വര്‍ത്ത 
മാനജീവിതത്തില്‍ത്തന്നെയും ഈ ഗോത്ര 
ജീവിതാവശിഷ്‌ ടങ്ങള്‍ നിലനില്‌ ക്കുന്നുണ്ട്‌ . 
ഇന്ത്യയിലെ കര്‍ഷക കലാ പങ്ങളെപ്പോലും 
ജാതിയും മതവും എങ്ങനെ പരിമിതപ്പെ 
ടുത്തിപ്പോന്നുവെന്ന്‌ ചരി്രകാരന്മാര്‍ പരി 
ശോധിച്ചിട്ടുണ്ട്‌. ചൈനയില്‍ നികുതി കുറ 
യ്ക്കുന്നതിനായുളള കര്‍ഷകകലാപങ്ങള്‍ രാജു 
വംശങ്ങളെ അട്ടിമറിച്ചു; ഇംഗ്ളണ്ടിലെ കലാ 
പത്തിലും (1381) ജര്‍മ്മനിയിലെ കര്‍ഷക 
യുദ്ധങ്ങളിലും (16ാം നൂററാണ്ട്‌) തങ്ങളുടെ 
നിയമപരവും സാമ്പത്തികവുമായ പദവിയില്‍ 
വ്യക്തമായ മാററങ്ങള്‍ക്കുവേണ്ടി കര്‍ഷകര്‍ 
മുന്നോട്ടു വന്നു. കര്‍ഷകര്‍ സ്വന്തം അവ 
ബോധത്തില്‍ത്തന്നെ ഒരുവര്‍ഗ്ഗമായിരുന്നതു 
കൊണ്ടാണ്‌ ഇതെല്ലാം സാദ്ധ്യമായത്‌. 
എന്നാല്‍ ഇന്ത്യയില്‍ കര്‍ഷക കലാപങ്ങള്‍ 
സെമീന്ദാര്‍മാരുടെ കലാപങ്ങളെ ത്വരിപ്പി 
ക്കുകയോ (മറാത്താകലാപങ്ങള്‍) ,പാദേശിക 
മായ ഉയിര്‍ത്തെഴുന്നേല്പാവുകയോ (ദോവാ 
ബ്‌ കലാപം) ജാതിയെന്ന നിലയിലോ, (17-ാം 
നുററാണ്ടിലെ ഇാട്ടുകളുടെ കലാപം) മതമെന്ന 
നിലയിലോ (ത്നാമികള്‍, സിഖുകാര്‍, 
മുസ്ലീങ്ങള്‍) ഐക്യം നിര്‍മ്മിക്കുകയോ 
ചെയ്തിട്ടുണ്ടെങ്കിലും ദേശമാസകലം ഒരൊററ 
വര്‍ഗ്ഗമെന്ന നിലയില്‍ കര്‍ഷകര്‍ കലാപം 
നടത്തിയിട്ടില്ല. ഭക്തിപ്രസ്ഥാനംപോലുള്ള 


Sa eal 
കീഴാള്രപസ്ഥാനങ്ങള്‍ മനുഷ്യസമത്വത്തിന്‍െറ 


്രഖ്യാപനങ്ങളായിരിക്കെത്തന്നെ ചൂഷിതജുന 
തയുടെ ഭാതികസാഹചര്യങ്ങളില്‍ വലിയ 
മാററമൊന്നും വരുത്താതെ പോയി. ഇസ്ളാമി 
ലേക്കും ഗകിസ്തുമതത്തിലേക്കും ബുദ്ധ 
മതത്തിലേക്കുമുള്ള പരിവര്‍ത്തനങ്ങള്‍പോലും 
അധഃകൃതര്‍ക്ക്‌ ഉയര്‍ന്ന സാമൂഹൃപദവി 
നല്‍കിയിട്ടുമില്ല. 3 
മുതലാളിത്തബന്ധങ്ങളുടെ വികാസത്തോ 
ടെ സ്വാഭാവികമായിത്തന്നെ യാഥാസ്ഥിതിക 
സാമൂഹ്യഘടകങ്ങള്‍ തകര്‍ന്നുപോകുമെന്ന 
കണക്കുകൂട്ടലും ഇന്ത്യയെ സംബന്ധിച്ചിട 
ത്തോളം ശരിയായിട്ടില്ലെന്നതാണു സത്യം. 
“പഴയ സ്വാഭാവികമായ അര്‍ദ്ധനാടുവാഴി 
സമ്പദ്വ്യവസ്ഥ ഒലിച്ചുപോയി; പുതിയ 
ബൂര്‍ഷ്വാ സമ്പദ്‌ വ്യവസ്ഥയ്ക്കുള്ള സാഹച 
ര്യങ്ങള്‍ സൃഷ്ടിക്കപ്പെട്ടുമില്ല' ' എന്ന്‌ മറെറാരു 
സന്ദര്‍ഭത്തില്‍ ലെനിന്‍ വിശേഷിപ്പിച്ച അവ 
സ്ഥയാണ്‌ ഇവിടെ നിലനിന്നത്‌. ബ്രിട്ടീഷ്‌ 
ഭരണഫഹ്ൃട്ടത്തിലും സ്വാത്രന്ത്യാനന്തരഫ്ൃട്ടത്തി 
ലും ഗ്രാമീണ ചൂഷകവംശം പൂര്‍ണ്ണമായും 
അട്ടിമറിക്കപ്പെട്ടില്ല. മുതലാളിത്തം, മാര്‍ക്‌സ്‌ 
പറയുംപോലെ, വിപ്ളവകരമായി താഴെനിന്നും 
ഉയര്‍ന്നുവരുന്നതിനു പകരം മുകളില്‍നിന്ന്‌ 
അടിച്ചേല്‍ പിക്കയായിരുന്നല്ലോ ഇവിടെ. പഴയ 
ഉടമബന്ധങ്ങള്‍ ചരക്കുല്പ്ലാദനത്തിന്‍െറസ്വാ 
ഭാവിക വികാസത്തിനു തടസ്സം നിന്നു. 
മുതലാളിത്തബന ധങ്ങള്‍ യാഥാസ്ഥിതിക 
ഘടകങ്ങളെ തകര്‍ക്കുകയല്ല, മറിച്ച്‌ ആ 
ഘടകങ്ങള്‍ മുതലാളിത്തബന്ധങ്ങളെ സ്വാധീ 
നിക്കുകയാണുണ്ടായത്‌. (പാങ്‌മുതലാളിത്ത 
ചൂഷണരുപങ്ങളുപയോഗിച്ചുകൊണ്ടുതന്നെ 
യാണ്‌ ഗ്രാമീണമുതലാളിത്തം ഇന്നും (പവര്‍ 
ത്തിക്കുന്നത്‌ . അടിമപ്പണി അവസാനിപ്പിക്കാന്‍ 
ഇന്നും നിയമനിര്‍മ്മാണം വേണ്ടിവരുന്ന ഒരു 
സമുദായത്തില്‍, പൊതുസാമ്പത്തിക വികാസം 
(പത്യേകമൊരു കാര്‍ഷികവിപ്ളവത്തെ അ 
നാവശ്യമാക്കുമെന്ന പ്രതീക്ഷ അസ്ഥാന 
ത്താണെന്നു പറയാതെ വയ്യ. ഫഞ്ചുവിപ്‌ ളവ 
ത്തിനു മുമ്പുളള യൂറോപ്പിന്‍റെ അവസ്ഥയെ 
ക്കാള്‍ താഴ്ന്ന സ്ഥിതിയിലാണ്‌ ഇന്ത, യെന്ന്‌ 
ബരെണ്‍ പറയുന്നുണ്ട്‌. പട്ടികജാതി പട്ടികവര്‍ 
ഗ്ലങ്ങളുടെ അടിച്ചമര്‍ത്തല്‍ ഇന്നും രൂക്ഷമാണ്‌. 
ജാഗീര്‍ദാരി-സെമീന്‍ദാരി സ്രമ്പദായം തകര്‍ന്നി 
ടൂപോലും ഉത്തരേന്ത്യയിലെ ഭൂരഹിതകര്‍ഷകര്‍ 
ക്ക്‌ ഭൂമി ലഭിച്ചിട്ടില്ല. ഭൂപരിഷ്‌. കരണങ്ങളുടെയും 
കര്‍ഷകര്‍ക്കുളള ഗവണ്‍മെന്‍റ്‌ സഹായങ്ങളു 
ടെയും ഗുണഫലം മുഴുവന്‍ ഇടജാതിക്കാരിലും 
ഇടവര്‍ഗ്ഗക്കാരിലുമാണ്‌ എത്തിച്ചേര്‍ന്നത്‌. ഉത്ത 
രേന്ത്യന്‍ ജാതിസംഹ്ട്ടനങ്ങളെ അപ്രഗഥി 
ക്കുന്ന അഞ്ജന്‍ഫ്വോഷ്‌ ( ജാതിസംഘൃട്ടന 
ങ്ങളുടെ വര്‍ഗ്ഗാടിസ്ഥാനം) കണ്ടെത്തുന്നത്‌ 
ഹരിജുനമര്‍ദ്ദനങ്ങള്‍ക്കും കൂട്ടക്കൊലകള്‍ക്കും 
പിറകില്‍ ഇപ്പോഴുളളത്‌ പഴയ നാടുവാഴികളല്ല, 
ഇടജാതികളില്‍നിന്നുയര്‍ന്നു വന്ന പുത്തന്‍ 
ഇന്മിമാരാണെന്നാണ്‌. അസ്പൃശ്യര്‍ക്ക്‌ പഴയ 
കാലത്ത്‌ ഭൂമിയുടെ ഉടമസ്ഥത ആചാരം 
നിഷേധിച്ചു; മുഗള്‍ഭരണകാലത്ത്‌ ഇതു 
തുടര്‍ന്നു, പട്ടികജാതിക്കാര്‍ “അലസരും ഭൂമി 


നിലനിര്‍ത്താനും വികസിപ്പിക്കാനും അസമര്‍ 








ത്ഥരു “മാണെന്ന കാരണം പറഞ്ഞ്‌ ബ്രിട്ടീഷു 
കാരും ഭൂമി പുനര്‍വിതരണത്തില്‍നിന്ന്‌ 
അവരെ ഒഴിച്ചുനിര്‍ത്തി. വിലകുറഞ്ഞ അ 
ദ്ധ്ാനത്തിന്‍െറ ഒരു,പഭവമെന്ന നിലയിലാണ്‌ 
അവര്‍ നിലനിന്നത്‌. ഈ സാഹചര്യത്തില്‍ 
വിദ്യയഭ്യസിച്ച്‌ ഉദ്യോഗസ്‌ ഥവര്‍മഗ്ഗത്തില്‍ ചേ 
രാനും അവര്‍ക്കു കഴിഞ്ഞില്ല. സ്വാത്രന്ത്യാന 
തരഹ്ൃട്ടത്തില്‍ മതേതരമായ ഭൂനിയമങ്ങള്‍ 
വന്നിട്ടും ഈ വിഭാഗത്തിന്‍െറ നില മിച്ചപ്പെ 
ട്ടില്ല. മറിച്ച്‌, ഒരേ ഭൂമിയില്‍ ഏറെനാള്‍ 
പണിയെടുത്താല്‍ അവകാശങ്ങള്‍ കൊടുക്ക 
ണമെന്നതുകൊണ്ട്‌ ജന്മിമാര്‍ അവരെ 
കുടിയൊഴിപ്പിക്കുകയും വാരവും പാട്ടവും 
അവസാനിപ്പിക്കുകയും അങ്ങനെ (പായോഗി 
കമായി അവരുടെ കൈവശമുണ്ടായിരുന്ന 
ഭൂമിയുടെ അളവ്‌ ഗണ്യമായി കുറയുക 
യുമാണുണ്ടായത്‌ . ഭൂപരിഷ്കരണത്തിലൂടെ 
അഞ്ചോ പത്തോ സെന്‍റ്‌ ഭൂമി ലഭിച്ചവര്‍ 
അതിനുമുമ്പ്‌ അതിലുമ്രെതയോ കൂടുതല്‍ 
ഭൂമി കൈവശംവച്ച്‌ കൃഷിചെയ്യുന്നവരായി 
രുന്നു. വാരവും പാട്ടവും കുടികിടപ്പും 
അവസാനിച്ച സാഹചര്യത്തില്‍ ഈ ഭൂരഹിത 
കര്‍ഷകര്‍ ഗാമത്തിലെ തൊഴിലില്ലാപ്പടയുടെ 
ഭാഗമാവുകയാണ്‌ . അവരില്‍ നന്നേ ചെറി 
യൊരു വിഭാഗമേ കാര്‍ഷികേതരജോലികളില്‍ 
ആഗിരണം ചെയ്യപ്പെടുന്നുളളു. ഇതോടൊപ്പം 
തന്നെ ഈ വിഭാഗത്തിന്‍െറ ജനസംഖ്യ 
ഇതരവിദാഗങ്ങളെക്കാള്‍ വളരെവേഗം വര്‍ 
ദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പീഡന 
വും സംഘര്‍ഷവും അരക്‌ ഷിതാവസ്ഥയും 
ഏററവും രൂക്ഷമായ വിഭാഗങ്ങളിലാണ്‌ 
ജനസംഖ്യാനിരക്ക്‌ ഏററവും അധികമായിരി 
ക്കുകയെന്നത്‌ ജനസംബ്യാശാസ്‌ത്രത്തിന്‍െറ 
ഒരു സാര്‍വ്വല്രകിക നിയമമാണ്‌. ജീവിതത്തി 
നു വില കുറയുമ്പോള്‍ തങ്ങള്‍ക്കെതിരായ 
സാമൂഹ്യപരിതോവസ്ഥയോട്‌ സമുദായങ്ങള്‍ 
പതികരിക്കുന്ന ഒരു രീതിയാണിത്‌ . ചൂഷി 
തരുടെയും ന്യൂനപക്ഷങ്ങളുടെയും (പതി 
കാരവുമാണിത്‌ . ഈ ജനസംഖ്യാവര്‍ദ്ധനവ്‌ 
ഒരുവശത്ത്‌ അധഃകൃതരുടെ ആത്മവിശ്വാസം 
വര്‍ദ്‌ ധിപ്പിക്കെത്തന്നെ മറുവശത്ത്‌ സമൂഹ 
ത്തില്‍ ദരിദ്രരുടെ എണ്ണം കൂട്ടുകയും തൊഴില്‍ 
വിപണിയില്‍ വിലപേശാനുളള അവരുടെ 
കഴിവു ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ 
യുടെ ദേശീയവരുമാനത്തില്‍ കൂലിയുടെ പങ്ക്‌ 
തീരെ കുറവാണ്‌. വിജയകരമായ മൂലധന 
വികാസത്തിനാവശ്യമായ മിനിമത്തെക്കാള്‍ 
താഴെയാണത്‌ . പൊതുവെ പറഞ്ഞാല്‍ ഈ 
അധഃകൃതവിഭാഗങ്ങള്‍ ദേശീയ സാമ്പത്തിക 
്രകിയയുടെതന്നെ വെളിമ്പുറങ്ങളിലാണെ 
ന്നു പറയാം. 

ഈ അവസ്ഥയുടെ കാരണങ്ങള്‍ മുതലാളി 
ത്തവികാസത്തിന്‍െറ സ്വാഭാവിക നിയമങ്ങ 
ളില്‍ മാതം കണ്ടെത്താന്‍ കഴിയുകയില്ല. 
നമ്മുടെ സാമൂഹൃശാസ്രതജ്ഞര്‍ കരുതി 
യിരുന്നതിനെക്കാളുമ്മരെതയോ വലിയ തോതി 
ലുള്ള ജാതിദാര്‍ഡ്യത്തിന്‍െറ പുനരുത്ഥാനം 
ഇതിനൊരു മുഖ്യകാരണമാണ്‌. ഇന്ത്യന്‍ 
ഗ്രാമീണ ജനസംഖ്യയുടെ മൂന്നിലൊന്നു 
വരുന്ന പട്ടികജാതിക്കാരെ ഭൂമിയില്‍നിന്നും 








സംസ്‌കാരത്തില്‍നിന്നും പുറത്താക്കി. .അവര്‍ 
ക്കു കുടിവെളളംപോലും നിഷേധിച്ചുകൊണ്ട്‌ 
ഉയര്‍ന്നുവരുന്ന നിഷ്ഠുരമായ സാമുദായികത 
യും ഉദ്യോഗസ്ഥമേധാവികള്‍ അതിനു 
നല്കുന്ന പിന്തുണയും ചേര്‍ന്നാണ്‌ ഇതു 
സാധിച്ചിരിക്കുന്നത്‌ . മുന്നു സഹ്രസാബ്ദമായി 
മാററമില്ലാതെ നിലനിന്നു പോരുന്ന അടിച്ച 
മര്‍ത്തലിന്‍െറയും കൂട്ടക്കൊലയുടെയും വംശീയ 
യുദ്ധങ്ങളുടെയും അടിമവേലയുടെയും പ 
ശ്ചാത്തലത്തില്‍ മാതം മനസ്സിലാക്കാനാവുന്ന 
ഒരു തിരക്കഥയാണ്‌ നമുക്കു മുന്നില്‍ 
ചുരുളഴിയുന്നത്‌. നിയമപരമായ തുല്യതയ്ക്കും 
സാര്‍വ്യതിക വോട്ടവകാശത്തിനുമൊന്നും നമ്മു 
ടെ വ്യവസ്ഥിതിയെ യഥാര്‍ത്ഥ ജനാധിപത്യ 
മാക്കി മാററുവാന്‍ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ 
ഉദ്യോഗസ്ഥമേധാവികളിലും ജന്രപതിനിധി 
കളിലും പട്ടികജാതി പട്ടികവര്‍ഗ്ഗങ്ങളില്‍പ്പെട്ട 


എ്ര ശതമാനം പേരുണ്ടെന്നു മാതം 


വര്‍ഗ്ഗത്തെക്കുറിച്ചുളള 
മാര്‍ക്സിന്‍െറ സങ്കല്പത്തെ, 
കീഴാളത്തത്തെക്കുറിച്ച്‌ 
ഗ്രാംഷിയും ്പത്യയ 
ശാസ്രതത്തെക്കുറിച്ച്‌ 
ആള്‍ത്തൂസറും 
അധികാരത്തിന്‍െറ 
സാങ്കേതിക വിദ്യയെക്കുറിച്ച്‌ 
മിഷേല്‍ ഫൂക്കോയും 
നടത്തിയ 
്രതിപാദനങ്ങളുമായി 
-സമന്വയിച്ചുകൊണ്ടേ “ജാതി” 
എന്ന സ്ഥാപനത്തെ 
മനസ്സിലാക്കാന്‍ കഴിയൂ. 


se 
നോക്കിയാല്‍ ഇതു ബോദ്‌ ധ്യമാവും. നമ്മുടെ 
അയല്‍സംസ്ഥാനമായ കര്‍ണ്ണാടകത്തില്‍ ര്രാ 
ഹ്മണരും ലിംഗായത്തുകളും വൊക്കലിഗരും 
ചേര്‍ന്ന ഉന്നത ജാതിദ്രേശണി ജനസംഖ്യയുടെ 
മുപ്പതു ശതമാനത്തില്‍ താഴെയേ വരൂ. 
എന്നാല്‍ ഉയര്‍ന്ന ജോലിക്കാരില്‍ 55 
ശതമാനവും എം.എല്‍.എമാരില്‍ 50 ശതമാന 
വും എം.എല്‍.സിമാരില്‍ 60 ശതമാനവും 
ജില്ലാപരിഷത്‌ അദ്‌ ധ്യക്‌ ഷരില്‍ 60 ശതമാന 
വും ഈ വിഭാഗത്തില്‍നിന്നു വരുന്നവരാണ്‌. 
(സച്ചിദാനന്ദ: ‘A welcome policy’, seminar 
375) ഇതര സംസ്ഥാനങ്ങളിലും സ്ഥിതി 
ഏറെ ൃത്യസ്തമല്ല: പല പല ഭൂപരിഷ്‌കരണ 
ങ്ങള്‍ക്കും മതേതര നിയമങ്ങള്‍ക്കും ശേഷമുളള 
സ്ഥിതിയാണിത്‌ . “ഹിന ദുജാതിക്കോമരങ്ങ 
ളാല്‍ ചവിട്ടിമെതിക്കപ്പെടുമ്പോഴും നാം 
ആത്മസംതൃപ്തിയില്‍ കഴിയുന്നു. മാനസി 
കമായും താത്വികമായും 
മൃതരായിപ്പോയതെങ്ങനെയാണ്‌ ? നമുക്ക്‌ ആ 
വശ്യമായ വിവരവും വിജ്ഞാനവുമില്ല. 


നാം നെ 


രണ്ടാമത്‌ നമുക്ക്‌ സാമ്പത്തിക, സാമൂഹ്യ, ' 
രാഷ്ര്രീയശക്തിയില്ല.'” അംബേദ്കറുടെ ഈ ; 
തിരിച്ചറിവിന്‌ ഇന്നും ന്ത്യയില്‍ പ്രസക്തി 
നഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ, അതു വര്‍ദ്ധിച്ചു -. . 
വരികയാണ്‌; കാരണം സവര്‍ണ്ണമേധാവിത്വം 
ഇന്ന്‌ ഹൈന്ദവ ഏകീകരണത്തിന്‍െറ കപട 
മുരദാവാകൃവുമായി ഉയിര്‍ത്തെഴുന്നേല്ക്കുക 
യാണ്‌. സമീപകാലത്ത്‌ എച്ച്‌ വി. ശേഷാദ്രി 
യുടെ നേതൃത്വത്തില്‍ ഒരുപററം ആര്‍.എസ്‌. . 
എസ്‌ നേതാക്കള്‍ ചേര്‍ന്നെഴുതിയ “ഹിന്ദു 
രാഷ്ടം എന്തിന്‌ ?'' എന്ന പസിദ്ധീകരണം 
തങ്ങളുടെ ലക്ഷ്യം മറയില്ലാതെ (പഖ്യാപി 
ക്കുന്നുണ്ട്‌. നാം കേട്ടറിഞ്ഞിട്ടുളള “ഹിന്ദു 
ലിബറലിസ്‌ 'ത്തെ പൂര്‍ണ്ണമായും പഴങ്കഥയാ 
ക്കുന്നതാണ്‌ ഇതിന്‍െറ സമീപനങ്ങള്‍. “(ബാ 
ഹ്മണവിരുദ്ധ ്പസ്ഥാനമെന്നാല്‍ ഹിന്ദു 
വിരുദ്ധ ്രസ്ഥാനംതന്നെ യാണെന്ന്‌ ഇതി 
ലെ ഒരു ലേഖകന്‍ (ഗിരിലാല്‍ ജെയിന്‍ പേ.79) 
പറയുന്നത്‌ ശ്രദ്ധിക്കുക. മണ്‌ ഡല്‍ക്കമ്മിഷ 
നെ “നെഹ്‌റു സോഷ്യലിസ 'ത്തിന്‍െറ സ്വാഭാ 
വികസന്തതി 'യാക്കിക്കാണിച്ചു' രോഷപൂര്‍വ്വം 
എതിര്‍ക്കുകയാണ്‌ ലേഖകന്മാര്‍. ജാതികളോ 
ടുള്ള ഈ (പത്ൃയശാസ്രതത്തിന്‍െറ സമീപനം 
നോക്കുക: ““ഹിന്ദുസമുദായം ജാതികളും 
ഉപജാതികളുമായി തരംതിരിഞ്ഞിരിക്കുന്നു. 
ഹിന്ദുമതം ആത്മീയമായി ഉനര്‍ജ്‌ ഇസ്വലവും 
രാഷ്‌ ടീയമായി സുശക്തവുമായിരുന്നപ്പോള്‍ 
ഈ തരംതിരിവുകള്‍ സ്വാഭാവികവും ആരോ 
ഗ്യകരവുമായ വൈവിദ്ധ്യത്തെയാണ്‌ പ്രതി 
ഫലിപ്പിച്ചിരുന്നത്‌ . ഇപ്പോള്‍ അതു ദുര്‍ബ്ദലമാ 
കയാല്‍ ശ്രതുക്കള്‍ അതിനെ, ശിഥിലീകരണ 
ത്തിനായി പ്രയോജുനപ്പെടുത്തുന്നു. മഹത്തായ 
ഹിന്ദുസമുദായത്തെ ഛിന്നഭിന്നമാക്കുന്നതിന്‌ 
തിരഞ്ഞെടുപ്പുരാഷ്‌ടീയത്തെ അവരുപയോ 
ഗിക്കുന്നു'' (ൊഫ. രാംസ്വരൂപ്‌: കള്‍ച്ചറല്‍ 
സെല്‍ഫ്‌ ഏലിനേഷന്‍). ഇതിനര്‍ത്ഥം 
ര്രാഹ്‌മണര്‍ക്ക്‌ മേധാവിത്വമുണ്ടായിരുന്നിട 
ത്തോളം കാലം ജാതിവ്യവസ്ഥ നന്നായിരു 
ന്നുവെന്നും കീഴ്ജാതികള്‍ക്ക്‌ ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതോടെ അത്‌ വിപത്കരമാകുന്നു 
വെന്നുമല്ലാതെ മറെറാന്നുമല്ല. അവശവിഭാഗ 
ങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കുമെന്ന 
യുക്തികൊണ്ട്‌ സംവരണനയത്തെ എതിര്‍ 
ക്കുന്ന വിമര്‍ശകരും ഇതേ (പതൃയശാസ്ത 
ത്തെത്തന്നെയാണ്‌ പ്രച്ഛന്നരുപത്തില്‍ ആവി 
ഷ്കരിക്കുന്നത്‌. താഴേക്കിടയിലെ മുപ്പതു 
കോടി ജനങ്ങള്‍ ശരിക്കും വിദ്യാഭ്യാസം നേടി 
ജുനാധിപതൃരപ്രകിയയിലേക്കു സജീവമായി 
കടന്നുവന്നാല്‍ സ്വന്തം സ്‌ ഥിതി എന്താവുമെന്ന 
പരിശ്രാന്തി, വ്ബാഹ്മണരെയും ക്‌ ഷ്രതിയരെ 
യും മാ്രതമല്ലു, ഇന്നത്തെ അവസ്ഥയില്‍ 
ആനുകൂല്യമനുഭവിക്കുന്ന ഇതരവര്‍ണ്ണ ജാതി |, 
വിഭാഗങ്ങളെയും പിടികൂടിയിട്ടുണ്ട്‌. ജനാധി 
പതൃത്തിനുതന്നെ എതിരായ നിലപാടെടു 
ക്കാന്‍ ഇതവരെ പ്രേരിപ്പിക്കുന്നു. പട്ടിക 
ജാതി_വര്‍ഗ്ഗങ്ങളില്‍നിന്നു വരുന്ന അദ്ധ്വാ 
നിവിഭാഗങ്ങളെ സംഹടിപ്പിച്ചും ഗ്രാമീണ , 
ഭൂരഹിത കര്‍ഷകരെ കുലുക്കിയുണര്‍ത്തിയും 
വിദ്യാസമ്പന്നരായ ദളിത ന്യൂനപക്ഷത്തിന്‍െറ 
നേതൃത്വത്തില്‍ ജാതിചൂഷണത്തെ പഠിച്ചെ 













































കലാകമുദി 41” ൦ 




























































തിര്‍ക്കുന്ന സാംസ്കാരിക (പസ്ഥാനങ്ങള്‍ 
വളര്‍ത്തിയെടുത്തും മാ്രതമേ ഇന്ത്യയിലെ 
കാര്‍ഷികവിപ്ളവത്തിന്‍െറ കടമകള്‍ പൂര്‍ 
ത്തിയാക്കാന്‍ സോഷ്യലിസ്‌ ററുകള്‍ക്കു കഴിയൂ. 
ജാതിഛൂഷണം സാമ്പത്തികം മാ്രമല്ലാത്തതു 
കൊണ്ട്‌ അടിത്തറയിലെ വിപ്ളവംകൊണ്ടു 
മാര്തം അതില്ലാതാക്കാന്‍ കഴിയില്ല. വര്‍ഗ്ഗ 


| 
i 



















വസ്ഥ പൂര്‍ണ്ണമായും പരിഹരിക്കാനാകാത്ത 
തുപോലെതന്നെയാണിത്‌ . ഉപരിഫടനയിലെ 
(്രത്യയശാസ്ര്ത രൂപീകരണത്തിന്‍െറയും ഉ 
ല്പാദന സാഹചര്യങ്ങളുടെതന്നെ പുന 
രുല്പാദനത്തിന്‍െറയും കര്‍ത്തൃത്വനിര്‍മ്മാണ 
ത്തിന്‍െറയും സമ്മിശ്രമേഖലകളാണിവ. മുത 
ലാളിത്ത വികാസത്തിനു വേഗം വര്‍ദ്ധിക്കു 
ന്നതുകൊണ്ടു മാതം ജാതിഘവടന ഇല്ലാതാകു 
മെന്നു ക്രുതാന്‍ സ്വാത്രന്ത്യാനന്തരാനുഭവം 
വകതരുന്നില്ല. കേരളത്തില്‍ ഇന്ന്‌ ജനാധിപ 
തൃബോധം കുറെയെങ്കിലും ശക്തിപ്പെട്ടിട്ു 
ണ്ടെങ്കില്‍ അതിനു കാരണം മുതലാളിത്ത 
“ബന്ധങ്ങളുടെ വളര്‍ച്ചയല്ല, ശ്രീനാരായണ 
ന്‍െറയും അയ്യങ്കാളിയുടെയും മററും നേതൃത്വ 
ത്തില്‍ നടന്ന കീഴാള്രപസ്ഥാനങ്ങളും കോണ്‍ 
ഗ്രസ്‌ നയിച്ച ദേശീയ്രപസ്ഥാനവും കമ്മ്യൂ 
ണിസ്ററുകാര്‍ നയിച്ച കര്‍ഷകതൊഴിലാളി 
പ്രസ്ഥാനങ്ങളുമാണ്‌ . ഇവയുടെ അടിസ്ഥാ 
നത്തില്‍ വളര്‍ന്ന മതേതരമായ വര്‍ഗ്ഗബോധ 
മാണ്‌ കേരളത്തിലെ ഇടതുപക്ഷത്തിന്‍െറ 
അടിത്തറ. കീഴാള്രപസ്ഥാനങ്ങളെ ജാതി 
പ്രസ്ഥാനങ്ങളായി മുദ്രകുത്തി മാററിയ 









വിപ്ളവത്തിലൂടെ സ്തീകളുടെ അധഃകൃതാ 2 





ഇര്‍ഫാന്‍ ഹബീബ്‌ 


ഇടങ്ങളില്‍ ഇടതുപക്ഷ (സ്ഥാനം വളരാ 


തെ പോയിട്ടുമുണ്ട്‌. സാമൂഹ്യപരിഷ്‌കരണ 
പ്രസ്ഥാനങ്ങളുടെ സാന്നിദ്ധ്യത്തില്‍ മാതമേ 
ഇന്ത്യയില്‍ കാര്‍ഷികവിപ്‌ ളവം സാദ്ധ്യമാവൂ. 
ജാതിയുടെ നിലനില്‍ പിനെ മൂര്‍ത്തവും സവി 
ശേഷവുമായ ഒരു ര പശ്നമായിക്കാണുകയും, 
ദളിതവിഭാഗമുന്നേററങ്ങളെ വര്‍ഗ്ഗബോധത്തി 
ന്‍െറ ഒരു പാഥമികാവിഷ്‌കാരമെന്ന നിലയില്‍ 
അനുഭാവപൂര്‍വ്വം വിലയിരുത്തുകയും അവയെ 
ചൂഷിതരുടെ വര്‍ഗ്ഗമുന്നണിയിലേക്ക്‌ ആനയി 
ക്കുകയും ചെയ്യുന്ന സമീപനമാണ്‌ ഇന്ത്യയില്‍ 
ജനാധിപത്യ വിപ്ളവകാരികള്‍ സ്വീകരിക്കേ 


ടി.എന്‍. ഗോപിനാഥന്‍ നായര്‍ 
എഴുതിയ ജീവചരിരതം 


അവസാനത്തെ നാടുവാഴിയുടെ അമ്മ 


തിരുവിതാംകൂര്‍ 
രാജവംശത്തെ 
്പകാശമാനമായ ഒരു 
അദ്ധ്യായം 


അനുപമമായ ആഖ്യാന 
പാടവത്തോടെ 
വരയ്ക്കുന്നു 


കലാകൌമുദിയില്‍ 








കലാകൌമുദി 42 


4 [ 





ണ്ടത്‌. ഇതിനു ജാതികള്‍ സാമൂഹ്യവര്‍ഗ്ഗ 
ങ്ങള്‍തന്നെയാണെന്ന തിരിച്ചറിവുണ്ടാകണം. 
മുപ്പതു നൂററാണ്ടുകളുടെ ഛൂഷണത്തിന്‍െറയും 
അടിമത്തത്തിന്‍െറയും കണ്ണീരും ചോരയും 
“കലര്‍ന്ന ചരിതം ഒന്നിച്ചുകൂട്ടിയ അധഃകൃത 
ജാതികള്‍ക്ക്‌ തങ്ങളുടെ എണ്ണത്തിനാനുപാതി 
കമായി ഭൂമിയുടെയും സമ്പത്തിന്‍െറയും 
വിദ്യാഭ്യാസത്തിന്‍െറയും ഉദേ, ാഗത്തിന്‍െറയും 
ദേശീയ വിഹിതം ഘഭിക്കാനവകാശമുണ്ട്‌. 
ഇന്ത്യന്‍ ഇനാധിപതൃത്തിന്‍െറ ഏററവും 
നിര്‍ണ്ണായക്മായ ശബ്ദമായി ഉയരാനവകാ 
ശമുണ്ട്‌. ആധുനിക സാമുഹൃശാസ്ര്രം 
"“ആഭ്യന്തരകോളനികള്‍ ' എന്നു വിളിക്കുന്ന 
ഈ അധിനിവേശിതലക്ഷങ്ങള്‍ക്ക്‌ നീതി 
ലഭിക്കാത്തിടത്തോളം കാലം ഇന്ത്യന്‍ ജനാധി 
പത്യം ഒരു ്രഹസനമായിത്തുടരും. മുതലാ 
ളിത്തത്തിന്‍െറ സാമാന്യവികാസവും സോഷ്യ 
ലിസത്തിലേക്കുളള പരിവര്‍ത്തനവും അസാ 
ദ്ധ്ൃമായിത്തുടരും. ശക്തമായ വിപ്ള വ 
ജനാധിപത്ൃഘ്വടകങ്ങളുടെ അഭാവത്തില്‍ 
മുതലാളിവര്‍ഗ്ഗം കൂടുതലായി സാമാജ്യ 
ത്വസമ്മര്‍ദ്ദത്തിനു കീഴ്പ്പെടുകയും ആഭ്യന്തര 
്രതിലോമശക്‌ തികളോട്‌ ഒത്തുതീര്‍പ്പുണ്ടാ 
ക്കുകയും ചെയ്യും. ലോക സോഷ്യലിസം 
ദുര്‍ബ്ബലമായിരിക്കുന്ന വര്‍ത്തമാനാവസ്ഥയില്‍ 
ഈ സാദ്ധൃത വളരെക്കൂടുതലാണ്‌. (പതി 
രോധശക്തികളുടെ വിശാലമുന്നണി രൂപീക 
രിച്ച്‌ വിമോചനയത്നങ്ങള്‍ക്കു വേഗം കൂട്ടുക 
യാണ്‌ ഇന്ന്‌ സോഷ്യലിസ്ററ്‌ ശക്തികള്‍ 
ചെയ്യേണ്ടത്‌. 
























































ബഷീറിന്‍െറ 
ഐരാവതങ്ങള്‍ 


ബ്വരഷര്‍ സാഹിത്യത്തിനു 
നേരെ ഈയിടെ ഉണ്ടായ 
; എതിര്‍പ്പുകള്‍ക്ക്‌ ലഭിച്ചമറുപടി 
. യാണ്‌ ഈ ഗ്രന്ഥത്തിലെ 
' ലേഖനങ്ങള്‍. മലയാളികള്‍ക്ക്‌ 
“ അവരുടെ ഹൃദയംപോലെ (പി 
. യപ്പെട്ട എഴുത്തുകാരനാണല്ലോ 
ബഷീര്‍. ആ ഹൃദയം തന്നെ 
: യാണ്‌ ഈ പുസ്തകത്തിലൂടെ 
: ഇറങ്ങിവരുന്നത്‌ . ്പശസ്ത 
| പ്രത്രപവര്‍ത്തകനും എഴുത്തു 
ല്‌ കാരനുമായ ഇ.എം. അഷ്റഫ്‌ 
| ആണ്‌ പുസ്തകം എഡിറ്റ്‌ 
ചെയ്തിരിക്കുന്നത്‌ . 
ബഷീറിന്‍െറ ഐരാവതം 
എഡി: ഇ.എം. അഷ്റഫ്‌ 


കര്‍മ്മയോഗിയായ 
കുഞ്ഞിരാമക്കുറുപ്പ്‌ 


കേരളത്തിലെ സോഷ്യ 
ലിസ്‌റ്റ്‌ (പസ്ഥാനത്തിന്‍െറ 
സ്ഥാപകനേതാക്കളിലൊരാളും 
ദേശീയ സ്വാത്രന്ത്യസമരത്തിലെ 
മുന്നണിപ്പോരാളിയും ഗാന്ധി 
യന്മാരുടെ ഗാന്ധിയനുമായ 
കെ. കുഞ്ഞിരാമക്കുറുപ്പിനെ 
സംബന്ധിച്ചാണ്‌ ഈ പു 
സ്തകം. എഴുപത്തഞ്ച്‌ വയസ്സ്‌ 
തികയുന്ന കുഞ്ഞിരാമക്കുറുപ്പിന്‌ 
സമര്‍പ്പിക്കപ്പെട്ട കൃതി. സുകു 
മാര്‍ അഴീക്കോട്‌, പി.എം. 
കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍, എം.പി. 
വീരേന രദക്കുമാര്‍, ഐ.കെ. 
കുമാരന്‍, സി.പി. ശ്രീധരന്‍, 
തമ്പാന്‍ തോമസ്‌, എം.കെ. 
കേളു, പുഴങ്കര ബാലനാരാ 
യണന്‍, പി.ടി. ഭാസ്‌ക്കരപ്പണി 
ക്കര്‍, പി.കെ. അപ്പനായര്‍, എം. 
കുമാരന്‍, പി. വിശ്വംഭരന്‍, 
ഉണ്ണികൃഷ്ണന്‍ പുതൂര്‍ തുട 
ങ്ങിയവരുടെ ലേഖനങ്ങള്‍ ഡോ. 
സി.പി.ശിവദാസനാണ്‌ ഈ 
ഗ്രന്ഥം എഡിറ്റ്‌ ചെയ്തി 
രിക്കുന്നത്‌. 
കര്‍മ്മയോഗിയായ 
കെ. കുഞ്ഞിരാമക്കുറുപ്പ്‌ 
എഡി: ഡോ.സി.പി.ശിവദാസന്‍ 
വിത: നാഷനല്‍ ബുക്ക്‌ സ്റ്റാള്‍ 
വില. 28 രൂപ 


മുറിവേറ്റു വാക്കുകള്‍ 


വതിനെട്ട്‌ കൊച്ചുകുറി 
പ്ലുകളുടെ ഒരു സമാഹാരമാണ്‌ 
'ഈ കൃതി. പൊരുതുന്ന മനു 
ഷ്യസമൂഹങ്ങളുടെ പ്രതിനിധി 
കളായ വിപ്ളവകവികളെെപ്പറ്റി 
യാണ്‌ കുറിപ്പുകള്‍. അവര്‍ 
രാഷ്ര്രീയാധികാരത്തിന്റുകീഴില്‍ 
അനുഭവിക്കുന്ന പീഡനങ്ങളും 
അവരനുഭവിച്ച ത്യാഗങ്ങളും. 
അറബി കവികളെക്കുറിച്ചാണ്‌ 
ഏറെയും പരാമര്‍ശിക്കുന്നത്‌. 





അഹമ്മദ്‌ ഫറാസ്‌, മഹമൂദ്‌ 
ദര്‍വീഷ്‌, യുസഫ്‌ ഇദീസ്‌ 
ബ്രോഡ്‌സ്‌കി എന്നീ 


" കവികളെക്കുറിച്ചുളള കുറിപ്പു 
വിവരണങ്ങള്‍ --ആ 


കള്‍-ഘലഫ്ുവ്‌' 
_കുവികളുടെ മനസ്സ്‌ വെളി 
വാക്കിത്തരുന്നു. ഈ ലഘു 


വിവരണങ്ങളുടെ ശൈലിയും 
അവതരണവും വളരെ വൈ 








കാരികവും കാവ്യാത്മക 
വുമാണ്‌ . 

മുറിവേറ്റ വാക്കുകള്‍ 

ഗ്രന്ഥ: പി.കെ.പാറക്കടവ്‌ 

വിത; നാഷനല്‍ ബുക്ക്‌ സ്റ്റാള്‍ 
വില: 8 രൂപ 50 പൈസ 


കേരളീയത 
ചരി്രമാനങ്ങള്‍ 


എം.ആര്‍ _.രാഘവവാരിയര്‍ 
കേരളത്തിലെ പ്രശസ്തനായ 
പുരാവസ്തു ഗവേഷകനും ചരി 
്രകാരനും ആണ്‌. കേരളചരിത്ര 
സംബന്ധിയായ ഈ ഗ്രന്ഥ 
ത്തില്‍ കൈകാര്യം ചെയ്യുന്നത്‌ 
്രാചീനദശ മുതല്‍ മധ്യയുഗം 
വരെയുളള പല കാലങ്ങളിലെ 
സാമ്പത്തികവും സാമൂഹികവും 
സാംസ്കാരികവുമായ വികാസ 
പരിണാലങ്ങളെയാണ്‌ . ഒറ്റയൊറ്റ 





ചൃത്തിയംന്നുകന്ദള്‍ഥ 0) 


ലേഖനങ്ങളായി ഓരോ അവസ 
രത്തില്‍ എഴുതി [പസിദ്ധപ്പെ 
ടുത്തിയവയാണെങ്കിലും ഇപ്പോള്‍ 
ഇതിനൊരു (ഗന ഥസമ്രഗത 
കൈവന്നിട്ടുണ്ട്‌. 

കേരളീയത ചരിശ്രമാനങ്ങള്‍ 
ഗ്രന്ഥ: രാവ വാരിയര്‍ 

പ്രസാ: വളളത്തോള്‍ വിദ്യാപീഠം 


ശുകപുരം 
വില: 50 രൂപ്‌. 


സ്വപ്ന 
വാസവദത്തം: 
വ്യാഖ്യാനം 


സ്വപ്നവാസവദത്തിന്‍െറ 
നല്ലൊരു 


വ്യാഖ്യാനമാണിത്‌ . 


ഇടത്തേ പേജില്‍ മൂലവും 
വലത്തേപേജില്‍ മലയാള പരി 
ഭാഷയും കൊടുത്തിരിക്കുന്നു. 
ഓരോ പേജിന്‍െറയും അടിക്കു 
റിപ്പായി വ്യാഖ്യാനവും. വ്യാ 
ല്ല്യാനം വിസ്‌, തരിച്ചുളളതാണ്‌ . 
അന്വയം, അര്‍ത്ഥം, സന്ധി, 
സമാസം, വിഗ്രഹം, അലങ്കാരം, 
വൃത്തം, വ്യാകരണവിശേഷങ്ങള്‍ 
എന്നിവയെല്ലാമുണ്ട്‌ . വിദ്യാര്‍ 
ത്ഥികള്‍ക്കാണ്‌ ഇത്‌ ഏറെയും 
ഉപകരിക്കുന്നത്‌ . വ്യാഖ്യാനം 
പാളിച്ചുകളില്ലാത്തതുമാണ്‌ . 
സ്വപ്നവാസവദത്തം 


പിളള 
വിത: കേരള യൂണിവേഴ്സിറ്റി 
സെന്‍ട്രല്‍ കോപ്പറേറ്റീവ്‌ സ്‌റ്റോര്‍ 





കലാകനമ 











വ്യാഖ്യാനം: ഫുവറ്റൂര്‍ രാമകൃഷ്ണ ' 




















(22 -ാം പേജില്‍ നിന്നും തുടര്‍ച്ച) 

, ബോംബെയിലും മ്രദാസിലും കറങ്ങി അവ 
സാനം ആര്‍.പി എത്തിയത്‌ ബാംഗ്ളൂരിലാണ്‌. 
മുറുക്കാന്‍കടയും മററും നടത്തുന്ന മലയാളി 
കളുമായി സ്ഥാപിച്ചു എടുപിടി സംസര്‍ഗ്ഗത്തി 
ന്‍െറ അടിസ്ഥാനത്തില്‍ ചില തട്ടുമുറികള്‍ 
കണ്ടുപിടിച്ച്‌ അവിടെക്കൂടി ബുദ്‌ധിജ്ീവിയും 
സ്‌നേഹമയിയുമായ ഈ പ്ര്രപവര്‍ത്തകാ 
ചാര്യന്‍. 

അപ്പോഴാണ്‌ പെട്ടെന്ന്‌ റോഡരികില്‍വച്ച്‌ 
രക്തം ഛര്‍ദ്‌ ദിക്കുവാന്‍ തുടങ്ങിയത്‌ . ആര്‍.പി 
യല്ലേ, കൂട്ടാക്കിയില്ല. ആരോടും പറഞ്ഞുമില്ല. 

അമ്മയുടെ അനുധഗഹംകൊണ്ടായിരി 
ക്കണം, മ്രദാസില്‍ ഒരു സമ്പര്‍ക്കം നിലനിര്‍ 
ത്താന്‍ ആര്‍.പിക്ക്‌ സന്മനസ്സുണ്ടായിരുന്നു. 
അലക്സാണ്ടര്‍. ഹോങ്കോങ്ങില്‍ വഫ്ച കിട്ടിയ 
ഒരാത്മമി,തം. താന്‍ ഇന്ത്യയിലെത്തിയെന്നുപ 
ഇന്നയിടങ്ങളില്‍ കുറങ്ങുന്നുവെന്നും ആര്‍.പി 
ഇടയ്ക്കിടെ അറിയിച്ചിരുന്ന ലോകത്തിലെ 
ഏകവ്യക്തി. അരഡസന്‍ ഛര്‍ദ്ദിലുകള്‍ക്കു 
ശേഷം കൂടെ താമസിച്ചിരുന്നവരുടെ നിര്‍ബ്ദ 
ന്ധം കാരണം ഒരു ഡോക്‌ ടറകണ്ടുകളയാ 
മെന്നു സമ്മതിച്ചതിനെത്തുടര്‍ന്ന്‌, ഒന്നുരണ്ടു 
ദിവസത്തേക്ക്‌ ആശുപ്രതിയിലേക്കു മാറാമെ 
ന്നു വിചാരിക്കുകയാണെന്ന്‌ ആര്‍.പി, അലക്‌ 
സാണ്ടറെ അറിയിച്ചു. 

, അലക്സാണ്ടര്‍ പരിശ്രമിച്ചു. സ്വന്തമായി 

. ആശുപ്രതിയിലേക്കു പോകണമെന്ന്‌ ആര്‍.പി 
ക്കു തോന്നിയെങ്കില്‍ കാര്യം നിസ്സാരമല്ല 
എന്നു മനസ്സിലാക്കിയ അലക്സാണ്ടര്‍ ഫോണ്‍ 
കുറക്കാന്‍ തുടങ്ങി. ഏത്‌ ഹോസ്പിററല്‍ 
എന്ന്‌ ആര്‍.പി പറഞ്ഞിരുന്നില്ല. അലക്‌സാ 
ണ്ടറുടെ അടിയന്തരസന്‍ ദേശമനുസരിച്ച്‌ 
ബാംഗ്ളൂരില്‍ അന്വേഷണങ്ങളാരംഭിച്ചു. അ 
ങ്ങനെയാണ്‌ സെന്‍റ്‌ ഫിലോമിന ഹോസ്പി 
ററലിലെ ഒരു തിണ്ണയില്‍ ച്രകവാളത്തില്‍ 
കണ്ണുംനട്ട്‌ ചൂരല്‍ക്കസേരയിലിരിക്കുന്ന ആര്‍. 
പിയെ കണ്ടെത്തിയത്‌. 

ഡോക്ടര്‍മാര്‍ വിധി പറഞ്ഞു, ത്രോട്ട്‌ 
കാന്‍സര്‍. ആര്‍.പി പറഞ്ഞു, അസംബന്ധം. 

“ഇവര്‍ക്കു വിവരമില്ല, ഇക്കാലത്ത്‌ എന്തു 
വന്നാലും കാന്‍സര്‍. മണ്ണാങ്കട്ട. ആ പഹയന്‍ 
അലക്സാണ്ടര്‍, നാടൊട്ടുക്കു കൊട്ടിഫ്വോഷി 
ച്ചിരിക്കുന്നു." 

കണ്ഠരോഗമാണ്‌, സംസാരിക്കരുത്‌ എന്ന്‌ 
ഡോക്ടറുടെ ആജ്ഞ. ആര്‍.പിക്ക്‌ സംസാ 
രിക്കാതിരിക്കാന്‍ സാദ്ധ്യമല്ല, ''പ്രതങ്ങളിലെ 
സബ്‌ എഡിററിംഗ്‌ ഇനിയും മോശമാകാതിരി 
ക്കാന്‍ എന്താ ചെയ്യുക? വിദ്യാഭ്യാസത്തിന്‍െറ 

_തകര്‍ച്ചയായിരിക്കാം കാരണം. ഇന്നത്തെ 
പ്രതത്തില്‍ ഒരു നല്ല ഹെഡ്ഡിംഗ്‌ കണ്ടു. 

ആത്രയുമായി. ഒരു നീസു വന്നിട്ടുണ്ട്‌ എന്നെ 

കൂട്ടിക്കൊണ്ടു പോകുന്‍ തിരുവനന്തപുര 
ത്തേക്ക്‌. ആ പഹയന്‍ അലക്സാണ്ടര്‍...” 
തിരുവനന്തപുരത്തു പോകേണ്ടത്‌ ഒരാവ 
ശ്യമാണെന്നു ഒപത്യക്ഷമട്ടയിരുനു. ചി 
|. -കിത്സാസനകര്യങ്ങള്‍ക്കുപരിയായി ഇഷ്ട 

_ജനങ്ങളുടെ സാമീപ്യം മറെറാരിടത്തും അത 

യും ലഭി.ഘയമായിരുന്നില്ല. ''ഹേയ്യ്‌, എന്തി 

നെല്ലറവരെയും ബുദ്ധിമുട്ടിക്കുന്നു? അതി 


oe ne 













മുദി 44 








ന്‍െറയൊന്നും ആവശ്യമില്ല. ദാ ഈ എഡിറേറാ 
റിയല്‍ നന്നായിട്ടുണ്ട്‌. ഈ ഹെഡ്ഡിംഗ്‌ 
ഷീബ എഴുതിയതാണല്ലേ? ശൈലി കണ്ടപ്പോള്‍ 
തോന്നി... ആ പഹയന്‍...” 

ഒടുവില്‍ ബന്ധുക്കളുടെ നിര്‍ബ്ബന്ധത്തിന്‌ 
ആര്‍.പി വഴങ്ങി. തിരുവനന്തപുരത്തിന്‍െറ 
മകന്‍ തിരുവനന്തപുരത്തുതന്നെ എത്തി. 
ആഴ്ചകള്‍ക്കകം തിരുവനന്തപുരത്തിന്‍െറ 
മണ്ണില്‍, അമ്മയുടെ മണ്ണില്‍ കൂടിക്കലരുകയും 
ചെയ്തു. ആരോരുമറിയാതെ ബാംഗ്ളൂരിലെ 
റോഡില്‍ക്കിടന്നു മരിക്കുവാന്‍ ഇടവന്നില്ല. 
ആ നല്ല മനുഷ്യന്‌ നല്ലതു വന്നു. 


(19-ാം പേജില്‍ നിന്നും തുടര്‍ച്ച) 


തന്നെ അക്കാലത്ത്‌ ജിയാങ്‌ ചിങ്ങ്‌ അടച്ചു 
പൂട്ടിച്ചു എന്നു ചൈനീസ്‌ പ്രതങ്ങള്‍ പിന്നീടു 
വെളിപ്പെടുത്തിയപ്പോള്‍ ജനങ്ങള്‍ അത്ഭുത 
സ്തബ്ധരായി. സ്ഫടിക പേടകങ്ങളില്‍ 
മാമനിച്ഛുവളര്‍ത്തുന്ന സ്വര്‍ണ്ണമത്‌ സ്യങ്ങളെ 
നിത്യേന പൊരിച്ചുകഴിക്കുകയും വിലമതി 
ക്കാനാവാത്ത കുങ്കുമപ്പനിനീര്‍ സദാ കുടിക്കു 
കയും ചെയ്യുമായിരുന്ന ചിങ്‌ തന്‍െറ 
മളുപ്പാവില്‍ നിന്നുളള ദൂരക്കാഴ്ചയ്ക്കും 
തടസ്സമുണ്ടാക്കുന്നു എന്ന കാരണത്താല്‍ ഒരു 
കാടുതന്നെ വെട്ടിനിരപ്പാക്കിക്കളഞ്ഞുവര്രേ! 

"ഈ അതിക്രമങ്ങള്‍ക്കൊടക്കെ മാവോ 
സെതുങ്ങ്‌ എന്തുകൊണ്ട്‌ മനസാക്ഷിയായി 
നിന്നു?” 

എന്‍െറ ചോദ്യത്തിന്‌ വേയ്ങ്ങലീ മറുപടി 
പറഞ്ഞു. ; 

"സാംസ്കാരിക വിപ്‌ളവകാലത്തിന്‍െറ 
അവസാന ഭാഗത്തും മാവോ അധികസമയവും 
കഴിച്ചുകൂട്ടിയത്‌ ഷാംഗോയ്‌ നഗരത്തിലാണ്‌. 
കേള്‍വിശക്തി നഷ്‌ടപ്പെട്ടിരുന്ന മാവോ മററു 
രോഗങ്ങളും ശാരീരിക ക്‌ ഷീണവും കാരണം 
തീര്‍ത്തും അവശനായിരുന്നു. അതുകൊണ്ടു 
തന്നെ നാല്‍വര്‍ സംഫ്വത്തിന്‍െറ ചെയ്തി 
കള്‍ക്കെല്ലാം സമ്മതം മൂളാന്‍ അദ്ദേഹം 
നിര്‍ബന്ധിതനായി. 

പക്ഷേ, ഒന്നുണ്ട്‌. ചൈനയുടെ സാമ്പ 
ത്തിക അടിത്തറ തകര്‍ത്ത സാംസ്കാരിക 
വിപ്ളവം കൊണ്ട്‌ ഒരു നേട്ടമുണ്ടായി. 
ഇപ്പോള്‍ ചൈനയില്‍ നടക്കുന്ന രണ്ടാമത്തെ 
വിപ്ളവം എന്ന്‌ വിശേഷിപ്പിക്കപ്പെട്ട ഡെങ്ങി 
ന്‍െറ സാമ്പത്തിക വിപ്‌ ളവത്തിനു വഴിയൊരു 
ക്കിയത്‌ ഈ തകര്‍ച്ചയാണ്‌. തകര്‍ന്ന 
സാംസ്കാരിക വിപ്ളവമാണ്‌ ലോകത്തെ, 
യാകെ വിസ്മയപ്പെടുത്തിയ ചീനയുടെ സമൂല 
സാമ്പത്തിക നയവ്ൃതിയാനത്തിന്‌ അടി 
സ്ഥാനം. 

കോടതി വിധിയെത്തുടര്‍ന്ന്‌ ബെയ്ജിങ്ങി 
ന്‍െറ വടക്കന്‍ പ്രാന്തത്തിലുള്ള ഒരു ജെയിലില്‍ 
അടയ്ക്കപ്പെട്ട ജിയാങ്‌ ചിങ്ങ്‌ രണ്ടുമൂന്നു 
തവണ ഇതിനുമുമ്പ്‌ ആത്മഹത്യയ്ക്കു 
ശ്രമിച്ചിരുന്നു. തൊണ്ടയില്‍ ബാധിച്ച അര്‍ 
ബ്ലുദരോഗത്തോടു മല്ലടിച്ചുകൊണ്ടിരിക്കുക 
യായിരുന്നു അവര്‍. എഴുപത്തിയേഴാം വയ 
സ്സില്‍ കഴിഞ്ഞ മേയ്‌ 14-൦ തീയതി 
തടവില്‍ക്കിടന്ന്‌ ആത്മഹത്യ ചെയ്ത ചിങ്ങി 































































നിന്നിറങ്ങുന്ന ജിഫാങ്ങ്‌ റിബാവോ എന്ന 


“പാര്‍ട്ടി ദിനപ്രതം പറഞ്ഞിരിക്കുന്നത്‌ ഹിററ്ല 


റുടെ മറെറാരു രൂപമായ ചിങ്ങ്‌ ''മനുഷ്യവേഷ 
മണിഞ്ഞ പിശാച്‌" ആയിരുന്നു എന്നാണ്‌. 
ചിങ്ങ്‌ കൊല ചെയ്യപ്പെട്ടതാണെന്നുവരെ ചീന 
യില്‍ വാര്‍ത്ത പരന്നിരുന്നു. 

മാവോയുടെ വഴിയിലേക്ക്‌ ചീന മടങ്ങി 
പ്പോകുമോ എന്ന സംശയത്തിന്‌ ചിങ്ങിന്‍െറ 
മരണത്തോടെ എന്നന്നേക്കുമായി തിരശ്ശീല 
വീണു എന്നുവേണം വിശ്വസിക്കാന്‍. ചിങ്ങി 
നോട്‌ സഹതപിക്കാന്‍പോലും ആരുമുണ്ടാ 
യിട്ടില്ല. എന്നുമാരതമല്ല മാവോയിസത്തിനു 
കടകവിരുദ്ധമായ സാമ്പത്തിക പരിഷ്കാര 
ങ്ങള്‍ക്കും പരസ്വാത്രന്ത്യത്തിനും വിസ്തൃ 
തിയും വേഗതയും പോരാ എന്നാണ്‌ 
ചീനയിലെ യുവതലമുറ കരുതുന്നതെന്നതിന്‌ 
തെളിവായിരുന്നുവല്ലോ 1989 ജൂണില്‍ ടിയാന്‍ 
അന്‍മിന്‍ സ്ക്വയറിനെ രക്തപങ്കിലമാക്കിയ 
വിദ്യാര്‍ത്ഥി വിപ്ളവം? 


( നാം പേജില്‍ നിന്നും തുടര്‍ച്ച) 
നേടാന്‍ 137 മണ ഡലങ്ങളില്‍ സ്ഥാനാര്‍ത്ഥി 
യെ അണിനിരത്തിയ ബി.ജെ.പിക്ക്‌ മഞ്ചേശ്വരം 
ഒഴികെ മറ്റൊരി ടത്തും നേരിയ വെല്ലുവിളി 
പോലും ഉയര്‍ത്താന്‍ കഴിയാത്തത്‌ നേരത്തേ 
ചൂണ്ടിക്കാട്ടിയ കാരണമായിരുന്നു. മഞ്ചേശ്വ 
രത്ത്‌ പാര്‍ട്ടി നേതാവ്‌ കെ.ജി.മാരാര്‍ രണ്ടാം 
സ്ഥാനത്തെത്തിയിരിക്കുന്നു. പാര്‍ട്ടി സം 
സ്ഥാന പ്രസിഡന്‍റ്‌ കെ. രാമന്‍പിള്ള 
തിരുവനന്തപുരം ഈസ്റ്റില്‍ മൂന്നാംസ്ഥാന 
ത്തേക്കു പിന്തള്ളപ്പെട്ടു. തിരുവനന്തപുരം 
ലോക്‌സഭാ സീറ്റില്‍ മത്സരിച്ച പാര്‍ട്ടി 
ജനറല്‍ സെകട്ടറി ഒ. രാജുഗോപാലിന്‌ ഒരു 
ലക്ഷം വോട്ടുപോലും പിടിക്കാന്‍ കഴിഞ്ഞില്ല. 

ബേപ്പൂരില്‍ മ്രന്തി ടി.കെ. ഹംസയെ 
പരാജയപ്പെടുത്താന്‍ യു.ഡി.എഫ്‌, ബി.ജെ. 
പിയുമായിചേര്‍ന്ന്‌ ആവിഷ്കരിച്ച ത്രന്തം 
ഫലവത്തായില്ല. യു.ഡി.എഫ്‌, ബി.ജെ.പി 
പിന്തുണയോടെ അവിടെ മത്സരിച്ച ഡോ, 
മാധവന്‍കുട്ടി 6270 വോട്ടിനു പരാജുയപ്പെട്ടു. 

നായനാര്‍ മ്രന്തിസഭയിലെ 16 മ്രന്തിമാര്‍ 
മത്സരിച്ചതില്‍ 13 പേര്‍ തിരഞ്ഞെടുക്കപ്പെട്ടു. 
മൂന്നു മ്രന്തിമാര്‍ പരാജുയപ്പെട്ടു. കെ. 
പങ്കുജാക്‌ ഷന്‍, കെ. ശങ്കരനാരായണപിളള, 
എന്‍.എം. ജോസഫ്‌ എന്നിവരാണ്‌ തോറ്റ 
മ്രന്തിമാര്‍. 


പിരിച്ചുവിടപ്പെട്ട നിയമസഭയിലെ 65 അംഗ : 


ങ്ങശ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്‌ . 
പുതിയസഭയില്‍ 23 പേര്‍ പുതുമുഖങ്ങളാണ്‌. 
ഇവരില്‍ മൂന്നുപേര്‍ വനിതകളും. 

ഈ തിരഞ്ഞെടുപ്പില്‍ വലിയ നേട്ടമുണ്ടാ 
യിരിക്കുന്നത്‌ മുസ്‌ലീംലീഗിനാണ്‌. 22 സീറ്റില്‍ 
ആ കക്ഷിമത്‌ സരിച്ചു. അതില്‍ 19 എണ്ണവും 
ജയിച്ചു. ലീഗിന്‌ സംസ്ഥാന നിയമസഭയില്‍ 
ഉണ്ടാകുന്ന ഏറ്റവും ഉയര്‍ന്ന സീറ്റു നിലയാ 
ണിത്‌ . 1957-ല്‍ 8, 1960-ല്‍ 11, 1965-ല്‍ 6, 1967- 
ല്‍ 14, 1970-ല്‍ 11, 1977-ല്‍ 13, 1980-ലും 1982- 


ലും 14, 1987-ല്‍ 15 ഇങ്ങനെയായിരുന്നു | 


ലീഗിനു കിട്ടിയ സീറ്റ്‌. 


നെക്കുറിച്ചുള്ള പരമക്കുറിപ്പില്‍ ഷാംഗോയില്‍ 


നിരീക്ഷണങ്ങള്‍ 


മൃവലച്ചി്ര നിര്‍മ്മാതാവും സംവിധായകനുമാ 
യിരുന്ന അരവിന്ദന്‍െറ മൌനത്തെക്കുറിച്ച്‌ ഞാന്‍ 
ആലോചിച്ചു നോക്കിയത്‌ അദ്ദേഹത്തിന്‍െറ 
മരണത്തിനുശേഷമാണ്‌ . അദ്‌ ദേഹത്തെപ്പോലെ 
മനനം പാലിച്ച വേറൊരാളുമുണ്ടായിരുന്നു; 
കൈനിക്കര കുമാരപിളള. “'ബുദ്‌ധിശൂന്യന്‍ 


. മിണ്ടാതിരിക്കട്ടെ; അവന്‍ ജ്ഞാനിയായി കരുത 


പ്പെടും" എന്ന ചൊല്ല്‌ ഇവരെസ്സംബന്ധിച്ചു 
ശരിയല്ല. കൈനിക്കര്യും അരവിന്ദനും (പതിഭാ 
ശാലികളായിരുന്നു. ധൈഷണിക ജീവിതം നയി 
ക്കുന്നവരും ഭാവനയുടെ മണ്ഡലത്തില്‍ വിഹരി 
ക്കുന്നവരും സംഭാഷണത്തില്‍ അആര്ത ഇഷ്ടമുളള 
വരല്ല. തങ്ങളുടെ സര്‍ഗ്ഗാത്മകശക്തി സംഭാഷ 
ണങ്ങളിലൂടെ ചോര്‍ന്നു പോകുമെന്നും അത്‌ 
സംഭവിച്ചാല്‍ തങ്ങളുടെ കലാസൃഷ്ടികള്‍ക്കു 
ന്യൂനത്വം വരുമെന്നും അവര്‍ വിശ്വസിച്ചിരിക്കണം. 
ജര്‍മ്മന്‍ തത്ത്വചിന്തകന്‍ കാന്‍റ്‌ അധികം 
സംസാരിച്ചിരുന്നില്ലത്രേ. ആശയമെന്നതു സ്വര്‍ 
ണുക്കൂമ്പാരമാണ്‌ . ഓരോ വ്യക്തിയോടും സംസാ 
രിക്കുമ്പോള്‍ അതില്‍നിന്ന്‌ ഓരോ അംശമെടുത്ത്‌ 
അയാള്‍ക്ക്‌ നല്കുകയാണ്‌. തുടര്‍ച്ചയായി 
സംസാരിച്ചാല്‍ സ്വര്‍ണ്ണം മുഴുവനും മററുളളവര്‍ 
കൊണ്ടുപോകും. 

ഇതു സാമാസ്യ നിയമം. തീര്‍ച്ചയായും ഇതിനു 
വ്യത്യസ്തത ചുണ്ടിക്കാണിക്കാം. ഉജ്ജല 
്രതിഭശാലിയായ ചങ്ങമ്പുഴ സംഭാഷണ പ്രിയ 
നായിരുന്നു. എത ദിവസം തുടര്‍ച്ചയായി 
അദ്‌ ദേഹത്തെ കണ്ടാലും പുതുതായി എന്തെ 
കിലും പറയാനുണ്ടായിരിക്കും ആ കവിക്ക്‌. 

2. അതിഥികള്‍ക്കു ചായകൊണ്ടു കൊടുത്താല്‍ 
ഓരോ ആളും ഓരോ തരത്തിലാവും പതികരി 
ക്കുക. ചിലര്‍ ചായകൊണ്ടു വച്ചു എന്നതുകണ്ട 
തായി . നടിക്കില്ല. അത്‌ അവിടെ ഫാനിന്‍െറ 
താഴെയിരുന്ന്‌ ഐസ്‌ പോലെ തണുത്താലും 
തൊടില്ല. "എന്തേ ചായ കുടിക്കാത്തത്‌ '' എന്നു 
ഗൃഹനായകന്‍ ചോദിച്ചാലും അനക്കമില്ല. വളരെ 
നേരം കഴിഞ്ഞ്‌ അതെടുത്ത്‌ കുടിക്കുമ്പോള്‍ 
തണുപ്പുകൊണ്ട്‌. വമനേച്ഛയുണ്ടാകും അതി 
ഥിക്ക്‌. വേറെ ചിലര്‍, കൊണ്ടുവയ്ക്കുന്നതിനുമു 
മ്പുതന്നെ “അതു വാങ്ങിമോന്തും. നാക്കും 


തൊണ്ടയും അന്നനാളവും പൊളളി ഇളിഭ്യനായി ' 


ഇരിക്കും. മററുചിലൽ ഈ രണ്ടുതരത്തിലും 
ഉള്‍പ്പെടുകയില്ല. അവരെക്കുറിച്ചു പറയണമെ 


_എം. കൃഷ്ണന്‍നായര്‍ 


ങ്കില്‍ ഒരു സംഭവത്തെക്കുറിച്ച്‌ എഴുതേണ്ടിവരും. 
സാഹിത്യവാരഫലം വായിക്കുന്ന ഒരാള്‍ അമ്പല 
പ്ലുഴ പോയിട്ടുവന്നപ്പോള്‍ പാല്‍പ്പായസം കൊ 
ണ്ടുതന്നു എനിക്ക്‌ . അത്‌ എനിക്കും വീട്ടുകാര്‍ക്കു 
മായി കപ്പുകളിൽ ഒഴിച്ചപ്പോഴാണ്‌ ഒരപരിചിതന്‍ 
വീട്ടില്‍ എത്തിയത്‌ . അയാള്‍ക്കും പാല്‍പ്പായസം 
കൊണ്ടുവച്ചു വീട്ടിലുള്ള ആരോ. അയാള്‍ ഉടനെ 
അതെടുത്തു കുടിച്ചു. തല പിറകുവശത്തേക്കാക്കി 
യിട്ട്‌ അവസാനത്തെ തുളളിവരെയും ഉളളിലാക്കി. 
അതിനു തെളിവ്‌ തലയുടെ പിറകോട്ടുള്ള 
പോക്കുതന്നെ. പായസം കുടിച്ചിട്ട്‌ അയാള്‍ കപ്പ്‌ 
താഴെ വഫ. ഒരുനിമിഷം കഴിഞ്ഞ്‌ കപ്പെടുത്ത്‌ 
അതിന്‍െറ അടിയിലേക്ക്‌ നോക്കി ഒരുതുളളികൂടെ 
ഉണ്ടോ എന്നറിയാന്‍. ഇല്ലെന്നു കണ്ട്‌ നൈരാശ്യ 
ത്തോടെ അത്‌ താഴെ വച്ചു. പാല്‍പ്പായസം 
തീര്‍ന്നുപോയി. ഇല്ലെങ്കില്‍ കുറെക്കൂടി കൊടു 
ക്കാന്‍ ഞാന്‍ വീട്ടുകാരോട്‌ പറയുമായിരുന്നു. 
പുസ്തകം വായിക്കുന്നവരും ഇതുപോലെ 
യൊക്കെയാണ്‌ . ഏതു മാസ്‌ററര്‍ പീസ്‌ കിട്ടിയാലും 
ഷെല്‍ഫില്‍ കൊണ്ടുവയ്ക്കും ഒരുകൂട്ടര്‍. പത്തു 
വര്‍ഷം വരെ അതു പാരായണം ചെയ്യപ്പെടാതെ 
യിരിക്കും. വേറൊരു കൂട്ടര്‍ പുസ്തകം കിട്ടിയ 
പാടേ വായിച്ചുതീര്‍ക്കും. തിടുക്കം കൊണ്ട്‌ 
സമ്പൂര്‍ണ്ണമായ ആസ്വാദനം സാദ്ധ്യമല്ല അവര്‍ക്ക്‌. 
മറെറാരു കൂട്ടര്‍ വായിക്കും; തല പിറങ്കോട്ടു 
ചരിച്ഠവപ്തന്നെ വായിക്കും. പുസ്തകം, പാരാ 
യണത്തിനുശേഷം ഷെല്‍ഫില്‍ വച്ചാല്‍ വീണ്ടുമെ 
ടുത്തു പുറങ്ങള്‍ മറിച്ചുനോക്കും. പാല്‍പ്പായ 
സത്തിന്‍െറ തുളളിയുണ്ടോ എന്നറിയാന്‍ കപ്പെ 
ടുത്ത്‌ പരിശോധിക്കുന്നവന്‍ വൃത്തികെട്ടവനാണ്‌. 
പുസ്തകം ആവോളം ആസ്വദിച്ചിട്ട്‌ വീണ്ടും 
പുറങ്ങള്‍ മറിക്കുന്നവന്‍ സഹൃദയനാണ്‌ . 


3. ജീവിച്ചിരുന്നവരോ ജീവിക്കുന്നവരോ ആയ 
മഹാവ്ൃക്തികളെക്കാള്‍ നമ്മള്‍ സ്നേഹിക്കു 
ന്നതും ബഹുമാനിക്കുന്നതും കലാസൃഷ്ടികളിലെ 
വ്യക്തികളെയാണ്‌. ധര്‍മ്മഹ്ൃതരെ ബഹുമാനി 
ക്കുന്നതുപോലെ നമ്മള്‍ മഹാത്മാഗാന്ധിയെ 
ബഹുമാനിക്കുന്നില്ല. (സി. രാജഗോപാലാചാരി 
യുടെ ആശയം) യൂഗോയുടെ പാവങ്ങള്‍ ' എന്ന 
നോവലിലെ മ്രെതാനെക്കുറിച്ച്‌ വിചാരിക്കുമ്പോ 
ഴെല്ലാം എന്‍െറ ശിരസ്‌ കുനിഞ്ഞുപോകുന്നു. 
ഇന്നത്തെ ഏതു മ്മെതാനെ കണ്ടാലും എനിക്ക്‌ 
ആ ചേഷ്ട ഉണ്ടാവുകയില്ല. സതൃത്തിനുമപ്പുറ 
ത്തുളള സത്യം കല ആവിഷ്‌കരിക്കുന്നതുകൊ 


സാഹീത്യവ്ാരരഹ്ലും 


ആശയമെന്നതു സ്വര്‍ണ്ണ; 


ക്കൂമ്പാരമാണ്‌ . ഓരോ വ്യ 
ക്തിയോടും സംസാരി” 
ക്കുമ്പോള്‍ അതില്‍നിന്ന്‌ 
ഓരോ അംശമെടുത്ത്‌ അ 
യാള്‍ക്ക്‌ നല്‍കുകയാണ്‌. 
തുടര്‍ച്ചയായി സംസാരി 
ച്ചാല്‍ സ്വര്‍ണ്ണം മുഴുവനും 
മറ്റുള്ളവര്‍ കൊണ്ടുപോകും: 








ക പാകഈമു; 





Se ma 











Ese 











പാരപ്പംയസത്തിന്‍െറ 
.തുളളിയുണ്ടോ എന്നറി 
യുന്‍ കപ്പെടുത്തു പരി 








-ശശാധിക്കുന്നവന്‍ വൃത്തി 
കെട്ടവനാണ്‌ . പുസ്തകം 
ആവോളം ആസ്ദിച്ചിട്ട്‌ 
വീണ്ടും പുറങ്ങള്‍ മറിക്കു 
ന൯നവന്‍ സഹൃദയനാണ്‌. 





ണ്ടാണ്‌ ഇതു സംഭവിക്കുന്നത്‌. 
അ മാന്യമായ ജേണലിസം 


(ഹഫദ്‌ ലൈന്‍ മാസികയില്‍ ശ്രീ. രാജീവ്‌ 
ഗാന്ധി അര്‍ദ്ധനഗ്നനായി മരിച്ചുകിടക്കുന്ന 
തിന്‍െറ ചിതം വര്‍ണ്ണോജ്‌ ജ്വലമായി അച്ചടിച്ചത്‌ 
മാന്യമായ ജേണലിസമല്ല, അമാന്യമായ ജേണ 
ലിസത്തിന്‍െറ ഫലമാണ്‌ അറ്‌. ഈ ചിതം 
തന്നെയല്ലേ പല പ്രതങ്ങളിലും വന്നത്‌ എന്ന 
പോദ്യമുണ്ടാകാം. അതു സത്യമാണെങ്കിലും ഒരു 
പടത്തിലും മാന്യനായ രാജീവിന്‍െറ നഗ്നത 
കാണിച്ചിരുന്നില്ല. ,ഫന്‍റ്‌ലൈനിലെ പടം അങ്ങ 
നെയല്ല. സകല സാന്മാര്‍ഗ്ഗിക ചിന്തകളെയും 
നിരാകരിച്ചുകൊണ്ട്‌ അദ്ദേഹത്തിന്‍െറ നഗ്നത 
കാണുമാറ്‌ ചിരം അച്ചടിച്ചിരിക്കുന്നു മാസിക 
യുടെ അധികാരികള്‍. 
സഹജാവബോധം കൊണ്ടാണ്‌ കൊച്ചുകുട്ടി 
പോലും ഇന്നത്‌ സാന്മാര്‍ഗ്ഗികം. ഉന്നത്‌ 
അസാന മാര്‍ഗ്ഗികം എന്നു നിര്‍ണ്ണിയിക്കുന്നത്‌ 
ആ നിര്‍ണ്ണയത്തിലെത്തിയയാള്‍ ആശയമേ: 
ചിരതമോ സംഭവമോ സാന മാര്‍ഗ്ഗികമാണെങ്കില്‍ 
അത്‌ ,പകാശിപ്പിക്കും. ഇപ്പോള്‍ ,പസിദ്ധപ്പെടു 
ത്തിയ ചിര്രം കൈയിലെടുക്കുന്ന ആര്‍ക്കും 
അതിന്‍െറ (പകാശനം അസാന്‍ മാര്‍ഗ്ഗികമാണെ 
ന്നു തോന്നാതിരിക്കില്ല. ഈ തോന്നലിന്‌ 
ആസ്പദം മുമ്പ്‌ പറഞ്ഞ സഹജാവബോധമാണ്‌ 
അല്ലെങ്കില്‍ മനസ്സാക്‌ഷിയാണ്‌. ആ മനസ്സാക്ഷി 
നമ്മുടെ പരത്ൃപവര്‍ത്തനത്തില്‍നിന്ന്‌ തിരോ 
ധാനം ചെയ്തിട്ടു കാലമേറെയായി എന്നറിയാ 
തെയല്ല ഞാനിത്‌ എഴുതുന്നത്‌. ഒന്നിനും 
മര്യാദയില്ലാത്ത കാലം. എങ്കിലും ഇരതത്തോള 
മാകാമോ? 
മാസിക തുറന്നാലുടെ ്രതിഷേധാര്‍ഹമായ 
ഈ ചിതം വലിപ്പത്തില്‍ അച്ചടിച്ചിരിക്കുന്നതു 
കാണാം. അതുകൊണ്ടും തൃപ്തിയടയാതെ 
വേറൊരിടത്ത്‌ അതുതന്നെ ചെറുതായും അച്ചടി 
ച്ചിരിക്കുന്നു. എന്തേ അവിടെ നിറുത്തിക്കളുഞ്ഞത്‌ ? 
അതിന്‍െറയും സുക്ഷ്മാകാരചിതമാകാമായി 
രുന്നല്ലോ. ആ സുക്ഷ്മാകാരത്തിന്‍െറയും 
സുക്ഷ്മാകാരമാകാമായിരുന്നു. അങ്ങനെ “ഇന്‍ 
ഫിനിററി'വരെ ചെല്ലാം. ഒരുപൊട്ടുപോലെ 
പീതം അവസാനത്തെ പുറത്തില്‍ അച്ചടിച്ചാല്‍ 
താല്പര്യമുളളവദ മൈക്രോ സ്്‌കോപ്പിന്‍െറ 
താഴെ അതുവച്ചുനോക്കി രസിച്ചകൊളളും. 
മനുഷ്യര്‍ക്ക്‌ ഈ ലോകത്ത്‌ അല്ലലില്ലാതെ 
ജീവിക്കണമെങ്കില്‍, ശാന്തി കൈവരണമെങ്കില്‍ 
അന്യനെ കൊല്ലാന്‍ പാടില്ല. അതിന്വല്‍ വധം 
പാപമെന്ന അഭിഗ്രായമുണ്ടായി. അപരാധമൊ 
ന്നും ചെയ്യാത്ത ആളിനെ കൊല്ലുന്നതു മഹാ 
പാപം. രാജീവ്‌ ഗാന്ധിയെ വധിച്ചതുപോലെ 
യുള്ള പവര്‍ത്തനത്തെ വ്യക്തമാക്കിത്തരാന്‍ 
വേറെ വാക്കില്ല. അതിനെ മഹാപാപമെന്നു 
പറഞ്ഞാല്‍പ്പോരാ. സ്‌ഫോടനംകൊണ്ട്‌ കൈക 
ളററ്‌, മുഖം തെറിച്ചുപോയ ഒരു മഹാവ്യക്തി 
യുടെ വസ്ര്തങ്ങൾ കരിഞ്ഞുപോകുന്നതുസ്വാഭാ 
വികം. അപ്പോള്‍ അനാച്ഛാദിതമായി ബ്ഭവി 
ക്കുന്ന ശരീരത്തിന്‍െറ ഗോപനീയങ്ങളായ ഭാഗ 
ങ്ങള്‍ വര്‍ണ്ണം കലര്‍ത്തി അച്ചടിക്കുന്നത്‌ ആ 
മഹാപാപാത്തക്കാള്‍ തീക്ഷ്ണത കൂടിയ മഹാ 
പാപമാണ്‌ . വായനക്കാര്‍ ഒന്നാലോചിച്ചു നോ 
ക്കുക. പുരുഷന്‍െറയോ സ്ര്രീയുടെയോ നഗ്ന 


ചിര്രം ബഹുളുനത്തിനു കാണാന്‍ കഴിയുന്ന 
മട്ടില്‍ വയ്ക്കാന്‍ പാടില്ല എന്നു നിയമമുണ്ടാക്കി 
യിരിക്കുന്നത്‌ അതിന്‍െറ ദര്‍ശനം (ദഷ്‌ടാവിന്‌ 
അസ്വസ്ഥതയുണ്ടാക്കുമെന്നതുകൊണ്ടാണ്‌ . അ 
ങ്ങനെ പരന അസ്വസ്ഥതയോ പിരിമുറുക്കമോ 
ഉണ്ടാക്കാന്‍ മറെറാരു വ്യക്തിക്ക്‌ അധികാരമില്ല. 
ഫന്‍റ്ലൈന്‍ മാസികയിലെ ചിതം വായന 
ക്കാര്‍ക്ക്‌ അസ്വസ്ഥതയുളവാക്കുന്നു; ടെന്‍ഷന്‍ 
ഉളവാക്കുന്നു. 


~ of x ല്‍ 


മാതൃഭുമി ആഴ്ചപ്പതിപ്പിലെ ഒരു കാവ്യത്തില്‍ 
“തിമിംഗല മെന്നു കണ്ടതുകൊണ്ടല്ല എല്ലാ ആ 
ഴ്ചപ്പതിപ്പുകളിലും “തിമിംഗല മെന്ന്‌ അച്ചടിക്കു 
ന്നതുകൊണ്ടാണ്‌ ഇതെഴുതുന്നത്‌. ‘തിമിംഗല 
മെന്നല്ല വാക്ക്‌; “തിമിംഗില മെന്നാണ്‌. തിമിഃ 
ശബ്ദത്തിന്‌ പെരുന്തല മത്‌ സ്യമെന്ന്‌ അര്‍ത്ഥം. 
ഗില ശബ്ദത്തിനു വിഴുങ്ങുക എന്നും. പെരുന്തല 
മത്സ്യത്തെ മാതമല്ല എല്ലാ മത്സ്യങ്ങളെയും 
വിഴുങ്ങുന്നത്‌ തിമിംഗിലം. 


ഇച്ഛാശക്തി ജയിക്കുന്നു 


കാറും കോളം. അന്തരീക്ഷമാകെ ഇരുണ്ടിരി 
ക്കുന്നു. ആ സായാഹ്നത്തില്‍ എനിക്ക്‌ 
അരൂക്കുറ്റിയില്‍നിന്ന്‌ അക്കരെ, അരൂരില്‍ പോ 
കണം. കടത്തുവഞ്ചിക്കാരനോടു ഞാന്‍ പറഞ്ഞു:- 
“എനിക്ക്‌ പേടിയാകുന്നു വള്ളത്തില്‍ കയറാന്‍ 
നടുക്കായലിലെത്തുമ്പോള്‍ കാററും മഴയുമുണ്ടാ 
യാലോ?' അയാള്‍ മറുപടി നല്കി: “പേടി 
ക്കാതെ കയറിക്കൊളളു. നമ്മള്‍ അക്കരെച്ചെന്ന്‌ 
രണ്ടുനിമിഷം കഴിയുമ്പോഴേ മഴ പെയ്യു''. ഞാന്‍ 
വളളത്തില്‍ കയറി. അരൂരു ചെന്നിറങ്ങി രണ്ടു 
നിമിഷം കഴിഞ്ഞപ്പോള്‍ കൊടുങ്കാറേറാടുകൂടിയ 
മഴയുണ്ടായി. ആ മഴ എപ്പോള്‍ അവസാനിക്കു 
മെന്നും വഞ്ചിക്കാരനു പറയാന്‍ കഴിയും. 
ചിലര്‍ക്ക്‌ ഇതിനൊക്കെ വലിയ വൈദഗ്ദ്ധ്യ 
മാണ്‌. കാസാനോവായുടെ ‘സ്മരണകള്‍ വാ 
യിച്ചിട്ടില്ലേ. താന്‍ അഭിലഷിക്കുന്ന സ്ര്തീ ഏതു 
നിമിഷത്തില്‍ വീഴുമെന്ന്‌ കാസാനോവയ്ക്ക്‌ 
അറിയാമായിരുന്നു. ആ നിമിഷം മുന്‍കൂട്ടിക്കണ്ട്‌ 
അയാള്‍ അതു [പയോളനപ്പെടുത്തും. 
ഷൊറണുര്‌ ഒരു വലിയ വൈദ്യനുണ്ടായിരുന്നു. 
അദ്ദേഹം മാസത്തിലൊരിക്കല്‍ തൃശ്ശൂരെത്തും 
രോഗികള്‍ക്കുവേണ്ടി. ഈ ഭിഷഗ്വരന്‍ ഒരുദിവസം 
രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ 
റോഡിലൂടെ രണ്ടു യുവാക്കന്മാര്‍ ഛുമച്ചുകൊണ്ടു 
പോകുന്നതു കണ്ടു. ഒരാള്‍ വലിയ ശബ്ദത്തില്‍ 
ചമയ്ക്കുന്നു, മറെറയാള്‍ തീരെ ചെറിയ 
ശബ്ദത്തിലും. അദ്ദേഹം അടുത്തുനിന്നയാളി 
നോട്‌ ആവശ്യപ്പെട്ടു; -' “ആ ചുമയ്ക്കുന്ന ആ 
ളിനെ ഇങ്ങുകൂട്ടിക്കൊണ്ടുവരു” . അയാള്‍ ഉറക്കെ 
ച്ചുമച്ച ആളിനെ വിളിച്ചുകൊണ്ടുവന്നു. വൈദ്യന്‍ 
പറഞ്ഞു.--- “ഇയാളെയല്ല, മറേറയാളെ '. അയാള്‍ 
വന്നപ്പോള്‍ അദ്‌ ദേഹം ചുമയ്ക്ക്‌ മരുന്നുകഴിക്ക 
ണമെന്നു ഉപദേശിച്ചു. “ആകട്ടെ “യെന്നു പറഞ്ഞ്‌ 
അവര്‍ പോയപ്പോള്‍ അദ്ദേഹം അവിടെ 
നിന്നവരോടുപറഞ്ഞു:--'” വേഗത്തില്‍ കൂടുന്ന 
ക്ഷയമാണ്‌ (galloping consumption) ഒരുമാസ 
ത്തിനകം മരിക്കും. അതുപോലെ അയാള്‍ 
മരിച്ചെന്ന്‌ അയാളെ അറിയാമായിരുന്ന ഒരാള്‍ 





നമുദി 45 
















എന്നോട്‌ പറഞ്ഞു. 

കരിച്ചല്‍ കേശവന്‍ എന്ന ;പശസ്തനായ 
ജ്യോത്സ്യന്‍ എന്‍െറ വീട്ടില്‍ വരുമായിരുന്നു. 
എന്‍െറ ഒരനുജത്തിയുടെ ജാതകമെഴുതണമെന്ന്‌ 
കാരണവരുടെ ഭാര്യ അദ്ദേഹത്തോട്‌ അഭ്യര്‍ 
ത്ഥിച്ചപ്പോള്‍ മറുപടി ഇങ്ങനെയായിരുന്നു. 
“അമ്മച്ചീ മിഥുനം 22-നു- കാലത്തു പത്തുമണി 
ക്കുശേഷം ഞാന്‍ വരാം. അന്നു ജാതകുമെഴുതാം”. 
മിഥുനം 22-നു- കാലത്ത്‌ പത്തുമണിക്കുമുമ്പ്‌ 
അവള്‍ മരിച്ചു. ഇതൊക്കെ സിദ്ധികളാണ്‌ 
ഒരളവില്‍ ഈ സിദ്ധിവിശേഷം കലാകാരന്മാര്‍ 
ക്കുമുണ്ട്‌. മുമ്പ്‌ പലപ്പോഴും പറഞ്ഞ ചെറുകഥക 
ളെക്കുറിച്ചേ എനിക്ക്‌ ഇപ്പോഴും പറയാനുളളു. 
തകഴിയുടെ ''വെളളപ്പൊക്കത്തില്‍” ', ബഷീറിന്‍െറ 
"പൂവമ്പഴം", ഉനുബിന്‍െറ “'വാടകവീടുകള്‍”' 
ഈ കഥകളിലെല്ലാം ഇവിടെപ്പറഞ്ഞ സിദ്ധിവി 
ശേഷം ഉണ്ട്‌. അതിനാലാണ്‌ അവ ആകര്‍ഷക 
ങ്ങളായിരിക്കുന്നത്‌ . പടിഞ്ഞാറന്‍ ദിക്കിലേക്ക്‌ 
പോകാം. ടോള്‍സ്റേറായിയുടെ “ഐവാന്‍ 
ഇലീച്ചിന്‍െറ മരണം” എന്ന അദ്ഭുതാവഹമായ 
കലാസുഷ്ടിയില്‍ ഈ സിദ്‌ധിവിശേഷം മൂര്‍ദ്ധ 
ന്യാവസ്ഥയില്‍ ദൃശ്യമാണ്‌ . എന്നാല്‍ ഇതിന്‍െറ 
ഒരംശംപോലും ഒരു സ്ഫുരണം പോലുമില്ല ശശീ. 
എം. സുധാകരന്‍െറ “അനുസന്ധാനം” എന്ന 
ചെറുകഥയില്‍ (മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌). മദ്യപന്‍ 
തന്‍െറ വീടുകാണിച്ചുകൊടുക്കണമെന്ന്‌ ഒരു 
വഴിപോക്കനോട്‌ അപേക്ഷിക്കുന്നു. അയാള്‍ 
വീട്ടില്‍ച്ചെന്നുകയറി ഭാര്യയോട്‌ ഒരുമിച്ചുകിടന്നു. 
നേരംവെളുത്തപ്പോഴാണ്‌ അയാള്‍ക്ക്‌ മനസ്സി 
ലായത്‌ അത്‌ സ്വന്തം ഭവനമല്ലെന്ന്‌, അവള്‍ 
ഭാര്യയല്ല, ഏതോ വേശ്യയാണെന്ന്‌. കഥ 
എഴുതാന്‍ വേണ്ടി എഴുതിയ ഒരു ചതഞ്ഞകഥ. 
‘willed performanceഎന്ന്‌ ഇംഗ്ളീഷില്‍ 
പറയാം. സര്‍ഗ്ലാത്മകത്വത്തിന്‍െറ നിമിഷം 
മാന്തികത്വമുളള നിമിഷമാണ്‌. അപ്പോള്‍ എഴുതു 
ന്നുതേ കഥയാവുൂ, കലയാവു. 

ചോദ്യം, ഉത്തരം 


Ld 

ഇം ഗ്ളീഷില്‍ കസിന്‍ എന്നു പറയാറു 
ണ്ടല്ലോ. ആരാണ്‌ ഈ കസിന്‍” 

“കസിന്‍ എന്നല്ല ഉച്ചാരണം. അതുപോകട്ടെ. 
ആ വാക്കിന്‌ ഇളയച്ച്‌ ഛന്‍െറ മകന്‍, ഇളയ 
പ്ഛന്‍റ മകള്‍, മാതുലപുരതന്‍. മാതുലപൃതി 
എന്നൊക്കെ ്രഫെസര്‍ എസ്‌. ഗുപ്തന്‍നായരുടെ 
നിഹ്ൃങ്ടുവില്‍ അര്‍ത്ഥം കൊടുത്തിട്ടുണ്ട്‌. അ 
ദ്ദേഹത്തിനു തെറ്റുപറ്റി. കസ്ന്‍ അവരാരുമല്ല 
സന്ദര്‍ശകര്‍ക്കുളള സമയം തെറ്റിച്ച്‌ പെണ്‍പി 
ളേളരുടെ ഹോസ്റ്റലുകളില്‍ ഏതു സയേത്തും 
ചെല്ലുന്ന സുന്ദരനായ യുവാവാണ്‌ കസ്‌ന്‍. 
ചെന്നാല്‍ “എനറെ കസിനെ കാണണ മെന്ന്‌ 
അയാള്‍ മേറ്റ്റണിനോടു പറയും. എന്‍റ 
കസിന്‍ വിന്നരിക്കുന്നു” എന്ന്‌ പെണ്‍കുട്ടി 
കൂട്ടുകാരികളോടു പറയും. രണ്ടുപേരും തമ്മില്‍ 
രക്തബന്ധം കാണുകയുമില്ല. . 

"ഭര്‍ത്താവും കാമുകനും എന്തേ വ്യത്യാസം? 

"വീട്ടില്‍ നിന്നു റോഡിലേക്കു പോലും 
പോകാന്‍ ഭാര്യ സമ്മതം നല്‍കാത്ത പുരുഷന്‍ 
ഭര്‍ത്താവ്‌. ഇതു സ്നേഹം കൊണ്ടല്ല. അയാള്‍ 
അത്രയും കുറച്ചല്ലേ മറ്റു സ്ത്രീകളെ ബല 
എന്നുളള ആശ്വാസത്താലാണ്‌ - വീട്ടിലെത്തിയാല്‍ 
കഴിയുന്നതും വേഗം ഇയാള്‍ പോയെങ്കില്‍ എന്നു 





കാമുകി വിചാരിക്കുന്നയാള്‍ കാമുകന്‍. ഇതു 
സ്നേഹക്കുറവുകൊണ്ടല്ല. ചേട്ടനോ അച്ഛനോ 
അമ്മാവനോ വീട്ടിലെത്തുന്നതിനു മുന്‍പ്‌ അയാള്‍ 
പോകുന്നതു നല്ലതാണല്ലോ എന്ന വിചാരം 
കൊണ്ടാണ്‌ 

"കത്തോലിക്കാമതം ഗര്‍ഭനിരോധത്തിന്‌ എതി 
രായത്‌ എന്തുകൊണ്ട്‌ ?”” 

“അതിന്‌ H.L. Mencken എന്ന (പശസ്തനായ 
അമേരിക്കന്‍ നിരൂപകന്‍ സമാധാനം നല്‍കിയി 
ട്ടുണ്ട്‌. കത്തോലിക്കാ സ്ത്രീകള്‍ ഗണിതശാ 
സ്ൃതത്തെ അവലംബിച്ച്‌ ഗര്‍ഭധാരണം ഒഴിവാ 
ക്കുന്നതു ശരിയെന്ന്‌ ആ മതത്തിന്‌ അഭി(പായ 
മുണ്ട്‌. അവള്‍ ഉടകമിസ്ട്രിയെ അവലംബിക്കരു 
തെന്നേ അത്‌ (മതം) അനുശാസിക്കുന്നുളളൂ. ' 

"ഭര്‍ത്താവാണോ ഭാര്യയാണോ ആദ്യം മരി 
ക്കേണ്ടത്‌.” 

*“ഭര്‍ത്താവിനെക്കാള്‍ മുന്‍പേ മരിക്കുന്ന ഭാര്യ 
ഭാഗ്യവതി. തനിക്കു മുന്‍പേ ഭാര്യ മരിച്ചാല്‍ ആ 
പുരുഷന്‍ ഹതഭാഗ്യന്‍.” 

"“സുന്ദരികളോടുളള ബഹുമാനം ഇല്ലാതാ 
വുന്നത്‌ എപ്പോള്‍?” 

"അവരുടെ ഭര്‍ത്താക്കന്‍മാരെ കാണുമ്പോള്‍. 
വിശേഷിച്ചും സ്‌കൂട്ടറില്‍ രണ്ടുപേരും സഞ്ചരി 
ക്കുമ്പോള്‍. അവള്‍ സുന്ദരി. അയാള്‍ ഒന്നുകില്‍ 
കഷണ്ടിക്കാരന്‍, അല്ലെങ്കില്‍ കിഴവന്‍. അതുമല്ലെ 
ങ്കില്‍ 'ഗറില'യ്ക്കു സദൃശന്‍. ഏറെ സുന്ദരിമാ 
രെക്കുറിച്ച്‌ എനിക്കുണ്ടായിരുന്ന ബഹുമാനം 
ഇങ്ങനെ ഇല്ലാതായിട്ടുണ്ട്‌ .”” 

"സെക്‌സ്‌ ബുക്ക്‌ വായിക്കുന്നതില്‍ തെറ്റു 
ണ്ടോ?” 

"ഏയ്‌. ഒരു തെറ്റുമില്ല. പക്ഷേ തികഞ്ഞ 
വൈരസ്യമുണ്ടാക്കുന്നതുകൊണ്ട്‌ ഞാനവ വായി 
ക്കാറില്ല. പിന്നെ ഒരു കാര്യം. അതിലെ 
നിര്‍ദ്ദേശങ്ങള്‍ ശരിയാണെന്നു വിചാരിച്ച്‌ 
സ്ത്രീകളെ സമീപിക്കരുത്‌. ആരോഗ്യത്തിനു 


, കേടുവരും. പാചകവിദ്യ പഠിപ്പിക്കുന്ന പുസ്ത 


കങ്ങള്‍ വായിച്ച്‌ കറികളും മറ്റും സ്ത്രീകള്‍ 
ഉണ്ടാക്കുമല്ലോ. അതില്‍ ഏതെങ്കിലുമൊന്നു 
നാക്കില്‍ വയ്ക്കാന്‍ കൊളളുമോ? ഏട്ടിലപ്പടി 
എന്നുമാത്രം.” 

“ചില പുരുഷന്‍മാര്‍ സ്രതീകളോടു ബഹുമാനം 
കാണിക്കും. മറ്റുചിലര്‍ ബഹുമാനം കാണിക്കി 
ല്ലെന്ന്‌ മാത്രമല്ല സ്വന്തം കാമം പകുടിപ്പിക്കുകയും 
ചെയ്യും. എന്തുകൊണ്ട്‌ ?” 

"എല്ലാ ബഹുമാനവും കളളത്തരമാണ്‌ . സ്രതീ 
യെസംബന്ധിച്ച്‌ ഒറ്റ നോട്ടമേയുളളു പുരുഷന്‌. 
പിന്നെ ചില കടുവകള്‍ ഉരകണ്ടാല്‍ ഉടനെ 
അതിന്‍െറ പുറത്തു ചാടിവീഴും. മറ്റു ചില 
കടുവകള്‍ സമയമാകട്ടെ എന്നു കരുതി കുറെ 
കാത്തിരിക്കും. സന്ദര്‍ഭം കിട്ടിയാല്‍ അതും ചാടി 
വീഴും ഇരയുടെ പുറത്ത്‌. ആ കാത്തിരിപ്പിനെ 
ബഹുമാനമെന്നു വിളിക്കുന്നതെങ്ങനെ?' 


* of x Rd 


ആനക്കാര്യത്തില്‍ ചേനക്കാര്യം. പ്രതങ്ങളി 
ലെല്ലാം ഘാതകി എന്നാണു കാണുന്നത്‌ . ഇവിടെ 
*പയോഗ ദീപിക യിലുളള ഒരു ഭാഗം എടുത്തെ 
ഴുതേണ്ടതാണെന്ന്‌ തോന്നുന്നു. *““പതിഫ്വാത 
കിയും കുലഫ്പാതകിയുമാണ്‌ ഭവതി ', എന്നിടത്തു 
“പതിഫ്വാതികയും കുലഫ്വാതികയും എന്നു 











സ്വഗ്ലാത്മകത്വത്തിന്‍െറ 
നിമിഷം മാന്തികത്വമുള്ള 
നിമിഷമാണ്‌ . അപ്പോള്‍ 
എഴുതുന്നതേ കഥയാവു, 
കലയാവു. 

































SS PE 
കാരൂര്‍ നീലകണ്ഠപ്പിള്ള 




















യൂക്കിയോ മിഷിമ 





കപി മരക്കൊമ്പില്‍ പച്ചി 
ലച്ചാര്‍ത്തില്‍ മറഞ്ഞിരുന്നു 
പാടുന്ന പക്ഷിയാണ്‌. 
തീവണ്ടിയില്‍ കയറി ഒറ്റ 
ക്കമ്പിയുടെ സംഗീതോപ 
കരണം മീട്ടി ശബ്ദം 
പുറപ്പെടുവിക്കുകയും യാ 
.ശതക്കാരെ ശല്യപ്പെടുത്തു 
കയും ചെയ്യുന്ന ആളല്ല. 








വേണ്ടതാണ്‌.” (പുറം 67) “ശബ്ദസാഭഗം 
എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്‍െറ 296-ാം പുറം 


നോക്കുക. “ഹന്‌ ₹ അക = ഘാതകന്‍, 
ഘാതിക”' എന്നുകാണാം. 


ചൂറ്റുകമ്പി പൊട്ടിപ്പോയി 


ററണാകുളം മഹാരാളാസ്‌ കോളേജില്‍ 
(കോളിജ്‌ എന്നുശരിയായി എഴുതുന്നില്ല) എനിക്കു 
ജോലിയുണ്ടായിരുന്ന കാലം. എന്‍െറ ആപ്തമി 
ശ്രമായിരുന്നു (പഫെസര്‍ സി.കെ. മോഹന്‍ദാസ്‌. 
അദ്ദേഹം റിസ്റ്റ്വാച്ച്‌ കെട്ടുകില്ലായിരുന്നു. 
ചിലര്‍, എന്‍. ഗോപാലപിളളസ്സാറിനെപ്പോലെ 
'ജൂബയുടെ കീശയില്‍ വാച്ച്‌ ഇട്ടുകൊണ്ടു നടക്കും. 
ആവശ്യമുള്ളപ്പോള്‍ അതെടുത്തു നോക്കും. 
പിന്നെയും കീശയുടെ ഗഹ്വരത്തിലേക്ക്‌ അതു 
വീഴും. മോഹന്‍ദാസിന്‍െറ പോക്കറ്റിലും വാച്ച്‌ 
ഇല്ല. നേരേ മറിച്ചാണ്‌ എന്‍െറ രീതി. ഞാന്‍ 
രാര്തി ഉറങ്ങുമ്പോഴും വാച്ച്‌ കൈയില്‍ കെട്ടി 
ക്കൊണ്ടാണ്‌ കിടപ്പ്‌. ഒരു ദിവസം കാലത്ത്‌ 
നോക്കിയപ്പോള്‍ കൊച്ചു ഘടികാരത്തിന്‍െറ 
സൂചികള്‍ നിശ്ചലം. വൈൻഡ്‌ ചെയ്യുന്ന ആ 
മൊട്ട്‌ തിരിച്ചു നോക്കി. ചുമ്മാ കിടന്നു 
തിരിയുന്നതല്ലാതെ മുറുകുന്നില്ല. എച്ച്‌ .എം.്റി. 
വാച്ചാണ്‌ എന്‍റത്‌ . വാച്ചില്ലാതെ നടന്നപ്പോള്‍ 
ഒരു ബന്ധു വെറുതെ തന്നതാണ്‌. അതിന്‍െറ 
ഡയല്‍ മനോഹരം, സുചികള്‍ സുന്ദരം, 
കെയ്‌സ്‌ അതിസുന്ദരം. കൂടക്കൂടെ പെട്രോളില്‍ 
കഴുകുന്നതുകൊണ്ട്‌ ചെയിനില്‍ മാലിന്യമില്ല. 
എങ്കിലും വാച്ച്‌ മമരിച്ചിരിക്കുന്നു. ഘടികാര 
ഭിഷഗ്വരനെ കാണിച്ചപ്പോള്‍ അയാള്‍ പറഞ്ഞു: 
മെയ്‌ൻ സ്രപിങ്‌ പൊട്ടിപ്പോയി. മാറ്റിയിടണം. 

മെയ്‌ൻ സ്രപിടദ്‌ പെട്ടിപ്പോയ കഥാഘടികാ 
രമാണ്‌ ശ്രീ അയ്പ്‌ പാറമേല്ലിന്‍െറ “ പകാശവര്‍ 
ഷങ്ങള്‍ക്ക്‌ അപ്പുറത്തു നിന്ന്‌” എന്നത്‌. 
തിളങ്ങുന്ന രൂപശില്പകെയ്സ്‌. ജ്വലിക്കുന്ന 
ഡയലെന്ന ആഖ്യാനം. വാച്ച്‌ ചെയ്ന്‍ പോലെ 
ദീര്‍ഫ്വതയാര്‍ന്ന ശില്പം. പക്ഷേ ചൈതന്യം 
മാശ്രമില്ല. ,പധാനപ്പെട്ട ചുറ്റുകമ്പി മുറിഞ്ഞു 
പോയാല്‍ ഒാട്ടം നിലയ്ക്കില്ലേ? കേടുപറ്റിയ 
വാച്ച്‌ റിപ്പയറര്‍ നന്നാക്കും. പക്ഷേ കഥാഘടി 
കാരത്തിനു കേടുപറ്റിയാല്‍ നിര്‍മ്മാതാവുതന്നെ 
റിപ്പയര്‍ നടത്തണം. കേടുണ്ടെന്നേ അതു 
നോക്കുന്ന എന്നെപ്പോലുളളവര്‍ക്കു പറയാന്‍ 
പറ്റൂ. 

ഒരു സ്്രീ വഞ്ചിച്ചതിനു അനേകം സ്രതീക 
ളോടു പതികാരം ചെയ്യുന്ന ഒരുത്തനാണ്‌ 
കലാകൌമുദിയില്‍ അയ്പ്‌ പാറമേല്‍ എഴുതിയ 
കഥയിലുള്ളത്‌ . ഒടുവില്‍ അയാള്‍ വിവാഹം 
കഴിക്കുന്നു ഒരു മിടുക്കിയെ. പക്ഷേ അയാള്‍ 
അവസാനമായി പറ്റിച്ച രാധയെന്ന യുവതി 
്രതികാരനീതി (നെമിസിസ്‌) നടത്തുന്നു. അയാ 
ളുടെ ഭാര്യ---പെണ്‍വക്കീല്‍--കോടതിയില്‍ വാ 
ദിച്ചു കൊണ്ടിരിക്കെ മറിഞ്ഞുവീണു മരിക്കുന്നു. 
അതിനുശേഷം ഒരു മീഡിയത്തിലൂടെ അയാള്‍ 
ഭാര്യയെ കാണുന്നു. അയാളും ചാകുന്നു. രാധയെ 
പറ്റിച്ചതിന്‍െറ നെമിസിസ്‌. 

യാഥാതഥ്യവും മതിവിശ്രമവും 'മനോരഥ'വു 
മൊക്കെച്ചേര്‍ത്തുവച്ച ഈ രചന നിശ്ചലമാണ്‌. 
കേന്ദ്രസ്ഥിതമായ പമേയം പെട്ടിപ്പോയതു 
കൊണ്ട്‌ സംഭവിച്ചതാണ്‌ ആ ചലനരാഹിത്യം. 





ചുറ്റുകമ്പി പൊട്ടിയ വാച്ച്‌ വിശ്വാസ്യത എന്ന 
ഗുണം ആവഹിക്കുന്നില്ല. ്പമേയത്തിന്‍െറ 
മെയ്‌ന്‍സ്രപിങ്‌ തകര്‍ന്ന ഈ കഥാഹ്വടികാര 
ത്തിനും വിശ്വാസൃതയില്ല. 


* x x 


വായിച്ചില്ലെങ്കില്‍ മഹാനഷ്ടം എന്നു കരു 
താവുന്ന ചില നോവലുകള്‍: 1 ക്നൂട്ട്‌ 
ഹാംസുണിന്‍െറ Mysteries 2) റോബര്‍ട്ട്‌ 
മ്യൂസിലിന്‍െറ The Man without Qualities 
3) പസ്തര്‍നക്കിന്‍െറ Doctor Zhivaറ്ൃം 4) റ്റോമസ്‌ 
മന്നിന്‍െറ The Magic Mountain 5) ആലോസാ 
ന്ദ്രോ മാന്‍ഡ്‌ സ്സോണിയുടെ The Betrothed 
൭ ചേസ്സാറേ പാവെസേയുടെ The Moon and the 
Bonfires 7) ദസ്തെയെവ്‌സ്കിയുടെ Crime and 
Punishment 8) ഓഗൂസ്‌ തോ റോആ ബാസ്തോ 
സിന്‍െറ | The Supreme 9) മീഗല്‍ ആങ്‌ ഹെല്‍ 
ആസ്തുൂറ്യാസിന്‍െറ The President 10) ഹെര്‍മാന്‍ 
ബ്രോഹിന്‍െറ The Sleepwaikers. 

ലോകസാഹിത്യത്തിലെ ഉത്‌ കൃഷ്ടങ്ങളായ 
ചെറുകഥകള്‍ (1) ഗീമറാങ്ഷ്‌ റോസയുടെ The 
Third Bank of The River (2) ചേസ്സാറെ 
പാവെസേയുടെ ടി 3) ഷ്‌നിറ്റ്‌സ്ളറുടെ 
Flowers 4) ഹൈന്‍റിഹ്‌ ബോയ്ലിന്‍െറ The 
Langher 5) യൂക്കിയോ. മിഷിമയുടെ Swaddling 
Clothes 6) ഷൊലെ, ഹോഫിന്‍െറ The Fate of 
Man7) കാരൂര്‍ നീലകണ്ഠപ്പിളളയുടെ മരപ്പാവകള്‍ 
8) ഗാര്‍ഷിന്‍െറ The Red Flower. 9) 
ചെക്കോവിന്‍െറ The Darling 10) മോപസാ 
ങ്ങിന്‍െറ Ball of Fat. 


മദ്യംതന്നെ കിട്ടിയെങ്കില്‍ 


ജി.ബാന്‍െറ ഒരുകഥ, ഒരു മദ്യശാലയില്‍ 
ചെന്ന്‌ ഒരുത്തന്‍ ആവോളം കുടിച്ചു. മദ്യത്തിന്‍െറ 
വില കൊടുക്കുന്ന സന്ദര്‍ഭത്തില്‍ ഷോപ്പുടമ 
സ്ഥന്‍ ചോദിച്ചു: നാളെയും വരുമോ? അയാള്‍ 
മറുപടി പറഞ്ഞു: “വരാം. പ്കഷേ എന്‍െറ 
വ്യാപാരം അഭിവൃദ്‌ ധിപ്പെടുന്നതിനുവേണ്ടി നി 
ങ്ങള്‍ (്രാര്‍ത്ഥിക്കണം ഈശ്വരനോട്‌ .'” അതു 
കേട്ട്‌ ഉടമസ്ഥന്‍ അറിയിച്ചു. “എപ്പോഴും 
പ്രാര്‍ത്ഥിക്കാം. എങ്കിലും ഞാനൊന്നു ചോദി 
ക്കട്ടെ. എന്താണ്‌ വ്യാപാരം?” "അതു പറയു 
ന്നതു ശരിയല്ല. എങ്കിലും പറയാതിരക്കുന്നതെ 
ങ്ങനെ? ശവം ദഹിപ്പിക്കാനുളള വിറകു വില്പന 
യാണ്‌ എന്‍െറ ജോലി. അതു അഭിവൃദ്ധിപ്പെ 
ട്ടാലേ എനിക്കു വേണ്ടുവോളം കുടിക്കാന്‍ പണം 
കിട്ടൂ. നിങ്ങളുടെ വ്യാപാരം തളരാതെ വളരണമെ 
ങ്കിലും എന്‍െറ ഈ പപവര്‍ത്തനം പുരോഗമിക്ക 
ണം. അതുകൊണ്ട്‌ നിങ്ങള്‍ പപാര്‍ത്ഥിക്കു. 
ധാരാളം പേര്‍ മരിക്കട്ടെ.” 

മദ്യം വില്‍ക്കുന്നതിനെക്കാളും ശവം ചുടാന്‍ 
വിറകുവില്‍ക്കുന്നതിനെക്കാളും അധമമായ പ്രവൃ 
ത്തിയുണ്ടോ? ഉണ്ട്‌. അതാണ്‌ ശ്രീ. ഗോപി 
ആനയടി കുങ്കുമം വാരികയില്‍ നടത്തിയിരിക്കു 
ന്നത്‌, ““കൂടുമാറാത്ത പക്ഷി” എന്ന ചെറുകഥ 
യുടെ നിര്‍മ്മാണം. മകളുടെ കുഞ്ഞിനെക്കൂടെക്കി 
ടത്തുന്ന അമ്മൂമ്മയെ അവരുടെ മകന്‍ തന്‍െറ 
ജോലിസ്ഥലത്തു വിളിച്ചുകൊണ്ടുപോകുന്നു. ഒ 
രുദിവസം രാതി അവര്‍ എഴുന്നേറ്റ്‌ മകളുടെ 
കുഞ്ഞിനെ അടുത്ത മുറിയില്‍ അന്വേഷിക്കുന്നു. 








അതു കണ്ട്‌ മകന്‍ അവരെ തിരിച്ചു നാട്ടില്‍ 
കൊണ്ടുപോകാന്‍ തീരുമാനിക്കുന്നു. നിത്യജീ 
വിത സംഭവങ്ങള്‍ കലാകാരന്‍െറ കര്‍ത്തൃനിഷ്ഠ 
ത്വത്തിലൂടെ (5ധദ്ധ്൮)കടന്നുവന്നു രൂപാന്തരം 
പ്രാപിച്ച്‌ ഉന്നത സത്യമായിത്തീരുന്നതാണ്‌ 
കലയെന്ന അഭിപ്രായമൊന്നും ഇവിടെ എഴുതേ 
ണ്ടതില്ല. ആരതയ്ക്ക്‌ അധമമാണിത്‌. 

മദ്ൃപന്മാരായ അഭിനേതാക്കള്‍ നാടകത്തി 
ലോ സിനിമയിലോ മദ്യം കുടിക്കുന്നതായി 
അഭിനയിക്കുമ്പോള്‍ പച്ചവെളളമായിരിക്കും കു 
പ്ലിയില്‍ നിന്നു ഗ്ളാസ്സിലേക്ക്‌ ഒഴിച്ചു കുടിക്കു 
ന്നത്‌. അത്‌ ശരിയായ മദ്യം തന്നെയായിരുന്നെ 
ങ്കില്‍ എന്ന്‌ അവര്‍ ആഗ്രഹിക്കാതിരിക്കില്ല. 
കലയുടെ മദ്യമെന്ന മട്ടില്‍ എന്‍െറ മുന്‍പില്‍ വച്ച 
ഈ പച്ചവെളളും ഞാനെടുത്തു കുടിക്കുന്നു. മദ്യം 
തന്നെ കിട്ടിയെങ്കില്‍ എന്ന്‌ ആഗ്രഹിക്കുകയും 
ചെയ്യുന്നു. 


സര്‍വ്വസാധാരണം 


ഒരിക്കല്‍ ഒരു സ്ത്രീ സ്വന്തം ചിത്രം 
വരയ്ക്കണമെന്ന അഭ്യര്‍ത്ഥനയുമായി പീകാ 
സോയുടെ വീട്ടിലെത്തി. മഹാനായ ആ കലാ 
കാരന്‍ പറഞ്ഞു:- “'രണ്ടുതരത്തിലാകാമത്‌ . 
നിങ്ങളെ ഇവിടെയിരുത്തിയിട്ട്‌ കാന്‍വാസില്‍ 
നിങ്ങളുടെ രൂപം പകര്‍ത്താം. വരച്ചുകഴിഞ്ഞാല്‍ 
അതു നിങ്ങളെപ്പോലെയിരിക്കും. അതിനെ 
പെയിന്‍റിങ്‌ എന്നല്ല ഫോട്ടോ എന്നാണ്‌ ഞാന്‍ 
വിളിക്കുക. രണ്ടാമത്തെ രീതി നിങ്ങളെക്കുറിച്ചുളള 
വിചാരവും വികാവും നിങ്ങളുടെ സ്വത്വവും 
എന്‍െറ സ്വത്വവുമായി കൂടിക്കലരുമ്പോള്‍ ഞാന്‍ 
കാന്‍വാസില്‍ ചായങ്ങള്‍ തേക്കും. അതു 
പൂര്‍ണ്ണമാവുമ്പോള്‍ പെയിന്‍റിങ്ങാവും. നിങ്ങള്‍ 
ക്കു ഫോട്ടോ വേണോ അതോ പെയിന്‍റിങ്ങോ? 
"പെയിന്‍റിങ്‌ : മതി യെന്ന്‌ സ്രതീ മറുപടി 
പറഞ്ഞു. പീകാസോ ചിതം വരച്ഛുകഴിഞ്ഞപ്പോള്‍ 
അവര്‍ ചോദിച്ച: ഇതില്‍ എന്‍െറ മൂക്കെവിടെ? 
ചിത്രകാരനു ദേഷ്യം വന്നു. ഞാന്‍ എന്‍െറ ഈ 
പെയിന്‍റിങ്‌ വിലക്കുന്നില്ല. പൊയ്ക്കൊള്ളു 
എന്ന്‌ അറിയിച്ചു. ' 

ശ്രീ കലാമണ്ഡലം കേശവന്‍ ദേശാഭിമാനി 
വാരികയിലെഴുതിയ “പ്രതീക്ഷ” എന്ന കാവ്യം 
വായിച്ചപ്പോള്‍ ഇക്കഥയാണ്‌ ഞാന്‍ ഓര്‍മ്മിച്ചത്‌ . 
ശാന്തിയുടെ ്രതീകമായ പാവിനെ കവി 
അന്വേഷിക്കുന്നു. “അധികാര ദാഹികള്‍' “സ്വാര്‍ 
ത്ഥലോദമദമാത്‌സര്യവായ്‌ പു'കൊണ്ട്‌ പദ്മ 
വ്യൂഹത്തില്‍ അഭിമന്യുവിനെ തച്ചുകൊല്ലുന്നു. 
നിരപരാധരെ നിഗ്രഹിക്കുന്നു. എങ്കിലും ശാന്തി 
യുടെ വെണ്‍പിറാവ്‌ പറന്നെത്തുമെന്ന്‌ കവി 


-്രതീക്ഷിക്കുന്നു. ഇവിടെ വിചാരവികാരങ്ങള്‍ 


കവിയുടെ സ്വത്വത്തിലൂടെ കടന്നു ‘Super 
rit” ആയി തീരുന്നില്ല. ആശയങ്ങള്‍ സര്‍വ്വസാ 
ധാരണങ്ങള്‍. പദവിന്യാസം അതിനെക്കാള്‍ 
സര്‍വ്വസാധാരണം. 
എങ്ങു നീ ശാന്തിതൻ കൊഞ്ചലുതിര്‍ക്കുന്ന 
മംഗല്യമൂര്‍ത്തിയാം ര്പരാവേ 
നിന്‍രൂപ ഭംഗിയും രജുതകാന്തിയു- 
മാരമ്യനാദവുമെങ്ങാം? 
ഈ വരികളിലും തുടര്‍ന്നുവരുന്ന വരികളിലും 
ഫോട്ദടോരേഗാഫിയേ ഉളളു. കവിതയുടെ അഗ്നി 
നാളമീപ്പു. ആശയങ്ങള്‍ അനുവാചക ഹൃദയ 











ത്തില്‍ റോസാപ്പൂക്കളായി വിടരുന്നില്ല. കവി 
മരക്കൊമ്പില്‍ പച്ചിലച്ചാര്‍ത്തില്‍ മറഞ്ഞിരുന്നു 
പാടുന്ന പക്ഷിയാണ്‌. തീവണ്ടിയില്‍ കയറി 
ഒറ്റക്കമ്പിയുടെ സംഗീതോപകരണം മീട്ടി ശബ്ദം 
പുറപ്പെടുവിക്കുകയും യാര്രക്കാരെ ശല്യപ്പെടു 
ത്തുകയും ചെയ്യുന്ന ആളല്ല. 


അഭ്യര്‍ത്ഥന 


‘14 [ 

ഭര്‍ത്താവും കാമുകനും ' 
എന്തേ വ്യത്യാസം?” "വീ 
ട്ടില്‍ നിന്നു റോഡിലേക്കു ; 
പോലും പോകാന്‍ ഭാര്യ ; 
സമ്മതം നല്‍കാത്ത പുരു 
ഷന്‍ ഭര്‍ത്താവ്‌. ഇത്‌ 
സ്‌നേഹം കൊണ്ടല്ല. അ 
യാള്‍ അആരതയും കുറച്ചല്ലേ 
മറ്റു സ്രതീകളെ കാണൂ 
എന്നുളള ആശ്വാസത്താ 
ലാണ്‌. വീട്ടിലെത്തിയാല്‍ 


ഡെസ്മണ്ട്‌ മോറിസിന്‍െറ എല്ലാ പുസ്തക 
ങ്ങളും ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. ഓരോന്നും 
ശുദ്ധമായ ഭോഷ്കാണെന്ന്‌ എനിക്കു തോന്നി 
യെങ്കിലും അത്‌ ഇതുവരെ സ്പഷ്ടമാക്കിയില്ല. 
ഇപ്പോള്‍ അതു പറയണമെന്ന്‌ എനിക്കാ്രഗഹം. 
ഓരോന്നുമെടുത്തു പരിശോധിക്കാന്‍ സ്ഥലമില്ല കഴിയുന്നതും വേഗം ഇ 
ല്ലോ. അതുകൊണ്ട്‌ Naked Ape എന്ന പുസ്തകം 

മാധ്രമവട്ടെ. മനുഷ്യന്‍ ഇപ്പോഴും നഗ്നവാനര യാള്‍ പോയെങ്കില്‍ എന്നു 
നാണെന്നു മോറിസ്‌ സ്ഥാപിക്കാന്‍ ശ്രമിക്കുന്നു. കാമുകി വിചാരിക്കുന്ന 
വേട്ടയാടുന്നതിനു പകരം അവന്‍ ജോലിചെ യാള്‍ കാമുകന്‍. ഇതു 
യ്യുന്നു. നഗ്നവാനരന്‍െറ ഇണയ്ക്കു പകരം സ്നേഹക്കുറവുകൊണ്ടല്ല. 
ഇന്നത്തെ മനുഷ്യന്‌ ഭാര്യയുണ്ട്‌ . പട്ടി ee ചേട്ടനോ അച്ഛനോ അ 
ത്തിലോ മറ്റു വല്ല സ്ഥലത്തോ കാലുപൊക്ക്‌ മ്മാവനോ വീട്ടിലെത്തുന്ന 


മൂര്തമൊഴിച്ച്‌ അടയാളമുണ്ടാക്കുന്നതും ഗൃഹനാ 
യകന്‍ സ്വന്തം പേരെഴുതി വീട്ടിന്‍െറ മുന്‍പില്‍ തിനു മുന്‍പ്‌ അയാള്‍ 


വയ്ക്കുന്നതും സദൃശങ്ങായ ്രകിയകളാണ പോകുന്നതു നല്ലതാണ 
ത്രേ. ശുദ്ധ അസംബന്ധമല്ലേ ഇത്‌? ഒരു ല്ലോ എന്ന വിചാരം കൊ 
വാനരനും ഐന്‍സ്റ്റൈനും സദൃശ്യരാണോ? ണ്ടാണ്‌. 
മരഞ്ചാടിയും ടോള്‍സ്‌റ്റോയിയിയും തമ്മില്‍ 
വ്യത്യാസമൊന്നുമില്ലേ? വാനരന്‍െറ സ്വാഭാവിക 
പരിണാമമാണ്‌ മനുഷ്യന്‍. മനുഷ്യന്‍ ഇനി 
അതിമാനുഷനാകും. പരിണാമം എവിടെച്െന്ന്‌ 
നില്‍ക്കുമെന്ന്‌ ആര്‍ക്കും മുന്‍കൂട്ടി പറയാനാവില്ല. 
സ്ത്രീകള്‍ പൊക്കിള്‍ കാണിക്കുന്നത്‌ ജനനേ 
ന്ശ്രിയം കാണിക്കുന്നതിനു ഷകരമാണെന്ന്‌ 
മോറിസ്‌ വേറൊരു പുസ്തകത്തില്‍ പറഞ്ഞി 
ട്ടുണ്ട്‌. ഇതും നോണ്‍സെന്‍സാണ്‌. ഇത്തരം 
അസംബന്ധങ്ങള്‍ പരമസത്യങ്ങളാണെന്നു യു 
വാക്കന്‍മാര്‍ വിശേഷിച്ചും കോളേജ്‌ വിദ്യാര്‍ത്ഥി 
കള്‍ ധരിച്ചുവയ്ക്കുന്നു. സ്വന്തം മസ്തിഷ്കമുപ 
യോഗിക്കാനും മോറിസിനെപ്പോലെ വര്‍ജ്ജി 
ക്കേണ്ടവരെ വര്‍ജ്‌ജിക്കാനും ഞാന്‍ അവരോടു 
അഭ്യര്‍ത്ഥിക്കുന്നു. 































ന 
>t? കക 43 












































ടോംസിന്‍െറ ബോബനും മോളിയും 


നമുടെ സറ്ൃീസു നിരത്തി. 


കുടില്‍ പുതീലതാഖി 
വന്നു. 


പഒരിഒ്ങടത്തിനെ 
്രമത്തെളാം പശ്മ_ 
ഷണരമട്ടുതുരാഖാ. 


EZ) 
Zr 


AA 


- 


ഒടയുകഴിഞ്ഞാആ ന തറരജരഞ്ണല്‍ 
പിയെ Ge reread എഴില്‍ ട്ടുതയുണുന്നല്ലാതെ 
a മാ de തന്ന താട വൃത്യാസംര/ 








‘SD AND PUBLISHED BY L. VIJENDRAN ON BEHALF OF KALAKAUMUDI PUBLICATIONS (൫൩) LTD. 2+ THE 
ALAKAUMUDI PRESS, THIRUVANANTHAPURAM. EDITOR: S. JAYACHANDRAN NAIR. 


